“പുനരൈക്യം സാധിച്ചുകാണുവലാന്‍ 
ഞാന്‍ തീവ്രമായി അഭിലഷിച്ചു. 
നിരന്തരം പ്രവര്‍ത്തിച്ചു. 

എന്റെ ജീവിത സ്വപ്നം 

അനുഭവ സിദ്ധമായി തിര്‍ന്നിരിക്കുന്നു. 


I 


ലി 
ര 
od 
ര 
ടട 
& 
© 


ചപ്പു 
) 
= 
Be 


ക്രൈസ്തവ കാഹളം 


എഡിറ്റോറിയല്‍ 


പിത്യമൊഴി 


॥ 


സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 
വാല്യം. 74 ലക്കം. 9 


നമുക്കെന്തു സംഭവിച്ചു? 
ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 


വിശ്വാസത്തിന്റെ വെളിച്ചം 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 


സഭാവിജ്ഞാനീയ്കം 


ത്ര 


ലോക യുവജന സമ്മേളനം 2013 
ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ വ്‌ 
ര്‌ 


രവ്‌ 


\ 


ബാലകവഴികളിലെ പുനരൈക്യം 
ബിജൂ ഡാനിയേല്‍ 


hand 


Aa 


ഡോ. ജിബി ഗീവറുഗ്ഗീസ്‌ 


കുടുംബ ദയത്വം പുനരൈക്യ പശ്ചാത്തലത്തില്‍ LUE 


കുടുംബം ദൈവത്തിന്റെ വാസഗേഹം 
സി. മൈക്കിള്‍ എസ്‌.ഐസി 


Ny , 
eS 


പഠനം 


അഭിമുഖം 


മോറാന്‍ മോര്‍ 
ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ 


കാതോലിക്കാബാവ 


മാവേലിക്കരയിലെ 
പ്രിയപെട്ട മണ്ണിലൊരു 
പുനരൈക്യ സംഗമം 


ഫാ. ഡോ. വര്‍ഗീസ്‌ നടുതല 
സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി 
ഡോ. ജോണ്‍ ടി. എബ്രഹാം തേവരേത്ത്‌ 


അഡ്വ. ജോണ്‍സണ്‍ ഏബ്രഹാം 


പുനരൈക്യ ദര്‍ശനങ്ങള്‍ 


കവര്‍ സ്റ്റോറി 


രക്ഷാധികാരി 

മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ 
കാതോലിക്കാബാവ 

സഹരക്ഷാധികാരി 

ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 

പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 

വെരി റവ. ഫാ. ജെയിംസ്‌ പാറവിള 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 
ചീഫ്‌ എഡിറ്റര്‍ 


റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 


പ്രതാധിപ സമിതി 

റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗിവര്‍ഗ്ഗീസ്‌ കുററിയില്‍ ഓ. ഐ. സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 

റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 

റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌. ഐ. സി 
റവ. സി. ഡോ. അഞ്ജലി ഡി. എം 
ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 

പ്രൊഫ. ജോജു ജോണ്‍ 

ജോമി തോമസ്‌ 


കവര്‍ & ലേഓട്ട്‌ 

ഫിന്‍ഗ്രാഫ്‌ 

പ്രിന്റിംഗ്‌ 

സെന്റ്‌ ജോസഫ്സ്‌ പ്രസ്‌, തിരുവനന്തപുരം 
വിലാസം 

ക്രൈസ്തവ കാഹളം, 

പാസ്റ്ററല്‍ സെന്റര്‍ സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, 
പട്ടം, തിരുവനന്തപുരം - 4 


5 ) 
എഡാിഒറ്റാവിഷ 


നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ... 


വീ... പുനരൈക്യാഘോഷത്തിന്റെ സന്തോഷത്തിലേക്ക്‌ നാം വന്നു ചേര്‍ന്നി 
രിക്കുന്നു. എല്ലാവര്‍ഷവും സഭാ മക്കള്‍ക്ക്‌ ആവേശവും ശക്തിയും കൂടുതല്‍ ആത്മവി 
ശ്വാസവും നല്‍കിക്കൊണ്ടാണ്‌ പുനരൈക്യാഘോഷങ്ങള്‍ വന്നു ചേരുന്നത്‌. കര്‍മ്മ 
നിരതമായ ഒരു സഭാവല്‍സരക്കാലത്തിലേക്കുള്ള ഈര്‍ജ്ജമാണ്‌ പുനരൈക്യാഘോഷം 
നമുക്കു പകരുന്നത്‌. 1930-ല്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ നേതൃത്വത്തില്‍ മല 
അരയില്‍ ആരംഭിച്ച ഈ സംഭവം 83 വര്‍ഷങ്ങള്‍ പിന്നിടുമ്പോള്‍ അതിരുകളില്ലാത്ത 
ദൈവപരിപാലനയുടെ വര്‍ഷങ്ങളാണ്‌ നാം കണ്ടത്‌. ഓരോ വര്‍ഷം കഴിയുമ്പോഴും 
സന്തോഷാശ്രു നിറഞ്ഞ കണ്ണുകളോടെ, നന്ദിനിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ 
മുന്നില്‍ നാം പറയുന്നു. “കര്‍ത്താവേ, ഈ സഭാ കൂട്ടായ്മയിലേക്ക്‌ എന്നെ കൂട്ടി 
കൊണ്ടു വന്നതിനായി നന്ദി......” 


ഈ വര്‍ഷം പുനരൈക്യാഘോഷങ്ങള്‍ നടക്കുന്നത്‌ നമ്മുടെ ഹൃദയത്തില്‍ വൈകാരി 
കമായി ഇടം നേടിയിട്ടുളളതും ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതുമായ മാവേ 
ലിക്കരയുടെ മണ്ണിലാണ്‌. നമ്മുടെ സഭയുടെ പുണ്യതാതനായ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്‌ ജന്മം നല്‍കിയ പുണ്യഭൂമിയാണ്‌ മാവേലിക്കര. അവിടെ 
യൊരു ഭദ്രാസനം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായിട്ടാണ്‌ പുനരൈക്യാഘോഷ 
ങ്ങള്‍ നടക്കുന്നത്‌. ഭദ്രാസന ദൈവാലയത്തിന്റെ കൂദാശയും ഇതിനോടനുബന്ധിച്ച്‌ 
നടക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ നേതൃത്വത്തോട്‌ വൈദികരും സന്യസ്തരും 
സമര്‍പ്പിതരും ദൈവജനവും ഒറ്റക്കെട്ടായി നില്‍ക്കുമ്പോള്‍ ദൈവം നമ്മുടെ മേല്‍ 
ചൊരിയുന്ന അനുഗ്രഹങ്ങള്‍ക്ക്‌ പരിധികളില്ല. 


മലങ്കര സഭയുടെ ചരിത്രത്തില്‍ ഇതാദ്യമായി സാര്‍വ്വത്രിക സഭയുടെ തലവനെ വി. 
പത്രോസിന്റെ പിന്‍ഗാമിയെ തെരഞ്ഞെടുക്കുവാനുള്ള കര്‍ദ്ദിനാള്‍ തിരുസംഘത്തില്‍ 
അംഗത്വം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാന്‍ മോര്‍ 
ബസോലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാ ബാവാ തിരുമേനിയെ സാര്‍വത്രികസഭ 
യില്‍ ഒരു കര്‍ദ്ദിനാളും പരിശുദ്ധപിതാവിന്റെ ആലോചനാ സംഘത്തിലെ ഒരംഗവു 
മായി നിയമിച്ചിരിക്കുന്നു. ഈ വര്‍ഷത്തെ പുനരൈക്യഘോഷങ്ങള്‍ ഈ പശ്ചാത്തല 
ത്തില്‍ കൂടിയാണ്‌ നടക്കുന്നത്‌. ഈ പൊതുസമൂഹത്തോട്‌ നമുക്കുള്ള കടമ നാം 
യഥോചിതം നിര്‍വ്ൃഹിക്കുമ്പോള്‍ ദൈവം നമുക്ക്‌ ആവശ്യമായിരിക്കുന്നതെല്ലാം 
നല്‍കുന്നു. ഒരു സഭയായി നാം നമ്മുടെ വല്‍സല പിതാവിനോട്‌ ചേര്‍ന്ന്‌ അനുഗ്രഹ 
ങ്ങള്‍ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. 


ഈ ലക്കം കാഹളം നിങ്ങളുടെ കൈകളിലെത്തുമ്പോള്‍ അതിന്റെ പിന്നില്‍ ത്യാഗ 
ബുദ്ധിയോടു കൂടി പ്രവര്‍ത്തിച്ച ടീം അംഗങ്ങളെ അഭിനന്ദിക്കുന്നു. കാഹളം മാസികയെ 
നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുകയെന്ന ലക്ഷ്യമാണ്‌ നമ്മുടെ മുന്നിലു 
ള്ളത്‌. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി എല്ലാ ബഹു. വൈദികരുടെയും, 
സന്ന്യസ്തരുടെയും സമര്‍പ്പിതരുടെയും ദൈവജനത്തിന്റെയും സഹകരണം 
അഭ്യര്‍ത്ഥിക്കുന്നു. 


സ്നേഹത്തോടെ, 


ഗിക 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍ 
2 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


പിത്യമൊഴി 


ക്രൈസ്തവ കാഹളം നിങ്ങളുടെ കരങ്ങളില്‍ വീണ്ടും! ക്രൈസ്തവ ജീവിത 
ദര്‍ശന ധാരയിലും പൊതുജീവിത ധാര്‍മ്മിക പാഠങ്ങളിലും വായനക്കാരെ പ്രചോ 
ദിതരാക്കുവാന്‍, സ്വര്‍ഗ്ഗത്തില്‍ നിന്ന്‌ നമുക്ക്‌ പുണ്യമേകിക്കൊണ്ടിരിക്കുന്ന ദൈവ 
ദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമനസ്സിന്റെ അനുഗ്രഹാശിസുകളോടെ, ദിവം 
ഗതനായ ചേപ്പാട്ട്‌ ഫീലിപ്പോസ്‌ റമ്പാച്ചന്‍ 1940-ല്‍ എഴുതിത്തുടങ്ങിയ പ്രസീദ്ധീ 
കരണം! 


സാര്‍വ്വത്രിക സഭയുമായുള്ള ഐക്യം പരിപോഷിപ്പിക്കുന്നതിന്‌ പ്രചോദ 
നമായും പ്രേഷിത ശുശ്രൂഷയായും മലങ്കരയില്‍ സമാരംഭിക്കപ്പെട്ട പുനരൈക്യ 
പ്രസ്ഥാനത്തിന്റെ ജിഹ്വ എന്ന നിലയിലും മലങ്കര സുറിയാനി കത്തോലിക്കാസ 
ഭയുടെയും തിരുവനന്തപുരം മേജര്‍ അതിരുപതയുടെയും പ്രസിദ്ധീകരണം എന്ന 
നിലയിലും ക്രൈസ്തവ കാഹളം പുതിയ ചൈതന്യത്തോടുകൂടി സഭാ കൂട്ടായ്മ 
യിലും പൊതുസമൂഹത്തിലും എണ്‍പത്തിമുന്നാം പുനരൈക്യ സഭാസംഗമ ദിന 
ത്തില്‍ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്‌. 


മലങ്കരയിലെ പുനരൈക്യപ്രസ്ഥാനത്തിന്റെ ്രസക്തിയെക്കുറിച്ചും സാംഗ 
ത്യത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
യായുള്ള ശുശ്രൂഷകളെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും ഇതിലെ താളുകള്‍ നമ്മെ 
ആലോചനയിലും വിലയിരുത്തലിലും വര്‍ദ്ധമാനമായ സമര്‍പ്പണത്തിലും എത്തി 
ക്കുന്നു. ഈ സഭൈക്യ പ്രസ്ഥാനത്തിലൂടെ മാര്‍ത്തോമ്മാ ശ്ലീഹാ സ്ഥാപിച്ച മല 
ങ്കര സഭയ്ക്ക്‌ എന്ത്‌ നന്മ കൈവരിക്കുവാന്‍ കഴിഞ്ഞു എന്നത്‌ ഒരു ചോദ്യമായും 
ഉത്തരമായും കടമയായും നിയോഗമായും ലേഖകര്‍ തങ്ങളുടെ തൂലികയിലൂടെ 
സൂചിപ്പിക്കുകയാണ്‌. ആദ്ധ്യാത്മികമായ ഒരു മുന്നേറ്റത്തിന്റെ ഈ കാലഘട്ടത്തിലെ 
വിശ്വസ്ത അടയാളമായി ഈ സഭാസമൂഹം മുന്നേറണമെന്ന്‌ പരിശുദ്ധാത്മാവ്‌ 
ആഗ്രഹിക്കുന്നത്‌ തിരിച്ചറിയുകയാണ്‌. സഭ സഭയ്ക്കുവേണ്ടിയല്ല സമൂഹത്തിനു 
വേണ്ടിയാണ്‌ എന്നത്‌ മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ സമഗ്രവും 
സജീവവുമായ ചരിത്രം വീണ്ടും നമ്മെയും എല്ലാവരെയും ഓര്‍മ്മപ്പെടുത്തുന്നു. 
ഒരുമിപ്പിക്കുന്നു. 

സമൂഹത്തില്‍ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മൂല്യ നിര്‍ണയ ക്രമം അതായത്‌ 
പൊതു ജീവിത ധാര്‍മ്മിക്രകമം അതേക്കുറിച്ച്‌ പൊതുസമൂഹത്തെ ഓര്‍മ്മപ്പെടു 
ത്താന്‍ ഈ ലക്കത്തില്‍പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്‌. സമൂഹത്തിന്‌ ഒരു താളക്ര 
മമുണ്ട്‌. സമൂഹത്തിന്‌ ഒരു പൊതു ജീവിത ധാര്‍മ്മിക ക്രമമുണ്ട്‌. അത്‌ നേരിടുന്ന 
തടസ്സങ്ങള്‍! സ്വാര്‍ത്ഥതയിലാരംഭിക്കുന്നത്‌ വര്‍ഗ്ഗീയതയിലും രാഷ്ട്രീയ ആധിപത്യ 
മറയിലും ചെന്ന്‌ എത്തിനില്‍ക്കുന്നത്‌ സമൂഹം പരിഭ്രമത്തോടെ നോക്കിക്കാണു 
കയാണ്‌. ഇത്‌ ഒരു ദിവസം കൊണ്ട്‌ ഉണ്ടായ ഒരു ്രുവീകരണമോ അപചയമോ 
അല്ല. സ്വാര്‍ത്ഥത ഒരു ദിനചര്യ എന്നോണം മനസ്സുകളെ ബാധിച്ച്‌ നമുക്ക്‌ സമ്മാ 
നിച്ച ചില പ്രത്യേക അവസ്ഥയാണ്‌. ഇവിടെ ഒരു പൊതുസമൂഹം നിലനിന്നെ 

3 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ങ്കില്‍ മാത്രമേ ഇവിടെ മറ്റു ക്രമീകരണങ്ങള്‍ സജീവമാവുകയുള്ളു, ഗുണപരമാ 
വുകയുള്ളു എന്ന്‌ എല്ലാവരും തിരിച്ചറിയണം. 


ഇവിടെ മതസമൂഹങ്ങളും രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളും സഭകളും എല്ലാം 
ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്‌ എന്നു പറയാന്‍ നമുക്ക്‌ കഴിയണം. വിഭാ 
ഗീയതയിലേക്ക്‌ വഴിതെളിക്കുന്ന സ്വാര്‍ത്ഥപരമായ ചിന്തകളെ നിര്‍മ്മലീകരിക്കാന്‍ 
പൊതു സമൂഹത്തിന്റെ ധാര്‍മ്മികതയ്ക്ക്‌ കഴിയണം. അതിന്‌ എല്ലാവരും കണ്ണി 
ലെണ്ണയൊഴിച്ച്‌ ജാഗ്രത പുലര്‍ത്തണം. അതിന്‌ ഈ ലക്കത്തിലെ വിചിന്തനങ്ങള്‍ 
ഉതകുമാറാകട്ടെ. 


പക്വമായ ഒരു ആദ്ധ്യാത്മിക മുന്നേറ്റത്തിലൂടെ ലോകത്തിന്‌ സഭയായി നന്മ 
ചെയ്യുന്നതിന്‌ നമുക്കുള്ള നിയോഗം പ്രത്യേകമായി ഓര്‍മ്മപ്പെടുത്തുന്നു ഈ 
ലക്കം. ഈ നന്മ മനസ്സിലും കുടുംബങ്ങളിലും ഇടവക കൂട്ടായ്മയിലും സഭാവേ 
ദികളിലും പൊതു സമൂഹത്തിലും ഹൃദ്യമാകട്ടെ. മലങ്കര സുറിയാനി കത്തോലി 
ക്കാസഭ ഒരടയാളവും അനുഗ്രഹവും ആയി പൊതു സമൂഹത്തിന്റെ മുമ്പില്‍ 
പീഠത്തില്‍ കൊളുത്തിവെയ്ക്കപ്പെട്ട ദീപം എന്നതുപോലെ പ്രകാശിക്കട്ടെ എന്നു 
പ്രാര്‍ത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിന്റെയും പൊതു 
സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകങ്ങളായി ശ്രദ്ധിക്കപ്പെടേണ്ട ചില മേഖല 
കളെക്കുറിച്ചും അടിസ്ഥാന ക്രൈസ്തവ സമീപനങ്ങളെക്കുറിച്ചും സജീവമായ 
ഓര്‍മ്മപ്പെടുത്തല്‍ സ്ഥിരം പംക്തികളായി അനുവാചകരില്‍ എത്തുന്നതാണ്‌. 
പൊതു സമൂഹത്തെ ഓര്‍മ്മപ്പെടുത്തുന്ന ഒരു പ്രധാന വിഷയവും സഭാസമൂഹ 
ത്തിന്റെ ആദ്ധ്യാത്മിക മുന്നേറ്റത്തിന്‌ ഉതകും വിധമുള്ള മറ്റൊരു വിഷയവും 
കൈകാര്യം ചെയ്യുന്ന സമീപന ശൈലിയായിരിക്കും ക്രൈസ്തവ കാഹളം അനു 
വര്‍ത്തിക്കുക. 


നമ്മുടെ എല്ലാ കുടുംബങ്ങളും ക്രൈസ്തവ കാഹളം മാസികയിലൂടെ 
പങ്കുവയ്ക്കപ്പെടുന്ന ആശയങ്ങളും നന്മകളും ഒരു നവീകരണ ചിന്തയോടെ സ്വീക 
രിക്കുകയും ഭാഗഭാക്കാകുകയും അതിന്‌ സര്‍വ്വ വിധ പിന്തുണയും പ്രോത്സാഹ 
നവും നല്‍കുകയും ചെയ്യുമല്ലോ. അതിലൂടെ ക്രൈസ്തവ കാഹളം മാസികയുടെ 
പ്രചാരം വര്‍ദ്ധിക്കുകയും ചെയ്യുമെന്ന്‌ ഞാന്‍ ആശിക്കുന്നു. 


നമ്മുടെ ദേശം തിരുവോണം ഒരു മഹോത്സവമായി ആഘോഷിക്കുന്നത്‌ 
നമ്മുടെ പൊതു ബന്ധത്തെ ഏറെ ബലപ്പെടുത്തുന്നു. തിരുവോണം നമ്മുടെ 
അയല്‍പക്ക ബന്ധങ്ങളെയും കൈരളി ഭാവത്തെയും കൂടുതല്‍ ഉജ്ജ്വലമാക്കട്ടെ! 
തിരുവോണത്തിന്റെ എല്ലാ ആശംസകളും നമ്മുടെ ദേശത്തുള്ള എല്ലാ മക്കള്‍ക്കും 
ഹൃദയപൂര്‍വ്വം ഞാന്‍ നേരുന്നു. 


സര്‍വ്വശക്തനായ ദൈവം നമ്മുടെ പൊതു സമൂഹത്തെയും നമ്മുടെ സഭ 
യെയും നമ്മുടെ ദേശത്തുള്ള എല്ലാ ജനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹി 
ക്കട്ടെ എന്ന്‌ ഏറെ സ്നഹത്തോടെ ഞാന്‍ പ്രാര്‍ത്ഥിക്കുകയും ആശംസിക്കുകയും 
ചെയ്യുന്നു. 


ന്റണ്നകൂഹട പിതാ oh 


നന്ന 
കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 


മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


4 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


അഭിമുഖം 


മാവേലിക്കരയിലെ പ്രിയഷെട്ട മണ്ണിലൊരു 


പുനരൈക്യ സംഗമം 


മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവ 


പുനരൈക്യ വാര്‍ഷികം ഈ വര്‍ഷം മാവേലി 
ക്കരയില്‍ നടക്കുന്നതിന്റെ പ്രത്യക പശ്ചാത്ത 
ലവും പ്രസക്തിയും പിതാവ്‌ എങ്ങനെയാണ്‌ 
വിശദീകരിക്കുന്നത്‌ ? 


ഒരു ഭ്രദാസനമായി രൂപം കൊണ്ടതിനുശേഷം 
മാവേലിക്കരയില്‍ വച്ച്‌ ആദ്യമായി മലങ്കര 
പുനരൈക്യ വാര്‍ഷിക സഭാസംഗമം നടക്കു 
കയാണ്‌. ദൈവദാസനായ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി ചരിത്രത്തില്‍ ഓര്‍മ്മയായിട്ട്‌ 60 വര്‍ഷം 
കഴിഞ്ഞിരിക്കുന്നു. മലങ്കര സഭയ്ക്ക്‌ സാര്‍വൃ്രിക 
സഭയുമായുള്ള പൂര്‍ണ്ണ ബന്ധത്തില്‍, അതിന്റെ 
പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനും പരമാധ്യ 
ക്ഷന്റെ ആലോചനാസംഘത്തില്‍ നേരിട്ട്‌ അംഗമാ 
കുന്നതിനും സാധിച്ച ഒരു പ്രത്യേക ഭാഗ്യാനുഭവ 
ത്തിനു ശേഷം ആദ്യമായി സഭ വീണ്ടും 
സംഗമിക്കുന്നു. ഒരു പുരാതന ക്രിസ്തീയ കേന്ദ്രം 
എന്ന നിലയിലും ഭദ്രാസനത്തിന്റെ പുതിയ ഭദ്രാസന 
ദൈവാലയം കൂദാശ ചെയ്യുന്നു എന്ന നിലയിലു 


5 


തയ്യാറാക്കിയത്‌ 
ഫാ. ബോവസ്‌ മാത്യൂ 
ഫാ. ഷീന്‍ പാലക്കുഴി 


മൊക്കെ ഒട്ടേറെ പ്രത്യേകതകള്‍ ഈ പുനരൈക്യ 
സഭാസംഗമത്തിനുണ്ട്‌. വര്‍ദ്ധമാനമായ സഭാ 
ബന്ധത്തിന്റെയും സാര്‍വ്ൃ്രികസഭയില്‍ മലങ്കരസഭ 
ര്രവേശിച്ചതിന്റെ സാഫല്യത്തിന്റെയും വലിയ 
പിന്‍ബലവും പശ്ചാത്തലവും ഈ പുനരൈക്യ 
വാര്‍ഷികാഘോഷത്തിന്റെ അകമ്പടിയായുണ്ട്‌. 


ഒരു പുതിയ ഭ്രദാസനമെന്ന നിലയില്‍ മാവേലി 
ക്കരയില്‍ മലങ്കരസഭ നേടിയ വളര്‍ച്ച പിതാവ്‌ 
എങ്ങനെ വിലയിരുത്തുന്നു? 


ആറോ ഏഴോ വര്‍ഷം ഒരു ഭ്രദാസനത്തെ 
സംബന്ധിച്ച്‌ ഒരു വിലയിരുത്തലിനുള്ള കാലമായി 
ട്ടില്ല. എങ്കിലും മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 
ജന്മസ്ഥലം എന്ന നിലയില്‍ മാവേലിക്കരയ്ക്ക്‌ 
ക്രൈസ്തവ സഭാ ചരിശ്രത്തിലും നമ്മുടെ 
സഭാചരിര്രത്തിലും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്‌. 
ഈ സ്ഥാനം മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
നിയോഗവുമായി ബന്ധപ്പെട്ട സ്ഥാനമാണ്‌. വന്ദ്യ 
പിതാവിലൂടെ മലങ്കരസഭയുടെ ഭാവരൂപങ്ങള്‍ക്ക്‌ 
മാറ്റമുണ്ടാകാന്‍ ദൈവം എങ്ങനെ ആഗ്രഹിച്ചു 
എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്‌ ഈ സ്ഥല 
വുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നത്‌. വന്ദ്യപിതാവിന്റെ 
ജന്മനാട്ടില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയ്ക്ക്‌ ഒരു ഭദ്രാസനം 2007-ല്‍ ലഭ്യമാകുന്നു. 
അഭിവന്ദ്യ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ 
മ്രെതാപ്പോലീത്താ അതിന്റെ അധ്യക്ഷനായി 
നിയമിതനാകുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില്‍ 
കഴിഞ്ഞ 6 വര്‍ഷങ്ങളായി സഭാ ശുശ്രുഷകളുടെയും 
സഭാ സാന്നിദ്ധ്യത്തിന്റെയും സജീവമായ ഒരു 
പ്രതിഷ്ഠ മാവേലിക്കരയില്‍ നടന്നു. ചെറിയ മിഷന്‍ 
കേന്ദ്രങ്ങളും വലിയ ഇടവകകളുമെല്ലാം ഒരു പുതിയ 
ഉന്മേഷം (പാപിച്ചു. (പാദേശികമായ ഒരു 
പശ്ചാത്തലത്തില്‍ അജപാലന ശുശ്രൂഷകള്‍ 
ക്രമീകരിക്കുവാനും സഭയുടെ ശുശ്രുഷകള്‍ക്കെല്ലാം 
ഒരു പുതിയ മാനം കൊടുക്കുവാനും ഈ അജപാലന 
്രദേശത്തിന്റെ ക്രോഡീകരണം വഴി നമുക്കിട 
യായിട്ടുണ്ട്‌. ദൈവവിളികള്‍ വര്‍ദ്ധിപ്പി ക്കുവാന്‍ 
പര്യാപ്തമായ വൈദിക പരിശീലന കേന്ദ്രവും 
പരിശീലന പദ്ധതിയും നമുക്ക്‌ ലഭ്യമായി. 
ഭൌതികമായി ഏറെയൊന്നും അവകാശപ്പെടാന്‍ 
ഇല്ലാതിരുന്ന മാവേലിക്കരയില്‍ ഒട്ടനേകം പുതിയ 
ദൈവാലയങ്ങള്‍ ഈ ചുരുങ്ങിയ കാലയളവില്‍ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ലഭ്യമായിട്ടുണ്ട്‌. പുതിയ ഭദ്രാസന ആസ്ഥാന കേന്ദ്രം 
ഭദ്രാസന അധിപന്‍ താമസിക്കുന്ന ഒരു ഭവനം 
മാത്രമല്ല, രൂപതയുടെ അജപാലന കേന്ദ്രമായി 
ഇപ്പോള്‍ അത്‌ പ്രവര്‍ത്തന സജ്ജമാണ്‌. 
സാമൂഹ്യര്പവര്‍ത്തന കേന്ദ്രമായ “ചേതന 
നാനാജാതി മതസ്ഥരായ നിരവധിയാളുകളെ 
സാമൂഹിക പ്രക്രിയയില്‍ ഒരുമിച്ച്‌ ചേര്‍ക്കുന്ന ഒരു 
സങ്കേതമായി നിലകൊള്ളുന്നു. നിലവിലു 
ണ്ടായിരുന്ന സ്കൂളുകള്‍ക്ക്‌ പുതിയ ക്രിയാത്മകമായ 
നേതൃത്വവും, പല സ്ഥലങ്ങളിലും പുതിയ സ്കൂളു 
കള്‍ ആരംഭിക്കാനുള്ള പ്രചോദനവും ലഭ്യമായി. 
അതിമനോഹരമായ ഒരു കത്തീര്ധല്‍ ദേവലായം 
ഈ പുനരൈക്യ വാര്‍ഷികത്തില്‍ മൂറോന്‍ കൂദാശ 
ചെയ്യുന്നുവെന്നത്‌ ഏറെ ശ്രദ്ധേയമാണ്‌. ഇതിനേ 
ക്കാളെല്ലാം പ്രധാനമായി ഒരു മെത്രാപ്പോലീത്താ 
യുടെ നേതൃത്വത്തില്‍ വൈദികരുടെയും 
സന്യസ്തരുടെയും വിശ്വാസികളുടെയും ഒരു വലിയ 
പ്രാദേശിക കൂട്ടം കാനോനികമായി നിലവില്‍ വന്നു 
എന്നുള്ളത്‌ വലിയ പ്രത്യേകതയാണ്‌. മേല്‍പ്പറഞ്ഞ 
അജപാലന ശുശ്രൂഷാ വേദികളിലൂടെയെല്ലാം 
കൂടുതല്‍ തീക്ഷ്ണമായി സുവിശേഷം പ്രഘോ 
ഷിക്കുകയും കത്തോലിക്കാ വിശ്വാസത്തെ കൂടുതല്‍ 
പുഷ്ടിപ്പെടുത്തുകയും ദൈവത്തില്‍ വിശ്വസിക്കുന്ന 
മനുഷ്യര്‍ക്ക്‌, നന്മയില്‍ ശരണമര്‍പ്പിച്ചിട്ടുള്ള 
ആളുകള്‍ക്ക്‌ കൂടുതല്‍ ജീവന്റെ സമൃദ്ധി 
നല്‍കാനുള്ള സമര്‍പ്പണത്തില്‍ ഈ ഭ്രദാസനം 
ഏറെ മുന്നേറുകയും ചെയുന്നു എന്നാണ്‌ എന്റെ 
അഭിപ്രായം. ഒപ്പം മറ്റുസഭകളുമായും മറ്റ്‌ സമുദായ 
ങ്ങളുമായും വളരെ ഈഷ്മളമായ ഒരു ബന്ധം ഭദ്രാ 
സന അധ്യക്ഷന്റെ നേതൃത്വത്തില്‍ ഈ ഭദ്രാസനം 
കാത്തുസൂക്ഷിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. 


പുനരൈക്യ ചരിത്രത്തില്‍ മാവേലിക്കരയുടെ 
പ്രാധാന്യം എന്താണ്‌? 


മാവേലിക്കര പുരാതനമായ ഒരു ക്രൈസ്തവ 
കേന്ദ്രമാണ്‌. നമ്മെ സംബന്ധിച്ച്‌ പുരാതന 
ക്രിസ്തീയ കേന്ദ്രമായ ഈ സ്ഥലത്ത്‌ ഒരു പുരാതന 
ക്രിസ്തീയ കുടുംബത്തില്‍ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി ജനിച്ചു എന്നുള്ളതും ആ പിതാവ്‌ മലങ്കര 
സഭയെ സാര്‍വ്ൃതിക സഭയുടെ കൂട്ടായ്മയില്‍ 
വീണ്ടും എത്തിച്ചു എന്നുള്ളതും മലങ്കരസഭയ്ക്ക്‌ 
അതിലൂടെ സാര്‍വ്വരതിക മാനങ്ങള്‍ കൈവന്നു 
എന്നുള്ളതുമൊക്കെ ഓര്‍ക്കുമ്പോള്‍ ഈ മണ്ണ്‌ 
നമുക്ക്‌ ഗ്പിയപ്പെട്ടതാകുന്നു. ഈ ഒരു ചിന്ത 
വൈകാരികമായി ഈ മണ്ണിനോട്‌ നമ്മെ കൂടുതല്‍ 
അടുപ്പിക്കുന്നു. 
83 വര്‍ഷങ്ങള്‍ പിന്നിടുമ്പോള്‍ പിന്‍ഗാമി എന്ന 
നിലയില്‍ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ എങ്ങനെയാണ്‌ അനുസ്മരിക്കുന്നത്‌ ? 


എന്റെ വ്യക്തിപരമായ അനുഭവത്തില്‍ ഓരോ 
ദിവസവും മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ 
ഞാന്‍ കൂടുതല്‍ അടുത്ത്‌ അറിയുകയും അനുഭവി 
ക്കുകയും ചെയ്യുന്നുണ്ട്‌. ഇന്നലെ അറിഞ്ഞതിനെ 
ക്കാള്‍ തിരുമേനിയെ കൂടുതല്‍ അടുത്തറിയാനും 
അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും ഇന്ന്‌ 
കഴിയുന്നു. അവതരിപ്പിക്കപ്പെട്ട ഒരു വിശദീക 


6 


രണത്തിന്‌ അപ്പുറമാണ്‌ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. 
അദ്ദേഹത്തെ അറിഞ്ഞവര്‍, അറിയാവുന്നവര്‍ ഓരോ 
കോണില്‍ നിന്ന്‌ അദ്ദേഹത്തെക്കുറിച്ച്‌ പറഞ്ഞു 
കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചേര്‍ത്തുവയ്ക്കുമ്പോള്‍ 
ഇത്രയും വലിയൊരു വ്യക്തിത്വം നമ്മുടെ ഇടയില്‍ 
ജീവിച്ചിരുന്നു എന്നത്‌ വിസ്മയത്തോടെ മാര്രമേ 
ഓര്‍ക്കാന്‍ കഴിയുകയുള്ളൂ. മാര്രമല്ല വന്ദ്യ 
പിതാവിനോട്‌ അടുത്ത്‌ ജീവിച്ച ആളുകള്‍ പറയുന്ന 
കാര്യങ്ങള്‍ കേള്‍ക്കുമ്പോള്‍ നമുക്ക്‌ അദ്ദേഹത്തിന്റെ 
ഈ വ്യക്തിത്വം കൂടുതല്‍ വ്യക്തമാവുന്നു. 
ഉത്തമനായ ഒരു ഭരണാധികാരി എന്ന്‌ ചിലര്‍ 
പറയുന്നു. ഉത്തമനായ ഒരു സന്ന്യാസി, ദൈവ 
സമ്പാദനത്തിന്‌ വേണ്ടി സകലതും മാറ്റിവച്ചയാള്‍ 
എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന 
മറ്റു ചിലര്‍. പിതാവിന്റെ ജീവിത വിശുദ്ധി ഇതിന്റെ 
യെല്ലാം ഉള്ളിലാണ്‌ സ്ഥിതി ചെയ്യുന്നത്‌. അദ്ദേഹം 
ചാപ്പലില്‍ പ്രാര്‍ത്ഥിച്ച മണിക്കുറുകള്‍ മാത്രമല്ലല്ലോ 
അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ അളവുകോല്‍. 
മേല്‍പ്പറഞ്ഞ മേഖലകളിലെല്ലാം പിതാവ്‌ 
വ്യാപരിച്ചപ്പോള്‍ അദ്ദേഹത്തിന്റെ വിശുദ്ധി 
അവിടെയെല്ലാം പ്രകടമായി. സഭയുടെ സാര്‍വ്വത്രിക 
ബന്ധത്തില്‍ നിന്നും വിട്ടുമാറി സഭയെ പ്രാദേശിക 
വല്‍ക്കരിക്കുന്നു എന്നത്‌ പാപമാണ്‌ എന്നുള്ള 
പിതാവിന്റെ കാഴ്ചപ്പാട്‌ അദ്ദേഹത്തിന്റെ വിശുദ്ധി 
യുടെ അടയാളമാണ്‌. ഏറ്റവും പാവപ്പെട്ടവരോട്‌ 
കരുണ കാണിക്കാതെ സുവിശേഷത്തില്‍ നാം 
വിശ്വസിക്കുന്നു എന്നു പറയുന്നത്‌ ദുരഭിമാനമാണ്‌ 
എന്ന്‌ മനസ്സിലാക്കി ആ തിന്മയെ എതിര്‍ക്കുന്നത്‌ 
അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമാണ്‌. പിതാ 
വിന്റെ ആരാധന അനുഭവവേദ്യമായ ഒന്നായി 
അനേകര്‍ സാക്ഷ്യപ്പെടുത്തുന്നത്‌ അദ്ദേഹത്തിന്റെ 
വിശുദ്ധിയുടെ ഭാഗമാണ്‌. സ്വയമായി ത്യാഗമേറ്റെ 
ടുത്ത്‌, മറ്റുള്ളവരെ ഈ ത്യാഗത്തിലേക്ക്‌ നയിക്കു 
ന്നതിന്‌ പിതാവിന്‌ കഴിഞ്ഞത്‌ ഉന്നതമായ 
സ്ഥാനങ്ങള്‍ കൈവെടിയുമ്പോഴും അധികാരത്തിന്റെ 
ഉന്നതങ്ങളിലിരിക്കുമ്പോഴും ലാളിത്യത്തിന്റെ ഭാവം 
കൈവിടാതിരുന്നത്‌, സഭയുടെ അഭിമാനം കാത്തു 
സൂക്ഷിക്കാന്‍ ചിലതൊക്കെ അണിയേണ്ടി വരു 
മ്പോഴും അതിന്റെ ഉള്ളിന്റെയുള്ളില്‍ വരുമ്പോള്‍ 
അതില്‍ നിന്നും വിട്ടുമാറി വിരക്തിയില്‍ കഴിയുന്നത്‌, 
തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ ജീവിത 
വിശുദ്ധിയുടെ തെളിവുകളാണ്‌. അദ്ദേഹത്തിന്റെ 
കബറില്‍ ഏകാന്തതയില്‍ പ്രാര്‍ത്ഥിക്കാന്‍ വരുമ്പോ 
ഴൊക്കെ എനിക്ക്‌ തോന്നിയിട്ടുള്ളത്‌ നാം ഇനിയും 
അറിഞ്ഞിട്ടില്ലാത്ത ഒരു മാര്‍ ഈവാനിയോസ്‌ ഇവിടെ 
ഈ കബറില്‍ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന 
താണ്‌, നമ്മുടെ ഉള്‍ക്കണ്ണ്‌ തുറക്കുന്നതിനായി 
അദ്ദേഹം കാത്തിരിക്കുന്നു. വന്ദ്യപിതാവിനെ 
അടുത്തറിയാന്‍ ശ്രമിക്കുമ്പോഴൊക്കെ നാം വരച്ച 
ചിത്രത്തിനപ്പുറത്തേക്ക്‌ പിതാവിന്റെ രൂപം വളരുക 
യാണ്‌. ഇത്‌ എന്റെ മാത്രം അനുഭവമല്ല. അനേരുടെ 
അനുഭവമാണ്‌. ഇത്ര വലിയ ഒരു വ്യക്തിത്വത്തെ 
മലങ്കര സഭ സാര്‍വൃത്രിക സഭയ്ക്ക്‌ സമ്മാനിച്ചു 
എന്നത്‌ വളരെ പ്രസക്തമാണ്‌. 


മാര്‍ ഈവാനിയോസ്‌ തിരുമേനി താന്‍ ജനിച്ച്‌ 
വളര്‍ന്ന മലങ്കരസഭയെ ഒരിക്കലും തള്ളിപ്പ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


റഞ്ഞിട്ടില്ല. തന്റെ സഭയ്ക്കുണ്ടായിരുന്ന ഒരു 
കുറവ്‌ പരിഹരിക്കണം എന്നുമാ്രമാണ്‌ അദ്ദേഹം 
ആഗ്രഹിച്ചത്‌. അത്‌ വേണ്ടരീതിയില്‍ എല്ലാവരും 
മനസ്സിലാക്കിയിട്ടുണ്ടോ? 


മാര്‍ ഈവാനിയോസ്‌ എന്ന ഈ അത്ഭുത 
മനുഷ്യനെ ഇനിയും ആഴത്തില്‍ നാം മനസ്സിലാ 
ക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്കാ തിരുസഭയുടെ 
കൂട്ടായ്മയിലേക്ക്‌ ഒരു ഗ്രസ്ഥാനവുമായി വന്ന്‌ 
വീണ്ടും മലങ്കര സഭയെ ഈ ആഗോളസഭയില്‍ 
സന്നിഹിതമാക്കിയ വന്ദ്യപിതാവിന്റെ ജീവിതം 
നമ്മെ സംബന്ധിച്ച്‌ തിളങ്ങുന്ന ഒരു ജീവിതമാണ്‌. 
എന്നാല്‍ “പിതാവ്‌ ഞങ്ങളെ വഞ്ചിച്ചു” എന്ന്‌ കരുതു 
ന്നയാളുകള്‍ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത്‌ 
അവരുടെ സഭാപരമായ ചില ബോധ്യങ്ങളുടെ 
പ്രത്യേകതയില്‍ ഉരുവാകു 
ന്നതാണ്‌. 


കത്തോലിക്കാ തിരുസഭ 
യില്‍ അംഗമാകാന്‍ പിതാവ്‌ 
എടുത്ത ത്യാഗം, നേരിട്ട 
പീഡനങ്ങള്‍, അനുഭവിച്ച 
പരിഹാസം, വ്യക്തിഹത്യ 
തുടങ്ങി എന്തെല്ലാം കുരിശു 
കള്‍ അദ്ദേഹം സ്വീകരിച്ചു. 
അത്‌ അദ്ദേഹത്തിന്റെ വ്യക്തി 
പരമായ മഹത്വത്തിനു 
വേണ്ടിയല്ല, മറിച്ച്‌ മാര്‍ 
ത്തോമ്മാ ശ്ലീഹാ ഇവിടെ 
സ്ഥാപിച്ച അപ്പസ്തോലിക 
സഭ സാര്‍വൃത്രികസഭയുടെ 
കൂട്ടായ്മയില്‍ വരണമെന്ന 
ആഗ്രഹം കൊണ്ടു മാത്രം. 
ഈ സാര്‍വ്വരതികസഭയോട്‌ 
ബന്ധമില്ലാതെ ഒരു സ്ഥല 
ത്ത്‌ പ്രാദേശികമായി ബന്ധി 
തമാകുന്നത്‌ വലിയ ദുരന്ത 
മായിരിക്കും എന്ന്‌ പിതാ 
വിന്‌ ബോധ്യമുണ്ടായിരുന്നു. 
പത്രോസിന്റെ പിന്‍ഗാമിയായ മാര്‍പാപ്പാ തിരുമേനി 
പ്രധാന ആചാര്യന്‍ ആയിരിക്കുന്ന സഭയുമായുള്ള 
ബന്ധമാണ്‌ സാര്‍വ്ൃതിക സഭാ കൂട്ടായ്മ വഴി 
സ്ഥാപിക്കുന്നത്‌ എന്നുള്ള ബോധ്യവും വന്ദ്യ 
പിതാവിനുണ്ടായിരുന്നു. ഈ ഒരു പ്രത്യേകത 
പിതാവിന്റെ ശുശ്രൂഷയില്‍ നിറഞ്ഞ്‌ നിന്നിരുന്നു. ഈ 
സത്യം പിതാവ്‌ തിരിച്ചറിഞ്ഞിട്ടുണ്ട്‌. ഗുണപരമായി 
ര്രതിക രിക്കുന്നില്ലായെങ്കില്‍ വി. പൌലോസ്‌ 
പറഞ്ഞതുപോലെ “സുവിശേഷം പ്രസംഗിക്കുന്നില്ലാ 
യെങ്കില്‍ എനിക്ക്‌ ഹാ! കഷ്ടം” എന്ന വചനാധി 
ഷ്ഠിതമായ ഒരു നിലപാടിലേക്ക്‌ അദ്ദേഹം 
എത്തിച്ചേരുമായിരുന്നു. ഏതു പ്രതിബന്ധത്തെയും 
അതിജീവിക്കാനുള്ള ഉള്‍ക്കരുത്ത്‌ അദ്ദേഹത്തിനു 
ണ്ടായിരുന്നു. ഏതൊന്നിന്‌ വേണ്ടി താന്‍ 
സര്‍വ്വകലാശാല പ്രൊഫസര്‍ പദവി ഉപേക്ഷിച്ച്‌ 
മണ്‍ചട്ടി കയ്യിലേന്തി, വനാന്തരങ്ങളില്‍ പ്രാര്‍ത്ഥി 
ച്ചൊരുങ്ങിയോ, ആ ലക്ഷ്യത്തിലെത്തണമെന്ന്‌ 
അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. മിഷനറി 


7 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


യാകുവാന്‍, സന്യാസിയാകുവാന്‍ എല്ലാ 
സഭകളോടും ചേര്‍ന്ന്‌, പരിശുദ്ധ കുര്‍ബാനയര്‍ 
പ്പിക്കുവാന്‍ എന്ത്‌ ത്യാഗവും സഹിച്ച്‌ മുന്നോട്ടു 
പോകുവാന്‍ അദ്ദേഹം ആഗ്രഹിച്ചത്‌ ഇതെല്ലാം 
പരിശുദ്ധാത്മാവിന്റെ പ്രവര്‍ത്തനമാണെന്ന്‌ മനസ്സി 
ലാക്കിയതു കൊണ്ടാണ്‌. ഇതാണ്‌ അദ്ദേഹത്തെ 
വൃത്യസ്‌ തനാക്കുന്നത്‌. ഇത്‌ ഏതെങ്കിലും 
കാരണത്താല്‍ പൂര്‍ണ്ണമായി ഉള്‍ക്കൊള്ളാന്‍ 
സാധിക്കാത്തവര്‍ക്ക്‌ പിതാവ്‌ ഒരു വിരുദ്ധനായി 
കാണപ്പെട്ടേക്കാം. അത്‌ സത്യത്തോട്‌ മുഖം തിരി 
ഞ്ഞുനില്‍ക്കുന്നതിന്റെ അടയാളമായേ കാണാന്‍ 
കഴിയൂ. കാരണം ഈ വ്യക്തിത്വവും പ്രവര്‍ത്തനവും 
നന്മയും ആത്യന്തികമായി ആര്‍ക്കുവേണ്ടിയായി 
രുന്നു? മലങ്കരസഭയിലെ കുറെ ആളുകള്‍ക്കു 
വേണ്ടി മാര്രമോ? അല്ല, 
മലങ്കര സഭയൊട്ടാകെ ഈ 
ഭാഗ്യവും ഈ അനുഗ്രഹവും 
്രാപിക്കണമെന്ന്‌ അദ്ദേഹം 
ആഗ്രഹിച്ചു. അത്‌ മലങ്കര 
സഭയോടുള്ള അദ്ദേഹത്തിന്റെ 
അഭേദ്യമായ ആത്മബന്ധം 
കൊണ്ടാണ്‌ എന്ന്‌ തിരിച്ചറി 
യാനും ഉള്‍ക്കണ്ണ്‌ കൊണ്ട്‌ 
കാണാനും അദ്ദേഹത്തിന്റെ 
ഈ സമര്‍പ്പണം മനസ്സി 
ലാക്കാനും ഇനിയും പരിശു 
ദ്ധാത്മാവിന്റെ (പ്രവര്‍ത്തന 
ങ്ങള്‍ ശക്തമായി ഉണ്ടായേ 
മതിയാവൂ. അത്‌ ഉണ്ടാവും 
എന്നതില്‍ എനിക്ക്‌ സംശയ 
മില്ല. മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ എന്നും മലങ്കരസ 
ഭയെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. 


ഇവയുടെ പശ്ചാത്തലത്തില്‍ 
ഓരോ ദിവസവും സഭയ്ക്ക്‌ 
ലഭിച്ചുകൊണ്ടിരിക്കുന്ന 
വലിയ അനുഗ്രഹങ്ങള്‍ 
സഭാതലവന്‍ എന്നനിലയില്‍ അങ്ങേയ്ക്ക്‌ 
കൂടുതല്‍ ആത്മവിശ്വാസം പകരുന്നുണ്ടോ? 


ഞാന്‍ ലോകത്തിന്റെ പല ഭാഗങ്ങളില്‍ 
സഭയുടെ പ്രതിനിധിയായി സന്ദര്‍ശിക്കുമ്പോഴും 
സംസാരിക്കുമ്പോഴും പാര്‍ത്ഥിക്കുമ്പോഴും 
വി.കുര്‍ബാ നയര്‍പ്പിക്കുമ്പോഴുമൊക്കെ എനിക്ക്‌ 
ആത്മധൈര്യം പകരുന്ന പൂര്‍ണ്ണരൂപം മാര്‍ ഈവാ 
നിയോസെന്ന ഈ അത്ഭുത മനുഷ്യന്റേതാണ്‌. 
ഞാന്‍ അതിശയിച്ചിട്ടുണ്ട്‌ പിതാവ്‌ എങ്ങനെയാണ്‌ 
അമേരിക്കയിലൊക്കെ ചെന്ന്‌ വി. കുര്‍ബാനയര്‍പ്പിച്ച്‌ 
അതിന്റെ മഹത്വം അവര്‍ക്ക്‌ പറഞ്ഞ്‌ കൊടുത്തത്‌ 
എന്ന്‌. ശുശ്രൂഷകരോ, സഹായികളോ, സൌകര്യ 
ങ്ങളോ, പരിചയപ്പെടുത്താന്‍ ആളുകളോ ഇല്ലാതി 
രുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്‌. അതേസ്ഥാ 
നത്ത്‌ ഇന്ന്‌ സാര്‍വൃികസഭ മലങ്കര സഭയുടെ 
തലവനെ ലോകം മുഴുവന്‍ പരിചയപ്പെടുത്തി കൊടു 
ക്കുന്നു. 


സാര്‍വ്രതികസഭയുടെ പരമാധ്യക്ഷന്റെ ആലോച 
നക്കാരില്‍ ഒരാളാണ്‌ മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ തലവനെന്ന്‌ മാര്‍പാപ്പാ 
തിരുമേനി ലോകത്തിന്‌ നമ്മെ പരിചയപ്പെടുത്തി 
എന്ന ചിന്തയാണ്‌ ഇതൊക്കെ സംഭവിക്കുമ്പോള്‍ 
എന്റെ മനസ്സിലുണ്ടായിരുന്നത്‌. മാര്‍ ഈവാനിയോസ്‌ 
മെത്ാപ്പോലീത്തായെ പരിചയപ്പെടുത്തുവാന്‍ 
ആരുമില്ലാതിരുന്നിട്ടും അദ്ദേഹം ഈ സഭയെ ലോക 
ത്തിലെ മറ്റ്‌ പല സഭാസമൂഹങ്ങള്‍ക്കും പരിചയപ്പെ 
ടുത്തി. ഈ പിതാവ്‌ നല്‍കുന്ന ആത്മവിശ്വാസം 
വളരെ വലുതാണ്‌, ഏകനായി എന്നാല്‍ ദൈവം 
കൂടെയുണ്ട്‌ എന്ന ബോധ്യത്തില്‍ സഭയ്ക്ക്‌ വേണ്ടി 
സകലതും ചെയ്യുന്നതിന്‌ സാഹസികമായും ധീരമാ 
യും അദ്ദേഹം എടുത്തിട്ടുള്ള നേതൃത്വം വളരെ 
ശക്തമായിരുന്നു. റോമില്‍ സുനഹദോസിനും മറ്റ്‌ 
ആവശ്യങ്ങള്‍ക്കുമൊക്കെ പോകുമ്പോള്‍ പിതാവിനെ 
അറിയാവുന്ന മറ്റ്‌ പ്രായമുള്ള കര്‍ദ്ദിനാള്‍മാരൊക്കെ 
“ആര്‍ യു ദി സക്സസര്‍ ഓഫ്‌ മാര്‍ ഈവാനി 
യോസ്‌?” എന്ന്‌ എന്നോട്‌ ചോദിക്കുമ്പോള്‍ ഉണ്ടാ 
കുന്ന ആ പ്രത്യേക വികാരം ഒരു വലിയ ആവേശ 
മാണ്‌. മലങ്കര സഭയായി പത്രോസിന്റെ ബസിലി 
ക്കയില്‍ നിറഞ്ഞ്‌ നില്‍ക്കാന്‍ അനുവദിച്ച ആത്മീയ 
മായ ചൈതന്യം നമുക്ക്‌ ലഭിച്ചത്‌ മാര്‍ ഈവാനി 
യോസ്‌ പിതാവില്‍ നിന്നാണ്‌. പിതാവ്‌ മുന്നിലു 
ണ്ടെന്ന ബോധ്യം എനിക്ക്‌ നല്‍കുന്ന ആത്മീയ 
ശക്തി വളരെ വലുതാണ്‌. പിതാവിന്റെ കഷ്ടപ്പാടു 
കളും പ്രതിസന്ധികളും പരിഗണിക്കുമ്പോള്‍ നമ്മു 
ടേത്‌ ഒന്നുമല്ലായെന്ന ചിന്ത ഒരു വലിയ ശക്തിയാണ്‌. 
പിതാവ്‌ ആഗ്രഹിച്ച്‌ പ്രാര്‍ത്ഥിച്ച്‌ നടപ്പിലാക്കിയ ഒരു 
ശുശ്രൂഷയുടെ പിന്‍തലമുറക്കാരന്‍ എന്ന നിലയില്‍ 
പിതാവ്‌ വെട്ടിതുറന്ന പാതയിലൂടെ നടക്കുകയെന്നത്‌ 
തന്നെ ഒരു വലിയ ഭാഗ്യമാണ്‌. അനുഗമിക്കുകയെന്ന 
താണ്‌ എന്റെ ചുമതല. അതിന്‌ മുന്‍പിലും പിമ്പിലും 
ഇടത്തും വലത്തുമായി നിന്ന്‌ എന്നെ ശക്തിപ്പെടു 
ത്തുവാൻ പരിശുദ്ധാത്മാവ്‌ ഉണ്ടെന്നുള്ള സത്യം 
എന്നെ ബലപ്പെടുത്തുന്നു. 
മാര്‍ ഈവാനിയോസ്‌ തിരുമേനി കണ്ണീരോടെ 
പ്രാര്‍ത്ഥിച്ച റോമിലെ ഒരു ദൈവാലയത്തില്‍ 
കര്‍ദ്ദിനാള്‍ ആയ ശേഷം ആദ്യമായി ബലിയര്‍ 
പ്പിക്കുവാന്‍ പോയ അവസരത്തില്‍ പിതാവിനു 
ണ്ടായ അനുഭവം? 


കര്‍ദ്ദിനാള്‍ ആയ ശേഷം റോമില്‍ നമ്മുടെ ഒരു 
ബലിയര്‍പ്പണത്തിനും സംഗമത്തിനും സ്ഥലസന 
കര്യം അന്വേഷിച്ച സമയത്ത്‌ ഏതാണ്ട്‌ പത്തോളം 
ഇടങ്ങളില്‍ തേടിയ ശേഷമാണ്‌ ഈ ബസിലിക്ക 
ലഭ്യമായത്‌. അത്‌ ദൈവപരിപാലനയില്‍ തന്നെ 
യായിരുന്നുവെന്ന്‌ ഞാന്‍ പൂര്‍ണ്ണമായും വിശ്വസി 
ക്കുന്നു. റോമില്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ 
പരിചയപ്പെടുത്താന്‍ ആരുമില്ലാതിരുന്ന ഒരു അവസ 
രത്തില്‍ അദ്ദേഹം താമസിക്കുകയും വിശുദ്ധ 
ബലിയര്‍പ്പിക്കുകയുമൊക്കെ ചെയ്തത്‌ ഇവിടെ 
യാണ്‌. പലപ്പോഴും ഒരു അനാഥത്വം പിതാവ്‌ 
അനുഭവിച്ചിരുന്നിരിക്കണം. മറ്റുള്ളവരുടെ ദയദാക്ഷി 
ണൃത്തില്‍ കഴിയേണ്ടി വരുന്ന അവസ്ഥ. തീര്‍ച്ച 
യായും പിതാവ്‌ മലങ്കര സഭയെ ഓര്‍ത്ത്‌ ഈ 
ദൈവാലയത്തില്‍ പ്രാര്‍ത്ഥിച്ചിട്ടുണ്ടെന്നത്‌ സത്യ 
മാണ്‌. 1932-ല്‍ ആരെ കാണാന്‍ പിതാവ്‌ റോമില്‍ 


8 


വന്നുവോ ആ മാര്‍പാപ്പാ തിരുമേനിയുടെ ആലോച 
നക്കാരില്‍ ഒരാളായി, മാര്‍പാപ്പായെ തെരഞ്ഞെടു 
ക്കാനുള്ള സംഘത്തില്‍ ഒരാളായി മാര്‍ ഈവാനി 
യോസ്‌ തിരുമേനിയുടെ ഒരു പിന്‍ഗാമിയെ തെര 
ഞ്ഞെടുക്കുമ്പോള്‍ നന്ദിയര്‍പ്പിക്കുവാന്‍ ഈ ദൈവാ 
ലയത്തില്‍ അല്ലാതെ മറ്റ്‌ എവിടെയാണ്‌ ഒന്നിച്ച്‌ 
കൂടുന്നത്‌? മാര്‍പാപ്പായെ കാണാന്‍ പോയ 
വേളയില്‍ ഒരു കര്‍ദ്ദിനാള്‍ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയോട്‌ ഇങ്ങനെ ചോദിച്ചതായി 
രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. ‘If 1 were the Pope I would 
have made you a Cardinal." അതിന്‌ സരസമായ 
മറുപടിയും അദ്ദേഹം നല്‍കി. "Thanks be to God 
that you are not the Pope". മലങ്കര സഭ 
എന്തായിരിക്കണമെന്ന്‌ ആഗ്രഹിച്ചുവോ അതിന്റെ 
ഒരു സ്ഥിരീകരണം കര്‍ദ്ദിനാള്‍ പദവിയിലൂടെ 
സഭയ്ക്ക്‌ ലഭിച്ചു. അതിന്‌ നന്ദിയര്‍പ്പിക്കാന്‍ ഈ 
ദൈവാലയം ലഭിച്ചുവെന്നുള്ളത്‌ ദൈവപരിപാല 
നയുടെ ഭാഗമാണ്‌. അന്ന്‌ മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ മലങ്കര സഭയെ റോമില്‍ പരിചയ 
പ്പെടുത്തിയപ്പോള്‍ ഇന്ന്‌ മാര്‍പാപ്പാ തിരുമേനി 
മലങ്കര സഭയെ ലോകത്തിന്‌ പരിചയപ്പെടുത്തി. നന്ദി 
യുടെ കുര്‍ബാനയായിരുന്നു അത്‌. 


സാര്‍വ്വതികസഭയുടെ പരമാധ്ൃയക്ഷനെ തെര 
ഞ്ഞെടുക്കാനുള്ള അവസരം മലങ്കരസഭയ്ക്ക്‌ 
മുഴുവന്‍ ലഭിച്ച അംഗീകാരമായി മറ്റ്‌ സഭാ വിഭാഗ 
ങ്ങള്‍ പരിഗണിച്ചത്‌ പിതാവിന്‌ വലിയ പിന്‍ബലം 
നല്‍കുന്നുണ്ടോ? 


മലങ്കര കത്തോലിക്കാസഭ എന്തിന്‌ വേണ്ടി 
നിലകൊള്ളുന്നു എന്നതിന്‌ ഒരുത്തരം നല്‍കു 
ന്നതിന്റെ പശ്ചാത്തലത്തിലാണ്‌ ഈ പുതിയ 
നിയോഗം നില്‍ക്കുന്നത്‌. മലങ്കര സഭ സാര്‍വ്വരതിക 
സഭയില്‍ എന്നത്‌ വളരെ വര്‍ഷമായി നാം ആലോ 
ചിക്കുകയും പ്രാര്‍ഥിക്കുകയും ചെയ്യുന്ന വിഷയ 
മാണ്‌. മലങ്കര സഭ സാര്‍വ്വരതികസഭയില്‍ എന്തായി 
രിക്കും എന്നത്‌ കാലക്രമേണ വെളിപ്പെട്ടുകിട്ടിയ ഒരു 
അനുഭവമാണ്‌. 1930 ല്‍ ഒരു ചെറിയ സമൂഹത്തെ 
മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ കരങ്ങളില്‍ 
ഏലീപ്പിക്കുന്നു. 1932 ല്‍ ഒരു മെത്രാപ്പോലീത്തന്‍ 
സഭയായി നമ്മെ തിരുസിംഹാസനം ഉയര്‍ത്തി. 
പിന്നീട്‌ വിവിധ ഭ്രദാസനങ്ങളും മെത്രാന്‍മാരുമായി 
സഭ വളര്‍ന്നു. 2005 ല്‍ മേജര്‍ ആര്‍ക്കി എപ്പിസ്‌ 
കോപ്പല്‍ സഭയായി നമ്മെ ഉയര്‍ത്തി. 2013 ല്‍ 
പത്രോസിന്റെ പിന്‍ഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള 
കര്‍ദ്ദിനാള്‍മാരുടെ സംഘത്തില്‍ മലങ്കര കത്തോ 
ലിക്കാസഭയുടെ അധ്യക്ഷനെ ഉള്‍പ്പെടുത്തി, മലങ്കര 
സഭയുടെ ഒരു പ്രതിനിധിയെ ആഗോളസഭയില്‍ 
നിയമിച്ചു. ഇത്‌ ഒരു വ്യക്തിക്ക്‌ ലഭിച്ച അംഗീകാരമല്ല, 
അപ്പസ്തോലികമായ മലങ്കരസഭയ്ക്ക്‌ ലഭിച്ച അംഗീ 
കാരമാണ്‌. മലങ്കരസഭയ്ക്ക്‌ നാളിതുവരെ ലഭിക്കാ 
ത്തതും എന്നാല്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയിലൂടെ മലങ്കര സഭയ്ക്ക്‌ ലഭിച്ചതുമായ ഒരു 
നിയോഗമാണ്‌. അവധാനതയോടെ ചിന്തിക്കു 
ന്നവര്‍ക്ക്‌ അതിന്റെ മഹത്വം മനസ്സിലാക്കുവാന്‍ 
കഴിയും. മലങ്കരസഭയെന്നത്‌ സഭയുടെ മുഖ്യധാര 
യില്‍ നിന്ന്‌ മാറിനില്‍ക്കേണ്ടതോ വിഘടിച്ചു 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


നില്‍ക്കേണ്ടതോ ആയ ഒരു സഭാസമൂഹമല്ല, മറിച്ച്‌ 
സഭയുടെ മുഖ്യധാരയില്‍ വലിയ കാര്യങ്ങള്‍ 
ചെയ്യാന്‍ കെല്‍പ്പുള്ള സഭാസമൂഹമാണ്‌. ഇതിലൂടെ 
ലഭ്യമാകുന്ന ഒരു സ്ഥാനം എന്നതിനപ്പുറത്ത്‌ ഒരു 
അപ്പസ്തോലികസഭ ചെയ്യേണ്ട ചുമതലകളെക്കുറിച്ച്‌ 
നമ്മെ ബോധ്യപ്പെടുത്തുക കൂടിചെയ്യുകയാണ്‌. സഭ 
ഏകമായി മുന്നോട്ടുപോകണമെന്നുള്ള ഒരു സന്ദേശം 
കൂടി ഈ സന്ദര്‍ഭം നമുക്ക്‌ നല്‍കുന്നു. നിരന്തരമായി 
മറ്റുസഭകളെ അറിയിക്കാന്‍ നമ്മുടെ സഭയ്ക്ക്‌ ലഭിച്ച 
ഒരു സന്ദേശവുമാണത്‌. യേശുക്രിസ്തുവിനെ സാധ്യ 
മായ എല്ലായിടങ്ങളിലും അറിയിക്കാനുള്ള 
നിയോഗവുമാണത്‌. സാധ്യമായ എല്ലായിടങ്ങളിലും 
നന്മയും സ്നേഹവും പകരുക വഴി ദൈവരാജ്യം 
സ്ഥാപിക്കാനുള്ള ചുമതല കൂടിയാണത്‌. വിശ്വാസ 
ത്തില്‍ ബലപ്പെടുകയും സമര്‍പ്പണത്തില്‍ മുന്നേറു 
കയും സാക്ഷ്യത്തില്‍ മാതൃകയാവുകയും ചെയ്തു 
കൊണ്ട്‌ പ്രത്യാശയില്‍ സകല ജനത്തെയും 
നയിക്കുവാന്‍ ഒരു അപ്പസ്‌ തോലികസഭയെന്ന 
നിലയില്‍ പുതിയ നിയോഗം നമ്മെ ഓര്‍മ്മ 
പ്പെടുത്തുന്നു. നാം ഒറ്റപ്പെട്ടവരോ, ചിതറിക്ക 
പ്പെട്ടവരോ അല്ല. കര്‍ത്താവിന്റെ സഭയില്‍ നാം എല്ലാ 
വരെയും പോലെ കരുതപ്പെടുന്നവരും സമര്‍പ്പ 
ണത്തില്‍ മുന്നേറുന്നവരുമാണ്‌ എന്ന്‌ നമ്മെ ഓര്‍മ്മി 
പ്പിക്കുകയുമാണ്‌ പരിശുദ്ധ പിതാവിന്റെ ഈ തീരുമാ 
നവും നിയോഗവും. 


9 


1653 ല്‍ കൂനന്‍കുരിശ്‌ സതൃത്തിന്റെ പശ്ചാത്ത 
ലത്തില്‍ അന്നത്തെ ക്രൈസ്തവ സമൂഹം 
ആവശ്യങ്ങളായി ഉയര്‍ത്തിപ്പിടിച്ച തനതായ 
പാരമ്പരൃത്തിന്റെ സംരക്ഷണവും സ്വയം ഭരണാ 
വകാശവുമൊക്കെ മലങ്കര സുറിയാനി കത്തോ 
ലിക്കാസഭയില്‍ നിറവേറുകയും ആഗോള 
കത്തോലിക്കാസഭയില്‍ മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭ അംഗീകരിക്കപ്പെടുകയും 
ചെയ്ത ഒരു പശ്ചാത്തലത്തില്‍ കൂനന്‍കുരിശ്‌ 
സതൃത്തില്‍ ഏതെങ്കിലും ക്രൈസ്തവസമൂഹം 
ഇനിയും റ്റം കൊള്ളേണ്ടതുണ്ടോ? 


ചരിത്രത്തിന്റെ ഒരു മുഹൂര്‍ത്തത്തില്‍ നമുക്കു 
ണ്ടായ ആഘാതമാണ്‌ സഭാചരിത്രത്തിലെ ഈ 
പിളര്‍പ്പ്‌. അത്‌ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു പിള 
ര്‍പ്പ്‌ അല്ല. മറിച്ച്‌ ഒരു സഭാകൂട്ടായ്മയുടെ ആത്മസം 
ഘര്‍ഷത്തിന്റയും ആത്മരോദനത്തിന്റയും ഒക്കെ 
പ്രത്യേക പ്രകടനമായിരുന്നു. അതുമായി ബന്ധ 
പ്പെട്ട നിരവധി വ്യാഖ്യാനങ്ങളുമുണ്ട്‌. തെറ്റായി 
വ്യഖ്യാനിക്കപ്പെട്ട ചരിശ്ര വസ്തുതകളുമുണ്ട്‌. 
നമ്മുടെ വിഷയം. കൂനന്‍കുരിശ്‌ സത്യം റോമാ 
സഭയുടെ നേതൃത്വത്തിനെതിരായി മാത്രം വളച്ചൊടി 
ക്കപ്പെടുന്ന ചരിര്രസത്യമായി കരുതപ്പെടുന്നതാണ്‌. 
സത്യസന്ധ്യമായ ഒരു വ്യാഖ്യാനമല്ല. കൂനന്‍കുരിശ്‌ 
സത്യവുമായി ബന്ധപ്പെട്ട്‌ നടത്തിയ ഒരു പ്രഖ്യാ 
പനത്തിന്റെ പൊരുള്‍ “ഞങ്ങള്‍ ഇനിമേല്‍ ആരു 
മായും ബന്ധമില്ലാതെയിരിക്കും എന്നല്ലല്ലോ”. 
ഞങ്ങളുടെ മേല്‍ അടിച്ചേല്‍പ്പിക്കപ്പെടുന്ന, ഞങ്ങ 
ള്‍ക്ക്‌ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ പ്രതി ഞങ്ങള്‍ക്ക്‌ 
വേദനയുണ്ട്‌, അമര്‍ഷമുണ്ട്‌, അത്‌ ഞങ്ങളറി 
യിക്കുന്നുവെന്നതായിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ 
അന്തസത്ത. എന്നാല്‍ ലോകത്തൊരു സഭയോടും 
ബന്ധമില്ലാത്തവരെപ്പോലെ പ്രതികരിക്കുന്നതും 
ജീവിക്കുന്നതും ക്രിസ്തീയമാണോ എന്ന്‌ ചിന്തിക്കേ 
ണ്ടിയിരിക്കുന്നു. അന്തോക്യന്‍ ആരാധനാരീതിയുടെ 
്രതിഷ്ഠയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയാണ്‌ 
ഇവിടെ കൂനന്‍കുരിശ്‌ ഉയര്‍ന്നത്‌. അതിന്റെ സവിശേ 
ഷതകളെകുറിച്ച്‌ എത്രമാധ്രം ബോധവത്കരണം 
നടക്കുന്നു? 

നമുക്ക്‌ സ്വന്തമായി ആരാധനാ രീതികള്‍ ഉണ്ട്‌. 
മറ്റൊരു ആരാധനാരീതി അടിച്ചേല്‍പ്പിച്ച്‌ നമ്മെ 
ക്രിസ്ത്യാനികളാക്കേണ്ട കാര്യമില്ല എന്നതാണ്‌ 
നമ്മുടെ പൂര്‍വൃവപിതാക്കന്മാര്‍ കുനന്‍കുരിശില്‍ 
പറഞ്ഞത്‌. ഇന്ന്‌ അത്‌ എവിടെ നില്‍ക്കുന്നു എന്നത്‌ 
എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്‌. ഇത്‌ ഒരു 
വാദ്രപതിവാദത്തിനോ, സംവാദത്തിനോ വേണ്ടിയല്ല, 
മറിച്ച്‌ ്രാര്‍ത്ഥനാപൂര്‍വ്വം അവധാനതയോടെ 
ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്‌. 


സഭയുടെ ഉള്‍ഭരണ സ്വാത്രന്ത്യം എന്തിനു 
വേണ്ടി എന്നതാണ്‌ നാം ചിന്തിക്കേണ്ട മറ്റൊരു 
വിഷയം. സഭ സഭയായി നിലനില്‍ക്കുന്നത്‌ ലോക 
ത്തിന്‌ മുന്നില്‍ ദൈവസാന്നിദ്ധ്യം പ്രകടമാക്കുന്ന ഒരു 
കൂദാശയായി നിലനില്‍ക്കാന്‍ വേണ്ടിയാണ്‌. 
കൂട്ടായ്മയില്ലാതെ രക്ഷയുടെ അനുഭവം വിശ്വാസി 
സമൂഹം എങ്ങനെയാണ്‌ സ്വീകരിക്കുക. രക്ഷിക്ക 
പ്പെട്ടവരുടെ കൂട്ടായ്മയിലാണ്‌ ആദിമസഭയില്‍ അപ്പ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


സ്തോലന്മാര്‍ വിശ്വാസം പ്രഘോഷിച്ചതും അത്ഭു 
തങ്ങള്‍ പ്രവര്‍ത്തിച്ചതും. കൂട്ടായ്മയെ കുറിച്ച്‌ നാം 
കുറെകൂടി ആത്മീയമായ സമീപനങ്ങള്‍ സ്വീകരി 
ക്കേണ്ടിയിരിക്കുന്നു. സാര്‍വൃ്രികസഭയുടെ ഉള്‍ 
ച്ചേരലിലും അത്തരമൊരു സമീപനം ആവശ്യമാണ്‌. 
തെറ്റിപ്പോയവര്‍ തിരിച്ച്‌ ഇവിടെ തന്നെ വരണം 
എന്നല്ല നാം പറയുക. മറിച്ച്‌, നാമെല്ലാം ഒരേ 
ശരീരത്തിലെ അവയവങ്ങളാണ്‌; ഒന്നിച്ചു നില്‍ക്കു 
മ്പോഴാണ്‌ ആകാരത്തിന്‌ കൂടുതല്‍ ഭംഗി കൈവ 
രുന്നത്‌; ചേര്‍ന്ന്‌ നിന്നാല്‍ മാര്രമേ സുവിശേഷത്തെ 
ശക്തമായി നമ്മുടെ നാട്ടില്‍ പ്രഘോഷിക്കാന്‍ കഴിയൂ 
എന്നാണ്‌ പറയുക. സാമൂഹ്യമായ ഒരാവശ്യത്തിന്റെ 
പേരിലല്ല, മറിച്ച്‌ ആത്മീയമായ, ഹൃദയപരമായ ഒരു 
ഇഴയടുപ്പത്തില്‍ വചനത്തിന്റെ പേരില്‍ നമുക്ക്‌ 
ഒന്നിച്ച്‌ കൈകോര്‍ത്തു മുന്നോട്ടു പോകാന്‍ 
കഴിയില്ലേ? സാര്‍വ്വ്രതികസഭയുടെ കൂട്ടായ്മ ഒരു 
വലിയ സഭ എന്ന നിലയില്‍ അഭിമാനം കൊള്ളാന്‍ 
പ്രേരിപ്പിക്കുന്നു എന്നതിനപ്പുറത്ത്‌ നമുക്ക്‌ 
മിഷനറിയാവാനുള്ള വലിയ സാധ്യതകളാണ്‌ ആ 
കൂട്ടായ്മ തുറന്ന്‌ നല്‍കുന്നത്‌. ഓരോരോ കാരണ 
ങ്ങളാല്‍ ദുര്‍ബലരായ മനുഷ്യന്‍ വീണ്ടും വീണ്ടും 
പാതയോരങ്ങളിലേക്ക്‌ മുഖ്യധാരയില്‍ നിന്ന്‌ മാറ്റ 
പ്പെട്ടുകൊണ്ടിരിക്കുമ്പോള്‍ ദൈവത്തിന്റെ സ്വരം 
സഭയിലൂടെ കേള്‍പ്പിക്കാന്‍ നമുക്ക്‌ കഴിയണം. “കര്‍ 
ത്താ തന്നോടു സംസാരിക്കേണ്ടുന്നവരെല്ലാം 
സഭയുള്‍ പൂകട്ടെ, താനതില്‍ മേവിടുന്നു 
എന്നാണല്ലോ നാം പ്രാര്‍ത്ഥിക്കുന്നത്‌. 


നാം സാര്‍വ്രതികസഭയുടെ കൂട്ടായ്മയിലാ 
യിരിക്കുന്നതു വഴി നാം പ്രതിനിധാനം ചെയ്യുന്ന 
അതിപുരാതനമായ ഒരു (ക്രിസ്തീയ ജീവിത 
ശൈലി, പാരമ്പര്യം, സംസ്കാരം, ആരാധനാ രീതി 
ഇതെല്ലാം സാര്‍വ്്തികസഭയ്ക്ക്‌ നല്‍കാന്‍ ഒരു 
കൂട്ടായ്മയുടെ പിന്‍ബലം ആവശ്യമാണ്‌. മലങ്കര 
സുറിയാനി കത്തോലിക്കാസഭ സാര്‍വ്വരതിക 
സഭയില്‍ ഇത്‌ നിര്‍വൃഹിക്കുമ്പോള്‍ സഭയ്ക്കും 
ലോകത്തിനും ലഭിക്കുന്ന അനുഗ്രഹങ്ങള്‍ നിരവധി 
യാണ്‌. അതിന്റെ ഒരു ചെറിയ പതിപ്പാകുവാനേ 
മലങ്കര സുറിയാനി കത്തോലിക്കാസഭയ്ക്ക്‌ സാധി 
ക്കുന്നുള്ളൂ എന്ന്‌ ഞാന്‍ സമ്മതിക്കുന്നത്‌ ഒരു 
പരാജയത്തിന്റെ ഭാഷ്യത്തിലല്ല. മറിച്ച്‌, നമ്മുടെ 
വിശാലമായ മലങ്കരസഭ സാര്‍വൃത്രികസഭയുടെ 
കൂട്ടായ്മയിലായി കാണാനുള്ള വലിയ ആഗ്രഹ 
ത്തിന്റെയും ആവേശത്തിന്റെയും പിന്‍ബലത്തി 
ലാണ്‌. ഇത്‌ ഒരു അന്യവത്കരണമോ, 
അടിമത്തത്തിന്റെ അവസ്ഥയോ അല്ല. മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭ അതിന്റെ ജീവിതാ 
വസ്ഥയിലൂടെ തെളിയിക്കുകയും ഇത്‌ ചെയ്യുന്നു. 
കൂനന്‍ കുരിശില്‍ നാമുയര്‍ത്തിയ പ്രഖ്യാപനത്തില്‍ 
നാമിന്ന്‌ എങ്ങനെ ജീവിക്കുന്നു എന്ന്‌ വിശകലനം 
ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നതാണ്‌ എന്റെ 
അഭിപ്രായം. 


മലങ്കര സഭയില്‍ ഒരു കര്‍ദ്ദിനാള്‍ ഉണ്ടായപ്പോള്‍ 
കേരളത്തിലെ പൊതുസമൂഹം വളരെ വ്ൃത്യസ്ത 
മായ ഒരു തലത്തില്‍ അതിനെ നെഞ്ചിലേറ്റി 


എങ്ങനെ സ്വീകരിക്കുന്നു? 


രണ്ട്‌ മൂന്ന്‌ കാര്യങ്ങള്‍ പ്രധാനമായിട്ട്‌ ഇതില്‍ അട 
ങ്ങിയിട്ടുണ്ട്‌ എന്നാണ്‌ എനിക്ക്‌ തോന്നുന്നത്‌. ഒന്ന്‌, 
നമ്മുടെ ഇടയില്‍ മനുഷ്യര്‍ മഹാ ഭൂരിപക്ഷവും 
വളരെ സ്നേഹമുളളവരും ആതിഥ്യമുള്ളവരും പര 
സ്പരം ബഹുമാനിക്കുന്നവരുമാണ്‌. ഇത്‌ നമ്മുടെ 
നാട്ടിലെ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്‌. 
അതില്‍ നന്മയുടെ വലിയ ഒരു അടയാളമുണ്ട്‌. രണ്ടാ 
മത്‌, മഹാന്മാരായ എന്റെ മുന്‍ഗാമികള്‍ മാര്‍ ഈവാ 
നിയോസ്‌ തിരുമേനിയുടെയും മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടെയും സിറില്‍ ബസേലിയോസ്‌ ബാവ 
തിരുമേനിയുടെയും പിന്‍ഗാമി എന്ന നിലയില്‍ 
നമ്മുടെ പൊതുസമൂഹവും, നമ്മുടെ ജനങ്ങളും 
എനിക്ക്‌ നല്‍കുന്ന വലിയ കരുതലുണ്ട്‌ സ്നേഹമു 


വാങ്ങുന്നതാണ്‌ നമ്മള്‍ കണ്ടത്‌. പിതാവ്‌ ഇതിനെ ണ്ട്‌. അത്‌ സവിശേഷമായ ഒരു കാര്യമാണ്‌ എന്ന്‌ 


10 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


അറിയാം. എനിക്ക്‌ അതിന്‌ യോഗ്യതയില്ലെങ്കിലും 
ഇവരുടെ പിന്‍ഗാമി എന്ന നിലയില്‍ എനിക്ക്‌ അത്ര 
വലിയ സ്നേഹവും, ആദരവുമാണ്‌ നമ്മുടെ 
പൊതുസമൂഹം നല്‍കുന്നത്‌ എന്നത്‌ ഞാന്‍ 
എപ്പോഴും കൃതജ്ഞതയോടും കൂടി ഓര്‍ക്കും 
എന്നത്‌ വസ്തുതയാണ്‌. നമ്മുടെ പൊതുസമൂഹ 
ത്തിന്റെ തന്നെ പ്രത്യേക ഭാവവും ഞാനിതില്‍ 
കാണുന്നുണ്ട്‌. എല്ലാവരോടും സഭാധികാരികള്‍ നല്ല 
ബന്ധത്തില്‍ കഴിയണം എന്ന ഒരു ഓര്‍മ്മപ്പെടു 
ത്തല്‍ ഇതിലൂടെ ഒക്കെ നല്‍കുന്നുണ്ട്‌. എന്റെ ജീവി 
തശൈലിയിലൊക്കെ ഞാന്‍ പഠനകാലം മുതല്‍ 
എല്ലാവരോടും പുലര്‍ത്തിയിരുന്ന ബന്ധം സ്ഥാപി 
ക്കാനും നിലനിര്‍ത്താനുമുള്ള വലിയ ശ്രമങ്ങള്‍ ഇതി 
പ്പോഴും എന്റെ രീതിയില്‍ തുടരുന്നു. അതില്‍ അനേ 
കരോട്‌ എനിക്ക്‌ നല്ല ബന്ധത്തില്‍ ജീവിക്കുന്നതിന്‌ 
സാധിക്കുന്നുണ്ട്‌. അവരൊക്കെ ആ ബന്ധം അതിന്റെ 
പതിന്മടങ്ങു ഹൃദയപരമാര്‍ത്ഥതയില്‍ എനിക്ക്‌ 
തിരികെ നല്‍കിയ ഒരു അനുഭവമായിട്ടാണ്‌ ഞാന്‍ 
മേല്‍പ്പറഞ്ഞ സ്വീകരണ മേഖലകളിലൊക്കെ കണ്ട 
ത്‌. പാറശ്ശാലയ്ക്ക്‌ അടുത്ത്‌ നിന്ന്‌ ഒരു വസുമ്തിയമ്മ 
എനിക്കൊരു കത്തയച്ചു. 82 വയസ്സുള്ള ഒരു അമ്മ 
യാണ്‌. ഈ വൃദ്ധയായ മാതാവ്‌ എനിക്ക്‌ എഴുതി. 
തിരുമേനി കര്‍ദ്ദിനാള്‍ ആയി എന്നത്‌ അറിഞ്ഞപ്പോള്‍ 
അവിടെ വന്ന്‌ അനുമോദിക്കണം എന്ന്‌ എനിക്ക്‌ 
വലിയ ആഗ്രഹമുണ്ട്‌. പക്ഷെ പ്രായാധിക്യം കൊണ്ട്‌ 
എനിക്കത്‌ സാധിക്കുന്നില്ല. ഞാന്‍ വിറയ്ക്കുന്ന 
കൈകളോടെയാണ്‌ ഈ കത്തെഴുതുന്നത്‌. അതു 
കൊണ്ട്‌ ഇതു വായിക്കാന്‍ തിരുമേനിയ്ക്ക്‌ പ്രയാസം 
കാണും. എങ്കിലും ക്ഷമിക്കണം. ഇതില്‍ ഞാന്‍ 
വച്ചിരിക്കുന്ന തുക 10 രൂപയാണ്‌. അതുകൊണ്ട്‌ 
തിരുമേനി ഒരു പൂവ്‌ വാങ്ങി ഞാന്‍ തന്നതായി സ്വീക 
രിക്കണം. ഈ അമ്മയെ ഞാന്‍ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല 
ഈ അമ്മയുടെ കത്ത്‌ വായിക്കുമ്പോഴാണ്‌ ആദ്യ 
മായി ഈ അമ്മയെ പരിചയപ്പെടുക. ഞാന്‍ ആ 
കത്ത്‌ കളയാതെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്‌. അമ്മക്ക്‌ 
ഈ കത്ത്‌ അയച്ചില്ലെങ്കില്‍ എന്താണ്‌ കുഴപ്പം? ഈ 
വൃദ്ധയായ മാതാവിന്‌ തോന്നി എനിക്ക്‌ ഒരു കത്ത്‌ 
അയച്ചില്ലെങ്കില്‍ എന്തോ കുറവ്‌ പോലെ. എന്ന്‌ 
വച്ചാല്‍ ഈ അമ്മ എന്നെ ഓര്‍മ്മപ്പെടുത്തിയ കാര്യം 
ഹിന്ദുവാണെന്നോ, മുസ്ലീം ആണെന്നോ, ക്രിസ്ത്യാ 
നിയാണെന്നോ തിരുമേനി നോക്കേണ്ട. നേതൃത്വത്തി 
ലായിരിക്കുന്നവര്‍ എല്ലാവരോടും ബന്ധമുള്ളവരായി 
രിക്കണം. ഇങ്ങനെയുള്ള അനേകരുടെ അനുഭവം 
എനിക്ക്‌ പറയുവാനുണ്ട്‌. ചെറുതും വലുതുമായ ഒട്ട 
നേകം അനുഭവങ്ങള്‍. കൊച്ചു കുട്ടികള്‍, മുതിര്‍ന്ന 
മാതാപിതാക്കള്‍, രോഗശയ്യയിലായിരിക്കുന്നവര്‍, 
അറിഞ്ഞു കേട്ട്‌ വന്നവര്‍, വ്യത്യസ്തമായ അഭിപ്രായ 
മേഖലകളില്‍ കഴിയുന്നവര്‍. സഭാപരമായി കടുത്ത 
വിരോധമുണ്ട്‌ എന്ന്‌ പുറത്തു പറയുന്നയാളുകള്‍ 
എന്നാല്‍ എന്നോട്‌ വ്യക്തിപരമായി ഹൃദയപൂര്‍വ്വ 
മായ അഭിനന്ദനവും, സ്നേഹവും ഒക്കെ അറിയിച്ചി 
ട്ടുണ്ട്‌. അവയൊന്നും എന്നെ ആകര്‍ഷിക്കാനോ, ചില 
കാര്യങ്ങള്‍ ബോധ്യപ്പെടുത്താനോ ഉള്ള ശ്രമത്തിന്റെ 
ഭാഗമായൊന്നും ഞാന്‍ കരുതുന്നില്ല. എനിക്ക്‌ 
ബോധ്യമുണ്ട്‌ അവരുടെ നിര്‍വ്യാജമായ സ്നേഹവും, 
കരുതലും പൊതുസമൂഹം എങ്ങനെ ആയിരിക്കണ 


11 


മെന്ന്‌ അവരൊക്കെ ചില മാര്‍ഗ്ഗ രേഖകള്‍ എനിക്ക്‌ 
പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടാണ്‌ എന്റെ ഓര്‍മ്മ. ഞാന്‍ 
കര്‍ദ്ദിനാള്‍ ആയി റോമില്‍ പ്രഖ്യാപനം നടന്നതിന്‌ 
ശേഷം എനിക്ക്‌ വന്നിട്ടുളള ഫോണ്‍ കോളുകള്‍ ഒട്ട 
നേകം എനിക്ക്‌ നേരിട്ട്‌ എടുക്കുന്നതിന്‌ കഴിഞ്ഞിട്ടി 
ല്ല. എന്നാല്‍ ലഭിച്ചിട്ടുളള ഫോണ്‍ കോളുകള്‍ ഈ 
സമൂഹത്തിന്റെ വേര്‍തിരിവില്ലാതെയുള്ള സ്നേഹ 
ത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു. ഇപ്പോള്‍ എനിക്ക്‌ 
തറപ്പിച്ചു പറയുവാന്‍ കഴിയും. ഒരു സ്വീകരണത്തിന്‌ 
വേണ്ടി, കാണിക്കാന്‍ വേണ്ടി നടത്തിയ കാര്യമല്ല 
അത്‌. ഇപ്പോഴും അതെന്നെ പിന്തുടരുന്നു എന്നു 
ള്ളതാണ്‌ അതിന്റെയൊരു പ്രത്യേകത. സ്വീകരണ 
വേളയില്‍ മാത്രം പ്രകടമാക്കിയ ഒരു ആവേശമല്ല 
ഈ ബന്ധം. ഒരു പക്ഷെ അന്ന്‌ ആ തിരക്കിനിട 
യില്‍ സാധിക്കാതിരുന്നവര്‍ പില്‍ക്കാലത്ത്‌ ഈ 
ബന്ധം എന്നോട്‌ നേരിട്ടു പറഞ്ഞിട്ടുണ്ട്‌. ചിലപ്പോള്‍ 
വ്യക്തിപരമായി ഈ ബന്ധം അറിയിച്ചിട്ടുണ്ട്‌. ചില 
സമ്മേളനങ്ങള്‍ക്ക്‌ ചെന്നപ്പോള്‍ ചിലരെ കണ്ടുമുട്ടി 
യിട്ടുണ്ട. അവിടെ ഈ ബന്ധം പുതുക്കിയിട്ടുണ്ട്‌. 
എന്നാല്‍ അവര്‍ ബന്ധപ്പെട്ടില്ലല്ലോ എന്ന്‌ പറയുവാന്‍ 
കഴിയുന്ന എന്റെ മനസ്സിലേക്ക്‌ വരുന്ന ആരെയും 
ഞാന്‍ കാണുന്നില്ല. സ്വാഭാവികമായി, സഭാപരമായ 
ചില വ്യത്യാസങ്ങള്‍കൊണ്ട്‌ ചില സമൂഹ 
ങ്ങള്‍ക്കൊക്കെ ചിലപ്പോള്‍ പൂര്‍ണ്ണമായി മനസ്സിലാ 
യില്ല എന്നു വരാം. പക്ഷെ ഒരു കാര്യം തുറന്നു പറ 
യട്ടെ ആ സഭകളിലെ അനേകം പേര്‍ അവര്‍ 
എന്നോട്‌ അവരുടെ സ്നേഹവും, അവരുടെ വാത്സ 
ല്യവുമൊക്കെ ഒരിക്കലും മറക്കാനാവാത്തതുപ്പോലെ 
അറിയിച്ചിട്ടുണ്ട്‌ എന്നുള്ളതും ഒരു സത്യമാണ്‌ 
അത്‌. ദൈവം എനിക്ക്‌ നല്‍കിയ വലിയ ഒരു കൃപ 
യുടെ ഭാഗമാണ്‌. ഇത്രയും ആളുകളുടെ സ്നേഹം 
അനുഭവിക്കുവാന്‍ സാധിക്കുന്നു എന്നത്‌ ഒരു വലിയ 
ഭാഗ്യമാണ്‌. 


ഈ വലിയൊരു സ്ഥാനത്തിലൂടെ കൂടുതല്‍ ആളു 
കളും സഭകളും, മതങ്ങളും, വിശ്വാസികളും പിതാ 
വിന്റെ ഒരു ച്രകവാളത്തിലേക്ക്‌ കൂടുതലായി 
വന്നു. അപ്പോള്‍ പിതാവിന്‌ കൂടുതലായി മറ്റു മത 
വിഭാഗങ്ങളുടെ വിശ്വാസ സംബന്ധമായ സ്ഥലങ്ങ 
ളിലേക്ക്‌ പോകേണ്ടി വരുന്നു. അവരുടെ ആചാര 
ങ്ങള്‍ക്കനുസൃതമായ സ്വീകരണങ്ങള്‍ ഏറ്റുവാ 
ഞ്ങേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോള്‍ 
സഭാ മക്കള്‍ ഈ രീതിയിലുള്ള സ്വീകരണങ്ങളെ 
യൊക്കെ എങ്ങനെയാണ്‌ മനസ്സിലാക്കേണ്ടത്‌ ? 


ഞാന്‍ ഒരു സ്ഥലത്ത്‌ ചെല്ലുമ്പോള്‍ എന്തു 
ചെയ്യും എന്ന ഒരു കാര്യത്തെക്കുറിച്ച്‌ എനിക്ക്‌ ഒരി 
ക്കലും ഒരു ആശങ്കയുണ്ടായിട്ടില്ല. എന്നെ സ്വീകരി 
ച്ചതിന്‌ ശേഷവും എനിക്ക്‌ ഒരു ആശങ്കയുണ്ടായിട്ടി 
ല്ല. കാരണം എന്നെ അവര്‍ സ്വീകരിക്കുന്നത്‌ ഒരു 
ക്രൈസ്തവ പുരോഹിതനായിട്ടു തന്നെയാണ്‌. ഈ 
അര്‍ത്ഥത്തിലും, ഈ വേഷത്തിലുമാണ്‌ എന്നെ 
സ്വീകരിക്കുന്നത്‌. ഒരു ക്രൈസ്തവ പുരോഹിതനാ 
യിട്ടല്ലാതെ ആരും എന്നെ സ്വീകരിച്ചിട്ടില്ല. അതിന്റെ 
അര്‍ത്ഥം എന്റെ വിശ്വാസം അവര്‍ സ്വീകരിക്കുന്നു 
എന്നുള്ളത്‌ അല്ല. പക്ഷെ ഞാനായിരിക്കുന്ന അവസ്ഥ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


എന്താണ്‌ എന്ന്‌ പൂര്‍ണ്ണമായി ബോധ്യപ്പെട്ടിട്ടുള്ളവ 
രാണ്‌ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്‌. ഒരു ആശങ്കയ്ക്കും 
അവിടെ സ്ഥാനമില്ല. ഇനി, ഓരോ സമൂഹവും അവ 
രുടേതായ രീതിയനുസരിച്ച്‌ നമ്മെ സ്വീകരിക്കുമ്പോള്‍ 
നമ്മള്‍ അതില്‍ ആശങ്കാകുലരാകേണ്ടതില്ല. 
കാരണം, നാം നമ്മുടെ വിശ്വാസത്തെ മാറ്റി നിര്‍ത്തി 
ഒരു പുതിയ വിശ്വാസം സ്വീകരിക്കുകയോ, നമ്മുടെ 
വിശ്വാസത്തെ കുറച്ചു കാണിക്കുകയോ അല്ല. അവ 
രുടെ ആചാര, സ്വീകരണ രീതി അനുസരിച്ച്‌ നമ്മെ 
സ്വീകരിക്കുന്നു. എന്നാല്‍ നമ്മുടെ ക്രൈസ്തവ 
വ്യക്തിത്വത്തിന്‌ വ്യത്യാസമുണ്ടായോ എന്നത്‌ നാം 
തിരിച്ചറിയുന്നത്‌ പിന്നീടുള്ള നമ്മുടെ പ്രവര്‍ത്തന 
ത്തിലാണ്‌, അതിന്റെ വിലയിരുത്തലിലാണ്‌. അതേ 
ക്കുറിച്ച്‌ എനിക്ക്‌ ഒരിക്കലും ആശങ്ക തോന്നിയിട്ടില്ല. 
പക്ഷെ എനിക്ക്‌ ബോധ്യപ്പെടുന്ന ഒരു കാര്യം നാം 
കുറേക്കൂടി മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും, 
അറിയുന്നതിനും, പഠിക്കേണ്ടതിനും, മനസ്സു തുറക്കേ 
ണ്ടതുണ്ട്‌ എന്നുള്ളതാണ്‌. എല്ലാ സമൂഹങ്ങളോടും 
ഇങ്ങനെ സംശയത്തോടെ നിന്നാല്‍ നമുക്ക്‌ പര 
സ്പരം തിരിച്ചറിയാന്‍ കഴിയില്ല. കൂടുതല്‍ അറിയ 
ണം. അറിയുന്നത്‌ വഴി ആരും അവിശ്വാസികളാകി 
ല്ല. അറിയുന്നത്‌ വഴി കൂടുതല്‍ അടുക്കുകയും, കൂടു 
തല്‍ ചേര്‍ച്ച ഉണ്ടാവുകയും ചെയ്യും. നാമൊരുമിച്ച്‌ 
അടുത്ത്‌ വ്യാപരിക്കണം എന്നാണല്ലോ നാം ആഗ്ര 
ഹിക്കുന്നത്‌. അതേക്കുറിച്ച്‌ ഒരു ചിന്തയും എന്റെ മന 
സ്സില്‍ ഭാരം നല്‍കിയിട്ടില്ല. പക്ഷെ എന്നെ അത്ഭുത 
പ്പെടുത്തിയ കാര്യം പലപ്പോഴും കടുത്ത യാഥാ 
സ്ഥിക നിലപാടുകള്‍ പുലര്‍ത്തിയ ചില മത സദ 
സുകളിലൊക്കെ എന്നെ ആദരപൂര്‍വ്വം ഒരു 
ക്രൈസ്തവ പുരോഹിതനായി തന്നെ സ്വീകരിച്ചു 
എന്നതാണ്‌. അത്‌ ചെറിയ ഒരു കാര്യമല്ല എന്ന്‌ 
എന്റെ മനസ്സു പറയുന്നു. അവിടെയും നമുക്കൊരു 
ഇടമുണ്ട്‌. ഇസ്ലാമിക മത കേന്ദ്രങ്ങളിലെന്നെ സ്വീക 
രിച്ചു. ഹൈന്ദവ ആശ്രമങ്ങളില്‍, ഹൈന്ദവ കൂട്ടായ്മ 
യില്‍, അനേകം അനേകം ഇടങ്ങളില്‍ സ്വീകരിച്ചു 
ബുദ്ധമതക്കാര്‍ സ്വീകരിച്ചു. ഇതൊന്നും നമ്മെ അവ 
രുടെ വിശ്വാസ സത്യം അടിച്ചേല്‍പ്പിക്കുന്നതിനല്ലെന്ന്‌ 
എനിക്ക്‌ ബോധ്യമുണ്ട്‌. 

ഒരു പൊതുസമൂഹത്തിന്റെ സ്നേഹം ലഭിക്കു 
ന്നത്‌ പരമോന്നതമായ ഒരു ബഹുമതിയായിട്ടാണ്‌ 
ഞാന്‍ കരുതുക. അങ്ങനെ ചിന്തിക്കുമ്പോള്‍ ഈ 
മനുഷ്യരുടെയെല്ലാം സ്നേഹം, കരുതല്‍, അവരുടെ 
ഹൃദയത്തില്‍ നമുക്കു സ്ഥാനം ലഭിക്കും. അത്‌ അതു 
ല്ല്യമായ, നമ്മെ കൂടുതല്‍ ശക്തരാക്കുന്ന അനുഭവ 
ങ്ങളാണ്‌. അതുകൊണ്ട്‌ എന്റെ ക്രിസ്തീയ വിശ്വാ 
സത്തിന്‌ നേരിയ പോറല്‍പോലും ഏല്‍പിക്കാനാവി 
ല്ല. എന്ന തിരിച്ചറിവിലാണ്‌ ഞാന്‍ ഇടപെടുന്നത്‌. 
യേശുക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസം സഹോദ 
രങ്ങളെ കൂടുതല്‍ മനസ്സിലാക്കുന്നതിനും സ്നേഹി 
ക്കുന്നതിനും എന്നെ സഹായിക്കുന്നു എന്ന്‌ പറ 
ഞ്ഞാല്‍ അതാണ്‌ സത്യം. 


le 


എല്ലാ സമുദായങ്ങളും മതങ്ങളും അവരുടെതായ 
മതിലുകള്‍ കൂടുതല്‍ ബലപ്പെടുത്തുമ്പോള്‍ പല 
പ്പോഴും പിതാവിന്റെ ഒരു സമീപനം മതിലുകള്‍ക്ക്‌ 
പുറത്തേക്ക്‌ പോയി ബന്ധങ്ങള്‍ സ്ഥാപി 
ക്കുന്നതിലാണ്‌. പിതാവ്‌ എന്തുകൊണ്ടാണ്‌ പല 
പ്പോഴും മറിച്ച്‌ ചിന്തിക്കാന്‍ ആഗ്രഹിക്കുന്നത്‌? 
അതിനുള്ള പ്രചോദനമെന്താണ്‌ ? 


ഞാനെന്റെ ഹൃദയം തുറന്ന്‌ പറയട്ടെ, ഈ മത 
വിഭാഗങ്ങളും സമുദായങ്ങളും ഇങ്ങനെ കലഹി 
ക്കുന്നത്‌ കാണുമ്പോള്‍ എന്റെ മനസ്സു വേദനിക്കു 
ന്നു. കാരണം നമുക്ക്‌ നമ്മുടെ നാട്‌ നഷ്ടമാവുക 
യാണ്‌. നമ്മുടെ മനസ്സ്‌ കീറിമുറിക്കപ്പെടുകയാണ്‌. 
ഇത്‌ എന്നെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്‌. ഭാരപ്പെടുത്തി 
യിട്ടുണ്ട്‌. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നമ്മുടെ 
പള്ളികളില്‍ നമ്മുടെ ആളുകള്‍ക്കു വേണ്ടി അര്‍പ്പി 
ക്കുന്ന പ്രാര്‍ത്ഥനയുണ്ട്‌, കൂദാശയുണ്ട്‌. ഇത്‌ സത്യ 
മാണ്‌. ഇങ്ങനെ അമ്പലങ്ങളില്‍ ഹിന്ദുമതക്കാര്‍ക്കു 
വേണ്ടി അര്‍പ്പിക്കുന്ന മതാചാരമുണ്ട്‌. മോസ്ക്കുക 
ളില്‍ ഇസ്ലാമിക അനുയായികള്‍ക്കു വേണ്ടി അര്‍പ്പി 
ക്കപ്പെടുന്ന നിസ്ക്കാരങ്ങളുണ്ട്‌. എന്നാല്‍ നമ്മുടെ 
നാട്ടില്‍ പാവപ്പെട്ട മനുഷ്യന്‍ സ്വന്തമായി ഒരു വീടി 
ല്ല. അവന്‍ കഠിനമായ ഒരു രോഗത്തിന്‌ അടിമയാ 
യിരിക്കുന്നു. അത്‌ ചികിത്സിക്കാന്‍ പണമില്ല. 
അവന്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ സാമ്പ 
ത്തികമായ ഒരു വലിയ ചിലവ്‌ വരുന്നു. ഈ പറഞ്ഞ 
കാര്യങ്ങളിലൊന്നും പള്ളികളില്‍ മണിയടിച്ച്‌ 
ആളിനെ കൂട്ടേണ്ട കാര്യമില്ല. അമ്പലത്തിലും, 
മോസ്കിലും പള്ളിയിലും ഉപയോഗിക്കുന്ന ആരാ 
ധന ഭാഷ എന്താണെന്ന്‌ അന്വേഷിച്ചിട്ട്‌ ഇവരെ 
സഹായിക്കാന്‍ കാരണം കാണേണ്ടതുമില്ല. ഇതോട്‌ 
ചേര്‍ന്ന്‌ പോകുന്ന ഒരു പൊതു ജീവിത ബന്ധം നമു 
ക്കുണ്ട്‌. മറ്റ്‌ പ്രാര്‍ത്ഥനയൊന്നും മോശമായിട്ടല്ല. ആ 
ഗ്രാര്‍ത്ഥനകളൊക്കെ തരുന്ന ഉള്‍ക്കരുത്ത്‌ 
കൊണ്ടാണ്‌ എന്റെ അടുത്ത്‌ നില്‍ക്കുന്നവനെ 
കാണാന്‍ എനിക്ക്‌ കഴിയുന്നത്‌. നമ്മുടെ സഭയുടെ 
ആഭിമുഖ്യത്തില്‍ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 
ഭവന പദ്ധതിയിലെ ആദ്യഘട്ടത്തില്‍ 50 വീടുകള്‍ 
ജാതിമതഭേതമെന്യേ നല്‍കുകയാണ്‌. അങ്ങനെ 
ചെയ്യുമ്പോള്‍ സഭാംഗങ്ങള്‍ക്ക്‌ 50 വീട്‌ കുറഞ്ഞു 
പോകും എന്ന ചിന്ത എന്നെ ഭയപ്പെടുത്തുന്നില്ല. 
നമ്മള്‍ വലിയ ഒരു കാര്യം ചെയ്യുമ്പോള്‍ ഈ 
പൊതുസമൂഹത്തില്‍ ക്ലേശിക്കുന്ന അനേകം ആളു 
കളുണ്ട്‌ എന്ന്‌ ഞാനും എന്റെ സമൂഹത്തില്‍പ്പെട്ട 
ആളുകളും ഓര്‍ത്തിരിക്കാന്‍ വേണ്ടി സൂചനാപര 
മായി 50 വീടുകള്‍ മാറ്റിവച്ചതാണ്‌. ഇത്‌ ഒരു Public- 
iy ക്ക്‌ വേണ്ടി പറയുന്നതല്ല. ഇത്‌ എനിക്ക്‌ 
നല്‍കുന്ന ആത്മീയമായ ഒരു ആനന്ദം അതുല്യമാ 
യിട്ടുള്ള ഒരനുഭവമാണ്‌. പിരപ്പന്‍കോട്‌ സെന്റ്‌ 
ജോണ്‍സ്‌ കമ്മ്യൂണിറ്റി ഹോസ്‌പിറ്റലുമായി 
ബന്ധപ്പെട്ട്‌ എന്നെ ബലപ്പെടുത്തുന്ന ഒരു സംഹിത 
ഇതാണ്‌. ആ പ്രദേശത്ത്‌ നമ്മള്‍ ആര്‍ക്കുവേണ്ടി 
നിലകൊള്ളാനായി ആഗ്രഹിക്കുന്നുവോ വെറും 
സാധാരണക്കാരായ ആ ആളുകള്‍ക്ക്‌ രോഗത്തിന്‌ 
ചികിത്സയെന്നത്‌ സാമ്പത്തികമായ വലിയ ഒരു 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ബുദ്ധിമുട്ട്‌ ഉണ്ടാക്കുന്ന കാര്യമാണ്‌. അതിനൊരു പരി 
ഹാരം വേണം. അതിന്‌ ജാതിയോ, മതമോ ഒന്നും 
നോക്കാതെ നമ്മുടെ ഹോസ്പിറ്റല്‍ തുറന്നിടുന്നു. 
യേശുക്രിസ്തു ആ നാട്ടിലെ ജനങ്ങള്‍ക്ക്‌ ചെയ്തു 
കൊടുക്കുന്ന അനുഭവമായി തന്നെ അത്‌ അവര്‍ക്ക്‌ 
ബോധ്യപ്പെടണം. അവരെ ക്രിസ്ത്യാനിയാക്കാനല്ല 
ഞാനിത്‌ ചെയ്യുന്നത്‌. എന്നാല്‍ യേശുക്രിസ്തു 
വാണ്‌ ഈ കാര്യത്തിനുവേണ്ടി എന്നെ നിര്‍ബന്ധി 
ക്കുന്നത്‌ എന്ന്‌ പറയുവാന്‍ എനിക്ക്‌ സ്വാതന്ത്ര്യമു 
ണ്ട്‌. അത്‌ ഞാന്‍ പറയുന്നുമുണ്ട്‌. അത്‌ ഞാന്‍ പറ 
ഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത്‌ അവരെ ക്രിസ്തു 
മതത്തില്‍ ചേര്‍ക്കുന്നതിനല്ല. ഞാന്‍ പറഞ്ഞതിന്റെ 
അര്‍ത്ഥം നമ്മള്‍ക്കെതിരെ പ്രതിരോധങ്ങളൊക്കെ 
ആളുകള്‍ പറയുമ്പോഴും ചില ബോധ്യങ്ങള്‍, സുവി 
ശേഷം നല്‍കുന്ന ചില അടി 
സ്ഥാനപരമായ ജീവിതശൈലി 
യുടെ ചില ബോധ്യങ്ങള്‍ 
നമ്മള്‍ അവലംബിക്കുമ്പോള്‍ 
ആരൊക്കെ കൂടെയുണ്ട്‌ എന്നതി 
നപ്പുറത്തേക്ക്‌ ആര്‍ക്കൊക്കെ 
ഇതിന്റെ നന്മ ആത്യന്തികമായി 
ലഭിക്കുന്നു എന്നു മാര്രമാണ്‌ 
നമ്മള്‍ നിരീക്ഷിക്കുന്ന വസ്തു 
ത. ഇപ്പോള്‍ എല്ലാ സമുദായ 
ങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും 
വര്‍ദ്ധിപ്പിക്കുകയും അത്തമ്മി 
ലുള്ള അകലം മുതലെടുക്കാന്‍ 
കുറെ ആളുകള്‍ പരിശ്രമിക്കുക 
യൊക്കെ ചെയ്യുമ്പോള്‍ നമ്മളും 
ഇതിന്‌ കൂട്ടുനില്‍ക്കുകയാ 
ണെങ്കില്‍ ഇവിടെ മറിച്ചൊരു 
സ്വരം വരുന്നില്ല. യേശുക്രിസ്തു 
സുവിശേഷം നമ്മെ ഭരമേല്‍പ്പി 
ച്ചിട്ട ഞാന്‍ രണ്ടാമത്‌ വരുവോളം 
എന്റെ ഓര്‍മ്മയ്ക്കായി ഈ 
കാര്യങ്ങള്‍ ചെയ്യുകയും പറയുകയും ചെയ്യണമെന്ന്‌ 
നമ്മെ ഓര്‍മ്മപ്പെടുത്തിയത്‌ അനുസരിച്ച്‌ അവിടുന്ന്‌ 
പറഞ്ഞത്‌ ഓര്‍മ്മപ്പെടുത്താന്‍ നമുക്കാണ്‌ സാധ്യത; 
ചെയ്തത്‌ ചെയ്യാനും പറഞ്ഞത്‌ ഓര്‍മ്മിക്കാനും 
നമുക്കു കടമയുണ്ട്‌. നമ്മള്‍ അത്‌ ചെയ്യേണ്ടതാണ്‌. 
അതുകൊണ്ട്‌ എനിക്ക്‌ ഈ കാര്യത്തില്‍ വലിയ 
സന്തോഷമേയുള്ളൂ. കാരണം ഇത്‌ നമ്മെ വലിയ 
ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയില്‍ ചേര്‍ത്തു 
നിര്‍ത്തുന്ന ഒരനുഭവമാണ്‌. ഇവിടുത്തെ ഒരു ഹൈന്ദ 
വനെ, ഇവിടുത്തെ ഒരു മുസ്ലീമിനെ, ഒരു കേരളീയ 
നായി കാണാനും ഒരു ഭാരതീയനായി കാണാനും 
എന്റെ മനസ്സ്‌ എന്നെ തടസ്സുപ്പെടുത്തുന്നില്ല. ഇവി 
ടുത്തെ കേരളത്തിലെ എന്റെ ഏറ്റവും അടുത്ത ഭാര 
തീയൻ, എന്റെ ഏറ്റവും അടുത്ത കേരളീയന്‍, 
എന്നുള്ള ഒരു ബന്ധവും പശ്ചാത്തലവും നമുക്കു 
ണ്ട്‌. പലപ്പോഴും നമ്മള്‍ ഈ പറയുന്ന ഒരു കാര്യം 
പരി പോഷിപ്പിക്കുന്നതില്‍ വൈമുഖ്യം കാട്ടുന്നു. 
ഏറ്റവും വലിയ വികാരം മതപരമായ വികാരമാണ്‌. 
മതപരമായ വികാരം അനാവശ്യമായി നാമുപയോ 
ഗിക്കുമ്പോള്‍ അത്‌ മത്രഭാന്തയി മാറുന്നു. അതില്‍ 
വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മള്‍. 


കരുതിയത്‌. 


മേജര്‍ അതിരൂപതയിലെ വീടില്ലാത്ത 
ആളുകളെക്കുറിച്ച്‌, സര്‍വ്വേ എടുക്കുക 
യും, അവര്‍ക്ക്‌ വീടുണ്ടാക്കാനുള്ള 
സഹായപദ്ധതി ആലോചിക്കുകയും 
ചെയ്തഷോള്‍, ഞാന്‍ സത്യം പറയട്ടെ, 
എന്റെ മനസ്സില്‍ വന്ന ചിന്ത ഞാന്‍ ഈ 
വലിയ പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പ്‌ 
ചുറ്റുപാടുമുള്ള എന്റെ ക്രൈസ്തവര 
ല്ലാത്ത സഹോദരങ്ങള്‍ക്ക്‌ സൂചനാപര 
മായ ഒരു അനുഭവം കൊടുത്തതിന്‌ 
ശേഷം പ്രവേശിക്കുന്നത്‌ കുടുതല്‍ 
അനുഗ്രഹമാണ്‌ എന്നതാണ്‌. അങ്ങനെ 
യാണ്‌ 50 വീടുകള്‍ ഹിന്ദു, മുസ്ലീം 
വിശ്വാസത്തില്‍ഷെട്ടവര്‍ക്ക്‌ കൊടുത്തു 
കൊണ്ട്‌ ഈ പദ്ധതി ആരംഭിക്കാമെന്ന്‌ 


13 


കാര്‍ഡിനല്‍ ഹെന്‍ട്രി ന്യൂമാന്റെ ഓക്സ്ഫോര്‍ഡ്‌ 
മൂവ്മെന്റും കത്തോലിക്കാസഭാ പ്രവേശനവും 
ഭാരത സ്യൂമാനായ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ പുനരൈക്യ പപസ്ഥാനവും തമ്മില്‍ 
എങ്ങനെ താരതമ്യം ചെയ്യുന്നു? 


വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയെ 
ചിത്രീകരിക്കുമ്പോള്‍ പലപ്പോഴും കാണുക പാമ്പാട്ടി 
കളുടെയും തലപ്പാവു കെട്ടിയ നര്‍ത്തകരുടെയുമൊ 
ക്കെ നാടായിട്ടാണ്‌. ഭാരതത്തിന്റെ സവിശേഷത 
കാണിക്കുവാന്‍ അനേകം അടയാളങ്ങള്‍ നില 
നില്‍ക്കുമ്പോഴാണ്‌ അത്തരത്തിലൊരു സമീപനം. 
ഹെന്‍ട്രി ന്യൂമാന്റെ ഓക്സ്‌ ഫോര്‍ഡ്‌ മൂവ്മെന്റ്‌ 
അദ്ദേഹം കത്തോലിക്കാ സഭയില്‍ പ്രവേശിച്ച 
ധീരമായ ഒരു സമര്‍പ്പണത്തിന്റെ 
ഭാഗമായി രൂപം കൊണ്ടതാണ്‌. 
പക്ഷേ അത്‌ ഒരു സഭൈക്യ 
പ്രസ്ഥാനമായി വളര്‍ന്ന്‌ വ്യാപി 
ച്ചില്ലായെന്നത്‌ ചരിത്രസത്യമാണ്‌. 
മലങ്കര സഭയുടെ സാര്‍വത്രിക 
സഭാ ബന്ധമെന്ന നൂറ്റാണ്ടുകളാ 
യുള്ള സ്വപ്നം മാര്‍ ഈവാനി 
യോസ്‌ എന്ന മകനിലൂടെ 
സഫലമായതിന്റെ ഭാഗമായി 
രൂപം കൊണ്ടതാണ്‌ പുനരൈക്യ 
പ്രസ്ഥാനം. യൂറോപ്പിലെ ആളു 
കള്‍ക്ക്‌ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയെ പരിചയപ്പെടുത്തി 
കൊടുക്കുവാന്‍ ചിലര്‍ ഉപയോ 
ഗിച്ച സാങ്കേതികമായ ഒരു 
വിശദീകരണമായിരുന്നു 
അദ്ദേഹത്തെ ഹെന്‍ട്രി ന്യൂമാ 
നോട്‌ ഉപമിച്ചത്‌. മനസ്സിലാക്കു 
വാന്‍ വേണ്ടി ഉപയോഗിച്ച ഒരു 
ഉപമ എന്നതിന്‌ അപ്പുറത്ത്‌ ഈ 
രണ്ട്‌ സംഭവങ്ങളെയും നമുക്ക്‌ 
താരതമ്യം ചെയ്യാനാകില്ല. സാഹചര്യങ്ങളും 
അതിന്റെ തുടര്‍ന്നുള്ള പ്രവര്‍ത്തനങ്ങളും വച്ച്‌ നോ 
ക്കുമ്പോള്‍ രണ്ട്‌ ഗ്പരസ്ഥാനങ്ങളും വളരെ വ്യത്യ 
സ്തമാണ്‌. ഹെന്‍ട്രി ന്യൂമാന്‍ ഒരു വിശുദ്ധനും 
ആത്മീയ നേതാവുമൊക്കെ ആയിരുന്നതിനാലും 
അദ്ദേഹത്തിന്റെ കത്തോലിക്കാ സഭാ പ്രവേശനം 
അദ്ദേഹത്തിന്റെ ആത്മാവബോധത്തില്‍ നിന്നുയിര്‍ 
ക്കൊണ്ട ധീരമായ ഒരു കാല്‍വെയ്പ്‌ ആയിരു 
ന്നതിലുമാണ്‌ അദ്ദേഹത്തെ പലരും മാര്‍ ഈവാ 
നിയോസ്‌ പിതാവുമായി താരതമ്യം ചെയ്തത്‌. 
അതിനാല്‍ ഈ രണ്ട്‌ പ്രസ്ഥാനങ്ങളും തമ്മില്‍ 
താരതമ്യം ചെയ്യാനാകില്ല. 


മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ ഈ 
പ്രസ്ഥാനത്തെ കൂടുതല്‍ സാര്‍വ്വരതിക സ്വീകാര്യ 
തയിലേക്ക്‌ കൊണ്ടുവരാനുള്ള മലങ്കര സഭയുടെ 
പരിശ്രമങ്ങളോട്‌ സത്യത്തില്‍ സാര്‍വ്വ്രതിക സഭ 
വലിയ ഒനദാര്യം കാണിച്ചിട്ടുണ്ട്‌. ഈ സഭയുടെ 
അധ്യക്ഷനെ പാത്രീയാര്‍ക്കീസുമാരോട്‌ തുല്യനാക്കി 
മേജര്‍ ആര്‍ച്ച്‌ ബിഷപ്പായി 2005 ല്‍ ഉയര്‍ത്തുകയും 
ഈ സഭയെ പാത്രിയാര്‍ക്കല്‍ സഭകള്‍ക്ക്‌ തുല്യമായി 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


കണ്ട്‌ ഏതാണ്ട്‌ എല്ലാ അവകാശാധികാരങ്ങളും 
നല്‍കി സഭാധ്യക്ഷനെ തന്റെ ആലോചനക്കാരില്‍ 
ഒരാളാക്കി, തനിക്ക്‌ ശേഷം തന്റെ പിന്‍ഗാമിയെ 
തെരഞ്ഞെടുക്കുവാനുള്ള കര്‍ദ്ദിനാള്‍ മാരുടെ 
സംഘത്തില്‍ അംഗമാക്കി ഈ സഭയെ തിരു 
സിംഹാസനം അംഗീകരിക്കുകയായിരുന്നു. ഇനി 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ, 
കത്തോലിക്കാ സഭയാണോയെന്ന്‌ ആര്‍ക്കും പരി 
ചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരവസ്ഥ നമുക്കില്ല. 
ഇനി നാം നമ്മുടെ നിലപാടുകളും സമീപനങ്ങളും 
ശക്തമാക്കേണ്ടതുണ്ട്‌. പൌരസ്ത്യസഭകളെ, ഓര്‍ത്ത 
ഡോക്സ്‌ സഭകളെ നിരന്തരം സാര്‍വൃ്രികസഭയില്‍ 
പരിചയപ്പെടുത്തികൊണ്ടിരിക്കുവാന്‍ നമുക്ക്‌ ഒരു 
കടമയുണ്ട്‌, പ്രത്യേകിച്ച്‌ മലങ്കരയിലെ ഓര്‍ത്തഡോ 
ക്സ്‌ സഭകളെ. മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയിലേക്ക്‌ അവര്‍ കടന്ന്‌ വന്ന്‌ കത്തോലിക്കാ 
സഭയുമായി ഒന്നിക്കണം എന്നതിനെക്കാള്‍ ഈ 
സഹോദരീ സഭകള്‍ക്കും സാര്‍വ്ൃതികസഭയുമായും 
ബന്ധപ്പെടാനുള്ള അവസരം നാം മെച്ചപ്പെടു 
ത്തേണ്ടിയിരിക്കുന്നു. 


സഭാതല അസംബ്ളിക്കു ശേഷം സഭയില്‍ രൂപം 
കൊണ്ട സുവിശേഷ സംഘം നമ്മുടെ ശുശ്രൂഷ 
കളെ എത്രമാത്രം ബലപ്പെടുത്തുന്നു? 


വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്‌. 
കഴിഞ്ഞ 2000 വര്‍ഷമായി നമ്മെ സംബന്ധിച്ച്‌ 
പ്രത്യേകമായി കഴിഞ്ഞ 83 വര്‍ഷമായി നാം അജപാ 
ലന ശുശ്രൂഷയും സുവിശേഷ പ്രഘോഷണവും 
ഒരുപോലെ മുമ്പോട്ട്‌ കൊണ്ട്‌ പോകുന്ന കാര്യ 
ങ്ങളാണ്‌. കഴിഞ്ഞ വര്‍ഷങ്ങളിലെല്ലാം അജപാലന 
ശുശ്രൂഷാ രംഗത്ത്‌ നാം വളരാനുള്ള ശ്രമത്തിലാ 
യിരുന്നു. എന്നാല്‍ അതിന്റെ പക്വതയാര്‍ന്ന ചില 
ഭാവങ്ങളിലേക്ക്‌ പ്രവേശിച്ചുകഴിഞ്ഞപ്പേള്‍ പരിശുദ്ധാ 
ത്മാവ്‌ സഭയായി നമുക്ക്‌ ഒരു പുതിയ വെളിച്ചം 
നല്‍കി. നാം ഇനി സുവിശേഷത്തെ ശക്തമായി 
്രഘോഷിക്കേണ്ട സമയമായിരിക്കുന്നു. കഴിഞ്ഞ 
അസംബ്ളിക്കുള്ള വിഷയം തിരഞ്ഞെടുക്കുന്ന 
സമയത്ത്‌ അനേകം വിഷയങ്ങള്‍ മുമ്പില്‍ വന്നെ 
ങ്കിലും സുവിശേഷം ശക്തമായി പ്രഘോഷിക്കേ 
ണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ചിന്തിക്കാനാണ്‌ 
പരിശുദ്ധാത്മാവ്‌ പ്രേരണ നല്‍കിയത്‌. ഇതുമായി 
ബന്ധപ്പെട്ട്‌ നമ്മുടെ സഭാപിതാക്കന്‍മാരിലേക്കും 
സഭാമക്കളിലേക്കും ചൊരിയപ്പെട്ടിട്ടുള്ള വെളിച്ചം 
വലിയ അനുഗ്രഹമായി ഞാന്‍ കരുതുന്നു. നാം 
സുവിശേഷത്തെ കൂടുതല്‍ ശക്തമായി പ്രഘോ 
ഷിക്കാന്‍ സാധ്യതയുള്ളവരാണെന്ന അഭുതപൂര്‍വവ 
മായ ഒരു തിരിച്ചറിവ്‌ നമ്മുടെ ഇടവക സമൂഹങ്ങ 
ളിലേക്ക്‌ വ്യാപിച്ചു തുടങ്ങി. നാം ഇധതയും 
ചെയ്താല്‍ പോരാ മറിച്ച്‌ നമ്മുടെ അജപാലന 
പ്രദേശങ്ങള്‍ക്കപ്പുറത്ത്‌ ലോകം മുഴുവനും സുവി 
ശേഷമെത്തിക്കുന്ന ഒരു തലത്തിലേക്ക്‌ കടന്നു 
വരണം എന്നതാണ്‌ നമ്മുടെ ആഗ്രഹം. പുതിയ 
സ്ഥലങ്ങളിലേക്ക്‌ സുവിശേഷമെത്തിക്കാന്‍ നമ്മുടെ 
അല്‍മായ സഹോദരങ്ങളും കടന്നു വരുന്നു 


എന്നുള്ളതാണ്‌ ഈ പുതിയ നിയോഗത്തിന്റെ 
സല്‍ഫലം. അവര്‍ ഒരുങ്ങി പ്രാര്‍ത്ഥിച്ച്‌ 
പരിശീലി -ക്കപ്പെട്ട്‌ മലങ്കര കത്തോലിക്കാ 
സുവിശേഷസംഘം രൂപീകരിക്കപ്പെട്ടു. 24 
ദിവസത്തെ പരിശീലനത്തിനുശേഷം അവര്‍ 
ശുശ്രൂഷാ വേദികളിലേക്ക്‌ പോവുകയാണ്‌. മലങ്കര 
കത്തോലിക്കാ സഭ അനുശാസിക്കുന്ന പ്രാര്‍ത്ഥന 
കളെല്ലാം എല്ലാ ദിവസവും ചൊല്ലുക. എല്ലാ 
ഉപവാസവും നോമ്പും വര്‍ജ്ജനയും നിഷ്ഠാ 
പരമായി നടത്തുക; കുടുംബാംഗങ്ങളെ മുഴുവന്‍ 
ഇതിലേക്ക്‌ കൊണ്ടുവന്ന്‌ അവനോട്‌ ചേര്‍ന്ന്‌ ഈ 
ശു്രൂഷ നിര്‍വൃഹിക്കുക; അവരെ കൂടുതല്‍ 
വിശുദ്ധീകരിക്കുക. ഇതിന്റെ ജീവകാരുണ്യ പരമായ 
പ്രവര്‍ത്തന മേഖലകളിലേക്ക്‌ സമര്‍പ്പണത്തോടെ 
ഇറങ്ങുക; സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്‍ 
തന്നെ വലിയ വൃത്യാസത്തില്‍ ഇടപെടുക; പണം 
നമ്മെ ഭരിക്കുകയല്ല. അതിനെല്ലാം ഉപരിയായി 
ദൈവാത്മാവിന്റെ വെളിച്ചത്തില്‍ ജീവിക്കുക. 
സുവിശേഷത്തിലേക്ക്‌ തിരിഞ്ഞ്‌ നീ ശക്തിയാര്‍ 
ജ്ജിക്കുക എന്നിങ്ങനെയുള്ള കടമകളാണ്‌ നിര്‍വഹി 
ക്കാനുള്ളത്‌. നവ സുവിശേഷ വല്‍ക്കരണ 
ത്തിന്റെയും വിശ്വാസ വര്‍ഷത്തിന്റെയും പശ്ചാത്ത 
ലത്തില്‍ ഇതു വളരെ പ്രധാനമാണ്‌. നവീകരി 
ക്കപ്പെട്ട ഒരു സമൂഹമായി നിന്നുകൊണ്ട്‌ സത്യ 
സഭയോട്‌ ചേര്‍ന്ന്‌ സുവിശേഷം ഈ ലോകം 
മുഴുവന്‍ പ്രസംഗിക്കാന്‍ മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭ ശ്രമിക്കുകയാണ്‌. ഈ ഒരു 
പശ്ചാത്തലത്തിലാണ്‌ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ ജന്മനാടായ മാവേലിക്കരയില്‍ 
ആവേശത്തോടുകൂടി, ആത്മ സംതൃപ്തിയോടുകൂടി, 
പുനരൈക്യ ചരിത്ര സംഭവങ്ങളില്‍ പ്രചോദിതരായി, 
പരിശുദ്ധാത്മാവ്‌ നയിക്കുന്ന കൂട്ടമായി നാം 
പുനരൈക്യ വാര്‍ഷിക സഭാ സംഗമം ആഘോ 
ഷിക്കുന്നത്‌. മാവേലിക്കരയിലെ പ്രിയപ്പെട്ട മണ്ണിലെ 
നമ്മുടെ പുനരൈക്യ വാര്‍ഷിക സഭാ സംഗമം 
നമ്മുടെ എല്ലാ ശുശ്രൂഷകള്‍ക്കും ബന്ധങ്ങള്‍ക്കും 
ശക്തമായ പ്രചോദനമാകട്ടെ. 


14 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


തിരുവചനത്തിലെ 
പുനരൈക്യ ദര്‍ശനം 


ഫാ. ഡോ. വര്‍ഗീസ്‌ നടുതല 


ആമുഖം 


ഏദന്‍ തോട്ടത്തില്‍ ആദിമാതാപിതാക്കളുടെ അവിശ്വാസം അനുസരണക്കേടിലൂടെ പാപമുണ്ടാക്കി. 
പാപം ദൈവമനുഷ്യബന്ധത്തെ തകര്‍ത്ത്‌ അനൈകൃമുണ്ടാക്കി. അനൈക്യം അകറ്റി ഐക്യം 
പുനസ്ഥാപിക്കുന്നതിന്‌ രക്ഷകനെ ദൈവം വാഗ്ദാനം ചെയ്തു. രക്ഷകന്‍ അവതരിക്കുന്നതിന്‌ 
മുന്നൊരുക്കമായി സ്വര്‍ഗ്ഗപിതാവ്‌ പൂര്‍വ്വപിതാക്കന്മാരെയും ഇസായേലിനെയും തെരഞ്ഞെടുത്തു. 
ഇ്രസായേലും ദൈവത്തിനെതിരെ മറുതലിച്ചു. അപ്പോള്‍ ദൈവം തന്റെ ഏകജാതനെ 
ലോകത്തിലേയ്ക്കയച്ച്‌ രമ്യതയുടെ ശുശ്രൂഷ നടത്തി. ത്രിയേക ദൈവത്തിലുള്ള സമ്പൂര്‍ണ്ണ ഐക്യം 
സഭയിലും നിലനില്‍ക്കുവാന്‍ ക്രിസ്തു ആഗ്രഹിച്ചു, പ്രാര്‍ത്ഥിച്ചു, അതിനുള്ള മാര്‍ഗ്ഗങ്ങള്‍ പ്രബോധിപ്പിച്ചു. 
അതിനാല്‍ സഭയില്‍ ഐക്യം നിലനിര്‍ത്താന്‍ സമസ്ത വിശ്വാസികള്‍ക്കും ഉത്തരവാദിത്വമുണ്ട്‌. 
അതുകൊണ്ട്‌ ദൈവത്തിന്റെ പുനരൈക്യ പദ്ധതികളും അതിന്റെ പ്രായോഗിക വഴികളും ബൈബിളില്‍ 
നിന്ന്‌ മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ്‌ ഈ ലേഖനം. 


സൃഷ്ടിയിലെ ഐക്യവും അകല്‍ച്ചയും 


ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു(ഉല്പ1:26-27). ദൈവം 
മനുഷ്യരോടൊത്തും മനുഷ്യര്‍ ദൈവത്തോടൊത്തും പറുദീസായില്‍ വസിച്ചു (ഉല്പ 3:8). ്രഷ്ടാവിനെ 
വിശ്വസിച്ച മനുഷ്യന്‍ ദൈവത്തെ അനുസരിച്ചു. എന്നാല്‍ സാത്താനോട്‌ സംസാരിച്ചു കഴിഞ്ഞപ്പോള്‍ അവര്‍ 
ദൈവത്തെ അവിശ്വസിക്കുകയും സാത്താനെ വിശ്വസിക്കുകയും ചെയ്തു. സാത്താനെ വിശ്വസിച്ച അവര്‍ 
ദൈവകല്പന ലംഘിക്കുകയും സാത്താനെ അനുസരിക്കുകയും ചെയ്തു. ദൈവത്തെ അവിശ്വസിച്ച്‌ 
ദൈവകല്പന ലംഘിച്ചതിനാല്‍ മനുഷ്യനുണ്ടായിരുന്ന ദൈവിക ജീവന്‍ നഷ്ടമായി. ദൈവിക 
ജീവനില്ലാത്തവര്‍ക്ക്‌ പറുദീസായില്‍ വസിക്കാനാവില്ല. അതുകൊണ്ട്‌ അവര്‍ പറുദീസായില്‍ നിന്നും 
പുറത്താക്കപ്പെട്ടു. (ഉല്പ 3:23-24). അങ്ങനെ സൃഷ്ടിയുടെ ആരംഭം മുതല്‍ ദൈവവും മനുഷ്യനും 
തമ്മിലുണ്ടായിരുന്ന സമ്പൂര്‍ണ്ണ ഐക്യം നഷ്ടപ്പെട്ടു. ദൈവത്തില്‍ നിന്നകന്ന മനുഷ്യന്‍ അപരനെതിരെ 
കുറ്റാരോപണം നടത്തി പരസ്പരവും അകന്നു (ഉല്പ 3:12). ദൈവത്തോടും മനുഷ്യരോടുമുള്ള ഐക്യം 
നഷ്ടപ്പെട്ടപ്പോള്‍ തന്റെ ആത്മാവും ശരീരവും തമ്മിലുള്ള ഐക്യവും നഷ്ടമായി. അങ്ങനെ 
ദൈവത്തോടുള്ള അനൈക്യം മറ്റു മനുഷ്യരോടും തന്നോടു തന്നെയുമുള്ള അനൈക്യത്തിന്‌ കാരണമായി. 
മനുഷ്യന്‍ താത്പര്യമെടുത്തുണ്ടായ അനൈക്യത്തെ പുനരൈക്യം കൊണ്ട്‌ പരിഹരിക്കുവാന്‍ ദൈവം 


15 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


തീരുമാനിച്ചു. പുനരൈകൃത്തിലൂടെ ദൈവികജീവന്‍ 
നല്‍കി പറുദീസായില്‍ മനുഷ്യന്‍ പുന:പ്രവേശനം 
നല്‍കുന്നതിന്‌ സ്വര്‍ഗ്ഗപിതാവ്‌ രക്ഷകനെ വാഗ്ദാനം 
ചെയ്തു(ഉല്പ 3:15). 


രക്ഷാകരചരിശ്രവും പുനരൈക്യവും 


അകന്നുപോയ മനുഷ്യരെ പുനരൈക്യപ്പെടുത്തു 
തിന്‌ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്ത്‌ 
അനുഗ്രഹിച്ചു(ഉല്പ 12:2-3). ഇസ്രായേലിന്‌ രൂപം 
നല്‍കി മോശ വഴി ദൈവഹിതം വെളിപ്പെടുത്തി 
കല്പനകള്‍ നല്‍കി. പാപം ചെയ്ത്‌ അകന്നുപോയ 
ഇ്രായേല്‍ ജനത്തെ ചേര്‍ത്തുനിര്‍ത്തുന്നതിന്‌ 
ദൈവം പ്രവാചകന്മാരെ അയച്ചു. ദൈവം അരുളി 
ചെയ്തു: “എന്നെ പിതാവെ എന്ന്‌ നീ വിളിക്കുമെന്നും 
എന്റെ മാര്‍ഗ്ഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാന്‍ 
പ്രതീക്ഷിച്ചു” (ജെറ 3:19). പക്ഷേ ഇ്രസായേല്‍ 
ദൈവത്തെ ഉപേക്ഷിച്ചു. അതുകൊണ്ട്‌ സൈന്യ 
ങ്ങളുടെ കര്‍ത്താവ്‌ അരുളി ചെയ്തു “നിങ്ങളുടെ 
പിതാക്കന്മാരുടെ കാലം മുതല്‍ എന്റെ കല്പന 
കളില്‍ നിന്ന്‌ നീ വ്യതിചലിച്ചു; അവ അനുഷ്ഠിച്ചില്ല. 
നിങ്ങള്‍ എന്റെ അടുക്കലേക്ക്‌ മടങ്ങി വരുവിന്‍. 
അപ്പോള്‍ ഞാന്‍ നിങ്ങളുടെ 
വരാം (മലാ 3:7).ദൈവം ആവര്‍ത്തിച്ചു “എന്റെ 
സിന്നിധിയിലേക്ക്‌ മടങ്ങി വരുവിന്‍. അപ്പോള്‍ 
ഞാനും നിങ്ങളുടെ അടുത്തേക്ക്‌ മടങ്ങി വരും (സഖ 


അടുത്തേക്ക്‌ 


13) “അവിശ്വസ്തരായ മക്കളേ തിരിച്ചു വരുവിന്‍, 
ഞാന്‍ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം” 
(ജെറ 3:22). 
(അവിശ്വാസവുംഅനുസരണക്കേടും) പരിഹരിച്ച്‌ 


മനുഷ്യരുടെ അവിശ്വസ്തത 
ദൈവമനുഷ്യ പുനരൈക്യം യാഥാര്‍ത്ഥ്യ മാക്കു 
ന്നതിന്‌ കാലത്തിന്റെ പൂര്‍ണ്ണതയില്‍ ദൈവം തന്റെ 
പുര്രനെ അയച്ചു (ഗലാ4:4). ദൈവപുത്രനായ 
യേശുക്രിസ്തു തന്റെ പീഡാനുഭവം, മരണം, 
ഉത്ഥാനം എന്നിവയിലൂടെ ദൈവത്തെ “ആബാ 
പിതാവെ” എന്നുവിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ 
നല്‍കി മനുഷ്യരെ ദൈവമക്കളാക്കി (ഗലാ 4:6) 
ദൈവത്തോട്‌ പുനരൈക്യപ്പെടുത്തി. അതുക്കൊണ്ട്‌ 
യാക്കോബ്‌ ശ്ലീഹാ എഴുതി “ദൈവത്തോട്ചേര്‍ന്നു 
നില്‍ക്കുവിന്‍. അവിടന്നു നിങ്ങളോടും ചേര്‍ന്നു 
നില്‍ക്കും” (യാക്കോ 4:8). ദൈവത്തോടു ചേര്‍ന്നു 
നില്‍ക്കുകയെന്നാല്‍ ദൈവത്തെ വിശ്വസിക്കുകയും 
അനുസരിക്കുകയും ചെയ്ത്‌ വിശ്വസ്തരായിരിക്കുക 
എന്നാണ്‌. 


ക്രിസ്തു പൂര്‍ത്തിയാക്കിയ പുനരൈക്യത്തെ 
കുറിച്ച്‌ വിശുദ്ധ പൌലോസ്‌ എഴുതി. ദൈവം 
ക്രിസ്തു വഴി മനുഷ്യരെ തന്നോട്‌ രമൃതപ്പെടുത്തി 
(2 കോറി 5:18-19). ഈ രമൃത യാഥാര്‍ത്ഥ്യ 


16 


മാക്കുന്നതിന്‌ ക്രിസ്തു “തന്നെ തന്നെ ശൂന്യനാ 


ക്കികൊണ്ട്‌ ദാസന്റെ രൂപം സ്വീകരിച്ച്‌ മനുഷ്യരുടെ 
സാദൃശ്യത്തില്‍ ആയിത്തീര്‍ന്ന്‌ ആകൃതിയില്‍ 
മനുഷ്യനെ പ്പോലെ കാണപ്പെട്ടു; മരണം വരെ. 
അതെ! കുരിശുമരണം വരെഅനുസരണയുള്ള 
വനായി തന്നെത്തന്നെ താഴ്ത്തി (ഫിലി 2:7-8). 
സമ്പൂര്‍ണ്ണ അനുസരണത്തിലൂടെ ക്രിസ്തു 
സര്‍വൃതിനെയും ദൈവത്തോട്‌ ഐക്യപ്പെടുത്തി. 
ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും 
ചെയ്യുന്ന പുതിയ മനുഷ്യനെ ക്രിസ്തു കുരിശിലെ 
ബലി വഴി സൃഷ്ടിച്ചുകൊണ്ടാണ്‌ ദൈവത്തോടുള്ള 
ഈ പുനരൈക്യം സാധിച്ചത്‌. ഇരുകൂട്ടരുടെയും 
(ഇ്സായേലും, വിജാതീയരും) സ്ഥാനത്ത്‌ ഒരു 
പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട്‌ സമാധാനം 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


സ്ഥാപിക്കുകയും കുരിശ്‌ വഴി ഒരേ ശരീരത്തില്‍ 
ഇരുകൂട്ടരെയും ദൈവത്തോട്‌ അനുരഞ്ജിപ്പി 
ക്കുകയും ശ്രതുത അവസാനിപ്പിക്കുയും ചെയ്തു 
(എഫേ 2:16). ദൈവത്തില്‍ നിന്ന്‌ അകന്ന്‌ കഴിഞ്ഞ 
എല്ലാവരെയും “ക്രിസ്തു ഇപ്പോള്‍ തന്റെ മരണം 
വഴി സ്വന്തം ഭനതിക ശരീരത്തില്‍ നിങ്ങളെ 
അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുന്‍പില്‍ 
പരിശുദ്ധരും കുറ്റമറ്റവരും നിര്‍മലരുമായി നിങ്ങളെ 
സമര്‍പ്പിക്കുന്നതിന്‌ വേണ്ടിയാണ്‌ അവന്‍ ഇപ്രകാരം 
ചെയ്തത്‌” (കൊളോ 1:22). അങ്ങനെ എല്ലാവരും 
വിശുദ്ധരുടെ സഹപനരരും ദൈവഭവനത്തിലെ 
അംഗങ്ങളുമായി (ഏഫേ 2:19). അതുകൊണ്ട്‌ വി. 
പൌലോസ്‌ എഴുതി “ഞങ്ങള്‍ വഴി ദൈവം നിങ്ങളോട്‌ 
അഭ്യര്‍ത്ഥിക്കുന്നു. നിങ്ങള്‍ ദൈവത്തോട്‌ രമൃതപ്പെടു 
വിന്‍” (2 കോറി 85:20). ദൈവത്തോട്‌ രമൃതപ്പെടു 
കയെന്നാല്‍ ദൈവത്തോടും സഭയോടും സഹോദര 
രോടും പ്രപഞ്ചത്തോടും തന്നോട്‌ തന്നെയും രമൃത 
പ്പെടുക എന്നാണ്‌. ഈ രമ്യതപ്പെടലാണ്‌ ബൈബി 
ളധിഷ്ഠിത പുനരൈക്യം. അതുകൊണ്ട്‌ ഈ 
പുനരൈക്യ പ്രകിയ നിരന്തരം ഓരോ വിശ്വാ 
സിയിലും തുടര്‍ന്ന്‌ കൊണ്ടിരിക്കേണ്ട പ്രരകിയയാണ്‌. 
ഏത്‌ തരത്തിലുള്ള അകല്‍ച്ചയുണ്ടായാലും 
അതിനെ പുനരൈക്യത്തിന്റെ കവാടമാക്കി മാറ്റണ 
മെന്ന്‌ സാരം. 


ക്രിസ്തുവിന്റെ പ്രാര്‍ത്ഥന 


“സ്വന്ത രക്തത്താല്‍ അവന്‍ (കിസ്തു) 
സ്വര്‍ഗ്ഗീയരെ ഭാമീകരോടും സ്വജനത്തെ ജാതിക 
ളോടും ആത്മാവിനെ ശരീരത്തോടും യോജിപ്പിച്ച്‌ 
സമാധാനം സ്ഥാപിച്ച ശേഷം മൂന്നാം ദിവസം 
കബറില്‍ നിന്നും ഉയര്‍ത്തെഴുന്നേറ്റു'(ഖണ്‍ ഡനാ 
ശുശ്രൂഷ, വി. കുര്‍ബാന, തക്സാ). കുരിശിലൂടെ 
രമൃത പൂര്‍ത്തിയാക്കുതിന്റെ തലേ രാത്രി വി. 
കുര്‍ബാന സ്ഥാപിച്ച ശേഷം ക്രിസ്തു നടത്തുന്ന 
മഹാപുരോഹിതനടുത്ത പ്രാര്‍ത്ഥനയില്‍ ക്രിസ്തു 
വിശ്വാസികള്‍ക്കുണ്ടായിരിക്കേണ്ട ഐക്യത്തിന്‌ 
വേണ്ടി പ്രാര്‍ത്ഥിക്കുന്നു. പിതാവും പുര്രനും 
തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ അടിസ്ഥാന 
മാക്കി യേശു പ്രാര്‍ത്ഥിച്ചു. “പരിശുദ്ധനായ പിതാവെ! 
നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്‌ 
അവിടുന്ന്‌ എനിക്ക്‌ നല്‍കിയ അവിടുത്തെ 
നാമത്തില്‍ അവരെ അങ്ങ്‌ കാത്തുകൊള്ളേ 
17:11). 
ഒന്നായിരിക്കുതുപോലെ ക്രിസ്തുവിന്റെ ഭതീക 


ണമെ (യോഹ പിതാവും പുര്രനും 
ശരീരമായ സഭയും വിശ്വാസികളും ഒന്നായിരി 
ക്കണം. സഭ വളരുന്നതിനനുസരിച്ച്‌ ഒന്നിന്റെ 
നീളവും വീതിയും ആഴവും ഉയരവും വര്‍ദ്ധിക്കു 
ന്നതല്ലാതെ ഒന്നോ, രണ്ടോ, അതിലധികമായോ 


17 


വിഭജിക്കപ്പെടരുതെന്ന്‌ വ്യക്തം. 


യേശു തുടര്‍ന്നു “അവരെല്ലാവരും ഒന്നായിരി 
ക്കാന്‍ വേണ്ടി, പിതാവേ അങ്ങ്‌ എന്നിലും ഞാന്‍ 
അങ്ങയിലും ആയിരിക്കുതുപോലെ അവരും നമ്മില്‍ 
ആയിരിക്കുന്നതിന്‌ വേണ്ടി ഞാന്‍ പ്രാര്‍ത്ഥിക്കുന്നു” 
(യോഹ 17:21). പിതാവും പുത്രനും ഒന്നായിരിക്കു 
ന്നത്‌ എങ്ങനെയെന്ന്‌ ക്രിസ്തു വ്യക്തമാക്കുന്നു. 
പിതാവ്‌ പുത്രനിലാണ്‌ പുത്രന്‍ പിതാവിലാണ്‌. 
അതുകൊണ്ട്‌ ക്രിസ്തു പ്രബോധിപ്പിച്ചു “ഞാന്‍ 
പിതാവിലും പിതാവ്‌ എന്നിലുമാണ്‌” (യോഹ 14:10) 
“എന്നെ കാണുവന്‍ പിതാവിനെ കാണുന്നു” (യോഹ 
14:9). പിതാവിനെ കാണുന്നവന്‍ പുത്രനെ കാണുന്നു 
വെന്ന്‌ വ്യക്തം. ഇതിനെക്കാള്‍ വലിയ ഐക്യം ഇല്ല. 
ഇതുപോലെയുള്ള ഐക്യബന്ധമാണ്‌ ക്രിസ്തുവും 
തമ്മിലുള്ളത്‌. 
സഭയിലും സഭ ക്രിസ്തുവിലും ആണ്‌. ഇതേ 


സഭയും കാരണം ഗ്രിസ്തു 
ഐക്യം ക്രിസ്തു വസിക്കുന്ന, (രിസ്‌ തുവില്‍ 
വസിക്കുന്ന ക്രിസ്ത്യാനികളില്‍ ഉണ്ടായിരിക്കണം. 
ഈ ആഗ്രഹവും പ്രാര്‍ത്ഥനയും ക്രിസ്തുവിന്റെ 


അന്ത്യാഭിലാഷമാണെന്ന കാര്യവും നാം മറക്കരുത്‌. 


[3 


നാം ഒന്നായിരിക്കുതുപോലെ അവരും 
ഒന്നായിരിക്കേണ്ടതിന്‌ അങ്ങ്‌ എനിക്ക്‌ തന്ന മഹത്വം 
അവര്‍ക്ക്‌ ഞാന്‍ നല്‍കിയിരിക്കുന്നു. അവര്‍ പൂര്‍ണ്ണ 
മായും ഒന്നാകേണ്ടതിന്‌ ഞാന്‍ അവരിലും 
അവിടുന്ന്‌ എന്നിലും ആയിരിക്കുന്നു” (യോഹ 17:22- 
23). 


സൃഷ്ടിയാണ്‌. പഴയത്‌ കടന്നുപോയി പുതിയത്‌ 


“ക്രിസ്തുവില്‍ ആയിരിക്കുന്നവന്‍ പുതിയ 


വന്നു കഴിഞ്ഞു '(2കോറി 5:17). പഴയത്‌ ദൈവവും 
മനുഷ്യനും തമ്മിലുളള അകല്‍ച്ചയാണ്‌. പുതിയത്‌ 
മനുഷ്യന്‍ ക്രിസ്തുവില്‍ വസിക്കുന്നു, ക്രിസ്തു, 
മനുഷ്യനില്‍ വസിക്കുന്നു ദൈവീക ഐക്യത്തി 
ലൂടെയുണ്ടായ പുതിയ മനുഷ്യനാണ്‌. ഈ 
അര്‍ത്ഥത്തിലാണ്‌ ക്രിസ്തു പുതിയ മനുഷ്യനെ 
സൃഷ്ടിച്ചുവെന്ന്‌ വി. പൌലോസ്‌ പറയുന്നത്‌ (എഫേ 
2:16). ക്രിസ്ത്യാനികളെല്ലാം ഈ പുതിയ മനുഷ്യ 
രാണ്‌. 
ജീവിക്കുന്നവര്‍ക്ക്‌ ഭിന്നിക്കാനാവില്ല. എന്നാല്‍ 
ര്രിസ്തുവില്‍ നിന്നകലുന്നവന്‍ അവന്റെ മണ 
വാട്ടിയായ സഭയില്‍ നിന്നും അകലും. സഭയില്‍ 
നിന്നകലുന്നവന്‍ ക്രസ്തുവില്‍ നിന്നും അകലുന്നു. 


ഇപ്രകാരം പുതിയ മനുഷ്യരായി 


കാരണം അവനില്‍ ക്രിസ്തു വസിക്കുന്നില്ല, അവന്‍ 
ക്രിസ്തുവിലും വസിക്കുന്നില്ല. 


മണവാട്ടിയായ തിരുസഭയിലും ഐക്യം 
നിലനില്‍ക്കണം. ഈ ഐക്യം സഭാ ജീവിതത്തിലും 
വ്യക്തി ജീവിതത്തിലും എങ്ങനെ കാത്തുസൂക്ഷി 


ക്കണമെന്നും അതിന്‌ അനുവര്‍ത്തിക്കേണ്ട ശൈലി 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


കളും കര്‍ത്താവായ യേശുവും പഠിപ്പിച്ചു. “നീ 
ബലിപീഠത്തില്‍ ബലിയര്‍പ്പിക്കുമ്പോള്‍ നിന്റെ 
സഹോദരന്‍ നിന്നോട്‌ എന്തെങ്കിലും വിരോധം ഉണ്ട്‌ 
അവിടെ വച്ച്‌ ഓര്‍ത്താല്‍ കാഴ്ച വസ്തു അവിടെ 
ബലിപീഠത്തിന്‌ മുമ്പില്‍ വച്ചിട്ട്‌ പോയി സഹോദര 
നോട്‌ രമ്യപ്പെടുക, പിന്നെ വന്ന്‌ കാഴ്ചയര്‍പ്പിക്കുക' 
(മത്താ 5:23-24). “നിങ്ങളില്‍ വലിയനാകാന്‍ 
ആഗ്രഹിക്കുവന്‍ നിങ്ങളുടെ ശുര്രൂഷകനായി 
രിക്കണം. നിങ്ങളില്‍ ഒന്നാമനാകാന്‍ ആഗ്രഹി 
ക്കുവന്‍ എല്ലാവരുടേയും ദാസനുമായിരിക്ക 
ണം. (മര്‍ക്കോ 10:43-44). “നിങ്ങള്‍ പരസ്പരം 
സ്നേഹിക്കുവിന്‍. ഞാന്‍ നിങ്ങളെ സ്നേഹിച്ച 
തുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിന്‍” 
(യോഹ 13:35). “മറ്റുള്ളവര്‍ നിങ്ങള്‍ക്ക്‌ ചെയ്തു 
തരണമെന്ന്‌ നിങ്ങള്‍ ആഗ്രഹിക്കുതെല്ലാം നിങ്ങള്‍ 
അവര്‍ക്കു ചെയ്യുവിന്‍” (മത്താ 7:12). കര്‍ത്താവിന്റെ 
ഈ വചനങ്ങള്‍ ജീവിക്കാന്‍ കഴിഞ്ഞാല്‍ പിന്നെ 
അനൈകൃത്തിന്‌ സ്ഥാനമുണ്ടാവില്ല. ഐക്യത്തിന്റെ, 
പുനരൈക്യത്തിന്റെ നിറവുണ്ടാകും. 


ശ്രിസ്തീയ ഐക്യത്തിന്റെ ്രായോഗിക 
വഴികള്‍ പൌലോസ്‌ ശ്ളീഹാ പഠിപ്പിച്ചു. 
“സഹോദരരേ നിങ്ങള്‍ എല്ലാവരും സ്വരചേര്‍ച്ച 
യോടും ഐക്യത്തോടും ഏകമനസ്സോടും 
ഏകാഭിര്രായത്തോടും കൂടെ വര്‍ത്തിക്കണം” 
(കോറി 1:10). “പൂര്‍ണമായ വിനയത്തോടും 
ശാന്തതയോടും ദീര്‍ഘക്ഷമയോടും കൂടെ നിങ്ങള്‍ 
സ്നേഹപൂര്‍വ്വം അന്യോന്യം സഹിഷ്ണുതയോടെ 
വര്‍ത്തിക്കുവിന്‍. സമാധാനത്തിന്റെ ബന്ധത്തില്‍ 
ആത്മാവിന്റെ ഐക്യം നിലനിര്‍ത്താന്‍ ജാഗരൂ 
കരായിരിക്കുവിന്‍'(എഫേ 4:2-3). ക്രിസ്തുവാകുന്ന 
സമാധാനത്തില്‍ ആത്മാവിന്റെ ഐകൃത്തില്‍ 
വിശ്വാസികള്‍ ജീവിക്കണം. അപ്പോള്‍ അവിടെ 
അനൈക്യത്തിന്‌ സാധ്യതയില്ല. സമ്പൂര്‍ണ്ണ 
ഐക്ൃത്തില്‍ ജീവിക്കുവാന്‍ “ഒരേ കാര്യങ്ങള്‍ 
ചിന്തിച്ചുകൊണ്ട്‌, ഒരേ സ്നേഹത്തില്‍ വര്‍ത്തിച്ച, 
ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി 
രിക്കുവിന്‍'(ഫിലി 2:2). അതിന്‌ ഓരോരുത്തരും 
താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാള്‍ ശ്രേഷ്ഠ 
രായി കരുതണം. മറ്റുള്ളവരുടെ താല്‍പ്പര്യവും 
പരിഗണിക്കണം. തന്നെതന്നെ ശുന്യനാക്കി 
മനുഷ്യനായി തീര്‍ന്ന ക്രിസ്തുവിന്റെ മനോഭാവം 
പരിശീലിക്കണം (ഫിലി 2:3-8). “സര്‍വ്വോപരി 
എല്ലാറ്റിനെയും കൂട്ടിയിണക്കു പരിപൂര്‍ണ്ണമായ 
ഐക്യത്തില്‍ ബന്ധിക്കുന്ന സ്നേഹം പരിശീലി 
ക്കുവിന്‍ (കൊളോ 3:14). 
ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ 
ശിരസ്സാണ്‌. ക്രിസ്തു തന്നെയാണ്‌ സഭയുടെ 
രക്ഷകനും (എഫേ 5:23). ക്രിസ്തു ഏകനാണ്‌, 
അതുകൊണ്ട്‌ സഭയും ഏകമാണ്‌. ക്രിസ്തു 
വിഭജിക്കപ്പെട്ടിട്ടില്ല (കോറി 1:13). അതുകൊണ്ട്‌ 


സഭയും വിഭജിക്കപ്പെടാന്‍ പാടുള്ളതല്ല. അതിനാല്‍ 
എല്ലാ ഭിന്നതകളെയും വിശ്വാസ അടിസ്ഥാനത്തില്‍ 
പറഞ്ഞുതീര്‍ത്ത്‌ ഐക്യം ഉറപ്പുവരുത്തുവാന്‍ 
പുനരൈക്യ പരിശ്രമങ്ങള്‍ സഭ നടത്തികൊ 
ണ്ടിരിക്കണം.ദൈവ-മനുഷ്യ പുനരൈക്യം 
യാഥാര്‍ത്ഥ്യമാക്കിയ യേശുക്രിസ്തുവിന്റെ പരോ 
ഹിതൃത്തില്‍ പങ്കാളിയായ മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ സഭയിലെ അനൈക്യത്തില്‍ മനസ്‌ നൊന്ത്‌ 
സഭാശരീരത്തിന്റെ ഐക്യത്തിന്‌ പരിശ്രമിച്ചു. 1930 
ല്‍ അദ്ദേഹം അത്‌ യാഥാര്‍ത്ഥ്യമാക്കി. ഇന്ന്‌ 
നമ്മളിലൂടെ അത്‌ തുടരുന്നു. നമ്മള്‍ പുനരൈക്യ 
ശുശ്രൂഷകള്‍ നടത്തുമ്പോള്‍ ക്രിസ്തുവിന്റെ 
പുനരൈക്യ ശുശ്രൂഷയില്‍ പങ്കാളിയാകുവാണ്‌. 


ഉപസംഹാരം 


ഏദന്‍ തോട്ടത്തിലാരംഭിച്ച്‌ പൂര്‍വൃപിതാക്കന്‍ 
മാരിലൂടെ രൂപം നല്‍കി, പ്രവാചകന്‍മാരിലൂടെ 
വളര്‍ത്തി, ്രിസ്തുവിലൂടെ പൂര്‍ത്തീകരിച്ച്‌, 
കത്തോലിക്കാ സഭയിലൂടെ തുടരുന്ന യാഥാര്‍ 
ത്ഥൃമാണ്‌ ദൈവത്തിന്റെ പുനരൈക്യ പദ്ധതി. 
പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കു 
പോലെ സഭയും ഒന്നായിരിക്കണം. പിതാവ്‌ 
പുര്രനിലും പു്രന്‍ പിതാവിലും ആയിരിക്കുന്ന 
തുപോലെ ആഗോള കത്തോലിക്കാ സഭ മലങ്കര 
കത്തോലിക്കാ സഭയിലും മലങ്കര കത്തോലിക്കാ 
സഭ ആഗോള കത്തോലിക്കാ സഭയിലും 
ആയിരിക്കുന്നു. അതുകൊണ്ട്‌ സഭാ ഐക്യത്തി 
ലെത്തുന്ന എല്ലാ സമൂഹങ്ങളും ഈ സാര്‍വ്ൃത്രിക 
കൂട്ടായ്മയില്‍ പങ്കാളിയായി ക്രിസ്‌തുവിന്റെ 
അന്ത്യാഭിലാഷത്തെ പൂര്‍ത്തിയാക്കുന്നു. 


സഭയിലും വ്യക്തികളിലും ദൈവത്തോടുള്ള 
ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും 
നിരന്തരം നടക്കേണ്ട ഒരു ദൈവിക പ്രക്രിയയാണ്‌ 
പുനരൈക്യം. ഭൂമിയിലെ ദൈവരാജ്യമാകുന്ന, 
ക്രിസ്തുവിന്റെ ഭാതികശരീരമാകുന്ന സഭയില്‍ 
ക്രിസ്തുവിന്റെ പുനരൈക്യ ദയതൃത്തില്‍ നമുക്ക്‌ 
പങ്കാളിയാകാം. അകന്നുപോയ എല്ലാ കണ്ണികളെ 
യും യേശുവില്‍ കൂട്ടിയിണക്കാം. 


ഏദന്‍ തോട്ടത്തിലാരംഭിച്ച്‌ പൂര്‍വ 
പിതാക്കന്‍മാരിലൂടെ രൂപം നല്‍കി, 
പ്രവാചകന്‍മാരിലൂടെ വളര്‍ത്തി, 
ക്രിസ്തുവിലൂടെ പൂര്‍ത്തീകരിച്ച്‌, 
കത്തോലിക്കാ സഭയിലൂടെ തുടരുന്ന 
യാഥാര്‍ത്ഥ്യമാണ്‌ ദൈവത്തിന്റെ 
പുനരൈക്യ പദ്ധതി. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ക്വഭക്റപമ്ഥി 
[ | ററ 


വി.പത്രോസിന്റെ പിന്‍ഗാമികളുടെ 
പുനരൈക്യ ശുശ്രുഷകള്‍ 


സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി 


2013 സെപ്റ്റംബര്‍ 20...... വീണ്ടും ഒരു പുന 
രൈക്യ വാര്‍ഷികം! മാര്‍തോമ്മാശ്ലീഹായുടെ 
പൈതൃകമുള്ള മലങ്കര സഭാ സമൂഹത്തിന്റെ പ്രതി 
നിധികള്‍, സഭാസൂര്യനായ മാര്‍ ഈവാനിയോസ്‌, 
മാര്‍ തിയോഫിലോസ്‌, റവ.ഫാ. ജോണ്‍ ഒ.ഐ.സി. 
, ബ്രദര്‍ സെറാഫിയോന്‍, ശ്രീ. കിളീലേത്ത്‌ ചാക്കോ 
എന്നിവര്‍ വി.പത്രോസിന്റെ പിന്‍ഗാമിയും ആഗോള 
കത്തോലിക്കാസഭയുടെ അദ്ധ്യക്ഷനുമായ 11-൦ 
പീയൂസ്‌ മാര്‍പാപ്പയുടെ പ്രതിപുരുഷനായ മരിയ 
അലോഷ്യസ്‌ ബന്‍സിഗര്‍ മെത്രാപ്പോലീത്തയുടെ 
മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത്‌ സാര്‍വൃത്രിക 
സഭാപ്രവേശനം ചെയ്ത ചരിത്ര ദിനം! 


19 


മാര്‍തോമ്മാ ശ്ലീഹായാല്‍ സ്ഥാപിതവും 
തനതായ ആരാധനാക്രമ പൈതൃകവുമുള്ള മലങ്കര 
സഭയെ സഭാ തലവനായ പത്രോസിന്റെ പിന്‍ഗാമി 
സാര്‍വൃത്രിക സഭയുടെ കൂട്ടായ്മയിലേക്ക്‌ സ്വീകരി 
ച്ചത്‌ നിസ്സാരമായ ഒരു സംഭവമായി പരിഗണിച്ചുകൂ 
ടാ. വിശിഷ്യ, സാര്‍വത്രിക സഭ, സഭകളുടെ ഒരു 
കൂട്ടായ്മയാണ്‌ എന്ന വത്തിക്കാന്‍ സുന്നഹദോ 
സിന്റെ പ്രമാണത്തെക്കുറിച്ച്‌ ചിന്തിക്കുകപോലും 
ചെയ്യാതിരുന്ന ഒരു കാലയളവില്‍ മലങ്കര സഭയെ 
സാര്‍വ്ൃ്രിക സഭ ഉള്‍ക്കൊണ്ടു എന്ന്‌ പറയുമ്പോള്‍ 
വത്തിക്കാന്‍ സുന്നഹദോസിന്‌ മുന്‍പും അതിന്‌ 
പിന്‍പും മലങ്കര സഭയ്ക്കും പുനരൈക്യ പ്രസ്ഥാ 
നത്തിനും പത്രോസിന്റെ പിന്‍ഗാമികള്‍ നല്കിയ 
കരുതല്‍ മലങ്കര മക്കള്‍ക്ക്‌ ചിന്തിക്കാവുന്നതില്‍ 
അപ്പുറമാണ്‌. പീയൂസ്‌ പതിനൊന്നാമന്‍ മാര്‍പാപ്പ 
മുതല്‍ ഇപ്പോള്‍ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പവരെയുള്ള 
പിതാക്കന്മാര്‍ പുനരൈക്യ പ്രസ്ഥാനത്തിനും മല 
ങ്കര സഭയുടെ വളര്‍ച്ചയ്ക്കും വിവിധങ്ങളായ വിധ 
ത്തില്‍ സംഭാവന നല്‍കിയവരാണ്‌. അവരെ അനു 
സ്മരിക്കുക എന്നത്‌ ഈ പുനരൈക്യദിനാചരണ 
ത്തിന്റെ ഭാഗമെന്നതു മാത്രമല്ല മലങ്കര മക്കളുടെ 
കടമകൂടിയാണ്‌. മലങ്കര സഭയ്ക്ക്‌ ഏറ്റം ഗണ്യമായ 
സംഭാവനകള്‍ പ്രത്യക്ഷമായ വിധത്തില്‍ നല്‍കിയ 
പത്രോസിന്റെ പിന്‍ഗാമികളെയത്രെ ഈ ലേഖന 
ത്തില്‍ വിവരിക്കുന്നത്‌. 


പീയൂസ്‌ പതിനൊന്നാമന്‍ മാര്‍പാപ്പ (1922 -1939) 

മലങ്കരയുടെ പുനരൈക്യ പരിശ്രമങ്ങളെ 
ഹൃദയ പൂര്‍വ്വം സ്വാഗതം ചെയ്ത വലിയ ഇടയന്‍! 
മലങ്കര കത്തോലിക്കാ സഭയെ രൂപീകരിക്കുവാന്‍ 
സന്നദ്ധനായ വി.പത്രോസിന്റെ പിന്‍ഗാമി! എന്റെ 
പ്രിയ പുത്രാ സ്വാഗതം....... സുസ്വാഗതം എന്ന്‌ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയെ സ്വാഗതം ചെയ്ത്‌ 
ആശ്ശേഷിച്ച്‌ സഭയിലേക്ക്‌ ആനയിച്ച ഐക്യത്തിന്റെ 
പ്രവാചകന്‍! മലങ്കര കത്തോലിക്കാ സഭ രൂപീക 
രിക്കുവാന്‍ അതിന്റെ അധികാരാവകാശങ്ങള്‍ സംര 
ക്ഷിക്കുവാന്‍ അത്യന്തം പരിശ്രമിച്ച മലങ്കരകത്തോ 
ലിക്കാ സഭയുടെ തലതൊട്ടപ്പന്‍. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


തിരുവെഴുത്തുകള്‍ 


പുനരൈക്യവുമായി ബന്ധപ്പെട്ട്‌ പിതാവിന്റെ 
രണ്ട്‌ കത്തുകളാണ്‌ പ്രാധാന്യമര്‍ഹിക്കുന്നത്‌. 


പുനരൈക്യ മെമ്മോറാണ്ടത്തിനുളള 
ആദ്യ മറുപടിക്കത്ത്‌. 


സാര്‍വ്വരതിക സഭയുമായി പുനരൈക്യപ്പെടു 
വാന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി അദമ്യമായി 
ആഗ്രഹിച്ചു. എന്നാല്‍ ആ ആഗ്രഹ നിവര്‍ത്തിക്കായി 
ആഗോള കത്തോലിക്കാ സഭയില്‍ മലങ്കര സഭയെ 
ലയിപ്പിച്ച്‌ അതിന്റെ പാരമ്പര്യവും, വ്യക്തിത്വവും 
നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്‌ എന്ന ബോദ്ധ്യം 
മാര്‍ ഈവാനിയോസിനുണ്ടായിരുന്നു, മലങ്കര സഭ 
യുടെ പുരാതനമായ പാരമ്പര്യവും ആരാധനാക്ര 
മവും സംരക്ഷിതമായിരിക്കണമെന്നും. പുനരൈക്യ 
പ്പെടുന്ന മെത്രാന്മാര്‍ക്ക്‌ തങ്ങളുടെ അജഗണങ്ങളുടെ 
മേല്‍ നിലനിന്നിരുന്ന അവകാശങ്ങളും അധികാര 
ങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും മാര്‍ ഈവാനി 
യോസ്‌ പ.സിംഹാസനത്തെ അറിയിച്ചു. അതിനുള്ള 
മറുപടിയായി 1928 മാര്‍ച്ച്‌ മാസത്തില്‍ പരിശുദ്ധ 
സിംഹാസനത്തില്‍ നിന്നും ഒരു കത്തു ലഭിച്ചു. 
വേര്‍പെട്ട്‌ നില്ക്കുന്ന സഹോദരങ്ങളേവരും കത്തോ 
ലിക്കാ സഭാ ഐക്യത്തിലേക്ക്‌ കടന്നുവരണം 
എന്ന പ.പിതാവ്‌ പീയുസ്‌ 11-0 മന്റെ അഭിലാഷം 
ആ കത്തില്‍ വ്ൃക്തമാക്കിയിരിക്കുന്നു. അതുപോലെ 
പാശ്ചാത്യ പൌരസ്ത്യ സഭകള്‍ തങ്ങളുടെ പാരമ്പ 
ര്യങ്ങളേയും അനുഷ്ഠാന ക്രമങ്ങളേയും കുറിച്ച്‌ 
അറിവുള്ളവരും അത്‌ ആദരപൂര്‍വ്വം സംരക്ഷിക്കു 
വാന്‍ കടപ്പെട്ടവരും ആണ്‌ എന്ന്‌ അദ്ദേഹം ഉദ്ബോ 
ധിപ്പിച്ചു. 
പുനരൈക്യ സമ്മത പത്രം 


പൌരസ്ത്യ സഭകള്‍ക്കുള്ള തിരുസംഘത്തില്‍ 
നിന്നും ക്രോഡീകരിച്ച്‌ 1930 ജൂലൈ മാസം 4-0൦ 
തീയതി അയച്ച പുനരൈകൃത്തിനുള്ള സമ്മത പ്രത 
മാണ്‌ ഇത്‌. 11 -ഠം പീയൂസ്‌ മാര്‍പാപ്പയുടെവാക്കു 
കളില്‍ മാര്‍ ഈവാനിയോസിനേയും മാര്‍ തെയോ 
ഫിലോസിനേയും സഭയുടെ മടിത്തട്ടിലേക്ക്‌ സ്വീക 
രിക്കുന്നതിന്‌ ഇനിയും ഒട്ടും അമാന്തിക്കേണ്ട ആവ 
ശ്യമില്ല. (Apostolic Delegation Prot. No. 2035/ 30) അതു 
പോലെ അന്ത്യോഖ്യന്‍ ആരാധനാ ക്രമം, അതിന്റെ 
പൂര്‍ണ്ണ പരിശുദ്ധിയില്‍ അന്യൂനമായി കാത്ത്‌ 
സംരക്ഷിക്കുകയും വളര്‍ത്തുകയും, സീറോ - 
കല്‍ദായ റീത്തില്‍ ആവിര്‍ഭവിച്ച സീറോ- മലബാര്‍ 
റീത്തില്‍ നിന്നും വൃതിരിക്തമായി നില്ക്കുകയും 
വേണം. കൂടാതെ, മാര്‍ ഈവാനിയോസ്‌, മാര്‍ തെ 
യോഫിലോസ്‌ എന്നീ തിരുമേനിമാരുടെ മേല്പ്പട്ട 
സ്ഥാനത്തിന്റെ സാധുത ഈ രേഖ അംഗീകരിച്ചു. 


20 


അപ്പസ്തോലിക ലേഖനങ്ങള്‍ 


മാഗ്നം നോബിസ്‌ 


1932 ഫെബ്രുവരി മാസം 11-ഠം തീയതി പീയൂസ്‌ 
11-0 മന്‍ പുറപ്പെടുവിച്ച അപ്പസ്തോലിക ലേഖനമാ 
ണിത്‌. മാര്‍ ഈവാനിയോസ്‌, മാര്‍ തിയോഫിലോസ്‌ 
എന്നീ മെത്രാന്മാര്‍ക്ക്‌ നല്‍കുന്ന സ്ഥാനാദരവുകളെ 
ക്കുറിച്ചുള്ള പ്രതിപാദനമാണ്‌ ഈ രേഖ. 
“ഫസിയേന്‍സിസ്‌ എന്ന സിംഹാസനത്തിന്റെ 
സ്ഥാനിക മെത്രാനായി തിരുവനന്തപുരം ആസ്ഥാ 
നമാക്കി മാര്‍ ഈവാനിയോസിനും തിരുവല്ല ആസ്ഥാ 
നമാക്കി “ആരാഡെനിസ്‌ എന്ന സിംഹാസനത്തിന്റെ 
മ്മരെതാനായി മാര്‍ തെയോഫിലോസിനും അധികാര 
ങ്ങള്‍ നല്കുന്നതായി മാഗ്നം നോബിസില്‍ രേഖപ്പെ 
ടുത്തിയിരിക്കുന്നു. 


ക്രിസ്തോ പാസ്തോരും പ്രിന്‍ചിപ്പി 


സഭാപരമായ കാര്യങ്ങള്‍ സ്ഥിരതയോടും കാര്യ 
ക്ഷമതയോടും നിര്‍വഹിക്കുവാന്‍ മാത്രമല്ല, നൈയാ 
മികമായി ഒരു പുതിയ സഭാതല പ്രവിശ്യയുടെ 
സ്ഥാപനവും തിരുവന്തപുരം കേന്ദ്രമാക്കി മലങ്കര 
കത്തോലിക്കാ ഹയരാര്‍ക്കി സ്ഥാപനവും 1932 ജൂണ്‍ 
11-ാം തീയതി പുറപ്പെടുവിച്ച ഈ രേഖയില്‍ വ്ൃക്ത 
മായി പറഞ്ഞിരിക്കുന്നു. കൂടാതെ മാര്‍ ഈവാനിയോ 
സിനെ തിരുവനന്തപുരത്തിന്റെ മെത്രാപ്പോലിത്തന്‍ 
ആര്‍ച്ച്ബിഷപ്പ്‌ ആയും മാര്‍ തിയോഫിലോസിനെ 
തിരുവല്ലയുടെ സ്രഫഗന്‍ മെത്രാപ്പോലീത്തായായും 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


അവരോധിച്ചു. അങ്ങനെ മലങ്കര സഭ സാര്‍വൃത്രിക 
സഭാകൂട്ടായ്മയില്‍ പുനഃപ്രവേശനം ചെയ്തു. സഭ 
ഏറ്റം സജീവമാകാന്‍ സാധിക്കുന്ന ഇടങ്ങളില്‍ 
കൊടുക്കേണ്ട ചുമതലകളും ഉത്തരവാദിത്വങ്ങളും 
സഭാദ്ധ്യക്ഷന്മാര്‍ക്ക്‌ നല്കി സഭയെ വളര്‍ത്തുന്ന 
പരി.സിംഹാസനത്തിന്റെ മുഖമാണ്‌ ക്രിസ്തോ 
പാസ്തോരും പ്രിന്‍ചിപ്പിയിലൂടെ വെളിവാകുന്നത്‌. 


പീയുസ്‌ പന്ത്രണ്ടാമന്‍ മാര്‍പാപ്പ 


1957-1958 കാലയളവില്‍ പീയുസ്‌ പന്ത്രണ്ടാ 
മന്‍ മാര്‍പാപ്പ പൌരസ്ത്യ തിരുസംഘം വഴിയായി 
രണ്ട്‌ തിരുവെഴുത്തുകള്‍ മലങ്കര സഭയ്ക്ക്‌ നല്കു 
കയുണ്ടായി. മലങ്കര കത്തോലിക്കാ സഭയുടെ ആരാ 
ധനാനുഷ്ഠാന നടപടി ശ്രമങ്ങളാണ്‌ ഇതില്‍ വിശദ 
മാക്കിയിരിക്കുന്നത്‌. മലങ്കര റീത്ത്‌ ആനുകാലിക 
മായും പൂര്‍ണ്ണമായും സംരക്ഷിക്കണമെന്നും നവീക 
രിക്കണമെന്നും ഈ കത്തുകളില്‍ ഉദ്ബോധിപ്പിച്ചി 
രിക്കുന്നു. മലങ്കര കത്തോലിക്കാ സഭയിലെ ഇടയ 
ന്മാരായ മാര്‍ ഈവാനിയോസ്‌, മാര്‍ തിയോഫിലോസ്‌ 
എന്നീ പിതാക്കന്മാരെ ആരാധനക്രമ പരിഷ്കര 
ണത്തിനും ഇതര ആരാധനാക്രമ പുസ്തകങ്ങളുടെ 
ആനുകാലികമായ പ്രസിദ്ധീകരണത്തിനും ഭരമേ 
പ്പിച്ചു. പുനരൈക്യപ്പെടുവാനുള്ള സഭകള്‍ക്ക്‌, അവ 
രുടെ ഐക്യ പരിശ്രമങ്ങള്‍ക്ക്‌ മങ്ങലേല്‍പ്പിക്കുന്ന 
ഒരു നടപടിക്രമവും പാടില്ല. അന്യമായതോ ഈഹാ 
പോഹത്തിലധിഷ്ഠിതമായതോ താല്കാലിക 
ബോദ്ധ്യങ്ങള്‍ക്കനുസൃതവുമായതോ ആയ ആരാ 
ധനാനുഷ്ഠാനങ്ങള്‍ മലങ്കര സഭ നടപ്പിലാക്കിയാല്‍ 
അത്‌ ഇതര സഭകളുടെ ഐക്യപരിശ്രമങ്ങള്‍ക്ക്‌ 
വിഘാതമാകും എന്നുമാത്രമല്ല, സഭയുടെ തത്വ 
ങ്ങള്‍ക്കും പഠിപ്പിക്കലുകള്‍ക്കും എതിരായി 
നില്ക്കുകയും ചെയ്യും. (The Instruction of the Sacred 
Congregation for the Oriental Churches on 25th 
Feb.1957.Prot No. 380/ 51; AAT ,A 2/1957) 


ജോണ്‍ 23-ാ മന്‍ മാര്‍പാപ്പ (1958-1963)യും പോള്‍ 
ആറാമന്‍ മാര്‍പാപ്പ (1963-1978ഭ)യും 


ക്രൈസ്തവ കാഹളം - 


21 


ഈ കാലയളവില്‍ യാക്കോബായ സഭയില്‍ 


നിന്നും പുനരൈക്യപ്പെട്ട വൈദിക മേലദ്ധ്യക്ഷ 
ന്മാരേയും വൈദീകരേയും വിശ്വാസികളേയും 
കത്തോലിക്കാ സഭയിലേക്ക്‌ സ്വീകരിക്കുവാനും 
അവരുടെ അധികാരാവകാശങ്ങള്‍ നിജപ്പെടുത്തു 
വാനും പരി.സിംഹാസനം ഏറെ ശ്രദ്ധിച്ചു. 


അതുപോലെ ജോണ്‍ 2ദാമന്‍ മാര്‍പാപ്പയു 
ടേയും (1958-1963) പോള്‍ ആറാമന്‍ മാര്‍പാപ്പയു 
ടേയും (1963-1978) കാലത്തായി നടത്തിയ രണ്ടാം 
വത്തിക്കാന്‍ കൌണ്‍സിലില്‍ (1963-65) മലങ്കര 
കത്തോലിക്കാ സഭയ്ക്ക്‌ പങ്കാളിത്തം ലഭിച്ചു. ഭാഗ്യ 
സ്മരണാര്‍ഹനായ ബനഡിക്റ്റ്‌ മാര്‍ ഗ്രീഗോറി 
യോസ്‌ തിരുമേനിയെ പ്രസ്തുത കൌണ്‍സിലില്‍ 
സംബന്ധിക്കാനായി ക്ഷണിച്ചത്‌ മലങ്കര സഭയ്ക്ക്‌ 
എന്നെന്നും അഭിമാനമുണര്‍ത്തുന്നസംഗതിയാണ്‌. 
ഇതു വഴിയായി മലങ്കരസഭയെ സമഗ്രമായി കാണു 
വാനും അതിന്റെ വ്ൃക്തിത്വം അംഗീകരിക്കു 
വാനുമുള്ള ഹൃദയ വിശാലത പരി.സിംഹാസനം 
പ്രകടിപ്പിച്ചു. 


ജോണ്‍പോള്‍ രണ്ടാമനും മലങ്കര കത്തോലിക്കാ 
സഭയും (1978-2005) 


മൂന്നാം സഹ്രസാബ്ദത്തിലേക്ക്‌ ക്രിസ്തുസ 
ഭയെ നയിച്ച്‌ 2005 - മാണ്ട്‌ ഏപ്രില്‍ മാസം രണ്ടാം 
തീയതി സ്വര്‍ഗ്ഗീയ മഹത്വത്തിലേക്ക്‌ പ്രവേശിച്ച പരി. 
ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പയുടെ ധന്യനാമം 
ഭാഗ്യ സ്മരണാര്‍ഹനായ പതിനൊന്നാം പീയൂസ്‌ 
മാര്‍പാപ്പയോടൊപ്പം മലങ്കര സഭ എന്നും അനുസ്മ 
രിക്കുന്നു. 


സന്ദേശങ്ങള്‍ 
പുനരൈക്യം ഒരു ആത്മീയ പ്രസ്ഥാനം 


1980 ലെ പുനരൈകൃകനക ജൂബിലി സന്ദേശ 
മായി മാര്‍പാപ്പ എഴുതി: പുനരൈക്യപ്രസ്ഥാനം ഒരു 
വ്യക്തിയുടേയോ പ്രസ്ഥാനത്തിന്റേയോ താത്വിക 
ചിന്തയില്‍ നിന്നോ യുക്തി ബോധത്തില്‍ നിന്നോ 


സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


രൂപപ്പെടുത്തിയ ഒന്നല്ല. അത്‌ പരിശുദ്ധാത്മ പ്രേരി 
തമായ ഒരു സംഭവമാണ്‌. ഇതിനാല്‍തന്നെ 
അതൊരു അസാധാരണ ആത്മീയ പ്രസ്ഥാനമാ 
ണ്‌. മനുഷ്യപ്രയത്നത്തെക്കാള്‍ ദൈവത്തിന്റെ പ്ര 
വര്‍ത്തിയാണ്‌ അതിലുടനീളം ദര്‍ശിക്കുന്നത്‌. 


നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും 
നമ്മില്‍ ഒന്നാകേണ്ടതിന്‌ (യോഹ.17: 11) ക്രിസ്തു 
നാഥന്റെ ഈ അഭിവാഞ്ച തന്റേതാക്കി മാറ്റിയ മാര്‍ 
ഈവാനിയോസ്‌, ധ്യാനാത്മക ചൈതന്യത്തിലൂ 
ടെയും, നിരന്തരമായ പ്രാര്‍ത്ഥനയിലൂടെയും, ദൈവാ 
ന്വേഷണത്തിലൂടെയും മാത്രമേ അതായത്‌ സന്യാ 
സത്തിലധിഷ്ഠിതമായ ഒരു ആദ്ധ്യാത്മികതയിലൂടെ 
മാരതമേ ഈ ഐക്യ ശുശ്രൂഷ വിജയത്തിലെ 
ത്തിക്കാനാകൂ എന്ന്‌ വ്യക്തമാക്കി. മാര്‍ ഈവാനി 
യോസ്‌ സ്ഥാപിച്ച ബഥനി സന്യാസ പ്രസ്ഥാന 
ത്തിന്റെ ഫലമാണ്‌ പുനരൈക്യം. 


മാര്‍ ഈവാനിയോസ്‌ ക്രിസ്തീയ ഐക്യത്തിന്റെ 
വിജ്ഞാനി 


തന്റെ കേരള സന്ദര്‍ശന വേളയില്‍ ആത്മാ 
ക്കളുടെ തീഷ്ണതയുള്ള ഇടയന്‍ എന്നാണ്‌ പരി. 
പിതാവ്‌ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ വിശേ 
ഷിപ്പിച്ചത്‌. അദ്ദേഹം തുടര്‍ന്നു. ഈ നൂറ്റാണ്ട്‌ 
ആര്‍ച്ച്‌ ബിഷപ്പ്‌ മാര്‍ ഈവാനിയോസിന്റെ പ്രഭാവ 
ത്താല്‍ മായാത്ത മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ . 
അദ്ദേഹം ക്രിസ്തീയ ഐക്യത്തിന്റെ വിജ്ഞാനവും 
സൂഷ്മ ചൈതന്യവും എന്റെ മുന്‍ഗാമി പതി 
നൊന്നാം പീയുസില്‍ കണ്ടെത്തി. (John Paul II 


“Papal message” 2) 


2004 ലെ ആദ്ലിമിന സന്ദര്‍ശന വേളയില്‍ പരി. 
പിതാവ്‌ മലങ്കര സഭയെ ചുറുചറുക്കുളള ഈര്‍ജ്ജ 
സ്വലതയുള്ള ഒരു സഭയായി വിശേഷിപ്പിച്ചു. ലോക 
സഭകളിലേറ്റം ദ്രുതഗതിയില്‍ വളരുന്ന സഭയാണ്‌ 
നിങ്ങളുടേത്‌.. അതുപോലെ വൈദീക സന്യാസാ 
ന്തസ്സിലേക്ക്‌ ധാരാളം ദൈവിളികള്‍ ലഭിക്കുകയും 
ചെയ്യുന്നു. ചെറിയ അജഗണമായ ഈ സഭ വിദ്യാ 
ഭ്യാസപരവും സാമുഹ്യക്ഷേമപരവുമായ സ്ഥാപന 
ങ്ങളാല്‍ സമ്പുഷ്ഠവുമാണ്‌. (John Paul 1! , Ad Limina 
Apstolorum 143) 
സഹോദരി സഭകളോട്‌ ഭാത്യ സഹജ ബന്ധം 

നിങ്ങളുടെ വിശ്വാസത്തിലും നിങ്ങളുടെ 
പ്രാചീന പാരമ്പര്യങ്ങളോടുമുള്ള വിശ്വസ്തതയിലും 
യാക്കോബായ ഓര്‍ത്തഡോക്സ്‌ സഭകളിലെ നിങ്ങ 
ളുടെ സഹോദരീ സഹോദരന്മാരോട്‌ ഭാതൃസഹജ 
മായ ബന്ധങ്ങള്‍ മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ 
ആത്മാര്‍ത്ഥ പരിശ്രമങ്ങളിലും നിങ്ങളെ ഉത്തേജി 
പ്പിക്കുവാന്‍ ഇന്ന്‌ ഞാന്‍ ആഗ്രഹിക്കുന്നു. (John Paul 
1, “Papal message” 1. Osservatore Romano 7 Feb. 17 1986, P8) 


ക്രൈസ്തവ കാഹളം - 


22 


മലങ്കര ആരാധനാക്രമം ഒരു നിധി 


മലങ്കര സഭയുടെ ആരാധനാക്രമത്തേയും, 
ആദ്ധ്യാത്മികതയേയും ജോണ്‍ പോള്‍ രണ്ടാമന്‍ 
വിലയിരുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളില്‍ . 

അന്ത്യോക്യയില്‍ ഉദ്ഭവിച്ച വളരെ പുരാതനവും ആദ 
രണീയവുമായ ഒരു പാരമ്പര്യമാണ്‌ നിങ്ങളുടേത്‌. 
ക്രിസ്തുവിന്റെ രക്ഷയെ ഭാരതത്തിന്റെ പ്രത്യേക 

മായ പശ്ചാത്തലത്തില്‍ അവതരിപ്പിക്കുന്ന ഒരു നിധി 
യത്രേ ഇത്‌. (John Paul Il, “Papal message” Page 1-2) 


സുവിശേഷപ്രചരണം ഏഷ്യയുടെ ആത്മാവി 
നോട്‌ ചേര്‍ന്ന്കൊണ്ട്‌ 

ഭാരതപൈതൃകം കാലാനുസൃതമായി നില 
നിര്‍ത്താന്‍ ഉതകുന്ന മാര്‍ഗ്ഗമാണ്‌ മലങ്കരയുടെ 
ആദ്ധ്യാത്മികത എന്നും ഭാരതത്തിന്റെ ചിരപുരാത 
നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിഫ 
ലനങ്ങളായ നിരന്തര മനനം, ലാളിത്യം, ഒരുമ, വിര 
ക്തി, അക്രമരാഹിത്യം, അച്ചടക്കം, ദാര്‍ശനിക 
ജ്ഞാനതൃഷ്ണ എന്നീ സവിശേഷതകള്‍ സാംശ്വീ 
കരിച്ചുകൊണ്ട്‌ സഭയുടെ അടിസ്ഥാന പാരമ്പര്യങ്ങ 
ളോടും ഏഷ്യയുടെ ആത്മാവിനോടും ചേരുന്ന രീതി 
യില്‍ സുവിശേഷം അറിയിക്കുവാന്‍ സന്നദ്ധമാക 
ണമെന്നും, ക്രിസ്തുവിന്റെ രക്ഷാകര സന്ദേശത്തിന്‌ 
മാറ്റം വരുത്താത്ത രീതിയില്‍ സാംസ്‌കാരികവും, 
സാമൂഹികവുമായ അനുരൂപണം നടക്കേണ്ടത്‌ 
ഭാരത സുവിശേഷവത്കരണത്തിന്‌ അത്യന്താപേ 
ക്ഷിതവുമാണ്‌. 


സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


സ്ഥാപനങ്ങള്‍-സ്നേഹത്തിന്റെ മാദ്ധ്യമങ്ങള്‍ 


മലങ്കര സഭയുടെ സാമൂഹ്യ സേവന, വിദ്യാ 
ഭ്യാസ, ആരോഗ്യ രംഗങ്ങളില്‍ പേരെടുത്ത സ്ഥാപ 
നങ്ങള്‍, ധനാഗമത്തിനും ഗപശസ്തിക്കുംവേ 
ണ്ടിയുള്ള സ്ഥാപനങ്ങളായി തരം താഴാതെ കുടും 
ബത്തിന്റേയും വര്‍ണ്ണത്തിന്റേയും വര്‍ഗ്ഗത്തിന്റേയും 
അതിര്‍ത്തികള്‍ കടന്ന്‌ ക്രിസ്തുവിന്റെ സ്നേഹ 
ത്തിന്റ ആഴങ്ങള്‍ എല്ലാവര്‍ക്കുമായി മനസ്സിലാക്കി 
കൊടുക്കുവാന്‍ ഉതകുന്ന മാദ്ധ്യമങ്ങള്‍ ആയിതീ 
രണം. 


സഭാശുശ്രുഷകരുടെ കടമകള്‍ 


മെത്രാന്മാര്‍: ഐക്യത്തിന്റെ സാക്ഷ്യവാഹക 
രാകുവാന്‍ പരിചിതമായ അജപാലന ശുശ്രൂഷക 
ളില്‍ നിന്നും വ്യത്യസ്തത പാലിക്കുവാന്‍ മെത്രാ 
ന്മാരെ ഉപദേശിക്കുന്നു. ഇന്ന്‌ ലോകത്തില്‍ വളര്‍ന്ന്‌ 
വരുന്ന ലാകീകത, മനുഷ്യജീവനോടുള്ള കടുത്ത 
അവഗണന എന്നിവയില്‍ നിന്നെല്ലാം അകന്നു നിന്നു 
കൊണ്ട്‌, ധാര്‍മ്മിക മൂല്യങ്ങളെക്കുറിച്ച്‌ സ്വയ വിചി 
ന്തനം നടത്തുക മാത്രമല്ല, ജനങ്ങള്‍ അവയെക്കുറിച്ച്‌ 
ബോദ്ധ്യപ്പെടാന്‍ അവരെ പ്രബോധിപ്പിക്കുക കൂടി 
ചെയ്യണമെന്ന്‌ അനുസ്മരിപ്പിക്കുന്നു. 


വൈദികര്‍: അജപാലനപരമായ ശുശ്രൂഷാവേദി 
കളില്‍ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ഇട 


23 


യന്മാരുടെ തലവനായ ക്രിസ്തുവിന്റെ നാമത്തില്‍ 
സഭയെ പടുത്തുയര്‍ത്തുന്നതിനുവേണ്ടി സുവിശേ 


ഷാനുസരണം ജീവിക്കുക കൂടി ചെയ്യണം. 


സന്യസ്തര്‍: ക്രിസ്തുവിന്റെ സ്നേഹത്തിന്‌ 
പരിധി കല്പിക്കാതെ അതിര്‍ വരമ്പുകള്‍ സൃഷ്ടി 
ക്കാതെ സുവിശേഷ മൂല്യങ്ങള്‍ക്കു സാക്ഷ്യം വഹി 
ക്കേണ്ടവരാണ്‌ സന്യസ്തര്‍. 


സെമിനാരിക്കാര്‍: ആയതിനാല്‍ ക്രിസ്തുവി 
നോടും അവന്റെ സ്നേഹത്തിന്റെ കല്പനയോടും 
അനുരുപപ്പെടുന്ന പരിശീലന രീതികള്‍ സെമിനാ 
രികളില്‍ ഉണ്ടെന്ന്‌ ഉറപ്പു വരുത്തേണ്ടതാണ്‌. കൂദാ 
ശകളുടെ പരികര്‍മ്മത്തിലൂടെയും വി.ഗ്രന്ഥത്തിന്റെ 
്രഘോഷണത്തിലൂടെയും ക്രിസ്തുകേന്ദ്രീകൃത 
മായ പരിശീലനമാണ്‌ സെമിനാരികളില്‍ നടക്കേ 
ണ്ടത്‌. 

ക്രൈസ്തവ വിശ്വാസികള്‍ : അനുദിന ജീവി 
തത്തില്‍ ക്രിസ്തീയ മൂല്യങ്ങളെക്കുറിച്ച്‌ മറ്റുള്ളവരെ 
ഓര്‍മ്മിപ്പിക്കേണ്ട പ്രവാചകരാണ്‌ ക്രൈസ്തവ 
വിശ്വാസികള്‍. 


മലങ്കര മേജര്‍ ആര്‍ക്കി എപ്പിസ്‌കോപ്പല്‍ സഭ 


മലങ്കര കത്തോലിക്കാ സഭയുടെ ശ്ലൈഹീക 
പാരമ്പര്യവും അവളുടെ വ്യക്തിത്വവും ഉള്‍ക്കൊണ്ട 
ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പ ലോകസഭകളി 
ലേറ്റം ദ്രുതഗതിയില്‍ വളരുന്ന സഭാ കൂട്ടായ്മയായി 
മലങ്കരസഭയെ കണ്ടു. സഭാംഗങ്ങളുടെ അംഗ 
സംഖ്യയോ, ഭൌതീക നേട്ടങ്ങളോ കണക്കിലെടു 
ക്കാതെ സ്വയംഭരണാവകാശം ഏറ്റെടുക്കാനും തദ 
നുസരണം മുന്നോട്ട്‌ പോകുവാനുമുള്ള സഭയുടെ 
ആത്മീയ പക്വത അവളുടെ അന്തരാത്മാവില്‍ ദര്‍ശി 
ച്ചതിന്റ ഫലമായി 2005 ഫെബ്രുവരി 10 -ാം തീയതി 
Ab Ipso Santo Thoma എന്ന അപ്പസ്തോലിക തിരു 
വെഴുത്തിലൂടെ വി.പത്രോസിന്റെ സിംഹാസനം 
സീറോ-മലങ്കര കൂട്ടായ്മയെ, പൌരസ്ത്യ കാനോന്‍ 
സംവിധാനം നിര്‍ദ്ദേശിക്കുന്ന എല്ലാ അധികാരാവ 
കാശങ്ങളോടും കൂടെ ഒരു മേജര്‍ ആര്‍ക്കി എപ്പി 
സ്കോപ്പല്‍ സഭയായി ഉയര്‍ത്തി. 


തുടര്‍ന്ന്‌ Cuntis Ecclesialibus Communitatibus എന്ന 
തിരുവെഴുത്തിലൂടെ മലങ്കര സഭാദ്ധ്യക്ഷനെ മേജര്‍ 
ആര്‍ച്ച്‌ ബിഷപ്പ്‌ സ്ഥാനത്തേക്ക്‌ ഉയര്‍ത്തി. മല 
കകരസഭ അതിന്റെ അപ്പസ്തോലിക ശുശ്രൂഷയില്‍ 
ശക്തിപ്പെട്ട രക്ഷയുടെ ഫലങ്ങള്‍ അനേകര്‍ക്ക്‌ ലഭ്യ 
മാക്കുവാന്‍ സഭയെ ഈര്‍ജ്ജിതമായ വളര്‍ച്ചയില്‍്ക്ക്‌ 
നയിക്കുവാന്‍ സഭാതലവന്‍ എല്ലാ വിശ്വാസി 
കള്‍ക്കും തലവനും പിതാവുമായിരിക്കണമെന്നും 
മാര്‍പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ബനഡിക്റ്റ്‌ പതിനാറാമന്‍ മാര്‍പാപ്പയും മലങ്കര 
കത്തോലിക്കാ സഭയും(2005 -2013) 


സഭ എന്റേതല്ല കര്‍ത്താവിന്റേതാണ്‌ എന്നതി 
നാല്‍ കര്‍ത്താവിന്റെ സ്നേഹം ലോകത്തില്‍ എത്തി 
ച്ചുകൊടുക്കുവാന്‍ പരിശുദ്ധാത്മാവ്‌ നിയോഗിച്ച അഭി 
ഷേകമുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയെ ശക്തി 
പ്പെടുത്തുവാന്‍ ബദ്ധശ്രദ്ധനായി ബനഡിക്റ്റ്‌ 1- ഠ 
മന്‍ തന്റെ പ്രബോധനങ്ങളിലൂടെയും തൂലികയിലൂ 
ടെയും നയപരമായ ഇടപെടലുകളിലുടെയും മലങ്കര 
സഭയെ സഹായിച്ചു 


അപ്പസ്തോലിക സഭയായ മലങ്കര കത്തോ 
ലിക്കാ സഭയ്ക്ക്‌ ഹൃദയത്തില്‍ ഇടം നല്കിയവനാ 
യിരുന്നു ബനഡിക്റ്റ്‌ 16-ഠമന്‍ മാര്‍പാപ്പ. മലങ്കര 
കത്തോലിക്കാ സഭയെ മേജര്‍ ആര്‍ക്കി എപ്പിസ്‌കോ 
പ്പലല്‍ സഭയായി ഉയര്‍ത്തുന്നതിന്‌ വിശ്വാസ തിരുസം 
ഘത്തിന്റെ അദ്ധ്യക്ഷനായിരുന്ന കാലത്ത്‌ വളരെയ 
ധികം പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തു 
കയും ചെയ്തു. അതിന്റെ ഒരു തുടര്‍ച്ചയെന്നോണം 
മലങ്കരസഭാ മേലദ്ധ്യക്ഷനെ 2012 ഒക്ടോബര്‍ മാസം 
24-ാം തീയതി മാര്‍പാപ്പ കര്‍ദ്ദിനാള്‍ പദവിയിലേക്കു 
യര്‍ത്തി. കര്‍ദ്ദിനാള്‍ സ്ഥാനം മലങ്കര മേലദ്ധ്യക്ഷന്‍ 
ലഭിച്ച ഒരു പദവി എന്നതിനെക്കാള്‍ മലങ്കര സഭ 
യ്ക്ക്‌ ലഭിച്ച ഒരു സ്ഥാനലബ്ധിയാണ്‌. മാര്‍ത്തോമാ 
പൈതൃകമുള്ള ഒരു സഭാസമൂഹത്തിന്‌ ആഗോള 
കത്തോലിക്കാ സഭയില്‍ നല്കിയ ഒരു വലിയ 
അംഗീകാരം തന്നെയാണ്‌. മാര്‍ത്തോമാ പാരമ്പര്യ 
ങ്ങളും സുറിയാനി സഭാനുഷ്ഠാനങ്ങളും പിന്‍ചെ 
ല്ലുന്ന മലങ്കര സഭാതനയരില്‍ ഒരാള്‍, ആഗോള 
കത്തോലിക്കാ സഭാദ്ധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പില്‍ 


ക്രൈസ്തവ കാഹളം - 


24 


മാത്രമല്ല ഉപദേശക സമിതിയിലും ഉണ്ടായിരിക്കണ 
മെന്നും, സാര്‍വ്വരതിക സഭയുടെ മുഖ്യധാരയില്‍ മല 
ങ്കര പാരമ്പര്യവും ഉള്‍ച്ചേരണമെന്നുമുള്ള ദര്‍ശന 
മാണ്‌ ഈ പാരമ്പര്യത്തിന്റെ സ്വീകരണത്തിലും 
പ്രതിഷ്ഠയിലും നാം കാണേണ്ടത്‌. (൨. മാര്‍ ബന്ററേ 
ലിയോസ്പ്‌ ക്ലിമ്മിസ്‌ കാതോലിക്കാ ബാവ,ഹൃദയ 
ത്തില്‍ ഇടം നല്കിയ മാര്‍പാച്ച, ത്യാഗ വിസ്മയം, 
മാര്‍ച്ച്‌ 2013.......) 


മലങ്കര സഭയുടെ തനിമ സംരക്ഷിക്കുക 


2012 നവംബര്‍ 24-ാം തീയതി സ്ഥാനാരോ 
ഹണലബ്ധിയില്‍ സഭാദ്ധ്യക്ഷന്‍ ധരിക്കുന്ന കര്‍ദ്ദി 
നാള്‍ തൊപ്പിയെ സംബന്ധിച്ച്‌ ആരാധനാക്രമ തിരു 
ക്കര്‍മ്മങ്ങളുടെ ചുമതലയുള്ള മോണ്‍സിഞ്ഞോര്‍ 
ഇപ്രകാരം പറഞ്ഞു. മലങ്കര സഭയുടെ പാരമ്പര്യം 
അതേപടി സ്വീകരിച്ചുകൊള്ളണം; പരി.പിതാവിനും 
അതുതന്നെയാണ്‌ താല്പര്യം . മലങ്കര സഭയുടെ 
മേലദ്ധ്യക്ഷനെ കര്‍ദ്ദിനാള്‍ തിരുസംഘത്തിലേക്ക്‌ 
നിയമിച്ച പ്പോള്‍ വ്യക്തിപരമായി സഭാദ്ധ്യക്ഷന്‍ 
പ്രസക്തി ലഭിച്ചെങ്കിലും മലങ്കര സഭയുടെ പ്രസക്തി 
യാണ്‌ അതുവഴി വര്‍ദ്ധമാനമായത്‌. 


ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ 


2013 മാര്‍ച്ച്‌ 13-ാം തീയതി ബനഡിക്റ്റ്‌ പതിനാ 
റാമന്‍ മാര്‍പാപ്പയുടെ സ്ഥാനത്യാഗത്തെത്തുടര്‍ന്ന്‌ 
കര്‍ദ്ദിനാള്‍ ബര്‍ഗോളിയോ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ 
യായി. ക്രിസ്തു അജപാലകരെ ഏല്പിച്ചിരിക്കുന്നത്‌ 
കരുണയുടെ ദൌത്യമാണ്‌. ഏറ്റവും പ്രതേകിച്ച്‌ 
റോമിലെ മെത്രാന്റെ ദൌത്യം പ്രധാനമായും ഇതാ 
ണ്‌. സഭയെന്നാല്‍ ദൈവകരുണയെ പുറമ്പോക്കി 


സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ലേക്ക്‌ എത്തിക്കേണ്ട ഉപകരണമാണെന്നും അവള്‍ 
ഉള്ളിലേക്ക്‌ ചുരുങ്ങി സ്വന്തം സുരക്ഷിതത്വം സംര 
ക്ഷിക്കുന്നതിനെക്കാള്‍ സമൂഹത്തിന്റെ പുറമ്പോക്കു 
കളിലേക്കാണ്‌ നീങ്ങേണ്ടതെന്നും (ഫ്രാന്‍സിസ്‌, 
പാപ്പ അസന്നിഗ്ദമായി പ്രഖ്യാപിച്ചു. 


മാര്‍പാപ്പ ആയ ശേഷം ആദ്യമായി അദ്ദേഹം 
കര്‍ദ്ദിനാള്‍ ക്ലീമ്മീസ്‌ തിരുമേനിയെ കണ്ടപ്പോള്‍ പറ 
ഞ്ഞു. നമ്മള്‍ അയല്‍മുറിക്കാരാണെന്ന കാര്യം 
മറക്കരുത്‌. കോണ്‍ക്ലേവിന്റെ സമയത്ത്‌ അടുത്ത 
ടുത്ത മുറികളില്‍ താമസിച്ചു എന്നുള്ള കാര്യം 
പോലും സഭാ ബന്ധത്തിന്റെ ഈഷ്മളതയ്ക്കുള്ള 
മാര്‍ഗ്ഗമായി തിരിച്ചറിഞ്ഞ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ 
യുടെ ഭാവി ഇടപെടലുകള്‍ക്കായി മലങ്കര സഭ 
കാത്തിരിക്കുന്നു. 


ഉപസംഹാരം 


പരിശുദ്ധ തോമ്മാ ശ്ലീഹായാല്‍ സ്ഥാപിതവും, 
അന്ത്യോക്യന്‍ മലങ്കര പാരമ്പര്യമുള്ളതുമായ മല 
ങ്കര കത്തോലിക്കാ സഭ ആഗോള സഭയുടെ കൂട്ടാ 
യ്മയിലേക്ക്‌ പുനട്രപവേശം നടത്തിയിട്ട്‌ ഈ 
സെപ്റ്റംബര്‍ 20 ന്‌ 83 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാകുക 
യാണ്‌. പീയൂസ്‌ 11-0 മന്‍ മാര്‍പാപ്പയിലൂടെ നടന്ന 
ഈ സഭാ സ്വീകരണം, തുടര്‍ന്നുള്ള പിതാക്കന്മാര്‍ 
നൈയാമികമായി അംഗീകരിച്ചു എന്നത്‌ മാത്രമല്ല, 
മലങ്കര സഭയുടെ പുനരൈക്യ പരിശ്രമങ്ങളും 
വളര്‍ച്ചയും ഹൃദയപൂര്‍വവമായ സഹകരണവും 
ഓരോ കാലഘട്ടത്തിലും മാര്‍പാപ്പമാര്‍ നല്‍കി വരു 
ന്നുവെന്നുള്ളത്‌ മലങ്കര സഭയ്ക്ക്‌ ഏറെ പ്രതീക്ഷ 
നലകുന്നു. ഇപ്രകാരമൊരു സ്വീകരണത്തിനും 
ശാക്തീകരണത്തിനും പത്രോസിന്റെ പിന്‍ഗാമികള്‍ 
തയ്യാറായതിന്റെ പിന്നിലുള്ള ദര്‍ശനങ്ങള്‍ താഴെ 
വരും വിധമായി നമുക്ക്‌ അനുസ്മരിക്കാം. 


വി.പത്രോസിന്റെ സിംഹാസനത്തിലെ ശുശ്രൂ 
ഷകര്‍ എന്ന നിലയില്‍ നൈയാമിക അധികാരങ്ങള്‍ 
വച്ച്‌ മറ്റ്‌ സഭകളെ കീഴടക്കി ഭരിക്കാനല്ല; എല്ലാവ 
രേയും സ്നേഹത്തില്‍ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടു 
പോകാനുള്ള ദൌത്യമാണ്‌. 


സാര്‍വ്ൃവത്രി സഭ, സഭകളുടെ കൂട്ടായ്മയാണ്‌ 
എന്നുള്ള രണ്ടാം വത്തിക്കാന്‍ സുന്നഹദോസിന്റെ 
ദൈവശാസ്ത്ര സമീപനം വ്യക്തമാക്കേണ്ടതും പരി 
പോഷിപ്പിക്കേണ്ടതും തിരുസിംഹാസനത്തിന്റെ 
സഭൈക്യ പരിശ്രമങ്ങളുടെ ഭാഗമാണ്‌. 


മലങ്കരസഭയെ ഒരു ഭൂഖണ്ഡത്തിന്റേയോ 
ഭാഷയുടേയോ കൈപ്പിടിയില്‍ ഒതുക്കേണ്ട ഒരു 
യാഥാര്‍ത്ഥ്യമല്ല എന്ന തിരിച്ചറിവ്‌. 


മാര്‍തോമ്മാ ശ്ലീഹായാല്‍ സ്ഥാപിതമായ, 
അന്തോഖ്യന്‍ ആരാധനാ പൈതൃകമുള്ള മല 


25 


സഭ എന്റേതല്ല കര്‍ത്താവിന്റേതാണ്‌ 
എന്നതിനാല്‍ കര്‍ത്താവിന്റെ സ്നേഹം 
ലോകത്തില്‍ എത്തിച്ചുകൊടുക്കുവാന്‍ 
പരിശുദ്ധാത്മാവ്‌ നിയോഗിച്ച അഭിഷേ 
കമുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയെ 
ശക്തിപ്പെടുത്തുവാന്‍ ബദ്ധ്രശദ്ധനായി 
ബനഡികറ്റ്‌ 16- മന്‍ തന്റെ പ്രബോധന 
ങ്ങളിലൂടെയും തുലികയിലൂടെയും നയ 
പരമായ ഇടപെടലുകളിലൂടെയും മലങ്കര 
സഭയെ സഹായിച്ചു 


ങ്കരസഭയുടെ വ്യക്തിത്വത്തെ അതിവിശാലമായ 
ലത്തീന്‍ സഭയില്‍ ലയിപ്പിക്കുകയോ ഒതുക്കി 
നിര്‍ത്തുകയോ ചെയ്യാതെ മലങ്കരസഭാ പൈതൃകം 
നിലനിര്‍ത്തികൊണ്ട്‌ കര്‍ത്താവായ യേശുവിനെ 
ലോകത്തിന്‌ കാണിച്ചുകൊടുക്കുവാന്‍ ഒരുമിച്ച്‌ നിന്ന്‌ 
പ്രവര്‍ത്തിക്കുവാന്‍ സഭയെ നയിക്കേണ്ടത്‌ പരി.പി 
താക്കന്മാരാണെന്ന ബോദ്ധ്യം. 


മലങ്കരസഭ ഭാരതത്തില്‍ ഏറ്റവും സജീവമായി 
നില്ക്കുകയും, ക്രിസ്തീയ വിശ്വാസം ഭാരതത്തില്‍ 
തഴച്ച്‌ വളരുകയും ചെയ്യുമ്പോള്‍ മറ്റ്‌ മതങ്ങളോടും 
സംസ്കാരങ്ങളോടും കൂടുതല്‍ തുറവി സംജാത 
മാകും എന്ന പ്രതീക്ഷ. 


മാര്‍പാപ്പമാര്‍ സാര്‍വ്വത്രിക സഭയുടെ അദ്ധ്യക്ഷ 
രാണ്‌. ലത്തീന്‍ സഭയെപ്പോലെതന്നെ പൌരസ്ത്യ 
സഭകള്‍ പക്വമായും സമ്രഗമായും അതിന്റെ 
വ്യക്തിത്വം കാത്ത്‌ സൂക്ഷിച്ച്‌ പരിപോഷിപ്പിക്കേണ്ട 
ഉത്തരവാദിത്വം പരിശുദ്ധ പിതാവിനാണ്‌. 


ആഗോളസഭയുടെ കൂട്ടായ്മയില്‍ എല്ലാ 
പൌരസ്ത്യ സഭകള്‍ക്കുമുള്ള സ്ഥാനം ഉറപ്പുവരു 
ത്തുക എന്നുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ 
നിഷ്കര്‍ഷ. 


16 -ാം നൂറ്റാണ്ട്‌ മുതല്‍ സമ്മര്‍ദ്ദങ്ങളുടെ നടു 
വിലും ഏറെ പ്രതിസന്ധികളിലും കഴിഞ്ഞ മലങ്കര 
സഭയുടെ പൂര്‍ണ്ണവളര്‍ച്ച എല്ലാ മാര്‍പാപ്പാ 
മാരുടേയും ലക്ഷ്യമായിരുന്നു. 


ചുരുക്കത്തില്‍ തങ്ങളുടെ പ്രഭാഷണങ്ങളി 
ലൂടെയും സന്ദേശങ്ങളിലൂടെയും നൈയാമിക 
രേഖകളിലൂടെയും സന്ദര്‍ശനങ്ങളിലൂടെയും 
മലങ്കരസഭയുടെ വ്യക്തിത്വത്തെ സവിശേഷമായി 
(പകാ ശിപ്പിക്കുകയും സാക്ഷ്യ പ്പെടുത്തുകയും 
ചെയ്ത പത്രോസിന്റെ പിന്‍ഗാമികള്‍ക്ക്‌ ഈ പുന 
രൈക്യാഘോഷവേളയില്‍ പ്രാര്‍ത്ഥനാപൂര്‍വുൃം 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


പുനരൈക്യ സംഗമം 
മാവേലിക്കരയില്‍, 


he 
Ww 


പുനരൈകൃത്തിന്റെ സന്ദേശം 
വിളിച്ചോതി വിളംബരറാലി 


പുന്നമുട മോര്‍ ഇവാനിയോസി 
ന്റെ ജന്മനാട്ടില്‍ പുനരൈക്യ 
ത്തിന്റെ സന്ദേശം വിളിച്ചോതി 
വിളംബരറാലി. 

83-ാം പുനരൈക്യ വാര്‍ഷിക 
സഭാ സംഗമത്തിനു മുന്നോടി 
യായി മാര്‍ ഇവാനിയോസിനെ 
ജന്മഗ്യഹമായ പുതി 


ന സ്സ 


മിഴിവേകി ൫0 


മാവേലിക്കര പുനരൈക്യ വാര്‍ 
ബിക സഭാസംഗമത്തിനു മിഴിവേ 
കി ബഥനി സന്യാസ സമൂഹം ഒ 
രൂക്കുന്ന ദര്‍ശന്‍--293 പ്രദര്‍ശനം 


ആ 
ഗ്മം ലീം 
ഛാന്‍ 3; ജു നന്ന 


സഭാചരിത്ര 


മാവേലിക്കര ഭ മലങ്കര ക 
വാര്‍ഷിക സഭാസംഗമം ൨ 
ദേവാലയ കുദാശ എന്നി 
ഒരുക്കുന്ന മലങ്കര സഭാ - 
തല്‍ 21 വരെ മാവേലിക്ക 
അമലഗിരിയില്‍ നടക്കും. 
ത്തിന്റെ ഉദ്ഘാടനം ഡോ 
വഹിക്കും. മലങ്കര കത്ങേ 
ത്രവഴികള്‍ വിളിച്ചോതുറ 
ത്തകളുമാണു മലയാള മ 
ത്യേകത. സഭാ ചരിത്രം ര 
ദര്‍ശനം ഏറെ വിജ്ഞാന 
യാള മനോരമയുടെ സ്റ്റ; 
ക്കേഷന്‍സ്‌ വിഭാഗം പ്രന 
ളും 10% വിലക്കുറവില്‍ ന 
വിധ പ്രസിദ്ധികരണങ്ങ$ 
സാകര്യവും ക്രമീകരിച്ചി 


ശ൯-2013 പ്രദര്‍ശനം 


ഇതുവരെയുള്ള ദര്‍ശനത്തിനു ചാരുതയേകുന്നു 
ണ്ട്‌. സഭയുടെ കാഴ്ചപ്പാടുകള്‍ 
വിശദമാക്കുന്ന പ്രദര്‍ശനത്തില്‍ 


തോമാശ്ലീഹായുടെ വരവും, സൂ 


വളര്‍ച്ചയുടെ 
ഘട്ടങ്ങള്‍ വിശദമാക്കുന്ന പ്രദര്‍ 
ശനം ബഥനി സന്യാസ സമൂഹ 
ത്തിലെ കന്യാസ്ര്രികളാണ്‌ ഒരു 


പശിഖ, ഛായാചിത്ര, പതാക, ലായി ഇരുചക്രവറ-- 


ലോഗോ പ്രയാണങ്ങള്‍ ദേവാല സഭാജനറ്‌ 


യ അങ്കണത്തിലേക്കെത്തു ൦൦ Q 
മ്പോള്‍ ആവേശം വാര 

ഉയര്‍ന്നു. 

മന്ന്‌ nl 

ള്‌ 


ക്കുന്ന പ്രദര്‍ശനം ഇന്നു മുതല്‍ 


ത ഫോട്ടോപ്രദര്‍ശനം 


ചര കത്തോലിക്കാ സഭ 83-ാം പുനരൈക്യ 
മം പുന്നമ്മുട സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍ 
എന്നിവയുടെ ഭാഗമായി മലയാള മനോരമ 
ഭാ ചരിത്ര ഫോട്ടോ പ്രദര്‍ശനം ഇന്നുമു 
ലിക്കര രൂപത ആസ്ഥാനമായ പുന്നമ്മുട 
ഖും. ഇന്ന്‌ ഉച്ചയ്ക്കു രണ്ടിനു പ്രദര്‍ശന 
ഡോ. ജോഷ്വ മാര്‍ ഇഗ്നാത്തിയോസ്‌ നിര്‍ 
ത്തോലിക്കാ സഭയുടെ വളര്‍ച്ചയുടെ ചരി 
തുന്ന അത്യപൂര്‍വമായ ചിത്രങ്ങളും വാര്‍ 
ാള മനോരമയുടെ പ്രദര്‍ശനത്തിന്റെ പ്ര 
തം അറിയാന്‍ ആഗ്രഹിക്കുന്നവര്‍ക്കു പ്ര 


ER Ad ‘1A me? 3 
വാര്‍ഷിക ആഘോഷങ്ങളോടനുബന്ധിച്ചു 
ശനം. 


ങ്ങളുടെ വാര്‍ഷിക വരിക്കാരാകാനുള്ള ഇ 
രിച്ചിട്ടുണ്ട്‌. 


ങ്ങി മാവേലിക്കര 


വാഹനപാര്‍ക്കിംഗിനു വിപുല അാകഭ്യങ്ങള്‍ 
be തമ മ്മം സുറിയാനി കര്ഞോങിക്കസഭ ദാം 


3 ചന്ന [ 7 
റം പുനരൈക്യ വാര്‍ഷികാഘോഷം മാവേലിക്കരയില്‍ 
സാജന്‍ വര്‍ഗീസ്‌, മാവേലിക്കര നഗരസഭ ചെയര്‍മാന്‍ 


ഞം പി ജി ന്ന്‌, മുന്‍ അ പിക തുടങ്ങി വധി ഗി 
പട വകയി ഫീ സുക്ൃറിഡോ മുഖ വിവിധ സക്മേതങ്ങളി 
ഷി ബാബുപോള്‍, കമര്‍ എന്‍, യി പട്ടും 


ത്ത്‌; ¥ 
പഥ | 
7. ച്‌ SS 


I ലം മു ഇ. 5 ഴ്‌ 
മലങ്കര കത്തോലിക്കാസഭയുടെ പുനരൈക്യവാര്‍ഷിക ഘാഷങ്ങളോടനുബന്ധിച്ചു മാവേലിക്കരയില്‍ നടന്ന വിളംബര റാലിയില്‍ ബിഷപ്‌ ഡോ. ജോഷ്വാ മാര്‍ ഉ 
ത്തിയോസ്‌, ബിഷപ്‌ ഡോ. തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ തുടങ്ങിയവരെയും കാണാം. ചിത്രം: മ 


Sowa 
O0൨ 


SCTE 


വേമ ര ഭദ്രാസനം 


വളര്‍ച്ചയുടെ പടവുകള്‍ 


ഡോ. ജോണ്‍ ടി. എബ്രഹാം തേവരേത്ത്‌ 


“മാനുഷ്യരെല്ലാരുമൊന്നുപോലെ' യാകുവാന്‍ 
ഓണാഘോഷം, ലോകത്തെവിടെ യായിരുന്നാലും 
മലയാളിയുടെ മനസ്സിനെ കൊതിപ്പിക്കുന്നു. 
മനസ്സിലെങ്കിലും മാവേലിയുടെ രാജ്യത്ത്‌ എത്തുന്ന 
പ്രജകള്‍ ഓണാട്ടുകര ഓണത്തിന്റെ കരയും 
മാവേലിക്കര മാവേലിയുടെ സ്വന്തം കരയുമായി 
ആഘോഷങ്ങള്‍ പൊടിപ്പൊടി ക്കു മ്പോള്‍ 
അതിനോടൊപ്പം തന്നെ കടന്ന്‌ വരുന്ന 83-ഠം 
പുനരൈക്യ വാര്‍ഷികവും മാവേലിക്കര രൂപതാ 
സ്ഥാന കത്തീരഡലിന്റെ മൂറോന്‍ കൂദാശയും 
“എല്ലാവരും ഓന്നാകുവാന്‍' എന്ന ആപ്തവാക്യ 
ത്തോട്‌ തന്നെയാണ്‌. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
സ്ഥാപകനും പുനരൈകൃ്രസ്ഥാനത്തിന്റെ ശില്പി 
യുമായ പുണ്യപിതാവ്‌ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ ജന്മം കൊണ്ട്‌ 
അനുഗ്രഹീതമായ പ്രദേശമാണ്‌ മാവേലിക്കര. 
ഓണാട്ടുകരയുടെ ഒന്നിപ്പിക്കുന്ന സംസ്കൃ 
തിയിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും 
പ്രീതിയില്‍ ജ്ഞാനത്തിലും പ്രായത്തിലും വളര്‍ന്ന്‌ 
വന്ന അദ്ദേഹത്തിന്റെ വിശാല ദര്‍ശനങ്ങളെ 
രൂപപ്പെടുത്തി യെടുക്കുന്നതില്‍ ഈ പ്രദേശം 
ഗണ്യമായ സംഭാവന നല്‍കിയിരുന്നിരിക്കാം. സഭാ 
ചരിത്രത്തില്‍ പുത്തന്‍കൂറ്റുകാര്‍ അനുസ്മരിക്കുന്ന 
മാവേലിക്കര സിനഡ്‌, മാവേലിക്കര പടിയോല 
തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്‌. 


മലങ്കര മക്കളുടെ ചിരകാല സ്വപ്നത്തിന്റെ 


28 


സാക്ഷാത്കാരമായിട്ടാണ്‌ 2007 ജനുവരി 1 -ാ൦ 
തീയതി മറ്റൊരു നവയുഗ പിറവി എന്ന വണ്ണം 
മാവേലിക്കര രൂപതാ സ്ഥാപിക്കപ്പെട്ടത്‌. ആഗോള 
കത്തോലിക്കാ സഭയുടെ ചരിത്രരേഖകളില്‍ മാവേ 
ലിക്കര രൂപത എന്നും പ്രഥമ ബിഷപ്പായി ഡോ. 
ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാവെന്നും 
തങ്കലിപികളില്‍ രേഖപ്പെടുത്തപ്പെട്ടു. 2007 ഫെബ്രു 
വരി 16-ന്‌ ഓദ്യോഗിക ഉദ്ഘാടനം നടന്നപ്പോള്‍ 
ഒന്നുമില്ലായ്മയില്‍ നിന്നും ഒന്നാമനാക്കി മാറ്റുന്ന 
സര്‍വ്ൃശക്തിനിലുമുള്ള വിശ്വസത്തിന്റെ പ്രകടനവും 
എല്ലാവരെയും ഒന്നാക്കുവാന്‍ എല്ലാം ഉപേക്ഷിച്ച്‌ 
ഇറങ്ങിത്തിരിച്ച പുണ്യപിതാവിന്റെ മാര്‍ഗ്ഗദര്‍ശനവും 
കൈമുതലായിരുന്നു. 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതയുടെ 
വടക്ക്‌ പടിഞ്ഞാറന്‍ പ്രദേശങ്ങളെ ഉള്‍ക്കൊള്ളിച്ച്‌ 
ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളുടെ ചില 
ഭാഗങ്ങളെ കോര്‍ത്തിണക്കി അജപാലനവും 
സാമൂുഹ്യപ്രതിബദ്ധയും ഒരേപോലെ ലക്ഷ്യങ്ങ 
ളാക്കി രൂപീകൃതമായ മാവേലിക്കര രൂപത 
അഭൂതപൂര്‍വ്വമായ വളര്‍ച്ചയ്‌ ക്കാണ്‌ സാക്ഷ്യം 
വഹിച്ചുകൊണ്ടിരിക്കുന്നത്‌. മലങ്കര കത്തോലിക്കാ 
സഭയുടെ ദ്വിമാന ലക്ഷ്യങ്ങളായ സുവിശേഷീ 
കരണവും പുനരൈക്യ പ്രവര്‍ത്തനങ്ങളും ശിരസ്സാ 
വഹിച്ചുകൊണ്ട്‌ ചെങ്ങന്നൂര്‍, മാവേലിക്കര, കടമ്പ 
നാട്‌, പുത്തൂര്‍, കൊല്ലം എന്നീ 5 വൈദീക 
ജില്ലകളിലായി ഗ്രവര്‍ത്തിക്കുന്പോള്‍ 
എല്ലാതലങ്ങളിലുമുള്ള വളര്‍ച്ച ദര്‍ശിക്കാനാകും. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


“തമ്പുരാനെ പെറ്റ അമ്മച്ചിയെ എന്ന്‌ വിളിച്ച 
ഈവാനിയോസ്‌ പിതാവിനെ പിന്തുടര്‍ന്ന്‌ കൊണ്ട്‌ 
സ്വര്‍ഗ്ഗീയ മദ്ധ്യസ്ഥയായി പരിശുദ്ധ ദൈവമാതാ 
വിനെ സ്വീകരിക്കുന്ന ഈ രൂപത; മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെ ആശയ സാക്ഷാത്കാരമായ 
കാതോലിക്കാബാവ സ്ഥാനം ലഭിച്ചതിന്‌ ശേഷം 
്രഥമവും മലങ്കര കത്തോലിക്കാ സഭയിലെ 
ആറാമത്തേതുമായി രൂപംകൊണ്ടതാണ്‌. 94 
ഇടവകകള്‍ മാത്രമായി രൂപം കൊണ്ട്‌ ശൈശവ ദശ 
പിന്നിട്ടില്ലെങ്കിലും യാവനത്തിന്റെ തലയെടുപ്പോടെ 
വികസനത്തിന്റെ വിഹായസ്സിലേക്ക്‌ കുതിച്ചുയരുന്ന 
തിന്റെ പ്രധാന കാരണം മലങ്കര സഭയുടെ 
പരിഛേദനമായി മാവേലിക്കര രൂപതയെ മാറ്റിയെ 
ടുത്ത സുശക്തമായ നേതൃത്വം - അഭിവന്ദ്യ ഡോ. 
ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാവാണ്‌. 1979 
ല്‍ പൌരോഹിത്യ സ്വീകരണം മുതല്‍ "Excellent Min- 
15" ലോകത്തിന്‌ കാഴ്ചവച്ച്‌ കൊണ്ടിരിക്കുന്ന 
അഭിവന്ദ്യ ഇഗ്നാത്തിയോസ്‌ പിതാവിന്റെ വീക്ഷണ 
വും ആത്മസമര്‍പ്പണവും കര്‍മ്മകുശലതയുമാണ്‌ 
രൂപതയുടെ ത്വരിത വളര്‍ച്ചയെ സഹായിച്ചത്‌. 
പ്രത്യക്ഷമായുള്ള വികസനങ്ങളുടെ ഒരു നീണ്ടനിര 
തന്നെ കാണാം. അതി മനോഹരമായ അമലഗിരി 
അരമന, മൈനര്‍ സെമിനാരി, സാമുഹ്യ സേവന 
കേന്ദ്രമായ ചേതന, ആസ്ഥാന ദൈവാലയമായ 
കത്തീധ്ഡല്‍, ഈഴക്കടവിലെ അഗതി മന്ദിരം, 
പുലിയൂരിലെ ഐ.ടി.ഐ., പ്രൊഫണല്‍ വിദ്യാ 
ഭ്യാസം ഉള്‍പ്പെടെ ലക്ഷ്യമിടുന്ന തോട്ടപ്പള്ളിയിലെ 
കലാലയ സമുച്ചയ പദ്ധതി. അങ്ങനെ നീണ്ടു 
പോകുന്നു, വികസനത്തിന്റെ ചുക്കാന്‍ പിടിക്കു 
പദ്ധതിയുടെ നിര. 


ജനകീയനായ അഭിവന്ദ്യ ജോഷ്വാ പിതാവ്‌ 
രൂപതാ പ്രവര്‍ത്തനങ്ങളെ ജനകീയമാക്കി 
യിരിക്കുന്നു. ജാതി-മത-വര്‍ഗ്ഗ-രാഷ്ട്രീയ ഭേദമന്യേ 
പണക്കാരനെന്നോ, പാവപ്പെട്ടവനെന്നേോ ഉള്ള 
വൃത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരോടും സമത്വ 
ഭാവന, സ്നേഹ സാഹോദര്യ ഭാവങ്ങളിലൂടെ 
ര്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവര്‍ത്തികള്‍ 
മാവേലിക്കര രൂപതയെയാണ്‌ ജനകീയമാക്കി 
ക്കൊണ്ടിരിക്കുന്നത്‌. അതിലൂടെ മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയെയും ദൈവസ്നേഹത്തിന്റെ 
വക്താവാകുവാന്‍ കിട്ടുന്ന ഏതൊരവസരത്തെയും 
സ്വീകരിച്ചു കൊണ്ട്‌ ഹൈന്ദവ ആശ്രമങ്ങളിലും 
മുസ്ലീങ്ങളുടെ ഇഫ്ത്താര്‍ വിരുന്നുകളിലുമൊക്കെ 
സജീവ സാന്നിദ്ധ്യമായി മാറുന്ന അദ്ദേഹത്തിലൂടെ 
ഇതര സഭാ വിഭാഗങ്ങള്‍ പ്രമുഖ സുവിശേഷ 
പ്രസംഗകനെ ദര്‍ശിക്കുന്നു. അന്ന്‌ ആത്മീയതയുടെ 
ശബ്ദമായി മാര്‍ ഈവാനിയോസ്‌ പിതാവിലെ 
“കുദാശശെമ്മാശനെ” ദര്‍ശിച്ച സമൂഹം ഇന്ന്‌ 
ആത്മീയതയുടെ ശബ്ദമായി മാവേലിക്കര 
രൂപതയെയും അഭിവന്ദ്യ പിതാവിനെയും കാണുന്നു. 


ഭാതീക രംഗത്തെ വളര്‍ച്ചയെ ആദ്ധ്യാത്മീക 
വളര്‍ച്ചയ്ക്കുള്ള ഉപാധികളാക്കി മാറ്റികൊണ്ട 
രിക്കുന്നത്‌ രൂപതയുടെ സവിശേഷതയാണ്‌. 
ദൈവവും ദൈവാലയവും തങ്ങളുടെ മുന്‍ഗണനാ 


ക്രൈസ്തവ കാഹളം - 


29 


ശ്രമത്തില്‍ പ്രാധാന്യം നല്‍കുന്ന അജഗണവും 
അവരെ ശുശ്രൂഷിക്കുന്ന വൈദീകരും സന്യസ്ത 
രുമെല്ലാം ഒന്നുചേരുമ്പോള്‍ ഓണാട്ടുകരയുടെ 
ഹൃദയ ഭാവമായ ഓണപ്പാട്ടില്‍ മുഴങ്ങുന്ന കള്ളവും 
പൊളി വചനവും ഒന്നുമില്ലാത്ത ഭൂമിയിലെ പറുദീസ 
തീര്‍ത്തുകൊണ്ടിരിക്കുകയാണ്‌ മാവേലിക്കര രൂപത 
ഇന്ന്‌. ആരാധനയിലൂടെയും കുദാശകളിലുടെയും 
വിശ്വാസ ജീവിതത്തിന്‌ ജീവസാക്ഷ്യം വഹിക്കുന്ന 
ജനതതിയാണ്‌ ഈ രൂപതയുടെ സമ്പത്ത്‌. ക്രിസ്തു 
വിനോടൊപ്പം നടക്കുകയാണ്‌ വിശ്വാസമെന്ന്‌ 
ചാക്രികലേഖനങ്ങള്‍ ചൂണ്ടിക്കാട്ടുമ്പോള്‍ മറ്റൊരു 
ക്രിസ്തുവായി മാറുകയാണ്‌ തങ്ങളുടെ ധര്‍മ്മമെന്ന്‌ 
സഭാംഗങ്ങള്‍ കരുതുന്നു. വചന വര്‍ഷാചരണ 
ത്തിന്റെയും വിശ്വാസ വര്‍ഷാചരണത്തിന്റെ 
യുമൊക്കെ ബാക്കി പ്രതങ്ങളാണ്‌ ഇവിടുത്തെ 
ജ്വലിക്കുന്ന വിശ്വാസി സമൂഹം. 


മികച്ചു സംഘാടകനായ അഭിവന്ദ്യ രൂപതാദ്ധ്യ 
ക്ഷന്റെ പരിഗണന ഓരോ സഭാംഗവും അനുഭവി 
ച്ചറിയുന്നുണ്ട്‌. സാന്നിദ്ധ്യം തന്നെ പ്രചോദനമായി 
മാറ്റുന്ന ഇടവക സന്ദര്‍ശനത്തിലൂടെയും മരണ 
ഭവനങ്ങളില്‍ ഓടിയെത്തുന്ന ആശ്വാസം പകരുന്ന 
ദൈവദൂതനെ പ്പോലെയുമെല്ലാം അടുത്തുനിന്ന്‌ 
തങ്ങളുടെ കാര്യങ്ങളില്‍ കൂടുതല്‍ ശ്രദ്ധാലുവാകുന്ന 
ഇടയശ്രേഷ്ഠനെ കാണുമ്പോള്‍ മാവേലിക്കര 
രൂപതയിലെ അജഗണങ്ങള്‍ കയ്യും മെയ്യും മറന്ന്‌ 
സഭാപ്രവര്‍ത്തനങ്ങളില്‍ സജീവരാകുന്നു. വിശ്വാസ 
പാരമ്പര്യങ്ങളെ ജീവിതശൈലിയാക്കുന്ന സുവിശേ 
ഷസംഘം, വിശ്വാസപരിശീലന പരിപാലനത്തെ 
്രതമാക്കുന്ന പ്രബോധന, സഭാപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ 
ഈര്‍ജ്ജം പകരുന്ന എം.സി.വൈ.എം., ഉല്‍സാഹ 
ത്തോടെ ആത്മീയരായ അല്‍മായരുടെ എം.സി.എ.., 
ദൈവമാതാവിനെ സമൂഹത്തിന്‌ കാണിച്ചുകൊടുക്കു 


സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


മാതൃസമാജം, സേവനങ്ങള്‍ക്കും ജീവകാരുണ്യ 
പ്രവര്‍ത്തനങ്ങള്‍ക്കും മുന്നില്‍ നില്‍ക്കുന്ന സെന്റ്‌ 
വിന്‍സെന്റ്‌ ഡി പോള്‍ സൊസൈറ്റിയുടെ 
മാവേലിക്കര പര്‍ട്ടിക്കുലര്‍ കൌണ്‍സില്‍, മൂല്യബോ 
ധം പകരുന്ന എം.സി.സി.എല്‍ രൂപതാ സമിതി- 
ഇവയുടെയൊക്കെ ഒന്നിനൊന്ന്മെച്ചപ്പെട്ട പ്രവര്‍ത്ത 
നങ്ങള്‍ മാവേലിക്കര രൂപതയുടെ വളര്‍ച്ചയെ 
വിളിച്ചറിയിക്കുന്നു. 


കേരളാ ലേബര്‍ മൂവ്മെന്റിന്റെ സഹകരണ 
ത്തോടെ ദേവാലയ ശുശ്രൂഷകള്‍ക്ക്‌ നല്‍കുന്ന 
പെന്‍ഷന്‍ പദ്ധതി, അള്‍ത്താര ബാലന്‍മാരുടെ 
പരിശീലന രൂപീകരണം തുടങ്ങിയ പ്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ അനന്യതയുടെ സുഗന്ധമുണ്ട്‌. 


സന്യസ്തര്‍ക്ക്‌ അവര്‍ അര്‍ഹിക്കുന്ന സവിശേഷ 
കരുതലും നേതൃത്വവും നല്‍കാന്‍ രൂപത എപ്പോഴും 
തല്‍പ്പരത കാട്ടുന്നുണ്ട്‌. ബഥനിയുടെ സന്യാസ 
സന്യാസിനി സമൂഹങ്ങളും സ്ഥാപനങ്ങളും 
രൂപതയുടെ വളര്‍ച്ചക്ക്‌ എന്നും കൈത്താങ്ങലായി 
വര്‍ത്തിക്കുന്ന സന്യാസ ഭവനങ്ങളുടെ പുതിയ 
കേന്ദ്രങ്ങളിലൂടെ (കിസ്തു കേന്ദ്രീകൃതമായ 
ദൈവജന ശുശ്രൂഷയ്ക്ക്‌ പുതിയ മാനങ്ങള്‍ 
ഉടലെടുക്കുന്നുണ്ട്‌. രൂപതയില്‍ പുതുതായി 
ആരംഭിച്ച പോരുവഴിയിലെ മേരീമക്കള്‍ സമൂഹം, 
കുറത്തിയാടിലെ ഹോളി സ്പിരിറ്റ്‌ സമൂഹം, 


ഈഴക്കടവിലെ സ്‌ നേഹഗിരി സമൂഹം 
എന്നിവയൊക്കെ ഉദാഹരണങ്ങളാണ്‌. 
സമൂഹൃ ഐക്യം മുഖമുദ്രയാക്കിയ 


ജീവിതശൈലിയിലൂടെ, “കാരുണ്യമാകാനും 
കാരുണ്യമേകാനുമായി” ഇറങ്ങിത്തിരിച്ച ഐക്യ 
ത്തിന്റെ ്രവാചകന്റെയും പിന്‍ഗാമികളുടെയും 
ഗ്രവര്‍ത്തന പന്ഥാവ്‌ മാനവികതയില്‍ അടിസ്ഥാ 
നമിട്ടതാണ്‌. അടിസ്ഥാന ആവശ്യങ്ങള്‍ക്ക്‌ നേരെ 
ഒരിക്കലും മുഖം തിരിച്ച്‌ അവഗണിക്കാത്ത 
സമീപനം, എളിമയില്‍ വന്നവനെ, എളിമയിലുടെ, 
എളിമയില്‍ സഹായിക്കുവാനുള്ള ധൈര്യം 
ഇതൊക്കെയാണ്‌. മലങ്കര കത്തോലിക്കാ സഭയുടെ 
മാവേലിക്കര രൂപതയെ, ദൈവം വരദാനമായി 
നല്‍കിയ രൂപതാദ്ധ്യക്ഷന്‍ അഭിവന്ദ്യ ഡോ. ജോഷ്വ 
മാര്‍ ഇഗ്നാത്തിയോസ്‌ പിതാവിലൂടെ വളര്‍ച്ചയുടെ 
പടവുകള്‍ കുതിച്ചുചാടുവാന്‍ കരുത്ത്‌ പകര്‍ന്നത്‌. 
ഒപ്പം നെഞ്ചില്‍ കൈ ചേര്‍ത്തുകൊണ്ടുള്ള 
“മലങ്കരയുടെ അധിപധിയെ, പ്രാര്‍ത്ഥിക്കണമെ 
ഞങ്ങള്‍ക്കായി” എന്ന പ്രാര്‍ത്ഥനയും. മാവേലിക്കര 
രൂപത ഇദം പ്രഥമമായി പുനരൈക്യ വാര്‍ഷിക 
ആഘോഷങ്ങള്‍ക്ക്‌ ആതിഥ്യമരുളുന്നതും ദൈവപരി 
പാലനയിലൂടെ വിസ്മയ ചരിത്രത്തിലെ വളര്‍ച്ചയുടെ 
മറ്റൊരു പടവായി മാറ്റപ്പെടുന്നു. 


ദൈവിക അയയ്ക്കലിന്റെ ഫലമായ മിഷന്‍ 
ദൌത്യം സഭയുടെ അസ്തിത്വമാണെന്ന 
തിരിച്ചറിവോടെയുളള വളര്‍ച്ചയാണ്‌ രൂപതയ്ക്കു 


30 


ളളത്‌. ഇതിന്‌ മകുടോദാഹരണങ്ങളാണ്‌ 95-0൦ 
ഇടവകയായി ശുരനാടിനടുത്ത്‌ വെളുംതറയില്‍ 
പതിനാറു ഭവനങ്ങളുമായി ആരംഭിച്ച പുതിയ 
മിഷനും, 96-0൦ ഇടവകയായി ശൂരനാട്‌ മാതൃ 
ദേവാലയത്തിനടുത്ത്‌ പുതിയ ദേവാലയം 
ആരംഭിക്കുന്നതും, എം.സി.വൈ.എം.ന്റെ നേതൃത്വ 
ത്തില്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ജന്‍മ 
ഗൃഹത്തില്‍ നിന്നാരംഭിച്ച്‌ തിരുവനന്തപുരത്തെ 
കബറിടത്തിലേക്ക്‌ നാഷണല്‍ ഹൈവേയിലൂടെ 
കാഷായ വേഷ ധാരികളായി പ്രാര്‍ത്ഥനാ 
മന്ത്രങ്ങളുരുവിട്ടു കൊണ്ട്‌ എല്ലാ വര്‍ഷവും വിശ്വാസ 
സമൂഹം നടത്തുന്ന തീര്‍ത്ഥാടന പദയാത്ര വിശ്വാസ 
്രഘോഷണങ്ങളായി മാറന്നു. 


സഭൈക്യ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ പുതിയ 
മാനങ്ങള്‍ പകര്‍ന്നു നല്‍കി കൊണ്ട്‌ സംയുക്ത 
ക്രിസ്മസ്‌ ആഘോഷങ്ങള്‍, ഐക്യ ക്രിസ്തീയ ക 
ണ്‍വന്‍ഷനുകള്‍, സ്നേഹ സംവാദങ്ങള്‍ തുടങ്ങിയ 
വയിലൂടെ മലങ്കര കത്തോലിക്ക സഭയുടെ 
പ്രസക്തി സമൂഹത്തില്‍ നിഴലിക്കുന്നു. 


ശ്ലൈഹിക ശുശ്രൂഷയില്‍ പങ്കുചേരുന്ന 
വൈദികരുടെ പ്രധാന ഭാഗഭാഗിത്വം മനസ്സിലാക്കി 
രൂപത പ്രത്യേക കരുതല്‍ പ്രകടിപ്പിക്കുന്നുണ്ട്‌. 
പെരുമ്പുഴയിലെ ക്ലെര്‍ജി ഹോം കല്ലുമല 
സെമിനാരിയോട്‌ ചേര്‍ന്ന്‌ പ്രായമായ വൈദികരുടെ 
വിശ്രമത്തിനു വേണ്ടി സ്ഥാപിതമാകുന്ന വിയാനി 
ഹോം-ഇതൊക്കെ വിളിച്ചോതുന്നത്‌ രൂപതാ ഹൃദയം 
വൈദികരോട്‌ എന്നും ചേര്‍ന്നു നില്‍ക്കുന്നു 
വെന്നാണ്‌. 


അമലഗിരി മ്മെതാസന മന്ദിരത്തിനോട്‌ അടുത്തു 
തന്നെയുളള ദൈവമാതാവിന്റെ നാമത്തിലുള്ള 
കത്തീഡ്രലിന്റെ മൂറോന്‍ കൂദാശ പൂര്‍ത്തിയാക്കി 
അവിടെ ദിവ്യബലി അര്‍പ്പണം നടത്തുന്നത്‌ 
പുനരൈകൃദിനമായ സെപ്തംബര്‍ 20 ന്‌ 
തന്നെയാവുന്നത്‌ ദൈവ നിയോഗമാണ്‌. രൂപതയിലെ 
മുഴുവന്‍ ജനങ്ങളുടെയും കൂട്ടായ്മയുടെ പ്രതീകവും 
ആത്മീയ കേദാരവുമായി വിരാജിക്കുകയാണ്‌ ഈ 
കത്തീരഡല്‍. രൂപതയിലെ ഓരോ വിശ്വാസിയും 
മാവേലിക്കര രൂപതയിലൂടെ തങ്ങള്‍ക്ക്‌ ലഭിച്ച 
ആത്മീയ വളര്‍ച്ചയുടെ ദര്‍പ്പണമായി ഈ അതി 
മനോഹര ദേവാലയത്തെ ദര്‍ശിക്കുന്നു. 


ആര്‍ക്കും എവിടെയും ഏതിനും നന്‍മ മുന്‍ 
നിര്‍ത്തി സുലഭമാകുന്ന സുന്ദര സാന്നിധ്യം 
മാവേലിക്കരക്കാര്‍ക്ക്‌ പറയുവാനുള്ള ഈ ഗുണ 
വിശേഷണം അഭിവന്ദ്യ ഡോ.ജോഷ്വാ മാര്‍ 
ഇഗ്നാത്തിയോസ്‌ മെത്രാപ്പോലീത്തായെപ്പറ്റിയാണ്‌. 
ചാരുതയാര്‍ന്ന ഈ നയത്തെ പിന്‍പറ്റി ഉര്‍ജ 
സ്രോതസ്സില്‍ സ്വയം സമര്‍പ്പിച്ച്‌ വൈദിക 
പുണ്യങ്ങളുടെ ചാലക ശക്തിയായി മലങ്കര 
സുറിയാനി കത്തോലിക്ക സഭയുടെ മാവേലിക്കര 
രൂപത വളര്‍ച്ചയുടെ ജൈത്ര യാത്ര തുടരുന്നു. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


gual 


Pe, 


fe 


> 
. ൦ .' 


മാവേലിക്കരയുടെ 
ചരിത്രപ്രാധാന്യവും 
സാംസ്കാരിക പാരമ്പര്യവും 


അഡ്വ. ജോണ്‍സണ്‍ എബ്രഹാം 


മാവേലിക്കര തിരുവിതാംകൂറിന്റെ വാണിജ്യ, പറയുന്നു. വേലിക്ക്‌ സമുദ്രം എന്നര്‍ത്ഥം ഉണ്ട്‌. 
സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. അഭിമാനകരവും, “മേലേക്കര യാണ്‌ മാവേലിക്കരയുടെ പൂര്‍വൃരൂപമെന്ന്‌ 
ധീരവുമായ ഒരു ഗതകാലചരിത്രം മാവേലിക്കരയ്ക്ക്‌ ഉണ്ട്‌. അവകാശപ്പെടുന്നവരും ഉണ്ട്‌. 
തിരുവിതാംകൂറിന്റെ ചരിത്രത്തില്‍ രാഷ്ട്രീയവും, 
സാംസ്കാരികവും, ചരിര്രപരവുമായ ഒട്ടനവധി 
മുഹൂര്‍ത്തങ്ങള്‍ക്ക്‌ മാവേലിക്കര സാക്ഷ്യം വഹിച്ചു. 


അനിഴം തിരുള്‍ മാര്‍ത്താണ്ഡവര്‍മ്മ കായംകുളം 
പിടിച്ചടക്കും മുന്‍പ്‌ തന്നെ തിരുവിതാംകൂറില്‍ ലയിച്ച ഒരു 
ഓടനാടന്‍ നാട്ടുരാജ്യമായിരുന്നു മാവേലിക്കര (1731). 

ഓടനാട്ട്‌ രാജ്യത്തിലെ ഒരു പ്രധാന പ്രവശ്യയായിരുന്നു 
മാടിന്‍കുറിന്റെ ആസ്ഥാനം ആയിരുന്നു മാവേലിക്കര- 
ഓണാട്ടുകര പ്രദേശം. ആദ്യകാലത്ത്‌ ഓടനാട്‌ എന്നറിയ 
പെട്ടിരുന്നു. 


മാര്‍ത്താണ്ഡവര്‍മ്മയുടെ ദളവായും, സര്‍വ്വ സൈനാധി 
പനുമായി രാമയ്യന്‍ നിയമിതനായതോടുകൂടി ചരിത്രഗതി 
തന്നെ മാറി. മികവുറ്റ ഭരണതന്ത്രഞ്ജനും, യുദ്ധതന്ത്ര 
ങ്ങളില്‍ വിദഗ്ധനുമായ രാമയ്യന്‍ മാവേലിക്കരയില്‍ 

പ്രകൃതിദത്തമായ സൌന്ദര്യവും, കാര്‍ഷിക സമൃദ്ധിയും താമസമാക്കി. 1737 മുതല്‍ 1756 വരെയുള്ള 19 വര്‍ഷകാലം 
സമന്വയിച്ച നാട്‌. സംഗീത സാഹിത്യകലാ സംസ്കാരങ്ങ അദ്ദേഹം മാവേലിക്കരയില്‍ താമസിച്ചുകൊണ്ട്‌ 
ളുടെ നാട്‌. കലകള്‍ വളര്‍ന്ന്‌ ജീവിതവുമായി ഇഴുകിചേര്‍ന്ന പടനിക്കങ്ങള്‍ നടത്തി. ഈ കാലഘട്ടം മാവേലിക്കരയുടെ 


പ്രദേശം ഒട്ടേറെ പ്രഗല്‍ഭവതികള്‍ക്ക്‌ മാവേലിക്കര ജന്മം ചരിത്രത്തിലെ സുവര്‍ണ്ണകാലഘട്ടമായി കരുതപ്പെടുന്നു. 
നല്‍കി. മാവേലിക്കരയുടെ സാമ്പത്തികവും, വാണിജ്യപരവുമായ 


പ്രാധാന്യം ഇക്കാലത്തും വര്‍ദ്ധിച്ചു. തുടര്‍ച്ചയായ 
യുദ്ധങ്ങളിലൂടെ അരൂര്‍ വരെയുള്ള ദേശങ്ങള്‍ രാമയ്യന്‍ 
വേണാടിനോട്‌ ലയിപ്പിച്ചു. 


മാവേലിക്കര എന്നദേശനാമം ഉണ്ടായതിനെപറ്റി 
നിരവധി ഐതിഹ്യങ്ങള്‍ നിലവിലുണ്ട്‌. മഹാബലിക്കര, 
മാവേലിക്കര ആയതിന്‌ ചരിത്രത്തിന്റെ പിന്‍ബലമില്ലെന്ന്‌ 
പറയുന്നു. “മാ'യും 'വേലി'യും സംഘകാലത്തെ 
അളവുകളാണ്‌. അളാല്‍ തീരാത്തവിധം ധാരാളം 
നെല്ലുവിളയുന്ന സ്ഥലം എര്‍ത്ഥമുള്ള മാവേലിക്കര 
ദേശനാമം ഉണ്ടായി എന്ന്‌ അനുമാനിക്കുന്നവര്‍ ഉണ്ട്‌. ഒരു 
കാലത്ത്‌ മാവേലിക്കര സമുര്രതീര്രപദേശമായി സേനാനായകന്‍ ഡിലനോയിയുടെ മേല്‍നോട്ടത്തില്‍ 
രുന്നതിനാലാണ്‌ ആ പേരുണ്ടായതെന്ന്‌ ചട്ടമ്പിസ്വാമികള്‍ മാവേലിക്കരയില്‍ കോട്ട നിര്‍മ്മിച്ചു. വേലുത്തമ്പിയുടെ 


കുരുമുളക്‌ വ്യാപാരം പ്രധാന വാണിജ്യമായി വളര്‍ന്നു. 
കുരുമുളക്‌ സംഭരണത്തിനായി പണ്ടകശാലകള്‍ 
പണികഴിപ്പിച്ചു. വേലുത്തമ്പിയെ കുരുമുളക്‌ സര്‍വ്വാദികാര്യ 
ക്കാരനായി നിയമിച്ചു. 


31 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


മരണത്തെതുടര്‍ന്ന്‌ 1809-ല്‍ മെക്കാളെ കോട്ട ഇടിച്ചു 
നിരത്തി. ശ്രീകൃഷ്ണസ്വാമി ക്ഷ്രേതത്തിന്റെ പടിഞ്ഞാറും 
കിഴക്കും പ്രദേശങ്ങള്‍ ഇന്നും കോട്ടയ്ക്കകം 
എന്നാണറിയപ്പെടുന്നത്‌. മാവേലിക്കരയില്‍ വച്ച്‌ നടന്ന രണ്ട്‌ 
ഉടമ്പടികള്‍ ചരിത്രപ്രസിദ്ധമാണ്‌. മാര്‍ത്താണ്ഡവര്‍മ്മയും 
ഡച്ചുകാരും തമ്മില്‍ നടന്ന ഉടമ്പടി (1753) അനുസരിച്ച്‌ 
തിരുവിതാംകൂറിലെ പ്രധാന ഡച്ചുക്രേന്ദങ്ങളെല്ലാം 
തിരുവിതാംകൂറിനോട്‌ ചേര്‍ന്നു. രണ്ടാമത്തെ ഉടമ്പടി (1857) 
തിരുവിതാംകൂറും, കൊച്ചിയും തമ്മില്‍ ഉണ്ടായ സരഹൃദ 
ഉടമ്പടിയാണ്‌. കൊച്ചിയില്‍ നിന്നും തിരുവിതാംകൂര്‍ 
പിടിച്ചെടുത്ത സ്ഥലങ്ങള്‍ മടക്കി കൊടുക്കേണ്ടതില്ല 
എന്നായിരുന്നു ഉടമ്പടി. 


നവരാത്രി മഹോത്സവങ്ങള്‍ 1799, 90,92 
വര്‍ഷങ്ങളില്‍ മാവേലിക്കര വച്ചാണ്‌ നടന്നത്‌. 
തിരുവിതാകൂര്‍ മഹാരാജാവ്‌ അക്കാലങ്ങളില്‍ മാവേലിക്കര 
ആയിരുന്നു താമസം. നവരാര്രിയോടനുബന്ധിച്ചുളള 
പണ്ഡിത സദസ്സും ഇവിടെ വച്ച്‌ നടത്തിയിരുന്നു. 


മാവേലിക്കര രാജവംശം 


ടിപ്പുവിന്റെ പടയുടെ ആക്രമണം 1787 ല്‍ ഉണ്ടായതോടെ 
കോലത്തുനാട്ടിലെ (ചിറയ്ക്കല്‍) ചെങ്ങ കോവിലകം ശാഖ 
മാവേലിക്കരയില്‍ എത്തി. മാവേലിക്കര രാജകുടുംബം, 
ചെങ്ങരാജ കുടുംബത്തില്‍ നിന്ന്‌ രൂപം കൊണ്ടതാണ്‌. 
തിരുവിതാംകൂര്‍ രാജകുടുംബത്തില്‍ പെവഴിക്ക്‌ സന്തതി 
ഇല്ലാതെ വരുമ്പോള്‍ മാവേലിക്കര ഉല്‍സവമഠം 
കൊട്ടാരത്തില്‍ നിന്നാണ്‌ ദത്തെടുക്കാറുള്ളത്‌. ഇപ്രകാരം 
പല തവണ ദത്തെടുക്കല്‍ ഉണ്ടായി. ആദ്യത്തെ 
ദത്തെടുക്കല്‍ 1789 ല്‍ ആയിരുന്നു. രണ്ടാമത്തേത്‌ 1857 ല്‍ 
ആയിരുന്നു. മുന്നാമത്തെ ദത്തെടുക്കല്‍ 1901 ല്‍ നടന്നു. 
ദത്തെടുക്കപ്പെട്ട സേതു പാര്‍വ്വതി ഭായി (അമ്മ മഹാ റാണി), 
സേതുലക്ഷ്മിഭായി (റീജന്റ്‌ മഹാറാണി 1925-1932) 


എന്നിവര്‍ മാവേലിക്കരയുടെ പുത്രിമാരാണ്‌. 1994 ല്‍ 
ആയിരുന്നു ഏറ്റവും ഒടുവിലത്തെ ദത്ത്‌ നടന്നത്‌. 
ഭരണിതിരുന്നാള്‍ ലേഖപാര്‍വ്ൃവതിഭായി തമ്പുരാട്ടിയാണ്‌ 
രാജകുമാരിയായത്‌. പ്രശസ്ത ചിര്രകാരന്‍ രാജാ 
രവിവര്‍മ്മയും, കേരളപാണിനി ഏ. ആര്‍. രാജരാജവര്‍മ്മയും 
വിവാഹം കഴിച്ചിട്ടുള്ളത്‌ മാവേലിക്കര കൊട്ടാരത്തില്‍ 
നിന്നാണ്‌. 


മാവേലിക്കര പടിയോല 


മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയും സി.എം.എസ്‌ 
മിഷണറിമാരും തമ്മില്‍ പ്രേഷിതരംഗത്ത്‌ പുലര്‍ത്തിവന്ന 
സഹകകരണം അവസാനിപ്പിച്ചു കൊണ്ടുള്ള 
(പഖ്യാപനമാണ്‌ മാവേലിക്കര പടിയോല 
എന്നറിയപ്പെടുന്നത്‌. ആഗ്ളിക്കന്‍ മിഷണറിമാരു 
മായുണ്ടായിരുന്ന ബന്ധം കേരളത്തിന്റെ സാമൂഹ്യജീവി 
തത്തിനും മലയാളഭാഷയ്ക്കും ഉണ്ടാക്കിയ പുരോഗതി 
വളരെ വലുതാണ്‌. കോട്ടയത്തെ പഴയ സെമിനാരിയില്‍ 
ഇംഗ്ളീഷും ഇതരവിഷയങ്ങളും പഠിപ്പിച്ചിരുന്ന 
മിഷണറിമാര്‍ ക്രമേണ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സഭയുടെ 
വിശ്വാസാചാരങ്ങളില്‍ കൈകടത്താന്‍ തുടങ്ങി. റവ. 
ജോസഫ്‌ പീറ്റ്‌, റവ. വുഡ്‌ കോക്ക്‌ എന്നീ മിഷണറി 
മാരായിരുന്നു പഴയ സെമിനാരി അദ്ധ്യാപകര്‍. മലങ്കര 
ഓര്‍ത്തഡോക്സ്‌ വിശ്വാസികളെ ആഗ്ളിക്കന്‍ നവീകരണ 
വിശ്വാസത്തിലേക്ക്‌ കൊണ്ടുവരുമോ എന്ന്‌ ഓര്‍ത്തഡോ 
കസ്‌ സഭാ നേതൃത്വം ഭയപ്പെട്ടു. 


1836 ജനുവരി 16 ന്‌ മാവേലിക്കര പുതിയകാവ്‌ സെന്റ്‌ 
മേരീസ്‌ ഓര്‍ത്തഡോക്സ്‌ പള്ളിയില്‍ വച്ച്‌ ചേപ്പാട്‌ മാര്‍ 
ദിവാന്നാസ്യോസ്‌ മെത്രാപ്പോലീത്ത മലങ്കര ഓര്‍ത്തഡോ 
ക്സ്‌ സഭാ പള്ളി പ്രതിപുരുഷ യോഗം വിളിച്ചുകൂട്ടി. 
മദ്ധ്യസ്ഥ ശ്രമത്തിനെത്തിയ കല്‍ക്കട്ട ബിഷപ്പ്‌ ഡാനിയേല്‍ 
വിന്‍സെന്റിന്റെ നിര്‍ദ്ദേശങ്ങള്‍ സുനഹദോസ്‌ നിരുപാധികം 


32 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


തള്ളിക്കളഞ്ഞു. തിരുവാതാംകൂര്‍ ദിവാനും അനുര 
ജ്ഞനത്തിന്‌ എത്തിയിരുന്നു. മലങ്കര സുറിയാനി സഭയുടെ 
വിശ്വാസത്തിനും മേല്‍ക്കോയ്മക്കും പട്ടത്വത്തിനും കോട്ടം 
വരുത്തുന്ന ഏതൊരു പ്രവണതയെയും എതിര്‍ക്കുമെന്നും, 
പരിശുദ്ധ കന്യാമറിയത്തിന്റെയും, പരിശുദ്ധന്‍മാരുടെയും 
മാദ്ധ്യസ്ഥതയില്‍ വിശ്വസിക്കുന്നുവെന്നും സുനഹദോസ്‌ 
പ്രഖ്യാപിച്ചു. ആംഗ്ളിക്കന്‍ മിഷണറിമാരുമായി ചേര്‍ന്നുള്ള 
പ്രേക്ഷിത പ്രവര്‍ത്തനങ്ങള്‍ ഇതോടെ മലങ്കര ഓര്‍ത്തഡോ 
കസ്‌ സഭ അവസാനിപ്പിച്ചു. 


ക്ഷേത്രമാഹാത്മ്യവും പള്ളികളും 


മതമൈത്രിയുടെയും ഈശ്വര ചിന്തയുടെയും 
സാംസ്കാരിക പ്രതിബദ്ധതയുടേയും ഈറ്റില്ലമാണ്‌ 
ഓണാട്ടുകരയിലെ ദേവാലയങ്ങള്‍. 


ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം മാടത്തിന്‍കൂറിന്റെ 
പരദേവതാ ക്ഷേത്രമായി കരുതുന്നു. 1731 ല്‍ മാവേലിക്കര 
ദേശവും ക്ഷേത്രവും മാര്‍ത്താണ്ഡവര്‍മ്മയ്ക്ക്‌ നല്‍കിയെന്ന്‌ 
ചരി്രം. മാര്‍ത്താണ്‌ ഡവര്‍മ്മ കായംകുളം രാജ്യം 
പിടിച്ചടക്കിയതിന്റെ സന്തോഷ സൂചകമായി രാമയ്യന്‍ ദളവ 
സ്ഥാപിച്ച 10 മീറ്റര്‍ ഉയരവും 3600 ചതുരശ്ര സെന്റീമീറ്റര്‍ 
വിസ്തീര്‍ണ്ണവുമുള്ള ഓടില്‍ നിര്‍മ്മിച്ച സ്തംഭ വിളക്ക്‌ 
ക്ഷേത്രത്തില്‍ സ്ഥാപിച്ചിട്ടുണ്ട്‌. 


ദക്ഷിണകാശി എന്ന അപരനാമത്തില്‍ അറിയപ്പെടുന്ന 
ഏറ്റവും പ്രാചീനവും പ്രസിദ്ധവുമായ ശിവക്ഷേത്രമാണ്‌ 
കണ്ടിയൂര്‍ മഹാദേവര്‍ ക്ഷേത്രം. കണ്ടിയൂര്‍ പടനിലത്തുവച്ച്‌ 
വേണാടുമായി യുദ്ധത്തില്‍ ഏര്‍പ്പെട്ട കായംകുളം രാജാവ്‌ 
ക്ഷേത്രത്തിലൊളിക്കുകയും പടിഞ്ഞാറെ ഗോപുരം വഴി 
രക്ഷപെടുകയും ചെയ്തു എന്നാണ്‌ പറയപ്പെടുന്നത്‌. അടച്ച 
ഗോപുര വാതില്‍ പിന്നീട്‌ ഇതെവരെ തുറന്നിട്ടില്ല. ഏഴ 
ഏക്കറോളം വരുന്ന വിശാലമായ ക്ഷേത്രത്തിന്റെ ചുറ്റമുള്ള 
വലിയ മതില്‍ക്കെട്ടിനോട്‌ ചേര്‍ന്ന്‌ നാലുവശത്തും ഗോപുരം 
ഉണ്ട്‌. കിഴക്കുവശത്തെ ഗോപുരത്തിന്റെ മച്ചില്‍ ആലേഖനം 
ചെയ്തിട്ടുള്ള ഗജേന്ദ്രമോക്ഷം, കൃഷ്ണാവതാരം മുതലായ 
ദാരുശില്‍പ്പങ്ങള്‍ പ്രസിദ്ധമാണ്‌. 


ചെട്ടികുളങ്ങര ഭഗവതിക്ഷ്രേതം ഓണാട്ടുകരയുടെ 
സാംസ്കാരിക വിശുദ്ധിയുടെ പ്രതീകമാണ്‌. ചെട്ടികുളങ്ങര 
അമ്മയ്ക്ക്‌ പ്രീയപ്പെട്ട വഴിപാടായ കുത്തിയോട്ടത്തിന്റെയും 
കെട്ടുകാഴ്ചകളുടേയും അകമ്പടിയോടെ 13 കരക്കാര്‍ ചേര്‍ന്ന്‌ 
നടത്തുന്ന കുംഭഭരണി ഉല്‍സവം പ്രസിദ്ധമാണ്‌. 


നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ക്രൈസ്തവ 
പാരമ്പര്യമാണ്‌ മാവേലിക്കരയ്ക്ക്‌ ഉള്ളത്‌. ആദ്യകാലത്ത്‌ 
ക്രൈസ്തവര്‍ക്ക്‌ മാവേലിക്കരയില്‍ ആരാധനാലയം 
ഉണ്ടായിരുന്നില്ല. കായംകുളത്തുള്ള കാദീശാ പള്ളിയില്‍ 
പോയാണ്‌ ആരാധനകളും കൂദാശകളും നടത്തി പോന്നത്‌. 
കണ്ടിയുരായിരുന്നു ആദ്യത്തെ ഓര്‍ത്തഡോക്‌സ്‌ ദേവാലയം 
നിര്‍മ്മിച്ചത്‌. കണ്ടിയൂരില്‍ പള്ളി നിന്ന സ്ഥലം ഇന്നും 
പള്ളിപ്പറമ്പാണ്‌. കപ്യാര്‍ താമസിച്ചിരുന്ന സ്ഥലം 
കപ്യാര്‍മഠം എന്ന പേരില്‍ തന്നെ ഇന്ന്‌ അറിയപ്പെടുന്നു. 
കായംകുളം, മാവേലിക്കര രാജകുടുംബാംഗങ്ങള്‍ 


33 


ആരാധിച്ചിരുന്ന കണ്ടിയൂര്‍ ശിവക്ഷ്രേതത്തിന്‌ സമീപം 
ക്രിസ്ത്യന്‍ പള്ളി ഉണ്ടായത്‌ മതസനഹാര്‍ദ്ദത്തിന്റെ 
നിദര്‍ശനമാണ്‌. പിന്നീട്‌ പള്ളി ഇവിടെ നിന്നും മാവേലിക്കര 
രാജാവിന്റെ സഹായത്തോടെ ഇടശ്ശേരി കുടുംബവക 
സ്ഥലത്ത്‌ പുതിയകാവിലേക്ക്‌ മാറ്റി സ്ഥാപിച്ചു. 
പുതിയകാവ്‌ സെന്റ്‌ മേരീസ്‌ ഓര്‍ത്തഡോക്‌സ്‌ 
ദേവാലയത്തിന്റെ സഹ്രസാബ്ദ ജൂബിലി 1943 ല്‍ 
ആഘോഷിച്ചു. 


സി.എസ്‌.ഐ ക്രൈസ്റ്റ്‌ ചര്‍ച്ച്‌ മാവേലിക്കരയില്‍ 
ആരംഭിച്ചത്‌ റവ. ജോസഫ്‌ പീറ്റാണ്‌ (1839). അന്ന്‌ റവ. പീറ്റ്‌ 
താമസിച്ച ബംഗ്ളാവിലാണ്‌ ഇപ്പോള്‍ പീറ്റ്‌ മെമ്മോറിയല്‍ 
ട്രയിനിംഗ്‌ കോളജ്‌ പ്രവര്‍ത്തിക്കുന്നത്‌. ആറാട്ടുകടവിന്‌ 
സമീപം സ്ഥാപിച്ച ഗോഥിക്‌ ശൈലിയിലുള്ള 
ദേവാലയത്തിന്റെ കവാടത്തില്‍ കാണുന്ന ഓം കാര 
മുദ്രിതമായ വാകൃഫലകം പീറ്റിന്റെ മതസഹിഷ്ണുതയുടെ 
പ്രതീകമാണ്‌. മാവേലിക്കരയില്‍ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ക്ക്‌ പീറ്റ്‌ തുടക്കം കുറിച്ചു. 27 വര്‍ഷം 
മാവേലിക്കരയില്‍ പ്രവര്‍ത്തിച്ച അദ്ദേഹം ഒരു ബഹുമുഖ 
പ്രതിഭയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭൌതികശരീരം 
പള്ളിയുടെ അടുത്ത്‌ തന്നെ സംസ്കരിച്ചു. 


മാവേലിക്കര മുസ്ളിം ദേവാലയം ടൌണില്‍ തന്നെ 
സ്ഥിതി ചെയ്യുന്നു. തഴക്കര മാര്‍ത്തോമ്മാ പള്ളി, 
പുതിയകാവ്‌ സെന്റ്‌ ജോസഫ്‌ മലങ്കര കത്തോലിക്കാ 
ദേവാലയം, മാവേലിക്കര പുളിമൂട്‌ സെന്റ്‌ ജോസഫ്‌ ലാറ്റിന്‍ 
പള്ളി, മാവേലിക്കര അച്ചന്‍ കോവിലാറിന്‌ സമീപം 
വിശുദ്ധ അല്‍ഫോസാ സിറിയന്‍ കാത്തലിക്‌ ചര്‍ച്ച്‌ 
തുടങ്ങിയ ആരാധനാലയങ്ങളും വിശുദ്ധിയുടെയും 
മതസൌഹാര്‍ദ്ദത്തിന്റെയും പ്രതീകങ്ങളായി സ്ഥിതി 
ചെയ്യുന്നു. 


സാംസ്കാരിക മേഖല 


മദ്ധ്യതിരുവിതാംകൂറിന്റെ സാംസ്‌കാരിക തലസ്ഥാനം 
കൂടിയാണ്‌ മാവേലിക്കര. ഓണാട്ടുകരയുടെ സാംസ്കാരിക 
വിശുദ്ധിയും, മത സൌഹാര്‍ദ്ധവും, കാര്‍ഷിക സമൃദ്ധിയും 
ചാലിച്ചെടുത്ത്‌ രൂപപ്പെട്ടതാണ്‌ ഓണാട്ടുകര സംസ്കാരം. 
മലയാള സാംസ്കാരിക പൈതൃകത്തിന്‌ വിലപ്പെട്ട 
സംഭാവനകള്‍ ഓണാട്ടുകര നല്‍കി. ഓണാട്ടുകരയിലെ 
കണ്ടിയൂര്‍, പള്ളിക്കല്‍, ഭരണിക്കാവ്‌ പ്രദേശങ്ങള്‍ ബുദ്ധമത 
കേന്ദ്രങ്ങളായിരുന്നു. ബുദ്ധപ്രതിമകൾ ഇവിടങ്ങളില്‍ 
നിന്നും ലഭിച്ചിട്ടുണ്ട്‌. ഹിന്ദുമതത്തിന്റെ നവോത്ഥാനത്തോട്‌ 
കൂടി ബുദ്ധക്രേന്ദങ്ങളെല്ലാം നവീകരിക്കപ്പെട്ടു. 
ഭരണിക്കാവില്‍ നിന്നും കിട്ടിയ പുര്തച്ചനെ ക്ഷ്രേതകാവില്‍ 
പ്രതിഷ്‌ ഠിച്ചിരുന്നു. കണ്ടിയൂരില്‍ നിന്നും കിട്ടിയ 
ബുദ്ധവിധ്രഹം മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി 
ക്ഷേത്രത്തിന്‌ മുമ്പിലുള്ള ആല്‍മരചുവട്ടില്‍ 1923 ല്‍ 
പ്രതിഷ്ഠിച്ചു. മാവേലിക്കരയുടെ മാനസപുഗശ്രനായി ഒരു 
സമൂഹത്തിന്റെ മുഴുവന്‍ പരിലാളനം ഏറ്റുവാങ്ങി 
പത്മാസനത്തില്‍ പുത്രച്ചന്‍ ഇരിക്കുന്നു. 


ഹൈന്ദവ, ക്രൈസ്തവ ഐക്യത്തിന്റെ ്രധാന 
കേന്ദ്രമാണ്‌ മാവേലിക്കര. 1900-ാം ആണ്ടില്‍ ശബരിമലയില്‍ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ഉണ്ടായ തീപിടുത്തത്തെ തുടര്‍ന്ന്‌ ക്ഷ്രേതത്തിന്റെ 
പുനര്‍നിര്‍മ്മാണം നടത്തിയത്‌ മാവേലിക്കര പോളച്ചി 
റയ്ക്കല്‍ കൊച്ചുമ്മൻ മുതലാളി ആയിരിന്നു. 
ക്ഷ്രേതനിര്‍മ്മാണത്തിനിടയില്‍ അദ്ദേഹത്തിന്‌ അകാല 
മരണം സംഭവിച്ചു. ഇതേ തുടര്‍ന്ന്‌ ഭാര്യ അക്കാമ്മയും, 
ജാമാതാവ്‌ സ്കറിയാ കത്തനാരും ചേര്‍ന്ന്‌ ശബരിമല 
ക്ഷേത്രം പുതുക്കി പണിത്‌ വിശ്വാസികള്‍ക്ക്‌ നല്‍കി. ഭാഷാ, 
സാഹിത്യ, കലാരംഗങ്ങളില്‍ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി 
പ്രതിഭകള്‍ ഈ നാടിന്റെ അഭിമാനങ്ങളാണ്‌. 


മലയാള ഭാഷയ്ക്ക്‌ തനതായ വ്യാകരണം രചിച്ച 
കേരളപാണിനി എ.ആര്‍.രാജരാജവര്‍മ്മ, ഭാഷയിലെ 
ആദ്യത്തെ സാമൂഹിക നാടകമായ മറിയാമ്മ നാടകം രചിച്ച 
പോളച്ചിറയ്ക്കല്‍ കൊച്ചപ്പന്‍ തരകന്‍, പ്രസിദ്ധ നാടക 
കൃത്ത്‌ തോപ്പില്‍ ഭാസി, നര്‍മ്മ സാഹിത്യകാരന്‍ 
എന്‍. പി.ചെല്ലപ്പന്‍ നായര്‍, മഹാകവി വരിക്കോലില്‍ 
കേശവനുണ്ണിത്താന്‍, നോവലിസ്റ്റ്‌ പാറപ്പുറത്ത്‌ 
കെ.ഇ.മത്തായി, വി.പി.ശിവകുമാര്‍, കെ.കെ.സുധാകരൻ, 
്രാന്‍സിസ്‌ .ടി.മാവേലിക്കര, പ്രൊ.നരേന്ദ്രപസാദ്‌, 
മണിപ്രവാള സാഹിത്യത്തിലെ മുഖ്യകൃതി ഉണ്ണിയാടി 
ചരിതം എഴുതിയ ദാമോദര ചാക്യാര്‍, കുത്ത്‌ പോറ്റിമാര്‍, 
കണ്ടിയൂര്‍ മഹാദേവ ശാസ്ര്തികള്‍, കാമ്പിശ്ശേരി 
കരുണാകരന്‍ തുടങ്ങിയവര്‍ സാഹിത്യരംഗത്ത്‌ 
പ്രശസ്തരാണ്‌. 


ആര്‍ട്ടിസ്റ്റ്‌ രാമവര്‍മ്മരാജ, ചിത്രമെഴുത്ത്‌ 
കെ.എം.വര്‍ഗ്ഗീസ്‌, കാര്‍ട്ടൂണിസ്റ്റ്‌ അബു ഏ്രഹാം, 
കാര്‍ട്ടൂണിസ്റ്റ്‌ യേശുദാസന്‍ തുടങ്ങിയവര്‍ വരകളുടെയും 
ചിത്രരചനയുടെയും തമ്പുരാക്കന്‍മാരാണ്‌. കര്‍ണ്ണാടക 
സംഗീതലോകം, മൃദംഗം, ചെണ്ട, നാദസ്വരം, തുടങ്ങി 
വിവിധ മേഖലകളില്‍ മാവേലിക്കര രാമനാഥന്‍, 
മാവേലിക്കര ആര്‍. പ്രഭാകരവര്‍മ്മ, മാവേലിക്കര 
വേലുക്കുട്ടിനായര്‍, മാവേലിക്കര കൃഷ്ണന്‍കുട്ടിനായര്‍, 
മാവേലിക്കര ശങ്കരന്‍കുട്ടിനായര്‍, മാവേലിക്കര 
എസ്‌.ആര്‍.രാജു, മാവേലിക്കര ഗോപിനാഥ്‌, വാരണാസി 
മാധവന്‍ നമ്പൂതിരി എന്നിവരും കഥകളി, നാടക, സിനിമാ 
രംഗത്ത്‌ ഒ. മാധവന്‍, മാവേലിക്കര മുതരിക്കണ്ടത്തില്‍ 
ചെങ്ങൂര്‍ രാമന്‍പിള്ള ആശാന്‍, ചെന്നിത്തല 
ചെല്ലപ്പന്‍ പിള്ള, ചുനക്കര രാമന്‍കുട്ടി, എണ്ണക്കാട്‌ 
നാരായണന്‍കുട്ടി, രണ്ടാമത്തെ ശബ്ദചിത്രമായ 
ജ്ഞാനാംബികയിലെ നായിക സി.കെ.രാജം, മാവേലിക്കര 
പൊന്നമ്മ, കെ.പി.എ.സി.സുലോചന, മാവേലിക്കര പങ്കജം, 
മാവേലിക്കര രാമചന്ദ്രന്‍, സംവാധായകന്‍ മധു ഇലവങ്കറ, 
മജീഷ്യന്‍ സാരമാജ്‌, ഭരണിക്കാവ്‌ ശിവകുമാര്‍ 
തുടങ്ങിയവരും പ്രശസ്തരാണ്‌. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ 
മേഖലകളില്‍ സ്വദേശാഭിമാനി ടി.കെ മാധവന്‍, 
ടി.എം.വര്‍ഗ്ഗീസ്‌, കൊച്ചിക്കല്‍ പി.ബാലകൃഷ്ണന്‍ തമ്പി, 
രവീന്ദ്രവര്‍മ്മ, കേരളഗാന്ധി കെ.കെ.ചെല്ലപ്പന്‍ പിള്ള, 
സി.എം. സ്റ്റീഫന്‍, രമേശ്‌ ചെന്നിത്തല, ഡോ. 
പി.സി.അലക്സാണ്ടര്‍, സി.പി.നായര്‍, സി.ഒ.മാധവന്‍, 
ഡോ.പുതുശ്ശേരി രാമചന്ദ്രന്‍, വെന്നി വാസുപിള്ള, ഡോ. 
എം.എസ്‌.വല്യത്താന്‍, ഡോ.വേണുരാജാമണി തുടങ്ങി 
യവരും ഉള്‍പ്പെടുന്നു. 


34 


ഓണാട്ടുകര ഭാഷയ്ക്ക്‌ അതിന്റേതായ ഒരു ശൈലിയും 
തനിമയും ഉണ്ട്‌. ഓണാട്ടുകരയിലെ കരകൃഷിയ്ക്കും 
പ്രത്യേകതകളുണ്ട്‌. നിലങ്ങളില്‍ വിരിപ്പ്‌ (ഒന്നാം വിള), 
മുണ്ടകന്‍(രണ്ടാം വിള) എന്നിങ്ങനെ രണ്ട്‌ നെല്ല്‌ കൃഷിയും 
ഒരു എള്ള്‌ കൃഷിയും ചെയ്തിരുന്നു. മണലിന്റെ അംശം 
കൂടുതലായുള്ള ഓണാട്ടുകരയിലെ കണ്ടങ്ങള്‍ എളള്‌ 
കൃഷിയ്ക്ക്‌ അനുയോജ്യമാണ്‌. ഓണാട്ടുകരയിലെ എളള്‍ 
ഓഷധഗുണം ഉള്ളതുമാണ്‌. വിവിധ കൃഷിപണികളെ 
അടിസ്ഥാനമാക്കിയുള്ള കൊയ്ത്ത്പാട്ട്‌, നടീൽപാട്ട്‌, ഉഴവു 
പാട്ട്‌ എന്നിവ കൃഷിയിടങ്ങളില്‍ മുഴങ്ങുന്നു. മതമൈത്രി, 
ഈശ്വര വിശ്വാസം, ധാര്‍മ്മിക മൂല്യങ്ങള്‍ ഇവ 
വിളിച്ചോതുന്നതാണ്‌ കെട്ടുത്സവങ്ങളായ കാള, തേര്‍, കുതിര, 
ദൃശ്യചാരുത പകരുന്ന കെട്ടുകാഴ്ചകള്‍, കുത്തിയോട്ട പാട്ട, 
തോറ്റംപാട്ട്‌, കോലംതുള്ളല്‍ എന്നിവ. 


മാര്‍ ഈവാനിയോസിന്റെ ഭാരതദര്‍ശനം 


പ്രകൃതി ദത്തമായ സൌന്ദര്യവും സംസ്കാരവും 
മാനവിക മൂല്യങ്ങളും ഈശ്വര വിശ്വാസവും സമന്വയിപ്പിച്ച 
ഓണാട്ടുകരയുടെ ചിന്താധാരയില്‍ നിന്നും ദൈവവിളിയില്‍ 
നിന്നും ഉത്ഭവിച്ചതാണ്‌ മാവേലിക്കര പുതിയക്കാവ്‌ 
പണിക്കരുവീട്ടില്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 
സന്യാസ ചിന്ത. 


മാര്‍ ഈവാനിയോസിന്റെ വ്യക്തിത്വവും ദര്‍ശനങ്ങളും 
നമ്മുടെ നാടിന്റെ സംസ്‌കൃതിയുടെയും 
പൌരാണികതയുടെയും പ്രതീകങ്ങളാണ്‌. മാര്‍ 
ഈവാനിയോസിന്റെ ദര്‍ശനങ്ങളും കാഴ്ചപ്പാടും 
മാനവികതയുടെ സന്ദേശം ഉള്‍ക്കൊള്ളുന്നതാണ്‌. 
ചിന്താധാരകളില്‍ ആര്‍ഷഭാരത സംസ്‌കാരം നിഴലിക്കുന്നു. 
1925-ല്‍ മെത്രാനായി അഭിഷിക്തനായ അവസരത്തില്‍ 
അനുമോദിക്കുവാന്‍ കൂടിയ സമ്മേളനത്തിലെ മറുപടി 
പ്രസംഗത്തില്‍ സഭയിലെ ഭാരതവത്കരണം സാംസ്കാരിക 
അനുരൂപണം എന്നീ ആശയങ്ങള്‍ പങ്കുവെച്ചു. “എനിക്ക്‌ 
എട്ടോ, പത്തോ വയസ്സ്‌ പ്രായമുള്ള കാലത്ത്‌ 
സന്യാസനിഷ്ഠയോടുകുടി ജീവിതം നയിക്കണമെന്നുള്ള 
ആഗ്രഹം എന്റെ മനസ്സില്‍ ഉത്ഭവിച്ചതാണ്‌' എന്ന്‌ അദ്ദേഹം 
പറഞ്ഞു. ഭാരതീയ ആദ്ധ്യാത്മിക പാരമ്പര്യത്തെ 
സന്യാസത്തിന്റെ ദൃശ്യഭാവങ്ങളില്‍ ഒന്നായി നിലനിര്‍ത്താന്‍ 
അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ബഥനി സന്യാസ 
സമൂഹത്തിന്റെ കാവി വേഷം, ജീവിത ശൈലി, ആശ്രമ 
ജീവിതം എന്നിവ പ്രകടന പരമായ നിലയില്‍ മാത്രമല്ല 
ആശയങ്ങളുടെയും ദര്‍ശനങ്ങളുടെയും ഭാരത 
പാരമ്പര്യത്തിന്റെയും പ്രതീകങ്ങളാണ്‌. 


ആധാരഭരഖ്കള്‍ 


തിരുവിതാംകൂര്‍ ചരിത്രം - പി.ശങ്കുണ്ണി മേനോന്‍ 

ബിഷപ്പ്‌ മൂര്‍ കോളേജ്‌ രജത ജൂബിലി സുവനീര്‍ - ലേഖനങ്ങള്‍ 
ഗിരിദീപം - മാര്‍ ഈവാനിയോസിന്റെ ആത്മകഥ 
ഓടനാടിന്റെ ഉള്‍ത്തുടിപ്പുകള്‍ - ഡോ. ചേരാവള്ളി ശശി 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


സാമുഹികം 


നമുക്കെന്തു സംഭവിച്ചു? 


സമൂഹത്തിന്റെ സമസ്തമേഖലകളിലുമുള്ള വില 
പ്പെട്ട സംഭാവനകളിലൂടെ, മാതൃകാപരമായ മുന്നേ 
റൃങ്ങളിലൂടെ, അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ 
ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ കേരളത്തിന്‌ -മല 
യാളിക്ക്‌- ഇന്നെന്തു സംഭവിച്ചു? എല്ലാ മേഖലക 
ളിലും നഷ്ടങ്ങളുടെ കണക്കുകളുമായി മാത്രം നാം 
നില്‍ക്കുമ്പോള്‍ ഒരു കാലത്ത്‌ നാം പുച്ഛിച്ച്‌, അവഗ 
ണിച്ച്‌ മാറ്റിനിര്‍ത്തിയിരുന്ന അയല്‍ സംസ്ഥാനങ്ങ 
ളിലെ ജനസമൂഹങ്ങള്‍ ഇന്ന്‌ നമുക്കേറെ മുന്നിലാ 
ണ്‌. വിവാദങ്ങള്‍ക്ക്‌ മാത്രം വളക്കൂറുള്ള മണ്ണായി 
ഇവിടം മാറിയിരിക്കുന്നു. അധ്വാനത്തിന്‌ പേരുകേട്ട 
നമ്മള്‍ അലസതയിലേക്കും, അവിഹിതമാര്‍ഗ്ഗങ്ങളി 
ലൂടെയുള്ള സമ്പാദൃശീലങ്ങളിലേക്കും അധഃപതിച്ചി 
രിക്കുന്നു. വ്യത്യസ്തമേഖലകളിലുള്ള ഈ തകര്‍ച്ച 
കളിലേക്ക്‌ ഒന്നു കണ്ണോടിക്കുന്നത്‌ ആത്മശോധ 
നക്ക്‌ സഹായിക്കുമെന്നതില്‍ സംശയമില്ല. 


സാമൂഹികം 


ഒരു സമൂഹമെന്ന നിലയില്‍ വിപ്ലവകരമായ മാറ്റ 
ങ്ങള്‍ക്കും, മുന്നേറ്റങ്ങള്‍ക്കും-നിലവിലുണ്ടായിരുന്ന 
നിയമങ്ങള്‍ക്കുപരി-നേതൃത്വം നല്‍കിയ സമുഹ 
മാണ്‌ നമ്മുടേത്‌. സാമൂഹിക ബന്ധങ്ങളിലും, ഇട 
പെടലുകളിലും നാമെന്നും മുന്‍പന്തിയിലായിരുന്നു. 
സാമൂഹികപരിഷ്കര്‍ത്താക്കളും, പ്രസ്ഥാനങ്ങളും 
ധാരാളം ഇവിടെ പിറവികൊണ്ടു. അവരുടെ ആശ 
യങ്ങളും മാര്‍ഗ്ഗങ്ങളും ലക്ഷ്യങ്ങളും അനേകരെ 
ആവേശം കൊള്ളിച്ചു. കാലത്തിനും, ദേശത്തിനുമപ്പു 
റത്തേക്ക്‌ അവ കടന്നു ചെന്നു. ഇന്നത്തെ അവസ്ഥ 
യെന്താണ്‌? നമ്മുടെ സമൂഹം വികൃതമായി വിഭജി 
ക്കപ്പെട്ടിരിക്കുന്നു; അഥവാ വിഭജിക്കപ്പെടാന്‍ നിര്‍ബ 
ന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവകാശങ്ങള്‍ക്കും ആനുകൂ 
ല്യങ്ങള്‍ക്കും വേണ്ടി വിഭജിക്കപ്പെട്ടാലേ നിവൃത്തി 
യുള്ളൂ എന്ന അവസ്ഥ. അനര്‍ഹമായതു തട്ടിയെടു 
ക്കാന്‍ വിഭജിതസംഘങ്ങളുടെ ശക്തിയുണ്ടായാലേ 
സാധിക്കൂയെന്ന അവസ്ഥ. സാമൂഹികമായി വിഘടി 


35 


ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 


ച്ചുനിന്നുകൊണ്ട്‌ പരസ്പരം പോര്‍ വിളിക്കുന്ന അവ 
സ്ഥ. ഈ വിഭജനം സ്വന്തകാര്യസാധ്യത്തിലധിഷ്ഠി 
തമായതിനാല്‍ സമൂഹത്തിന്റെ എല്ലാ മേഖലക 
ളിലും കാണാന്‍ സാധിക്കും. ദേശത്തിന്റെയും, വര്‍ഗ്ഗ 
ത്തിന്റെയും, വംശത്തിന്റെയും, ജാതിയുടെയും, മത 
ത്തിന്റെയും, രാഷ്ര്രീയത്തിന്റെയും, കുടുംബത്തിന്റെ 
യും, ഇതിന്റെ യെല്ലാം ഉള്‍പ്പിരിവുകളുടെയും അടി 
സ്ഥാനത്തില്‍ നാം ചിന്നിച്ചിതറപ്പെട്ടിരിക്കുന്നു. 
പൊതുവായ ഒരു അഭിപ്രായമില്ലാത്ത, നിലപാടി 
ല്ലാത്ത സാഹചര്യം. ഒരു വിഭാഗത്തിലുള്ളവരുടെ നല്ല 
ആശയങ്ങളെ അക്കാരണത്താല്‍ മാത്രം മറ്റൊരു 
വിഭാഗം എതിര്‍ക്കുന്ന സാഹചര്യം. ഞങ്ങളുടെ വിഭാ 
ഗത്തിനില്ലെങ്കില്‍ പിന്നെ ആര്‍ക്കും വേണ്ട, ആരും 
നന്നാവണ്ട എന്ന തീരുമാനത്തില്‍ എല്ലാവര്‍ക്കും 
എല്ലാം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം. സാമൂഹിക 
നേതാക്കന്മാര്‍ തങ്ങളുടെ കൂടെയുള്ളവരുടെ നേട്ട 
ങ്ങള്‍ മാത്രം ലക്ഷ്യമാക്കി പ്രവര്‍ത്തിക്കുന്ന സങ്കു 
ചിത താല്‍പര്യക്കാരായി തരം താണിരിക്കുന്നു. ഇവ 
രുടെ പ്രസ്താവനകള്‍ സാമൂഹിക-സാമുദായിക 
കലാപങ്ങള്‍ക്ക്‌ തിരികൊളുത്തുന്നവയായിത്തീരുന്നു. 
ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയുന്നത്‌ വലിയ 
കേമത്തരമായി കരുതിയുള്ള വാചക കസര്‍ത്തുകള്‍ 
സാമൂഹികാന്തരീക്ഷം മലീമസമാക്കുന്നു. ഒരു 
കാലത്ത്‌ ഭാരതത്തിലെ മറ്റു സമൂഹങ്ങള്‍ക്ക്‌ മാതൃ 
കയായിരുന്ന ഒരു സമൂഹത്തിന്റെ പരിതാപകരമായ 
അവസ്ഥയാണിതെന്ന്‌ നാം ഓര്‍ക്കണം. 


സാംസ്കാരികം 


കേരളത്തിന്റെ സംസ്കാരം തനിമയുള്ളതായിരു 
ന്നു. ധാര്‍മ്മികതയായിരുന്നു അതിന്റെ മുഖമുദ്ര. 
“ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്‌ മേല്‍വിലാസം 
ആ സംസ്കാരത്തിന്റെ ്രതിഫലനമാണ്‌. 
സാംസ്കാരികമായി മുന്നേറുവാന്‍ നമ്മെ സഹായി 
ച്ചത്‌ ദൈവവിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു സമൂ 
ഹത്തിന്റെ പിന്‍ബലമായിരുന്നു. ഇന്നത്തെ അവസ്ഥ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


വളരെ ശോചനീയമാണ്‌. മനസാക്ഷി മരവിച്ച ഒരു 
ജനതയുടെ ജീവിതശൈലി സംസ്കാരവിരുദ്ധമായി 
മാറുന്നതില്‍ അതിശയമില്ല.. അതിനു വളമേകി 
ക്കൊണ്ട്‌ കലയും, സാഹിത്യവും, മാധ്യമവുമൊക്കെ 
നിലകൊള്ളുന്നു. “ന്യു ജനറേഷന്‍ എന്ന ഓമനപ്പേ 
രില്‍ എല്ലാത്തരം ആഭാസങ്ങളെയും വെള്ളപൂശു 
കയാണ്‌. “ആവിഷ്കാരസ്വാതന്ത്യം” എന്ന ന്യായം 
പറഞ്ഞ്‌ എല്ലാത്തരം അധിക്ഷേപങ്ങളെയും കയറൂരി 
വിടുകയാണ്‌. മൂല്യച്യുതി ഫാഷനായും, മൂല്യ 
ബോധം കഴിവുകേടായും ചിത്രീകരിക്കപ്പെടുന്നു. 
ആത്മഹത്യകളുടെയും അമിത മദ്യപാനത്തിന്റെയും 
കാര്യത്തില്‍ നാം “ദേശീയ റെക്കോഡ്‌” സൃഷ്ടിച്ചി 
രിക്കുന്നു. ദുഷിച്ച സംസ്കാരത്തിന്റെ വക്താക്കളായി 
മാധ്യമങ്ങള്‍ വിലസുകയാണ്‌. കൊലപാതകങ്ങളും, 
ലൈംഗിക പീഡനങ്ങളും “ബ്രേക്കിംഗ്‌ ന്യൂസു” 

കളും “ലൈവു കളുമായി ആഘോഷിക്കപ്പെടുന്നു. 
സംസ്കാരത്തിന്റെ സംരക്ഷകര്‍ എന്ന വ്യാജേന 
തങ്ങളുടെ നിക്ഷിപ്തതാല്‍പര്യങ്ങളെ സത്യം 

ആയും, തങ്ങള്‍ക്കു ദോഷം ചെയ്യുന്നവയെ 
അസത്യം ആയും ഇവര്‍ വാര്‍ത്തയാക്കുന്നു. 
വ്യാഖ്യാനിക്കുന്നു, വിധിക്കുന്നു. “സാംസ്കാരിക 
നായകന്മാര്‍” പ്രസ്താവനാ നിര്‍മ്മാണത്തിന്റെ 
കൂലിത്തൊഴിലാളികളായി മാറിക്കൊണ്ടിരിക്കുന്നു. 
ധാര്‍മ്മികതയിലധിഷ്ഠിതമായ നമ്മുടെ സംസ്കാര 
മെന്തെന്നറിയാത്ത കുറെ കപടവിപ്ലവകാരികള്‍ അവ 
ശേഷിക്കുന്ന എന്തെങ്കിലും നന്മയുണ്ടെങ്കില്‍ അതു 
കൂടി അക്രമത്തിലൂടെ തകര്‍ത്തുകൊണ്ടിരിക്കുന്നു. 


സാമ്പത്തികം 


കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ മികച്ചതായിരുന്നു. 


അധ്വാനമായിരുന്നു അതിന്റെ അടിസ്ഥാനം. കൃഷി, 
വ്യവസായം തുടങ്ങിയ മേഖലകളിലൂടെ തഴച്ചുവ 
ളര്‍ന്ന ഇവിടെ ദാരിദ്രമില്ലായിരുന്നുവെന്നൊന്നും പറ 
യുന്നില്ല. എന്നാല്‍ മറ്റേതു പ്രദേശത്തേക്കാളും കുറ 
വായിരുന്നു. കാരണം വളരെ അനുഗ്രഹീതമായ 
പ്രകൃതി കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താ 
യിരുന്നു. ഇതിനെയാണ്‌ എല്ലാവരും തങ്ങളുടെ 
ജീവിതപുരോഗതിക്ക്‌ മൂലധനമായി സ്വീകരിച്ചത്‌. 
എന്നാല്‍ ഇവയെല്ലാം ക്രമാനുഗതമായി മാത്രമേ 
സമ്പത്തുണ്ടാക്കാന്‍ സഹായിക്കുവെന്ന തിരിച്ചറി 
വില്‍ പെട്ടെന്നു സമ്പത്തുണ്ടാക്കാന്‍ നാം മാര്‍ഗ്ഗമ 
ന്വേഷിച്ചപ്പോള്‍ തകര്‍ച്ചയും ആരംഭിച്ചു. അത്‌ 
ഗള്‍ഫ്പണദുരൂപയോഗത്തിന്റെ കാരൃത്തിലായാ 
ലും, പ്രകൃതി ചൂഷണത്തിന്റെ കാര്യത്തിലായാലും 
സമ്പദ്‌ രംഗത്ത്‌ ഗുരുതരമായ പരിക്കുകള്‍ സൃഷ്ടി 
ച്ചു. എല്ലാത്തരം തട്ടിപ്പുകളുടെയും വിളനിലമായി 
ഇവിടം മാറി. പണത്തിന്റെ കാര്യത്തില്‍ നമ്മെ 
യാര്‍ക്കും കബളിപ്പിക്കാവുന്ന അവസ്ഥ. അബദ്ധ 
ത്തില്‍ നിന്ന്‌ പാഠമുള്‍ക്കൊള്‍ക്കൊള്ളാതെ ബ്ലേഡ്‌ 
കമ്പനികളില്‍ തുടങ്ങി സോളാര്‍ വരെ അത്‌ എത്തി 
നില്‍ക്കുന്നു. ഉല്‍പ്പാദനമില്ലാതെ ഉപഭോഗം മാത്ര 
മുള്ള ഇവിടെ വിലക്കയറ്റം ഉണ്ടായില്ലെങ്കിലേ അത്ഭു 
തമുള്ളു. തമിഴ്നാടും, ആന്ധ്രയും പിണങ്ങിയാല്‍ 
നാം പട്ടിണി കിടക്കേണ്ടി വരും. കൃഷി അപ്രത്യ 
ക്ഷമായിക്കൊണ്ടിരിക്കുന്നു. വ്യവസായങ്ങള്‍ അന്യ 
മായിക്കൊണ്ടിരിക്കുന്നു. കൂറ്റന്‍ കെട്ടിടങ്ങളുടെ 
പണിതുയര്‍ത്തലാണ്‌ ഏക കൃഷി. തട്ടിപ്പുകളാണ്‌ 
ഏക വ്യവസായം. അവിഹിതമാര്‍ഗ്ഗങ്ങളിലൂടെ 
എങ്ങനെ സമ്പത്തു കുന്നുകൂട്ടാമെന്നുള്ള മല്‍സര 
മാണിവിടെ നടക്കുന്നത്‌. ഇതിന്റെയൊക്കെ ഫലമായി 


Violence Against Women 


36 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


വലിയ കടബാധ്യതയിലേക്ക്‌ സംസ്ഥാനം നീങ്ങി 
ക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട വരുമാന മാര്‍ഗ്ഗങ്ങള്‍ 
ലോട്ടറിയും, മദ്യവും മാത്രം. വരുമാനത്തിന്റെ 
മുക്കാല്‍ പങ്കും ശമ്പളം കൊടുത്തുതീര്‍ക്കുന്നു. വിക 
സനപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ പണം ബാക്കിയില്ല. അതു 
കൊണ്ട്‌ വികസനം വാഗ്ദാനങ്ങളിലും, സ്വപ്നങ്ങ 
ളിലും ഒതുങ്ങുന്നു. രാജഭരണത്തിനു ശേഷം കേര 
ളത്തിന്‌ അഭിമാനിക്കാവുന്ന വികസനസംരംഭങ്ങള്‍ 
വിര ലിലെണ്ണാവുന്നവ മാ്രം. ഉണ്ടായിരുന്നവ 
പലതും അനാവശ്യ സമരങ്ങളിലൂടെ ഇല്ലായ്മ 
യായിപ്പോയി. ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ 
യുള്ള ചെറുപ്പക്കാര്‍ ജീവിക്കാന്‍ ശ്രമിക്കുമ്പോള്‍, 
അന്യസംസ്ഥാന തൊഴിലാളികള്‍ കേരളത്തില്‍ 
വിയര്‍പ്പൊഴുക്കുന്നു. ഇപ്പോള്‍ തന്നെ ജശലക്ഷക്ക 
ണക്കിന്‌ എണ്ണമുള്ള അവരെ ആശ്രയിക്കേണ്ടി 
വരുന്ന ഒരു സമ്പദ്വ്യവസ്ഥ കേരളത്തെ സംബന്ധി 
ച്ചിടത്തോളം അതിവിദൂരത്തല്ല. 


ആത്മീയം 


അനവധി ആത്മീയനേതാക്കന്മാര്‍ക്ക്‌ ജന്മം 
നല്‍കിയ നാടാണ്‌ കേരളം. ആത്മീയ ജീവിത മൂല്യ 
ങ്ങള്‍ സ്വജീവിതങ്ങളിലൂടെ അവര്‍ നമ്മെ പഠിപ്പിച്ചു. 
കേരളം ആത്മീയ മുന്നേറ്റത്തിലൂടെ കൈവരിച്ച വില 
പ്പെട്ട നേട്ടങ്ങള്‍ എണ്ണമറ്റവയാണ്‌. ദൈവവിശ്വാസം, 
സന്‍മാര്‍ഗ്ഗശീലം, അച്ചടക്കം, ധാര്‍മ്മികബോധം, 
സഹിഷ്ണുത തുടങ്ങിയവയൊക്കെ ആത്മീയ പരി 
ശീലനത്തിലൂടെ നാം നേടിയവയാണ്‌. ഇന്ന്‌ 
ആത്മീയത തെറ്റായി വ്യാഖ്യാനിക്കുകയും, പ്രയോ 
ഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ വ്യാപകമായിരിക്കു 
ന്നു. സര്‍വ്വശക്തനായ ദൈവത്തെ മറന്ന്‌ മനുഷ്യ 
ദൈവങ്ങളില്‍ അഭയം കൊള്ളുന്നവരുടെ എണ്ണം 
പെരുകുന്നു. എല്ലാവര്‍ക്കും ആഗ്രഹിക്കുന്ന കാര്യം 
ഉടന്‍ സാധിക്കണം. അതിനുള്ള സ്ഥലങ്ങളന്വേഷി 
ച്ചുള്ള യാത്രകള്‍ ദൈവത്തിന്റെ പേരിലുള്ള തട്ടിപ്പു 
കേന്ദ്രങ്ങളിലേക്കും, കപടവ്യക്തിത്വങ്ങളിലേക്കും 
എത്തിച്ചേരുന്നു. ദൈവത്തിന്റെ നാമത്തില്‍ എന്തു 
തോന്ന്യാസം ചെയ്താലും അതെല്ലാം ആത്മീയ 
്രവര്‍ത്തനങ്ങളാണെന്ന്‌ ഇക്കൂട്ടര്‍ അവകാശപ്പെടു 
ന്നു. ദൈവത്തിലുള്ള യഥാര്‍ത്ഥ വിശ്വാസത്തേക്കാള്‍ 
കപടഭക്തിയെ മഹത്വവല്‍ക്കരിക്കുന്നു. ആത്മീയത 


37 


യുടെ പുതിയ അവതാരങ്ങള്‍ ഓരോ ദിവസവും 
പിറന്നു വീഴുകയും, “മാനേജ്മെന്റ്‌ വിദഗ്ദ്ധര്‍” 
ഇവരെ ഇവിടെ ലാഭകരമായി കച്ചവടം ചെയ്യാന്‍ പദ്ധ 
തികള്‍ ആസൂത്രണം ചെയ്ത്‌ വിജയകരമായി നട 
പ്പിലാക്കുകയും ചെയ്യുന്നു. ആത്മീയതയെ വര്‍ഗ്ഗീയ 
തയായി ചിത്രീകരിച്ചുകൊണ്ട്‌ തെറ്റിദ്ധരിപ്പിച്ച്‌ മുത 
ലെടുക്കാന്‍ ശ്രമിക്കുന്നവരും ഏറെ. വര്‍ഗ്ഗീയ വിഷം 
ചുരത്തുന്നവര്‍ എക്കാലത്തേക്കാളും കൂടുതലായിരി 
ക്കുന്നു. ആത്മീയതയുടെ പേരിലുള്ള വര്‍ഗ്ഗീയ സംഘ 
ട്ടനങ്ങളും, രക്തച്ചൊരിച്ചിലുകളും വര്‍ദ്ധിക്കുന്നു. 
“ഭാന്താലയം” എന്ന വിശേഷണം കേരളത്തെ 
സംബന്ധിച്ചിടത്തോളം അമ്പര്‍ത്ഥമാവുകയാണോ 
എന്നുപോലും സംശയിക്കേണ്ടുന്ന അവസ്ഥ തന്നെ 
യാണിത്‌. 


രാഷ്ട്രീയം 


രാഷ്ട്രത്തിന്റെ നന്മയ്ക്കുതകുന്നതാണ്‌ രാഷ്ട്രീ 
യം. ഇന്ത്യന്‍ സ്വാതന്ത്യസമരത്തില്‍ കേരളത്തിന്റെ 
സംഭാവനകള്‍ ആര്‍ക്കും വിസ്മരിക്കാവുന്നതല്ല. 
രാഷ്ട്രത്തിനു വേണ്ടി, രാഷ്ട്രീയമായി ജാതി-മത 
വ്യത്യാസമെന്നേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന ആ 
കാലഘട്ടങ്ങളുടെ ചരിത്രം സുവര്‍ണ്ണലിഖിത 
ങ്ങളാണ്‌. എന്നാല്‍ പില്‍ക്കാലത്ത്‌ രാഷ്ട്രീയം എന്ന 
പേരില്‍ നടക്കുന്നത്‌ അധികാരത്തിനുവേണ്ടിയുള്ള 
മല്‍സരമാണ്‌. കേരളത്തില്‍ പ്രധാനമായും രണ്ടു 
രാഷ്ട്രീയ മുന്നണികളാണുള്ളത്‌. ഇവര്‍ തമ്മില്‍ 
ഏതെങ്കിലും വിഷയത്തില്‍ കാര്യമായ വ്യത്യാസമു 
ണ്ടെന്ന്‌ തോന്നുന്നില്ല. എങ്ങനെയും അധികാരം പിടി 
ചുടക്കുക, തങ്ങളോടൊപ്പമുള്ളവര്‍ക്ക്‌ അത്‌ പങ്കിട്ടനു 
ഭവിക്കാൻ അവസരമുണ്ടാക്കുക എന്ന പ്രവര്‍ത്തന 
പരിപാടിയാണ്‌ ഇരുകൂട്ടര്‍ക്കുമുള്ളത്‌. നല്ല നേതാക്ക 
ന്മാരുടെ അഭാവം, അക്രമ്രവര്‍ത്തനങ്ങള്‍, അഴിമ 
തി, അനാശാസ്യം ഇതെല്ലാം രാഷ്ട്രീയ മേഖലയെ 
മലീമസമാക്കിയിരിക്കുന്നു. പൊതുജനം മടുത്തു തുട 
ങ്ങി. ഒന്നിനും ഒരു പരിഹാരവുമില്ലാത്ത അവസ്ഥ. 
ഹര്‍ത്താലും ഉപരോധവും സ്ഥിരം പരിപാടി. എല്ലാ 
യിടത്തും കോലാഹലം. പരസ്പരം എന്തു വൃത്തി 
കേടും ആരോപിച്ചു കൊണ്ട്‌ രാഷ്ര്രീയത്തിന്റെ 
അന്തസ്സ്‌ തന്നെ കെടുത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീ 
യത്തിന്റെ പേരില്‍ വികസനം മുരടിച്ചിരിക്കുന്ന ഏക 
സംസ്ഥാനം നമ്മുടേതാണെന്നു തോന്നുന്നു. ബാക്കി 
യെല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയമുണ്ടെങ്കിലും, 
എല്ലാം നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ 
മാത്രമേയുള്ളൂ. രാഷ്ട്രീയ പാര്‍ട്ടികളുടെ ധിക്കാരവും 
അവരുടെ സ്വത്തു വകകളും വളര്‍ന്നുകൊണ്ടിരിക്കു 
ന്നുവെന്നുള്ളതല്ലാതെ രാഷ്ട്രീയം കൊണ്ട്‌ സംസ്ഥാ 
നത്തിന്‌ ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥ. ജന 
ത്തിന്റെ പണം ധൂര്‍ത്തടിക്കാന്‍ മല്‍സരത്തിലേര്‍പ്പെ 
ട്ടിരിക്കുന്ന രാഷ്ട്രീയ പാര്‍ട്ടികളാണ്‌ ഭൂരിഭാഗവും. 
ആര്‍ക്കും മനസ്സിലാവാത്ത തത്വസംഹിതകളും, 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ആര്‍ക്കും വേണ്ടാത്ത പ്രവര്‍ത്തന പരിപാടികളും 
ഇവരെ സമൂഹത്തില്‍ പരിഹാസ്ൃരാക്കിയിരിക്കുന്നു. 
ഞങ്ങള്‍ ഭരണത്തില്‍ വന്നാല്‍ എല്ലാം ശരിയാക്കു 
മെന്നു പറഞ്ഞവര്‍ പല തവണ ഭരണത്തില്‍ വന്നു 
പോയി. ആര്‍ക്കാണ്‌ എന്തെങ്കിലും ഗുണമുണ്ടായ 
തെന്ന്‌ അറിയാന്‍ അടുത്ത തെരഞ്ഞെടുപ്പു 
കാലത്തെ ഫ്‌ളെക്‌സ്‌ ബോര്‍ഡുകള്‍ കാണാന്‍ 
കാത്തിരിക്കേണ്ട അവസ്ഥ. ജനാധിപതൃത്തിന്റെ പേ 
രിലാണ്‌ ഈ കാപട്യങ്ങളെല്ലാം അരങ്ങേറുന്നത്‌. 
ആരെങ്കിലും ഇത്‌ ചോദ്യം ചെയ്തു പോയാല്‍ “ജനാ 
ധിപത്യത്തിന്റെ കാവല്‍ക്കാര്‍" അവരുടെ ജീവന്‍ 
തന്നെ എടുത്തെന്നു വരും. വികസിത സംസ്ഥാന 
ങ്ങളും, രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങള്‍ മനസ്സി 
ലാക്കു മ്പോഴാണ്‌ നമ്മുടെ രാഷ്ദര്രീയത്തിന്റെ 
“യഥാര്‍ത്ഥ ഗുണം” വെളിവാകുന്നത്‌. ഇവിടത്തെ 
രാഷ്ട്രീയത്തിന്‌ രാക്ഷസീയം എന്ന പേര്‍ കുറച്ചു 
കൂടി യോജിക്കുമെന്നതില്‍ തര്‍ക്കമില്ല. കാരണം 
എല്ലാ സാധ്യതകളും നശിപ്പിക്കുന്ന ഒരു കൊല 
യായി, ഒരു കലയായി അത്‌ മാറിയിരിക്കുന്നു. 


വിദ്യാഭ്യാസം 


ഒരു കാലത്ത്‌ കേരളമായിരുന്നു വിദ്യാഭ്യാസ 
ത്തിന്റെ മാതൃകാപാഠശാല. “എല്ലാവര്‍ക്കും വിദ്യാ 
ഭ്യാസം” എന്ന ലക്ഷ്യത്തോടെ പ്രവര്‍ത്തിക്കുവാന്‍ 
കേരളത്തിന്‌ സാധിച്ചത്‌ ഇവിടത്തെ ക്രൈസ്തവമിഷ 
ണറിമാരുടെ സഹായത്തോടെയായിരുന്നു. അടി 
സ്ഥാനതലം മുതല്‍ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപ 
നങ്ങള്‍, പരിശീലനപരിപാടികള്‍, പരിപോഷണപദ്ധ 
തികള്‍ ഇങ്ങനെ വിദ്യാഭ്യാസരംഗത്ത്‌ നാം സൃഷ്ടിച്ച 
വിപ്ലവം അത്ഭുതാവഹമായിരുന്നു. മറ്റുള്ളവര്‍ അസൂ 
യയോടെയാണ്‌ നമ്മെ വീക്ഷിച്ചത്‌. നമ്മുടെ കുഞ്ഞു 
ങ്ങള്‍ മറ്റുള്ളവരെ വിദ്യാഭ്യാസത്തിലൂടെ പിന്നിലാ 
ക്കുന്നത്‌ നമുക്ക്‌ അഭിമാനത്തിന്‌ കാരണമായി. 
എന്നാല്‍ ഇന്നും അന്നത്തെ കാര്യങ്ങള്‍ മാത്രമേ 
നമുക്ക്‌ അഭിമാനിക്കാനുള്ളു. ഇന്ന്‌ മറ്റു സംസ്ഥാന 
ങ്ങള്‍ വിദ്യാഭ്യാസകാര്യത്തില്‍ നമുക്കേറെ മുന്നിലെ 
ത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 
കാര്യത്തിലും, വിദ്യാഭ്യാസ സാധ്യതയുടെ കാര്യ 
ത്തിലും അവര്‍ നമ്മില്‍ നിന്ന്‌ കണ്ടു പഠിച്ചവ കൂടു 
തല്‍ നല്ല രീതിയില്‍ പ്രയോഗത്തിലെത്തിച്ചിരിക്കു 
ന്നു. നമ്മുടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ ഉപരിപഠനത്തിന്‌ അവ 
രെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥ. അടുത്തകാ 
ലത്ത്‌ ഈ രംഗത്ത്‌ കുറെയൊക്കെ സാഹചര്യങ്ങള്‍ 
പുതുതായി സൃഷ്ടിക്കാന്‍ നമുക്ക്‌ സാധിച്ചെങ്കിലും 
അതു വളരെ വൈകിപ്പോയിരുന്നു. നല്ല വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളുടെ അഭാവം അഥവാ നല്ല വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ ആരംഭിക്കാനുള്ള അന്തരീക്ഷത്തിന്റെ 
അഭാവം ഇന്നും നില നില്‍ക്കുന്നു. മറ്റുള്ളവര്‍ ഇക്കാ 
രൃത്തില്‍ ഏറെ മുന്നേറിയപ്പോള്‍ കടുംപിടിത്തങ്ങ 
ളുമായി നാമിന്നും സങ്കുചിത നിലപാടുകളില്‍ ഉറ 


38 


ച്ചുനില്‍ക്കുകയാണ്‌. കാലാഹരണപ്പെട്ട പ്രത്യേയശാ 
സ്ത്രങ്ങളുടെ പേരിലാണ്‌ ഈ നിലപാടുകളെന്ന്‌ 
നാമറിയണം. നമ്മുടെ കുഞ്ഞുങ്ങള്‍ നല്ല സാധ്യത 
കള്‍ക്കുവേണ്ടി നാടും, വീടും വിട്ടു പോകുകയാണ്‌. 
ഇവിടെ ആര്‍ക്കും വേണ്ടാത്ത, നൂറ്റാണ്ടുകള്‍ക്കു 
മുമ്പ്‌ പരിഷ്കരിക്കപ്പെട്ട പുസ്തകങ്ങളും പാഠങ്ങളും 
സിലബസുകളുമായി വിദ്യാഭ്യാസ നാടകങ്ങള്‍ 
ആളൊഴിഞ്ഞ വേദികളില്‍ അരങ്ങേറിക്കൊണ്ടിരി 
ക്കുന്നു. 


ആരോഗ്യം 


ആരോഗ്യമേഖല കേരളത്തിന്റെ അഭിമാനമായി 
രുന്നു. പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങളില്‍ തുടങ്ങി 
മെഡിക്കല്‍ കോളേജില്‍ വരെ നീളുന്ന ആരോഗ്യപ 
രിരക്ഷാശ്യംഖല നമ്മുടെ പ്രത്യേകതയായിരുന്നു. 
രോഗത്തിന്‌ ചികിത്സയോടൊപ്പം രോഗം വരാതിരി 
ക്കാനുള്ള മുന്‍കരുതലും ഈ ആരോഗ്യരക്ഷാപദ്ധ 
തിയുടെ ഭാഗമായിരുന്നു. എല്ലാ മേഖലകളിലുമെന്ന 
പോലെ ഈ മേഖലയും താറുമാറാക്കപ്പെട്ടിരിക്കു 
ന്നു. എല്ലായിടത്തും അഴിമതി വ്യപിച്ചപ്പോള്‍, ഒരു 
വലിയ രോഗമെന്നപോലെ ആരോഗ്യമേഖലയേയും 
ബാധിച്ചു. രോഗികള്‍ പരീക്ഷണവസ്തുക്കളും, 
രോഗങ്ങള്‍ പണസമ്പാദനമാര്‍ഗ്ഗങ്ങളുമായി മാറി. 
സര്‍ക്കാര്‍ വക ആരോഗ്യകേന്ദ്രങ്ങള്‍ അത്യാവശ്യ 
സൌകര്യങ്ങള്‍ പോലുമില്ലാതെ ഞെരുങ്ങുന്ന 
അവസ്ഥ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങള്‍ അനാ 
വശ്യ സൌകര്യങ്ങള്‍ കൊണ്ട്‌ രോഗികളെ ഞെരു 
ക്കുന്ന അവസ്ഥ. ഈ തക്കത്തില്‍ രോഗങ്ങള്‍ പെരു 
കുന്നു. ഒരിക്കല്‍ പോലും കണ്ടിട്ടില്ലാത്ത തരം രോഗ 
ങ്ങള്‍ കേരളത്തില്‍ മാരതം പടര്‍ന്നു പെരുകുന്നു. 
വൃത്തിക്കും ശുചിത്വത്തിനും പേരു കേട്ട നമ്മുടെ 
നാട്‌ മാലിന്യകുമ്പാരമായി മാറിയിരിക്കുന്നു. മലിന 
വസ്തുക്കളും, അവശിഷ്ടങ്ങളും നാടുനീളെ നിര 
ത്തിയിട്ടിരിക്കുന്നു. ഇതിന്റെ പേരില്‍ പരസ്പരം കുറ്റം 
പറയുന്ന ഭരണാധികാരികള്‍. കേരളത്തെക്കാള്‍ കൂടു 
തല്‍ അളവ്‌ മലിനവസ്തുക്കളും, അവശിഷ്ടങ്ങളും 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


കൈകാര്യം ചെയ്യപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങളും, 
പ്രദേശങ്ങളുമൊക്കെ സംസ്കരണത്തിന്‌ ഫലപ്രദ 
മായ മാര്‍ഗ്ഗങ്ങള്‍ കണ്ടെത്തി നടപ്പിലാക്കിയിട്ടും “മിടു 
ക്കരായ്‌ നമ്മള്‍ പഴി പറഞ്ഞു തീര്‍ക്കുകയാണ്‌. 
ഏറ്റവും മലിനമായ സംസ്ഥാനമായി മാറാനുള്ള 
ശ്രമത്തിലാണോയെന്നു പോലും സംശയിച്ചു 
പോകുന്നു. ഈ അവസ്ഥയുണ്ടാക്കുന്ന ഗുരുതരമായ 
ആരോഗ്യപ്രശ്നങ്ങള്‍ മരുന്നുകൊടുത്തു തീര്‍ക്കാ 
വുന്നവയല്ല. എന്നാലും അതിന്റെ പേരില്‍ മരുന്നു 
കച്ചവടം നടത്താമെന്ന വ്യാമോഹമാകാം മാലിന്യ 
ത്തിന്റെ അംബാസഡര്‍മാരായിത്തീരാന്‍ ഭരണാധി 
കാരികളെ പ്രേരിപ്പിക്കുന്നതെന്നു തോന്നുന്നു. 
മറ്റൊരു ഭരണവും നടത്തിയില്ലെങ്കിലും ആശുപത്രി 
കളെങ്കിലും നന്നായിട്ടു നടത്തിയിരുന്നെങ്കില്‍ ജന 
ത്തിന്‌ കൊതുകുകടിക്കാതെ കിടന്നു മരിക്കുകയെ 
ങ്കിലും ചെയ്യാമായിരുന്നു. 


ഉപസംഹാരം 


ഇതിനൊക്കെയൊരു പരിഹാരമുണ്ടോ? തീര്‍ച്ച 
യായും. കേരളത്തില്‍ സംഭവിക്കുന്നത്‌ ലോകം മുഴു 
വന്‍ സംഭവിക്കുന്ന പ്രവണതകളുടെ ഭാഗമാണെന്നു 
പറഞ്ഞ്‌ ആശ്വസിച്ചിട്ടു കാര്യമില്ല. കേരളത്തിന്റെ തന 
തായ പൈത്യകത്തിലേക്കും, പാരമ്പര്യത്തിലേക്കും, 
സംസ്കാരത്തിലേക്കും,ആത്മീയതയിലേക്കും 
തിരികെ പോകാനുള്ള പരിശ്രമമാണുണ്ടാകേണ്ടത്‌. 
അത്‌ വികസനത്തെ തടസ്സുപ്പെടുത്തുമെന്ന ചിന്ത 


മൂുഡത്തരമാണ്‌. വികസനത്തിന്റെ പേരിലുള്ള കെട്ടി 
പ്പടുക്കലിനും തച്ചുടക്കലിനുമിടയില്‍ നല്ലെതെല്ലാം 
നഷ്ടപ്പെട്ടതല്ലാതെ അക്കാരണത്താല്‍ നാം ഒന്നും 
പുതുതായി നേടിയില്ല. ധാര്‍മ്മികമൂല്യങ്ങള്‍ നഷ്ട 
പ്പെടുത്തിക്കൊണ്ടുള്ള പുരോഗതി നമുക്കാവശ്യമില്ല. 
കാരണം ഒരു ജനതയുടെ നാശത്തിനാകും അത്‌ 
വഴിതെളിക്കുക. ആരെയെങ്കിലും ഇക്കാര്യത്തില്‍ 
പഴിച്ചിട്ട്‌ കാര്യമില്ല. ഇന്നത്തെ അവസ്ഥയ്ക്ക്‌ നാമെ 
ല്ലാമാണ്‌ ഉത്തരവാദികള്‍. കൂടുതല്‍ ദുരവസ്ഥകളി 
ലേക്ക്‌ പോകാതെ “ദൈവത്തിന്റെ സ്വന്തം നാടായി” 
ഇതിനെ നിലനിര്‍ത്താനുള്ള ഉത്തരവാദിത്വവും 
നമ്മില്‍ തന്നെ നിക്ഷിപ്തമാണ്‌. അതിനു വേണ്ടി 
പരിശ്രമിക്കുമെന്നും വീണ്ടും ഒരു മാതൃകാ സംസ്ഥാ 
നമായി ഇതിനെ പുനട്രപതിഷ്ഠിക്കുമെന്നും നമുക്ക്‌ 
പ്രതിജ്ഞയെടുക്കാം. 


ക്രൈസ്തവ കാഹളം - 


സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


cS Ioan 


ഒദെവത്തു)ലദ്റ വാസ്സഗേഹം 


സി. മൈക്കിള്‍ 


ദൈവം മധ്യത്തില്‍ വസിക്കുന്നവരുടെ കൂട്ടമാണ്‌ 
കുടുംബം. രണ്ടോ മൂന്നോ പേര്‍ എന്റെ നാമത്തില്‍ 
ഒരുമിച്ചുകൂടുന്നിടത്ത്‌ അവരുടെ മദ്ധ്യേ ഞാനുണ്ടാ 
യിരിക്കും . (മത്താ 18/20) 


ദൈവം ആശീര്‍വദിക്കുന്ന വിവാഹം-കുടുംബം- 
അവിടെ വസിക്കുന്നു. കാനായില്‍ ഒരു വിവാഹ 
ത്തെയും കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ട്‌ 
യേശു പരസ്യജീവിതം ആരംഭിക്കുന്നു. അവിടെ 
യേശുവും പരി. കന്യാമറിയവും അപ്പസ്തോലന്മാരും 
ഉണ്ടായിരുന്നു. ആശീര്‍വദിക്കപ്പെടുന്ന എല്ലാ കുടും 
ബങ്ങളോടും കൂടെ പരിശുദ്ധത്രിത്വവും മാതാവും 
അപ്പോസ്തോല സമൂഹവും മാലാഖമാരും 
സ്വര്‍ഗ്ഗവും ഉണ്ടായിരിക്കും. 


സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളായ 
സഖറിയ പുരോഹിതനെയും എലിസബത്തിനെയും 
കുറിച്ച്‌ വചനം പറയുന്നതു ഇങ്ങനെ:- അവര്‍ 
ദൈവത്തിന്റെ മുമ്പില്‍ നിതിനിഷ്ഠരും കര്‍ത്താ 
വിന്റെ കല്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം 
അനുസരിക്കുന്നവരും ആയിരുന്നു. (ലൂക്കാ 1/6) 
എല്ലാ മാതാപിതാക്കളുടെയും പ്രഥമ കര്‍ത്തവ്യം 
ഇതുതന്നെ. 


മാതാപിതാക്കളുടെ പ്രാര്‍ത്ഥനയ്ക്കുള്ള ഉത്തര 
മായിരുന്നു സ്നാപകയോഹന്നാന്‍. പ്രാര്‍ത്ഥനയുടെ 
ഫലമായുള്ള മക്കള്‍ ജനിക്കുന്ന പവിത്രവേദിയാണ്‌ 
കുടുംബം. നല്ല മക്കളെ ലഭിക്കുവാന്‍ വിവാഹത്തിന്‌ 
എത്രനാള്‍ മുമ്പേ ഒരുങ്ങണം എന്ന ചോദ്യത്തിന്‌ 
വിവാഹത്തിന്‌ പതിനഞ്ചു വര്‍ഷം മുമ്പേ പ്രാര്‍ത്ഥി 
ച്ചൊരുങ്ങണം എന്നായിരുന്നു ഉത്തരം. 


അവന്‍ യോഹന്നാന്‍ എന്ന്‌ പേരിടണം. മക്കള്‍ 
ക്ക്‌ അര്‍ത്ഥമുളളതും, തിരുവചനപ്രകാരവും പാരമ്പ 
ര്യപ്രകാരവുമുള്ളതുമായ പേരുകളാണ്‌ നല്‍കേ 
ണ്ടത്‌. മാതാപിതാക്കള്‍ക്ക്‌ ആനന്ദവും സന്തു 
ഷ്ടിയും ഉളവാക്കുന്ന മക്കള്‍ക്കായി ഗ്പാര്‍ത്ഥി 
ക്കണം. അനേകായിരങ്ങള്‍ക്ക്‌ ആഹ്ലാദമുണ്ടാകത്ത 
ക്കവിധം ജീവിക്കുന്ന മക്കളെ നല്‍കുവാനും 
കര്‍ത്താവിന്റെ സന്നിധിയില്‍ വലിയവരായ, വില 
പ്പെട്ട മക്കളെ നല്‍കുവാനും പ്രാര്‍ത്ഥിക്കണം. മാതൃ 
ഗര്‍ഭത്തില്‍ വച്ചുതന്നെ ആ മക്കള്‍ പരിശുദ്ധാന്മാ 
വില്‍ നിറയണം. ജനത്തെ ദൈവത്തിലേക്കു നയി 
ക്കുന്ന, പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച്‌ 


എസ്‌. ഐ. സി 


40 


സകലജനത്തിനും അറിവു കൊടുക്കുന്ന, കൃപയുള്ള 
മക്കള്‍ ജനിക്കുന്ന ഇടമാണ്‌ കുടുംബം. ശിശു 
വളര്‍ന്നു. ജ്ഞാനം നിറഞ്ഞു ശക്തനായി, ദൈവ 
ത്തിന്റെ കൃപ അവന്റെ മേല്‍ ഉണ്ടായിരുന്നു. (ലൂക്ക 
2/40) മക്കള്‍ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ 
ത്തിന്റെയും മനുഷ്യരുടെയും ്രീതിയിലും വളര്‍ന്നു 
വരുന്ന ഇടമാണ്‌ കുടുംബം. ഒന്നാമതായി ദൈവ 
ത്തിന്റെ കാര്യങ്ങളില്‍ വ്യാപ്ൃതരാകേണ്ടതാണ്‌ 
എന്ന അറിവ്‌ മക്കള്‍ക്കു ലഭിക്കേണ്ട ഇടമാണ്‌ 
കുടുംബം. 


ഓരോ കുഞ്ഞിന്റെയും മാമോദീസാ വേളയില്‍ 
സ്വര്‍ഗ്ഗത്തില്‍ നിന്നൊരാംശംസ ലഭിക്കുന്നു: നീ 
എന്റെ പ്രിയ പുഗ്രന്‍/പുത്രി നിന്നില്‍ ഞാന്‍ പ്രസാ 
ദിച്ചിരിക്കുന്നു. 


പ്രഭാതത്തിലും സന്ധ്യയിലും രാത്രിയിലും 
എന്നല്ല ആത്മാവു ദാഹിക്കുമ്പോഴൊക്കെയും പിതാ 
വായ ദൈവത്തോടു പ്രാര്‍ത്ഥിക്കുന്ന യേശുവിനെ 
പ്പോലെ നമ്മുടെ കുടുംബങ്ങളും ഒന്നിച്ചും ഒറ്റയ്ക്കും 
പരിശുദ്ധര്രിത്വത്തിലേക്ക്‌ പ്രാര്‍ത്ഥനയോടെതിരി 
യുന്ന ഒരു ശീലം വളര്‍ത്തിയെടുക്കണം. സ്വര്‍ഗ്ഗ 
ത്തിനും ഭൂമിക്കും ഇടയ്ക്ക്‌ ഒട്ടും അകലമില്ല. വിളി 
ച്ചാല്‍ ഉടന്‍ വിളികേള്‍ക്കും. 


കൂദാശപരമായ ജീവിതത്തിനുള്ള നിഷ്ഠ കുടും 
ബത്തെ ബലിഷ്ഠമാക്കുന്നു, പ്രത്യകിച്ച്‌ വി. കുമ്പ 
സാരവും വി. കുര്‍ബ്ബാനയും. കോടിക്കണക്കിനു രൂപാ 
കൊടുത്താല്‍ പോലും പാപമോചനം ലഭിക്കില്ല. 
കാരണം പാപം മോചിക്കുവാന്‍ ദൈവത്തിനു 
മാത്രമേ കഴിയു. ആ മഹാദാനമാണ്‌, പുരോഹിതന്‍ 
പാപമോചനാധികാരം നല്‍കിക്കൊണ്ട്‌ നമുക്കു 
സജന്യമായി നല്‍കിയിരിക്കുന്നത്‌. (യോഹ 20/ 
22-23) കര്‍ത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം 
ഭക്ഷിക്കുവാനും തിരുരക്തം പാനം ചെയ്യുവാനും വി. 
കുര്‍ബ്ബാനയിലൂടെ നമുക്കു നല്‍കുന്ന അവസരം 
എത്ര മനോഹരമാണെന്ന്‌ മനസ്സിലാക്കാന്‍ പോലും 
കഴിയാത്ത വിധം അത്ര ഉന്നതമാണ്‌. കുടുംബത്തില്‍ 
നിന്ന്‌ ഒരാളെങ്കിലും എല്ലാ ദിവസവും വി. കുര്‍ബ്ബാ 
നയിൽ സംബന്ധിക്കുവാനും ഈശോയെ സ്വീക 
രിച്ച്‌ ഭവനത്തിലേക്ക്‌ കൊണ്ടു വരുവാനും തീരുമാ 
നിച്ചാല്‍ അതില്‍പരമൊരു അനുഗ്രഹം ആ കുടും 
ബത്തിന്‌ എന്തുണ്ട്‌? 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


എനിക്കു വിശന്നു നിങ്ങളെനിക്കു ഭക്ഷിക്കുവാന്‍ 
തന്നു എന്നു തുടങ്ങുന്ന നിത്യവിധിയാകുന്ന അവ 
സാന പരീക്ഷയുടെ ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം നല്‍കി 
ക്കൊണ്ട്‌ ജീവിച്ചാല്‍ അതു ബുദ്ധിയാകും യേശു 
വിന്റെ-കര്‍ത്താവിന്റെ -വര്‍ഷത്തിന്റെ എണ്ണം അനു 
സരിച്ച്‌ (ഉദാ. 2013) എല്ലാ വര്‍ഷവും അത്രയും സഹാ 
യങ്ങള്‍ ഓരോ ഇടവകയായി ചെയ്തു കൊടുക്കു 
വാന്‍ കുടുംബങ്ങള്‍ തീരുമാനിച്ചാല്‍ നമുക്കു നിത്യ 
ഭാഗ്യത്തിനും ജനതകള്‍ക്ക്‌ സാക്ഷ്യത്തിനും കാര 
മമാകും. അതുപോലെ പുനരൈക്യത്തില്‍ ഭാഗ്യം 
അനുഭവിക്കുന്ന ഓരോ കുടുംബവും ഓരോ 
വര്‍ഷവും അതതു പുനരൈക്യവര്‍ഷത്തിന്റെ എണ്ണം 
(ഉദാ. 83-ഈ വര്‍ഷം-അനുസരിച്ച്‌ മറ്റുള്ളവര്‍ക്ക്‌ 
തങ്ങളാല്‍ കഴിയുന്ന സഹായം ഭക്ഷണം, വസ്ത്രം, 
രോഗിസന്ദര്‍ശനം, വൃദ്ധരും അനാഥരും വികലാം 
ഗരും തുടങ്ങിയവര്‍ക്ക്‌ ആവശ്യമായ സഹായം 
ചെയ്തു കൊടുക്കുമെന്ന്‌ തീരുമാനിച്ച്‌ അതു നട 
പ്പാക്കാം. ഓരോ വ്യക്തിക്കും ഈ ഭൂമിയില്‍ ജീവി 
ക്കുന്ന വര്‍ഷമനുസരിച്ചും നന്മ ചെയ്യുമെന്ന്‌ തീരു 
മാനിച്ചാല്‍ എത്ര കോടി നന്മകള്‍ നമുക്ക്‌ ബോധ 
പൂര്‍വ്വം ചെയ്യുവാന്‍ കഴിയും. ഉദാഹരണമായി 5 
ലക്ഷം പുനരൈക്യമക്കള്‍ ഒരു വര്‍ഷം 50 നന്മയെ 
ങ്കിലും ചെയ്താല്‍ 2 കോടി 50 ലക്ഷം നന്മ ഒരു 
വര്‍ഷം ബോധപൂര്‍വ്വം നമ്മുടെ സ്വര്‍ഗ്ഗീയ അക്ക 
ണ്ടില്‍ ഇടാന്‍ പറ്റും. ഇത്തരം അക്കനണ്ട്‌ നമുക്ക്‌ 
നൂറുകണക്കിന്‌ ഹെസ്സില്‍ ഇടാന്‍ പറ്റും. നിത്യജീ 
വന്റെ പുസ്തകത്തില്‍ പേര്‍ രജിസ്റ്റര്‍ ചെയ്യുകയും 
വേണമല്ലോ. ഇത്തരം കാര്യങ്ങള്‍ കുടുംബത്തില്‍ 
സജീവ ചര്‍ച്ചയ്ക്ക്‌ വിഷയമാക്കുകയും തീരുമാന 
ങ്ങളെടുത്ത്‌ പ്രയോഗത്തില്‍ വരുത്തുകയും മാസം 
തോറും ആഴ്ചതോറും തന്നെ പുരോഗതി വിലയി 
രുത്തുകയും ചെയ്താല്‍ ഗുണം പലതുണ്ട്‌. ഇതി 
ലൊന്ന്‌ ഇവയാണ്‌ വിലപ്പെട്ടതെന്നും ടിവി സീരി 
യല്‍, സിനിമ, ഇന്റര്‍നെറ്റ്‌, മൊബൈല്‍ തുടങ്ങിയവ 
യുടെ ദുരുപയോഗം അമിതോപയോഗം ഇവ നരക 
ത്തിലേക്കുള്ള പാസ്പോര്‍ട്ട്‌ ആണെന്നും മനസ്സിലാ 
കും. താരാരാധന എന്ന മഹാ വിപത്തില്‍ നിന്ന്‌ യുവ 
ത്വത്തെ രക്ഷപ്പെടുത്താനും സാധിക്കും. 


കത്തോലിക്കാ സഭയോടുള്ള കൂറും വിശ്വസ്ത 
തയും കുടുംബത്തിനു ലഭിച്ച മഹാ ഭാഗ്യം. സഭ 
ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയും സത്യത്തിന്റെ 
തൂണും കോട്ടയുമായ ദൈവഭവനവും (1 തിമോ 3/ 
15) ആണെന്ന ഉറപ്പും പത്രോസില്‍ പണിയപ്പെട്ട സഭ 
യാണ്‌ സത്യസഭ എന്ന ബോധ്യവും (മത്താ 16/18) 
കുടുംബങ്ങള്‍ക്ക്‌ ഭദ്രത നല്‍കും 83-ാം പുനരൈക്യ 
വര്‍ഷത്തില്‍ 83 പേരോടെങ്കിലും സത്യസഭയെക്കു 
റിച്ച്‌ പറയാമല്ലോ. 


പരിശുദ്ധാത്മാഭിഷേകം ഒരു ക്രിസ്ത്യാനിക്ക്‌ 
അനിവാര്യം. അപ്പോസ്തലന്മാര്‍ പരിശുദ്ധമറിയ 
ത്തിന്റെ മധ്യസ്ഥതയില്‍ പ്രാര്‍ത്ഥിച്ച്‌ പരിശുദ്ധാത്മാ 


41 


ഭിഷേകം പ്രാപിച്ച ശേഷമാണ്‌ സുവിശേഷപ്രഘോ 
ഷണത്തിനായി ഇറങ്ങിയത്‌. സുവിശേഷ 
പ്രവര്‍ത്തനം ഓരോ കുടുംബത്തിന്റെയും വ്യക്തി 
യുടെയും സവിശേഷ കര്‍ത്തവ്യമായി ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ഗിരിദീപത്തില്‍ വ്യക്ത 
മാക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം അറി 
യിക്കണമെന്നും സ്നാനം നല്‍കണമെന്നും വിശ്വ 
സിക്കുന്നവര്‍ക്ക്‌ ചില അടയാളങ്ങളുണ്ട്‌ എന്നും 
യേശു പറഞ്ഞു. പരിശുദ്ധാത്മാവിലാണ്‌ ഇതു സാധി 
ക്കേണ്ടത്‌. അതിനായി പ്രത്യേകം ശ്രദ്ധിക്കണം. പരി 
ശുദ്ധാത്മാവിനെക്കുറിച്ചോ വരദാനഫലങ്ങളെക്കു 
റിച്ചോ അജ്ഞരായ മക്കള്‍ ഒരു കുടുംബത്തിലും 
ഇടവകയിലും ഉണ്ടാകാതിരിക്കുവാന്‍ ശ്രദ്ധിക്കണം. 
ഏറ്റം ഉല്‍കൃഷ്ണ ഫലമായ സ്നേഹം പരിശീലി 
ക്കുന്ന കളരിയാകാം കുടുംബം. (1 കൊറി 3/) 


കുടുംബങ്ങള്‍ രക്ഷയുടെ കേന്ദ്രങ്ങളാകണം. 
സക്കേവൂസ്‌ രക്ഷകനെയുംകൊണ്ടു വന്ന്‌ ഭവന 
ത്തിന്‌ രക്ഷ നല്‍കാന്‍ പശ്ചാത്തപിച്ച്‌ പരിഹാരം 
ചെയ്യുന്നു. സമരിയാക്കാരി പശ്ചാപിച്ച്‌ ജീവന്റെ ഉറ 
വയായ യേശുവിനെ സ്വീകരിക്കുകയും ദേശക്കാര്‍ക്ക്‌ 
കാട്ടിക്കൊടുക്കുകയും ചെയ്തു. 


കുടുംബങ്ങള്‍ മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥനാ കേന്ദ്രവു 
മാകണം. (Acs 12/18) ആദ്യത്തെ മാര്‍പ്പാപ്പയായ വി. 
പത്രോസ്‌ ശ്ലീഹായ്ക്കു വേണ്ടി ഒരു കുടുംബത്തില്‍ 
നടത്തിയ മദ്ധ്യസ്ഥ പ്രാര്‍ത്ഥന ഇരുമ്പു ചങ്ങലകളും 
ഇരുമ്പു കവാടങ്ങളും തകര്‍ത്ത്‌ അദ്ദേഹത്തെ ദൈവ 
ദൂതന്‍ മോചിപ്പിക്കുന്നത്‌ നാം വായിക്കുന്നണ്ടല്ലോ. 
പ്രാര്‍ത്ഥനയുടെ ശക്തി അറിയുന്ന കുടുംബങ്ങള്‍ 
ഈ അടുത്ത കാലത്ത്‌ പരിശുദ്ധ ്രാന്‍സിസ്‌ 
പാപ്പായുടെ ആഹ്വാനമനുസരിച്ച്‌ ലോകമെങ്ങുമുള്ള 
കത്തോലിക്കാ സമൂഹം ഒറ്റ കുടുംബമെന്നപോലെ 
പ്രാര്‍ത്ഥിച്ചതിന്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ 


ദൈവവിളിയുടെ ഈറ്റില്ലമാണ്‌ കുടുംബം 
ദൈവം നിശ്ചയിക്കുകയും മാതൃഗര്‍ഭത്തില്‍ സംഭ 
വിക്കുകയും ചെയ്യുന്ന ഒന്നാണ്‌. സന്യാസ-പൌരോ 
ഹിത്യ-വിളി അതുകൊണ്ട്‌ ആ കാലയളവ്‌ ഏറ്റം 
പരിശുദ്ധമായി അമ്മമാരും വീട്ടുകാരും ആചരി 
ക്കണം. 


അനുഗ്രഹത്തിന്റെ പവി്രസങ്കേതമാണ്‌ 
കുടുംബം മാതാപിതാക്കള്‍ മക്കളെ അനുഗ്രഹി 
ക്കണം. മക്കളുടെ അനുഗ്രഹമാണ്‌ മാതാപിതാക്കള്‍ 
എന്നറിഞ്ഞ്‌ അവരെയും അനുഗ്രഹിക്കുകയും നിര 
ന്തരം പ്രാര്‍ത്ഥിക്കുകയും ചെയ്യണം. വൃദ്ധമാതാപി 
താക്കളെയും കിടപ്പുരോഗികളെയും നിസ്സാഹയ 
രെയും പ്രത്യേകം താല്‍പര്യത്തോടെ ശുശ്രൂഷി 
ക്കണം. 


അനുഗ്രഹത്തിന്റെ ഉള്ളറയില്‍ ദൈവത്തിനു 
സ്ഥാനം നല്‍കണമെന്ന്‌ അഭിവന്ദ്യ മാര്‍ ഈവാനി 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


യോസ്‌ പിതാവ്‌ ആഗ്രഹിക്കുകയും അതിനായി 
ബഥനി സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും 
ചെയ്തു. ഗൃഹത്തിന്റെ ഉള്ളറകള്‍ നമുക്കു വിശുദ്ധീ 
കരിക്കാം. പരസ്പരം സ്നേഹിച്ച്‌, സംശയിക്കാതെ, 
പരസ്പരം പാദങ്ങള്‍ കഴുകി, പൂര്‍ണ്ണമായി ക്ഷമിച്ച്‌, 
സഹനത്തില്‍ പ്രത്യാശവച്ച്‌, പരസ്പരം ബഹുമാ 
നിച്ച്‌, വിനയത്തോടെ, പ്രോത്സാഹിപ്പിച്ച്‌ സത്യസന്ധ 
രായി, മദ്യപാനി ദുശ്ശീലങ്ങള്‍ വര്‍ജ്ജിച്ച്‌, ദാമ്പത്യ 
വിശ്വസ്തത പാലിച്ച്‌, മാധ്യമങ്ങളെ മനസ്സിലാക്കി, 
അസൂയയില്ലാതെ, വിദ്വേഷമകറ്റി, ധനാശക്തി 
യില്ലാതെ, പക്ഷപാതം കാണിക്കാതെ, പുഞ്ചിരി 
നല്‍കി, സന്തോഷത്തോടെ ഇടവിടാതെ പ്രാര്‍ത്ഥിച്ച്‌, 
എപ്പോഴും നന്ദി പറഞ്ഞ്‌ സ്തോത്രം ചെയ്ത്‌ വിവാ 
ഹമോചനത്തിന്‌ ഇടവരുത്താതെ, ഗര്‍ഭച്ചിദ്രം 
ഇല്ലാതെ, ഭവനങ്ങള്‍ വിശുദ്ധീകരിക്കാം. വിപ്ലവകാരി 


കളായ മക്കളെ സ്നേഹിച്ച്‌ ക്ഷമിച്ച്‌ തിരുരക്തത്താല്‍ 
വിശുദ്ധീകരിച്ച്‌ ഉത്തമരാക്കുവാന്‍ സാധിക്കും. 


വേദപുസ്തകം നിരന്തരം വായിച്ച്‌, പാലിച്ച്‌, ഉരു 
വിട്ട്‌, രാപകല്‍ ധ്യാനിച്ച്‌ നിര്‍ഭയരാകാം. ശക്തരും 
ധീരരുമാകാം. (ജോഷ്വാ 1/5) നമ്മുടെ ദൈവവും 
കര്‍ത്താവുമായ സര്‍വ്വശക്തന്റെ തൃക്കരങ്ങളിലേക്ക്‌ 
നമ്മുടെ വലം കരം വച്ചു കൊടുക്കാം. അവിടുന്ന്‌ 
നയിക്കും. ധൈര്യമായിരിക്കുവിന്‍-ഞാനാണ്‌ ഭയപ്പെ 
ടേണ്ടാ എന്നു പറയുന്ന യേശുവും നമ്മെ സ്നേഹിച്ച്‌ 
നമ്മില്‍ വസിക്കുവാന്‍ വരുന്ന പിതാവലും സഹായ 
കനായ പരിശുദ്ധാത്മാവും സ്വര്‍ഗ്ഗരാജ്ഞിയായ പരി 
ശുദ്ധമറിയവും വി. യസേപ്പുപിതാവും മാലാഖമാരും 
പരിശുദ്ധരും ഒപ്പം ഉള്ളവരായ നാം എത്രയോ ഭാഗ്യ 
മുള്ളവര്‍. നമുക്ക്‌ സഭയായി ദൈവത്തെ മഹത്വപ്പെ 
ടുത്താം. 


With best Compliments from: 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


TN 


1s 


NS 


ടം 


പ്‌ 
ക്‌ 
S 
E 
S 
മ 
e 


Pc 


\ ക്‌ TT 76 


വിര്വാസത്തിന്റെ വെളിച്ചം 
(Lumen Fide1) 


ഫ്രാന്‍സിസ്‌ മാര്‍പാഷായുടെ പ്രഥമ ചാക്രിക ലേഖനം 


ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 


കാലാകാലങ്ങളില്‍ ദൈവജനത്തിനാവശ്യമായ 
മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ നല്‍കുതിനായി മാര്‍പാപ്പാമാര്‍ 
പരിശുദ്ധാത്മാപ്രേരിതരായി പുറപ്പെടുവിക്കുന്ന 
ലേഖനങ്ങളാണ്‌ ചാക്രികലേഖനങ്ങള്‍. ഇത്തരം 
ചാക്രികലേഖനങ്ങള്‍ക്ക്‌ വലിയ മാധ്യമ ശ്രദ്ധയും 
വിശാലസമൂഹത്തിലെ വിലയിരുത്തലുകളും 
ഉണ്ടാകാറുണ്ട്‌. കത്തോലിക്കരോ, ക്രൈസ്തവരോ 
മാത്രമല്ല, ഇന്ന്‌ ലോകം തന്നെ ഏറ്റം ശ്രദ്ധയോടെ 
കാതോര്‍ക്കുന്ന ഒരു സ്വരമാണ്‌ പരിശുദ്ധ 
ഗ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടേത്‌. അതുകൊണ്ട്‌ 
തന്നെ അദ്ദേഹത്തിന്റെ ചാക്രികലേഖനങ്ങളെയും 
ലോകം ശ്രദ്ധയോടെയാണ്‌ കാത്തിരിക്കുന്നത്‌. 


ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പാ തന്റെ പ്രധാനാചാര്യ 
ത്വത്തിലെ പ്രഥമ ചാക്രികലേഖനം Lumen Fidei 
(വിശ്വാസത്തിന്റെ വെളിച്ചം), വിശുദ്ധ പത്രോസ്‌ 
പൌലോസ്‌ അപ്പസ്‌ തോലന്മാരുടെ തിരുന്നാള്‍ 
ദിനമായ ജൂണ്‍ 29ന്‌ വിശുദ്ധ പത്രോസിന്റെ 
ബസിലിക്കയില്‍ വച്ച്‌ സഭയ്ക്ക്‌ നല്‍കി. വിവിധ 
കാരണങ്ങളാല്‍ ഈ ചാക്രികലേഖനം ശ്രദ്ധേ 
യമാണ്‌. “ബനഡിക്ട്‌ പതിനാറാമന്‍ മാര്‍പാപ്പാ 
യുടെയും അദ്ദേഹത്തിന്റെ പിന്‍ഗാമി ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പായുടെയും പ്രധാനാചാര്യത്വങ്ങള്‍ തമ്മില്‍ 
ബന്ധിപ്പിക്കുവാന്‍ “വിശ്വാസത്തിന്റെ വെളിച്ചം” എന്ന 
ചാക്രികലേഖനം ഉപകരിച്ചു എന്ന്‌ ജിയോവാനി 
മരിയ വിയാന്‍ എഴുതുന്നു (ഒസ്സെവര്‍ത്തോരേ. 20(18), 


43 


ജൂലൈ 2013). തന്റെ പ്രഥമ ചാക്രികലേഖനത്തിന്റെ 
ആദ്യപേജുകളില്‍ ഗഫാന്‍സിസ്‌ മാര്‍പാപ്പാ 
പറയുന്നതിങ്ങനെയാണ്‌: “വിശ്വാസത്തെകുറിച്ചുള്ള 
ഈ വിചിന്തനങ്ങള്‍, സ്നേഹത്തെക്കുറിച്ചും പ്രത്യാ 
ശയെക്കുറിച്ചും തന്റെ ലേഖനത്തില്‍ ബനഡിക്ട്‌ 
മാര്‍പാപ്പാ എഴുതിയിട്ടുള്ളതിന്‌ അനുരൂപമാകുവാന്‍ 
ഉദ്ദേശിച്ചുള്ളവയാണ്‌. വിശ്വാസം എന്ന ദൈവീക 
പുണ്യത്തെ കുറിച്ച്‌ സഭയുടെ പ്രബോധന വികാരം 
ഉദ്‌ ബോധിപ്പിക്കുന്നവയുടെ തുടര്‍ച്ചയാണിത്‌. 
വിശ്വാസത്തെകുറിച്ചുള്ള ഒരു ചാക്രികലേഖന 
ത്തിന്റെ കരടുരൂപം ബനഡിക്ട്‌ മാര്‍പാപ്പാ തന്നെ 
പൂര്‍ത്തിയാക്കിയിട്ടുണ്ട്‌. ഇതില്‍ എനിക്ക്‌ 
അദ്ദേഹത്തോട്‌ അഗാധമായ കൃതജ്ഞതയുണ്ട്‌. 
(നം.7)* “ 


“ബനഡിക്ട്‌ പതിനാറാമന്‍ മാര്‍പാപ്പായുടെ 
“ഒസ്യത്ത്‌” എന്നും ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ 
്രധാനാചാരൃത്വത്തിന്റെ ആമുഖ്രപഭാഷണം 
എന്നുമാണ്‌ റോബര്‍ട്ട്‌ പി. ഇമ്പെല്ലി “അമേരിക്ക” 
എന്ന മാസികയില്‍ ഈ ചാക്രിക ലേഖന 
ത്തെകുറിച്ച്‌ പറഞ്ഞിട്ടുള്ളത്‌. ഇതിലെ “വിശ്വാസവും 
യുക്തിയും” തമ്മിലുള്ള ബന്ധത്തെ പരാമര്‍ശിക്കുന്ന 
ഭാഗം അതീവ ശ്രദ്ധേയമാണ്‌ എന്ന്‌ സ്പാനീഷ്‌ 
വര്‍ത്തമാനപ്രതമായ “ലാ റാസോ റിപ്പോര്‍ട്ട്‌ 
ചെയ്യുന്നു. “ഏറെയും ബനഡിക്ട്‌ 
പതിനാറാമന്റെയും ആകമാനം (ഫാന്‍സിസ്‌ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


മാര്‍പാപ്പായുടെയും എന്നാണ്‌ ഒരു ഇറ്റാലിയന്‍ 
വര്‍ത്തമാനപത്രം ഈ ചാക്രികലേഖനത്തെ വിശേ 
ഷിപ്പിച്ചത്‌. 


പ്രസ്തുത ചാക്രികലേഖനത്തിന്റെ സവിശേഷത 
കളിലൊന്നായി ചൂണ്ടികാണിക്കപ്പെടുന്നത്‌, കൂട്ടായ്മ 
യുടെ പ്രതീകമായ “നമ്മള്‍” (7/൦) എന്ന പദ്പയോഗ 
ത്തിന്‌ നല്‍കിയിട്ടുള്ള പ്രാധാന്യമാണ്‌. മാര്‍പാപ്പ 
എഴുതുന്നു: “അപ്പസ്‌ തോലിക പിന്തുടര്‍ച്ചയെ 
ദൈവകൃപയിലൂടെ സഭാ സ്മരണയുടെ നിര്‍ബാധ 
മായ തുടര്‍ച്ച ഉറപ്പാക്കപ്പെടുകയും വിശ്വാസ 
സമൃദ്ധിയുടെ ഉറവിടത്തിലേക്കുള്ള സുനിശ്ചിത 
കവാടത്തിലേക്ക്‌ നാം പ്രവേശിക്കുകയും ചെയ്യുന്നു. 
(നം. 49) 


ചാക്രികലേഖനത്തിന്റെ ആരംഭത്തില്‍ മാര്‍പാപ്പാ 
വി. യോഹാന്റെ സുവിശേഷത്തില്‍ നിന്ന്‌ 
ഉദ്ധരിച്ചുകൊണ്ട്‌ യേശുവിന്റെ ആഗമനോദ്ദേശ്യം 
എടുത്ത്‌ കാട്ടുന്നു. എന്നില്‍ വിശ്വസിക്കുന്നവരാരും 
അന്ധകാരത്തില്‍ വസിക്കാതിരിക്കേണ്ടതിന്‌ ഞാന്‍ 
വെളിച്ചമായി ലോകത്തിലേക്ക്‌ വന്നിരിക്കുന്നു 
(യോഹ. 14:46). വി. പൌലോസ്‌ അതേ പ്രതിരൂപം 
തന്നെ ഉപയോഗിക്കുന്നുണ്ട്‌: “അന്ധകാരത്തില്‍ 
നിന്നും വെളിച്ചം ഉദിക്കട്ടെ എന്ന്‌ പറഞ്ഞ ദൈവം 
തന്നെയാണ്‌ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പി 
ക്കുന്നത്‌ (2 കോറി.4:6)'. മാര്‍പാപ്പാ തുടര്‍ന്നിങ്ങനെ 
പറഞ്ഞിരിക്കുന്നു: “ക്രൈസ്തവര്‍ ജീവന്‍ നല്‍കുന്ന 
പ്രകാശമായ യേശുവിനെ യഥാര്‍ത്ഥ സൂര്യനായി 
വിളിച്ചപേക്ഷിച്ചു. നമുക്ക്‌ മുമ്പ്‌ തന്നെ ഉള്ളവനും 
സുരക്ഷയ്ക്കും ജീവന്‍ പടുത്തുയര്‍ത്തുന്നതിനും 
നമുക്കാര്രയിക്കാവുന്നവനുമായ ജീവിക്കുന്ന 
ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലില്‍ നിന്നാണ്‌ 
വിശ്വാസം ജനിക്കുന്നത്‌”. (നം.4) 


“നാം സ്നേഹത്തില്‍ വിശ്വസിച്ചിരിക്കുന്നു” എന്ന്‌ 
ഒന്നാം അധ്യായത്തില്‍, വിശ്വാസത്തില്‍ നമ്മുടെ 
പിതാവായ അബ്രഹാമിന്റെ മാതൃക എടുത്തു 
പറഞ്ഞിരിക്കുന്നു. അഞ്ചാം അധ്യായത്തില്‍ പ്രതി 
പാദിക്കുന്നത്‌ ഇരസായേലിന്റെ വിശ്വാസത്തെ 
ക്കുറിച്ചാണ്‌. “ദൈവത്തിന്റെ സ്നേഹം തങ്ങളുടെ 
യാത്രയില്‍ കുഞ്ഞിലെ തോളിലേറ്റി നടക്കുന്ന ഒരു 
പിതാവിന്റെ സ്നേഹം പോലെ അവര്‍ക്ക്‌ അനു 
ഭവപ്പെട്ടു.“(നം.12). ആഗതനായ യേശുവിലല്ല, 
വരാനിരിക്കുന്ന യേശുവിലുള്ള വിശ്വാസം വഴിയാണ്‌ 
ഗോത്രപിതാക്കള്‍ രക്ഷ പ്രാപിച്ചത്‌ എന്ന വിശുദ്ധ 
അഗസ്തിനോസിന്റെ വാക്കുകള്‍ പരിശുദ്ധ പിതാവ്‌ 
ഉദ്ധരിക്കുന്നുണ്ട. യേശുവിനെ വെറുതെ 
ഉറ്റുനോക്കകയല്ല വിശ്വാസം, മറിച്ച്‌, യേശു സ്വന്തം 
കണ്ണുകളാല്‍ കാണുന്നതുപോലെ എല്ലാം 
കാണുകയാണു വിശ്വാസം. യേശുവിനോടുള്ള ഒരു 
പങ്കുച്ചേരലാണിത്‌. (നം. 18). ചാക്രികലേഖനത്തിന്റെ 
22-ാം ഖണ്ഡികയില്‍ വിശ്വാസത്തിന്റെ സഭാപര 
മായ മാനം വിശദീകരിച്ചിരിക്കുന്നു. “വിശ്വാസം 


44 


അനിവാര്യമാംവിധം സഭാപരമാണ്‌; അത്‌ പ്രഘോ 
ഷിക്കപ്പെടുന്നതും സഭാഗോരതത്തിനുള്ളില്‍ 
നിന്നുമാണ്‌ (നം.22). 


“വിശ്വസിക്കുന്നില്ലെങ്കില്‍ നിനക്ക്‌ സുസ്ഥിതി 
ലഭിക്കുകയില്ല” എന്ന രണ്ടാം അധ്യായത്തില്‍ 
വിശ്വാസവും സത്യവും തമ്മിലുള്ള ബന്ധത്തെ 
കുറിച്ച്‌ പ്രതിപാദിക്കുന്നു. വിശ്വാസജ്ഞാനത്തില്‍, 
കേഴ്വിയും കാഴ്ചയും തമ്മിലുള്ള ബന്ധത്തെ 
കുറിച്ച്‌ ഖണ്ഡിക 30-ല്‍ പറഞ്ഞിരിക്കുന്നു. യേശു 
വിലുള്ള വിശ്വാസത്തിന്റെ വെളിച്ചം ദൈവത്തെ 
അന്വേഷിക്കുന്ന ഏവരുടെയുംപാതയില്‍ പ്രത്യാശ 
ചൊരിയുകയും വ്യത്യസ്ത മതവിശ്വാസികളുമായി 
സംവദിക്കുവാനുള്ള ക്രൈസ്തവ മോചിതമായ 
തുറവി നല്‍കുകയും ചെയ്യുന്നു. (നം. 35). 


“എനിക്ക്‌ ലഭിച്ചതു ഞാന്‍ നിങ്ങള്‍ക്ക്‌ ഏല്പിച്ചു 
തന്നു” എന്നു മൂന്നാം അദ്ധ്യായത്തില്‍ സഭ നമ്മുടെ 
വിശ്വാസത്തിന്റെ മാതാവ്‌ എന്ന വിഷയം സവി 
സ്തരം പ്രതിപാദിക്കുന്നു. കൂദാശകള്‍ വഴി 
വിശ്വാസത്തിന്റെ ്രസരണം സഭയിലൂടെ 
സംഭവിക്കുന്നു. “വിശ്വാസത്തിന്റെ (പ്രസരണം 
്രധാനമായും ഗ്പഥമമായും സംഭവിക്കുന്നത്‌ 
ജ്ഞാനസ്‌ നാനത്തിലാണ്‌  (നം.41). തുടര്‍ന്ന്‌ 
വിശ്വാസവും പ്രാര്‍ത്ഥനയും പത്തുകല്‍പ്പനകളും 
തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്‌ വിവരിക്കുന്നു. 


“ദൈവമായ കര്‍ത്താവ്‌ അവര്‍ക്കായി ഒരു നഗരം 
തയ്യാറാക്കുന്നു” എന്ന നാലാം അദ്ധ്യായത്തില്‍ 
വിശ്വാസവും പൊതുനന്മയും, വിശ്വാസവും 
കുടുംബവും, വിശ്വാസവും സമൂഹത്തില്‍ ജീവി 
ക്കുന്നതിനുള്ള വെളിച്ചം, വിശ്വാസം സഹനത്തില്‍ 
ആശ്വാസവും ശക്തിയും എന്നിങ്ങനെ വിശ്വാസത്തെ 
പല മേഖലകളുമായി ബന്ധപ്പെടുത്തിയുള്ള 
വിചിന്തനമാണുള്ളത്‌. സഭയുടെ മാതാവും നമ്മുടെ 
വിശ്വാസത്തിന്റെ അമ്മയുമായ പരിശുദ്ധ മറിയ 
ത്തിലേക്ക്‌ തിരിയാം എന്ന്‌ ആഹ്വാനം ചെയ്ത്‌ 
കൊണ്ട്‌ മറിയത്തോടുള്ള അതി മനോഹരമായ ഒരു 
പ്രാര്‍ത്ഥനയോടെയാണ്‌ പരിശുദ്ധപിതാവ്‌ ചാക്രിക 
ലേഖനം ഉപസംഹരിക്കുന്നത്‌. 


നാല്‍ അധ്യായങ്ങളിലായി 60 ഖണ്ഡികകളില്‍ 
പരിശുദ്ധ പിതാവ്‌ ആനുകാലിക ജീവിതത്തില്‍ 
വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിന്‌ ആവശ്യ 
മുള്ളവ അവതരിപ്പിക്കുമ്പോള്‍, ചാക്രികലേഖന 
ത്തിലുടനീളം (ഫാന്‍സിസ്‌ മാര്‍പാപ്പായുടെ 
തനതായ ശൈലി അതായത്‌ ഒരു പിതാവ്‌ തന്റെ 
മക്കളോടു സ്നേഹപൂര്‍വ്വം സംഭാഷണം നടത്തുന്ന 
ഒരുനുഭവമാണ്‌ വായനക്കാര്‍ക്ക്‌ അനുഭവവേദ്യ 
മാക്കുന്നത്‌. ഏറ്റവും ലളിതമായ ആഖ്യാന 
ശൈലിയില്‍ ഗഹനങ്ങളായ ദൈവശാസ്ത്രസത്യ 
ങ്ങള്‍ പണ്ഡിത ഗ്രന്ഥങ്ങളുടെ പിന്‍ബലത്തോടെ 
അവതരിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ 
്രഥമചാക്രികലേഖനം വിശ്വാസികളുടെ ഹൃദയ 
ങ്ങളില്‍ വെളിച്ചം പരത്തുന്നു എന്നതില്‍ നമുക്ക്‌ 
ദൈവപിതാവിന്‌ നന്ദി കരേറ്റാം. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


"The Church needs you, 
as young people, to manifest to the world 


the face of Jesus Christ, 


visible in the Christian community. 
Without this young face, 
the Church would appear disfigured" 
രക Boned വജ 


World Youth Day www.ri02013.com 


ക്രിസ്തു നിങ്ങള കാത്തിരിക്കുന്നു 
- റിക്കോ 2013 


BILE ന്ന MET 2013 


ഫാ. ഡാനിയേല്‍ പൂവണ്ഠത്തില്‍ 


190 രാജ്യങ്ങളില്‍ നിന്നായി 30 ലക്ഷത്തോളം സത്തിന്റെ മണ്ണിലൂടെ വലിയ മുക്കുവന്‍ നടത്തിയ 
യുവജനങ്ങള്‍ 30 തോളം കര്‍ദ്ദിനാളന്മാര്‍ 600 ലധികം യാത്രകളുടെ നാള്‍വഴിക്കുറിപ്പ്‌ ലോകയുവജന 
മെത്രാന്മാര്‍ മുന്നൂറോളം കേന്ദ്രങ്ങളില്‍ മുപ്പതോളം സമ്മേളനത്തിന്റെ നേര്‍ക്കാഴ്ചയാവുന്നു. 
ഭാഷകളില്‍ പങ്കുവെയ്ക്കപ്പെട്ട വിശ്വാസ പ്രബോധ 
നങ്ങള്‍. ആയിരത്തോളം മാധ്യമപ്രവര്‍ത്തകരുടെ 
ക്യാമറ കണ്ണുകളിലൂടെ ലോകം ഉറ്റുനോക്കിയ പോപ്പ്‌ ്രാന്‍സിസ്‌ ബ്രസീലില്‍ പ്രസിഡണ്ട്‌ 
വിസ്മയ കാഴ്ച 76 കാരനായ ഒരു മാര്‍പാപ്പയുടെ സില്‍മ മൂസെഫും റിയോ സ്റ്റേറ്റിന്റെ ഗവര്‍ണറും 
വാക്കുകള്‍ക്ക്‌ കാതോര്‍ത്ത്‌ നിര്‍ത്താതെ പെയ്ത സിറ്റി മേയറും റിയോ ആര്‍ച്ച്‌ ബിഷപ്പ്‌ കാര്‍ഡിനല്‍ 
കനത്ത പേമാരിയിലും കോപ്പക്കാബനാ ബീച്ചില്‍ റെയ്മണ്ടോ അസീസും ചേര്‍ന്ന്‌ മാര്‍പാപ്പയെ 
ദൈവസ്വരത്തിനെന്നവണ്ണം കാതുകൂര്‍പ്പിച്ചുകാത്തി ബ്രസീലിന്റെ മണ്ണിലേക്ക്‌ വരവേറ്റു. 
രുന്ന യുവജന തരംഗം. 


ജൂലൈ 22 3.40 ു.0. 


ജൂലൈ 24. മാര്‍പാപ്പ അപ്പരേചിദായിലെ മരിയന്‍ 

ഉവ്വു. ബ്രസീലിലെ റിയോയില്‍ 203 ജൂലായ്‌ 23 ഷ്രൈന്‍ കനരന മലയിലും സന്ദര്‍ശിച്ചു. 10.30ന്‌ വി. 
മൂതല്‍ 29 വരെ നടന്ന ലോകയുവജന സംഗമം കുര്‍ബ്ബാന മദ്ധ്യേ വിശ്വാസികളോട്‌ പ്രത്യാശയോടെ 
ലോകയുവജന സമൂഹത്തിന്‌ സമ്മാനിച്ചത്‌ മറക്കാ വ്യാപരിക്കാന്‍ ആഹ്വാനം - ഹൃദയത്തില്‍ 
നാവാത്ത ഒരായിരം ഓര്‍മ്മകള്‍, പരിശുദ്ധ നിങ്ങള്‍ക്ക്‌ എപ്പോഴും ഈ നിശ്ചയം ഉണ്ടാവട്ടെ; 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ ഈ ദിനങ്ങളില്‍ ലോകജന ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായി, ദൈവം നിങ്ങ 
തയ്ക്ക്‌ പകര്‍ന്നത്‌ അവിസ്മരണീയമായ ജീവിത ളുടെ പക്ഷത്തുണ്ട്‌. പക്ഷെ ദൈവമാണ്‌ സര്‍വ്വശ 
സാക്ഷ്യങ്ങള്‍. ക്തന്‍ - ദൈവമാണ്‌ നമ്മുടെ പ്രത്യാശ . ശൂനൃതയും 

ജൂലൈ 22 മുതല്‍ 28 വരെ ബ്രസീലിലെ വിശ്വാ ഏകാന്തതയും ഹൃദയങ്ങളില്‍ നിറഞ്ഞപ്പോള്‍ നാം 


45 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ലോകമോഹത്തിന്റെ വിഗ്രഹങ്ങളെ ദൈവത്തിനു 
പകരം ഹൃദയത്തില്‍ പ്രതിഷ്ഠിച്ചു - പണം, അധി 
കാരം, വിജയം, സുഖം തുടങ്ങിയ വിഗ്രഹങ്ങള്‍. 


തുടര്‍ന്ന്‌, സെന്റ്‌ ഫ്രാന്‍സിസിന്റെ ആശുപത്രി 
യില്‍ മയക്കുമരുന്നിനടിമകളായവരെ മാര്‍പാപ്പ 
സന്ദര്‍ശിച്ചു. മരണം വില്‍പ്പനയ്ക്ക്‌ വച്ചിരിക്കുന്ന 
വര്‍ക്കെതിരെ മാര്‍പാപ്പ തുറന്നടിച്ചു. മയക്കുമരുന്നി 
നടിമകളായവരുടെ തിരിച്ചുവരവിന്റെ ശ്രമങ്ങളെ 
അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. നിങ്ങള്‍ മടങ്ങി 
വരിക സഭ നിങ്ങളില്‍ നിന്ന്‌ ദൂരെയല്ല. 


ജൂലൈ 25, 2013 


അര്‍ജന്റീനിയന്‍ മ്മെതാന്‍മാരെയും യുവജനങ്ങ 
ളെയും റിയോ കത്തീര്ധലില്‍ മാര്‍പാപ്പ അഭിസം 
ബോധന ചെയ്തു. പുറത്തെ തെരുവിലേക്കിറങ്ങുന്ന 
ഒരു സഭയെ എനിക്കു വേണം. ലോകത്തില്‍ നിന്ന്‌ 
തങ്ങളെ വേര്‍പിരിക്കുന്ന, സുഖ സൌകര്യങ്ങളെ വില 
മതിക്കാത്ത സ്വാര്‍ത്ഥതയും അധികാരപ്രവണതയു 
മില്ലാത്ത ഒരു സഭാ പള്ളികളും സ്ഥാപനങ്ങളും വിദ്യാ 
ലയങ്ങളും യേശുവിന്‌ മനുഷ്യരെ കാണാനുള്ള ഇട 
ങ്ങളാണ്‌. സഭ ഒരു N60 ആയി മാറരുത്‌. 


വൈകുന്നേരത്തെ ജാഗരണ പ്രാര്‍ത്ഥനയ്ക്കു 
ശേഷം യുവജനങ്ങളുമായുള്ള മാര്‍പാപ്പയുടെ 
ആദ്യത്തെ സംവാദം. മായാമോഹങ്ങളുടെ 
പിന്നാലെ ഓടാതെ നിങ്ങള്‍ നിങ്ങളുടെ ക്രിസ്തീയ 
സമര്‍പ്പണത്തെ പുനര്‍നിര്‍വൃചിക്കുക. ക്രിസ്തുവിനെ 
ധരിക്കുക. ഫലപ്രദമായ ഒരു ജീവിതത്തിന്റെ ചിറകു 
മുളയ്ക്കുന്നത്‌ നിങ്ങള്‍ ശ്രദ്ധിക്കുക. 


ജൂലൈ 26, 2013. 


8 യുവജനങ്ങളുമായി സംസാരിച്ച ശേഷം അഞ്ച്‌ 
ചെറുപ്പക്കാരെ മാര്‍പാപ്പ കുമ്പസാരിപ്പിച്ചു. ഉച്ചക 
ഴിഞ്ഞ്‌ ഇരുപത്‌ ലക്ഷത്തോളം യുവജനങ്ങള്‍ കോപ്പ 
ക്കാബനാ ബീച്ചില്‍ മാര്‍പാപ്പയോടൊപ്പം കുരിശിന്റെ 
വഴിയില്‍ പങ്കു ചേര്‍ന്നു. മാര്‍പ്പാപ്പ തന്റെ ഒപ്പം ഇരു 


ത്തിയത്‌ അര്‍ജന്റീനയില്‍ (നിന്നുള്ള) തെരുവ്‌ വൃത്തി 
യാക്കുന്ന 35 വ്യക്തികളെ. കുരിശ്‌ ചുമക്കുന്ന 
ക്രിസ്തു ഇന്ന്‌ നിങ്ങളെ പ്രതീക്ഷയോടെ ഉറ്റുനോ 
ക്കുകയാണ്‌. നിങ്ങള്‍ അവന്റെ മുറിവിന്‌ ഒരു 
കൈതാങ്ങ്‌ കൊടുക്കുമോ? നിന്റെ യവനം 
കൊണ്ട്‌ അവന്‍ ഉത്തരം കൊടുക്കുക. നിങ്ങളുടെ 
വിജയങ്ങളെ വിലാപങ്ങളെ നിങ്ങള്‍ അവന്റെ കുരി 
ശിലേക്കു കൊടുക്കുക. അപ്പോള്‍ നിങ്ങള്‍ ഒരു തുറ 
ക്കപ്പെട്ട ഹൃദയം കാണും - നിങ്ങളെ മനസ്സിലാക്കു 
ന്ന, നിങ്ങളോട്‌, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട്‌ 
പരസ്പരം സ്നേഹിക്കാനാവശ്യപ്പെടുന്ന ഒരു 
ഹൃദയം. 


ജൂലൈ 27, 2013 


സെന്റ്‌ സെബാസ്റ്യന്‍ കത്തീഗ്രലിലെ ദിവ്യ 
ബലി മദ്ധ്യേ മാര്‍പാപ്പ സമര്‍പ്പിതരെ അഭിസംബോ 
ധന ചെയ്തു. മരണ സംസ്കാരത്തെ എതിര്‍ത്ത്‌ 
ഒഴുക്കിനെതിരെ നീന്താനുള്ള ധൈര്യം നിങ്ങള്‍ക്കു 
ണ്ടാകട്ടെ. പള്ളികള്‍ വിട്ട്‌ സുവിശേഷവുമായി 
നിങ്ങള്‍ ഇറങ്ങി വരിക. 


ജൂലൈ 28, 2013. 
കോപ്പക്കാഹനാ ബീച്ചിലെ ഉപസംഹാര ബലി. 


സുവിശേഷം എല്ലാവര്‍ക്കും വേണ്ടിയാണ്‌. ഒരു 
ന്യൂനപക്ഷത്തിനു വേണ്ടി മാത്രം അതിന്റെ അനു 
കൂല്യങ്ങളെ ചുരുക്കരുത്‌. ക്രിസ്തുവിന്‌ സാക്ഷ്യം 
വഹിക്കാനായി എല്ലാ ജീവിത തുറകളിലേക്കും 
നിങ്ങള്‍ പോവുക. ക്രിസ്തു നിങ്ങളെ പ്രതീക്ഷിക്കു 
കയാണ്‌. സഭ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്‌. 
മാര്‍പാപ്പ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്‌. 


ക്രിസ്തുവിനെ കണ്ടതുപോലെ ഈ ക്രിസ്തു 
വിന്റെ യഥാര്‍ത്ഥ അനുയായി കണ്ട്‌ യുവജന 
ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക്‌ പുതിയ 
സ്വപ്നങ്ങളുമായി തിരികെ മടങ്ങി. ഇനി 2016ല്‍ 
പോളണ്ടിലെ (2) ക്രാക്കോവില്‍ അടുത്ത യുവജന 
സമ്മേളനത്തിനുവേണ്ടി പ്രതീക്ഷയോടെ 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ബാലകവഴികളിലെ 
പുനരൈക്വം 


ബിജു ഡാനിയേല്‍ 


ഞായറാഴ്ച കുര്‍ബാന കഴിഞ്ഞപ്പോള്‍ ബാലു 
വിനാകെ കണ്‍ഫ്യൂഷന്‍! അന്നത്തെ പ്രസംഗവും 
നോട്ടീസും അറിയിപ്പുമെല്ലാം പുനരൈക്യത്തെക്കു 
റിച്ചായിരുന്നു. നിങ്ങള്‍ക്ക്‌ പുനരൈകൃത്തിനായി 
എന്തുചെയ്യാനാകും? എന്നു ചോദിച്ചുകൊണ്ടാണ്‌ 
വികാരിയച്ചന്‍ അന്നു പ്രസംഗം അവസാനിപ്പിച്ചതും. 


പണ്ടേ ബാലുവിനു പുനരൈക്യം ബാലികേറാ 
മലയായിരുന്നു. പദയാത്രയ്ക്കു ബാവാ തിരുമേ 
നിയും മറ്റു തിരുമേനിമാരും അച്ചന്മാരുമൊക്കെ നട 
ന്നപ്പോള്‍ കരുതി അതായിരിക്കും പുനരൈക്യമെന്ന്‌. 
അതങ്ങോട്ടു കഴിഞ്ഞപാടെ വീണ്ടും വരുന്നു പുന 
രൈക്യവാര്‍ഷികം. ബാലു വോര്‍ത്തു, ഇതെന്തു 
കേസുകെട്ടാണാവോ? എന്തായാലും ജഗപൊഗ പരി 
പാടികളൊക്കെ ഒന്നുപോയി കാണണമെന്ന്‌ തീരു 
മാനിച്ചിട്ടുമുണ്ട്‌. 


വൈകുന്നേരം പള്ളിമുറ്റത്തു കളിക്കാന്‍ ചെന്ന 
പ്പോള്‍ സണ്‍ഡേസ്‌കൂളില്‍ സെമിനാറിനുവന്ന സാറ്‌ 
കൊടിമരത്തിന്റെ ചുവട്ടിലിരുന്ന്‌ ജപമാല ചൊല്ലു 
ന്നത്‌ കണ്ടു. കൂട്ടുകാരെയും കൂട്ടി സാറിന്റെയടുത്തെ 
ത്തി. സാറു നല്ല രസികനായിരുന്നു. കണ്ടപാടെ, 


47 


എന്താ കുട്ടിപ്പട്ടാളുമെല്ലാംകൂടി? എന്നൊരു ചോദ്യം. 
ഞങ്ങളും വിട്ടില്ല, 


സാറുമായി ഒരു യുദ്ധത്തിനു 
വന്നതാണ്‌ എന്നു മറുപടിയും കൊടുത്തു. അതു 
സാറിനും ഇഷ്ടമായി. 


സാറേ, ഞങ്ങള്‍ക്കീ പുനരൈക്യമെന്താണെ 
ന്നൊന്നു പറഞ്ഞു തരാമോ? 


പുനരൈക്യം മുഴുവന്‍ പറയാന്‍ തുടങ്ങിയാല്‍ 
രാത്രി വളരെ വൈകുമല്ലോ. നിങ്ങളെ വീട്ടില്‍ അന്വേ 
ഷിക്കില്ലേ മക്കളേ? 


എന്നാല്‍, 
ക്കെന്തു ചെയ്യാനാകും എന്ന വികാരിയച്ചന്റെ രാവി 
ലത്തെ ചോദ്യത്തിന്‌ ഉത്തരം തന്നാല്‍ മതി. ഞങ്ങള്‍ 


പുനരൈകൃത്തിനായി നിങ്ങള്‍ 


വിചാരിച്ചതു പദയാത്രയ്ക്കു നടന്നാല്‍ മതിയല്ലോ 
യെന്നാണ്‌. 


സാറു പറഞ്ഞു തുടങ്ങി, പദയാ്ര പുനരൈ 
ക്യമല്ല. പുനരൈക്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഈ 
തലമുറയുടെ ത്യാഗ സമര്‍പ്പണം മാത്രമാണത്‌. മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ വലിയ സമര്‍പ്പണ 


ത്തോടു ചേര്‍ന്നുള്ള ഓര്‍മ്മ പുതുക്കലുമാണ്‌. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


എന്തെങ്കിലും മനസ്സിലായോ? സാറ്‌ ചോദിച്ചു. 
ഞങ്ങളുടെ കണ്ണുകള്‍ മിഴിച്ചിരിക്കുന്നതുകണ്ട സാറ്‌ 


പറഞ്ഞു, ഞാനിതു വിശദീകരിക്കാം. 


വളരെയേറെ തിരക്കുപിടിച്ച ജോലികളൊക്കെ 
മാറ്റിവച്ചിട്ട ഈ വര്‍ഷം ബാവാ തിരുമേനിയും മറ്റു 
പിതാക്കന്മാരും അനേകം വൈദികരും കന്യാസ്ത്രീ 
കളും അല്‍മായരും പെരുന്നാട്ടിലെ കുരിശുമല 
യില്‍നിന്നും പട്ടം വരെ അഞ്ചു ദിവസം നടന്നുവ 
ല്ലോ. കേവലം മുന്നു നാലു മണിക്കൂര്‍ കൊണ്ട്‌ 
വാഹനത്തിലെത്താവുന്ന ദൂരമാണ്‌ മഴയും 
വെയിലും കൈകാല്‍ വേദനയുമൊക്കെ സന്തോഷ 
ത്തോടെ സഹിച്ച്‌ നടന്നെത്തിയത്‌. അതിവേഗത 
യുടെയും സാങ്കേതിക മികവിന്റെയുമൊക്കെ ഈ 
കാലത്ത്‌ ഈ ത്യാഗസമര്‍പ്പണം കണ്ടവര്‍ക്ക്‌ 
ക്രൈസ്തവസാക്ഷ്യത്തിന്റെ പുനര്‍വിചിന്തനമായി 
രുന്നു ഈ യാത്ര. 


നല്ല തടിയില്‍ കടഞ്ഞെടുത്ത്‌ മനോഹരമായ 
കുരിശുണ്ടാക്കാമായിരുന്നിട്ടും വളഞ്ഞുപുളഞ്ഞ 
കുരിശുപിടിക്കുന്നത്‌ ഒരു പൌരാണിക സംസ്കാര 
ത്തിന്റെ സജീവ സ്മരണക്കായാണ്‌. വനാന്തരങ്ങ 
ളില്‍ തപസനുഷ്ഠിച്ച്‌ ജ്ഞാനദര്‍ശനം പ്രാപിച്ച ഭാര 
തീയ ജൂഷിവര്യന്മാരുടെ മാതൃകയില്‍ ക്രൈസ്തവ 
സന്യാസ സമൂഹമാരംഭിച്ച മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ വലിയ ആത്മീയവീക്ഷണത്തിന്റെ 
ലളിത വ്യാഖ്യാനവുമാണിത്‌. മാര്‍ത്തോമ്മാ ശ്ലീഹാ 
യുടെ പാദസ്പര്‍ശമേറ്റ നിലക്കല്‍ വനത്തിലെ വള്ളി 
ച്ചെടിയില്‍നിന്നും വെട്ടിയെടുക്കുന്ന കുരിശിന്റെ 
അര്‍ത്ഥമിതാണ്‌. ഈ കുരിശ്‌ ഉയര്‍ത്തിപ്പിടിച്ച 
മുന്നോട്ടുപോകുമ്പോള്‍ ഭാരത ജനതയുടെ രക്ഷ 
യേശുവിന്റെ കുരിശിലൂടെയാണെന്നു പരസ്യമായി 
പ്രഖ്യാപിക്കുകയും, ഈ കുരിശിനെ അനുധാവനം 
ചെയ്യുമ്പോള്‍ ഈ പ്രഖ്യാപനം ഏറ്റുപറയുക 
യുമാണ്‌ നാം ചെയ്യുന്നത്‌. അതിനാല്‍ പദയാത്രയിൽ 
പങ്കെടുക്കുന്നത്‌ പുനരൈക്യത്തെ ശക്തിപ്പെടു 
ത്തുന്ന ഘടകം തന്നെയാണ്‌. 


ഓരോ ദിവസവും ഭവനത്തിലെ സന്ധ്യാപ്രാര്‍ത്ഥ 
നയിൽ അകത്തോലിക്കരുടെ മാനസാന്തരത്തിനാ 
യുള്ള പ്രാര്‍ത്ഥന കുഞ്ഞുമക്കള്‍ മുന്‍കൈയെടുത്ത്‌ 
പ്രാര്‍ത്ഥിക്കണം. ഇതു നമ്മുടെ പ്രാര്‍ത്ഥന പുസ്ത 
കത്തിലുണ്ട്‌. തെറ്റായ പഠനങ്ങളിലും ശരിയായ അറി 
വിന്റെ കുറവിനാലും മറ്റു സഭകളിലും മതങ്ങളിലു 
മായിരിക്കുന്നവര്‍ സത്യ ദൈവത്തെ - യേശു 
ക്രിസ്തുവിനെ - തിരിച്ചറിയുവാനും, സത്യ സഭയില്‍ 
അവര്‍ ഉള്‍ച്ചേരുവാനുംവേണ്ടി നമ്മളാണു പ്രാര്‍ത്ഥി 
ക്കേണ്ടത്‌. അകത്തോലിക്കരുടെ മാനസാന്തരത്തി 


48 


നായി ഞാന്‍ സ്വര്‍ഗ്ഗത്തിലിരുന്ന്‌ നിരന്തരം പ്രാര്‍ത്ഥി 
ച്ചുകൊള്ളാം എന്നു വാഗ്ദാനം ചെയ്ത മാര്‍ ഈവാ 
നിയോസ്‌ പിതാവിന്റെ മാദ്ധ്യസ്ഥത നമുക്ക്‌ ഇക്കാ 
രൃത്തില്‍ ലഭിക്കുകയും ചെയ്യും. 


നമ്മുടെ പിതാവായ ദൈവദാസന്‍ മാര്‍ ഈവാ 
നിയോസ്‌ പിതാവിനെ വിശുദ്ധനാക്കാനുളള പ്രാര്‍ത്ഥ 
നയും അനുദിന കുടുംബ പ്രാര്‍ത്ഥനയില്‍ നാം കൂട്ടി 
ചേര്‍ക്കണം. മാതാപിതാക്കള്‍ ഇതു മറന്നുപോകാം. 
മക്കളുവേണം ഇതിനുമുന്‍കൈയെടുക്കേണ്ടത്‌. ശരി 
യായ കൈവയ്പില്ലാതെ അന്ധകാരത്തിന്റെ വഴി 
കളിലൂടെ സഞ്ചരിച്ച പുത്തന്‍കൂര്‍ സമൂഹത്തെ 
സത്യ സഭയോടു ചേര്‍ക്കാന്‍ ധീരത കാട്ടിയ മുനിവ 
ര്യന്‍ വിശുദ്ധനാകുന്നത്‌ മലങ്കര കത്തോലിക്കാ സഭ 
യുടെയും പുനരൈക്യത്തിന്റെയും വളര്‍ച്ചയ്ക്കും 
ഉയര്‍ച്ചക്കും അത്യന്താപേക്ഷിതമാണ്‌. 


പലപ്പോഴും നമുക്കു പറ്റുന്ന വലിയ വീഴ്ചയാണ്‌ 
ദൈവവചനത്തിലുള്ള അറിവു കുറവ്‌. ഒരു 
ക്രിസ്ത്യാനി അത്യാവശ്യമായും അറിഞ്ഞിരിക്കേ 
ണ്ടത്‌ ദൈവവചനമാണ്‌. ദൈവവചനത്തില്‍ ആഴ 
പ്പെട്ട്‌ സത്യദൈവത്തിലുള്ള വിശ്വാസത്തില്‍ അടിയു 
റച്ചു നില്‍ക്കുന്ന ബാലകരെയും യുവാക്കളെയും 
കാണുന്നവര്‍ക്ക്‌ നമ്മളായിരിക്കുന്ന സഭയെക്കുറിച്ചും 
നമ്മള്‍ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചും വലിയ 
മതിപ്പുളവാകും. 
നമുക്ക്‌ സഭയിലേക്കാകര്‍ഷിക്കാന്‍ സാധിക്കും. 


ഈ മതിപ്പിലൂടെ അനേകരെ 


ദൈവവചനം പഠിക്കാനായി ദിവസവും ഒരു 
ചെറിയ വചനം മനഃപാഠമാക്കിത്തുടങ്ങിയാല്‍ മതി. 
പുസ്തകം, അധ്യായം, വാക്യം, വചനം എന്നീ ക്രമ 
ത്തില്‍ കൃത്യമായിത്തന്നെ പഠിക്കണം. ഉദാ. വിശുദ്ധ 
മത്തായിയുടെ സുവിശേഷം ആറാം അദ്ധ്യായം 
നാലാം വാക്യം, രഹസ്യങ്ങള്‍ അറിയുന്ന നിന്റെ 
പിതാവ്‌ നിനക്കു പ്രതിഫലം നല്കും. ഈ വചനം 
തന്നെ ഇംഗ്ലീഷിലും, The gospel of St.Mathew, chapter 
6, verse 4 says that, “your father who sees what is kept 
secret will reward you.” ഇതുകൊണ്ടുള്ള പ്രാഥമിക 
ഗുണം വചനം ഇംഗ്ലീഷിലും മലയാളത്തിലും മന 
സ്സിലാക്കാമെന്നതാണ്‌. കൂടാതെ രണ്ടു ഭാഷകളിലെ 
പദങ്ങള്‍ പഠിക്കാം. പദഘടന, വാക്യ നിര്‍മ്മാണം 
എന്നിവയില്‍ മിടുക്കനാകുന്നതോടൊപ്പം അര്‍ത്ഥവ്യ 
ത്യാസം കൂടാതെ മൊഴിമാറ്റം ചെയ്യാനുള്ള കഴിവും 
വര്‍ദ്ധിക്കും. ഉറക്കെ പറഞ്ഞു പഠിക്കുന്നതിലൂടെ 
സംസാരിക്കുന്നതിനുള്ള പാടവവും ലഭിക്കും. പഠിച്ച 
വചനം കൂട്ടുകാരെ പഠിപ്പിക്കുമ്പോള്‍ നമ്മള്‍ വീണ്ടും 
നന്നായി പഠിക്കും. സുവിശേഷം പറയാനുള്ള 
കഴിവും ഇംഗ്ലീഷു പറയാനുള്ള മിടുക്കും കിട്ടും. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


തെറ്റില്‍ അകപ്പെടാനിടയുള്ള ഒരാത്മാ 
വിനെ സ്വര്‍ഗ്ഗത്തിലേക്കുള്ള വഴിയില്‍ നട 
ത്താനുമാകും. 


കത്തോലിക്കാ സഭയിലേക്കു 
ചേര്‍ന്നതു വലിയ ഭാഗ്യമായിട്ടാണു 
കാര്‍ഡിനല്‍ ന്യൂമാന്‍ വിശേഷിപ്പിച്ചത്‌. 
അതിനുള്ള മുഖ്യകാരണം എന്നും 
വിശുദ്ധ കുര്‍ബാന സ്വീകരിക്കാനാകുമെ 
ന്നതും. 
യ്മയിലുള്ളവരെല്ലാം അനുഭവിക്കാന്‍ 
തീരുമാനിക്കണം. ബേത്ലഹേമില്‍ 


ഈ വലിയ ഭാഗ്യം സഭാകൂട്ടാ 


ജനിച്ച്‌ കാല്‍വരിയില്‍ മരിച്ച്‌ മറഞ്ഞുപോ 
യവനല്ല നമ്മുടെ ദൈവം. അവന്‍ ഇന്നും 
അപ്പത്തിന്റെ രൂപത്തില്‍ എന്റെയുള്ളി 
ലേക്ക്‌ എഴുന്നെള്ളി വരാന്‍ തിരുമനസ്സാ 
കുന്ന ദിവ്യകാരുണ്യമാണെന്നു നമ്മള്‍ 
മറ്റുള്ളവര്‍ക്ക്‌ കാണിച്ചുകൊടുക്കണം. കഴി 
വുള്ള എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ 
കുര്‍ബാനയില്‍ പങ്കെടുത്ത്‌ കുര്‍ബാന 
സ്വീകരിക്കണം. ഇതിനാവശ്യമായ രീതി 
യില്‍ ജീവിതചര്യ ക്രമീകരിക്കണം. ഇട 
യ്ക്കിടെ വിശുദ്ധ കുമ്പസാരം നടത്തി വര 
പ്രസാദത്തില്‍ നിലനില്ക്കുകയും വേണം. 


പഠിക്കുന്ന സ്കുളിലെ കത്തോലിക്കാ 
പ്രാര്‍ത്ഥനാ ഗ്രൂപ്പുകളില്‍ പങ്കെടുക്കണം. 
അവിടെയും കൂട്ടുകാരുടെയിടയിലും പളളി 
യിലും വീട്ടിലും മലങ്കര കത്തോലിക്കാ 
സഭയെക്കുറിച്ചും സഭാ സ്ഥാപനങ്ങളെക്കു 
റിച്ചും സഭയിലെ പിതാക്കന്മാരെക്കുറിച്ചും 
നല്ല കാര്യങ്ങള്‍ പറയണം. ഇത്തരത്തി 
ലുള്ള വിവരങ്ങള്‍ പത്ര-മാധ്യമങ്ങളില്‍ വരുന്നത്‌ 
ശേഖരിച്ചു വയ്ക്കുന്നതു ഉപകാരപ്രദവുമായിരിക്കും. 
ഇത്തരത്തില്‍ സയന്‍സ്‌, ചരിത്രം, ഭൂമിശാസ്ത്രം, 
പൊതുവിജ്ഞാനം എന്നിവയ്ക്കും ശേഖരങ്ങളുണ്ടാ 
ക്കുന്നത്‌ സഭയിലും സമൂഹത്തിലും പഠനത്തിലും 
ഉന്നതി പ്രാപിക്കാന്‍ സഹായിക്കും. യേശുവിനെക്കു 
റിച്ച്‌ ലൂക്ക 2:52 പറയുന്നത്‌, യേശു ജ്ഞാനത്തിലും 
പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും 
പ്രീതിയിലും വളര്‍ന്നുവന്നു എന്നാണല്ലോ. അറിവില്‍ 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ എന്നും മുന്‍പന്തിയില്‍ 
തന്നെയായിരുന്നു. നമ്മുടെ പിതാക്കന്മാരെല്ലാ 
വരുംതന്നെ അങ്ങനെയാണ്‌ സമൂഹത്തില്‍ നില 
നില്‍ക്കുന്നതും. 


നമ്മളാല്‍ ചെയ്യാന്‍ കഴിയുന്ന ഈ കാര്യങ്ങള്‍ 
ശീലമാക്കിയാല്‍ വലിയൊരു മാറ്റമായിരിക്കും 


49 


നമ്മുടെ ജീവിതത്തിലുളവാകുക. 


ഒരാള്‍ മിടുക്ക 
നാവുകയല്ല, ഒരു സമൂഹം മുഴുവനും മിടുക്കരും കഴി 
വുറ്റവരുമാകുമ്പോള്‍, ലോകം ബഹുമാനത്തോടെ 
ആ സമൂഹത്തെ നോക്കിക്കാണാനും ആ സമൂ 
ഹത്തില്‍ ഉള്‍ച്ചേരാനും പരിശ്രമിക്കും. പുനരൈക്യ 
പ്രസ്ഥാനത്തെ വളര്‍ത്താന്‍ പുതു തലമുറയിലുള്ള 
വര്‍ ദൈവവിശ്വാസത്തിലും ഭക്തിയിലും പ്രാര്‍ത്ഥ 
നയിലും ആഴപ്പെട്ട്‌ അറിവില്‍ നിറഞ്ഞ്‌ നല്ല ബോദ്ധ്യ 
ങ്ങില്‍ ഉറച്ച്‌ മുന്നേറണം. ഇതു സത്ഫലം പുറപ്പെ 
ടുവിക്കും. ഈ ഫലമായിരിക്കണം പുനരൈക്യ 
പ്രസ്ഥാനത്തിന്റെ വളര്‍ച്ചയെ ത്വരിതപ്പെടുത്തേ 
ണ്ടതും. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


പ, 6 കുടുംബസദസ്സ്‌ 


സഭാ സുശ്രുഷകളെക്കുറിച്ചും, പ്രേഷിത ദൌത്യ 
ത്തെക്കുറിച്ചുമുള്ള ഗൌരവമാര്‍ന്ന ചര്‍ച്ചകള്‍ ഇന്ന്‌ 
പല തലങ്ങളില്‍ നടന്നുകൊണ്ടിരിക്കുകയാണ്‌. സഭ 
യോട്‌ ചേര്‍ന്ന്‌ ക്രൈസ്തവ ജീവിതാദര്‍ശങ്ങള്‍ 
ഉള്‍ക്കൊണ്ടുകൊണ്ടുള്ള ഒരു കുടുംബ നവീകരണം 
- അതിന്റെ സാധ്യതകളും മാനങ്ങളും- തീര്‍ച്ച 
യായും ചര്‍ച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്‌. 


പനിനീരു വിരിയേണ്ട പറുദീസ-കുടുംബം 


യഹോവ നേരിട്ട്‌ കൂട്ടിയോജിപ്പിച്ച്‌, ആശിര്‍വദിച്ച്‌, 
അനുഗ്രഹിച്ച്‌, സ്ഥാപിതമായതാണ്‌ പ്രഥമ 
കുടുംബം തന്റെ സൃഷ്ടികളെ നോക്കി അത്‌ നല്ല 
തെന്ന്‌ കണ്ടു (ഉല്‍പ്പ: 1:31) എന്ന്‌ പ്രഖ്യാപിച്ചു. 
ഏറ്റവും അനുയോജ്യവും പ്രീതീകരവും ശ്രേഷ്ഠത 
രവുമായിരുന്നു ആ ബന്ധം. തക്കതായ തുണ 
എന്ന പ്രയോഗം പരസ്പരം ആശ്രയിച്ച്‌, വിധേയപ്പെട്ട്‌ 
വളരുകയും വളര്‍ത്തുകയും ചെയ്യേണ്ടവരാണ്‌ കുടും 
ബാംഗങ്ങള്‍ എന്ന്‌ വ്യക്തമാക്കുന്നു. കുടുംബാംഗ 
ങ്ങള്‍ തമ്മിലുള്ള പരസ്പര സ്നേഹം, പരസ്പര 
സഹകരണം, വിട്ടുവീഴ്ച, സഹിഷ്ണുത, പരസ്പര 
ധാരണ, ബഹുമാനം, അംഗീകരിക്കല്‍ ഇവയൊക്കെ 
കുടുംബമാകുന്ന പറുദീസയില്‍ പരിമളം പരത്തുന്ന 
പനിനീര്‍ വിരിയിക്കുന്നു. ആ പറുദീസയില്‍ അറി 
യാതെ പോലും പാപത്തിന്റെ പാമ്പ്‌ കടന്നു വരാന്‍ 


കുടുംബ ദയത്യം 


പുനരൈക്യ പശ്ചാത്തലത്തിൽ 


ഡോ. ജിബി ഗീവറുഗ്ഗീസ്‌ 


ഇടം കൊടുക്കരുത്‌. സമൂഹത്തിന്റെ അവിഭാജ്യഘ 
ടകമായി അടിസ്ഥാനഘടകമായി നില്‍ക്കുന്ന കുടും 
ബത്തിന്‌ സാമൂഹിക- സാംസ്കാരിക മാറ്റങ്ങളില്‍ 
നിന്നും ഒഴിഞ്ഞുനില്‍ക്കാനാവില്ല. മലങ്കര സഭയുടെ 
പുനരൈക്യ ഗ്രവര്‍ത്തനങ്ങളിലും വളര്‍ച്ചയിലും 
സഭാവിശ്വാസികളുടെ സംഭാവനകള്‍ മഹനീയമാണ്‌. 


പുനരൈക്യ പശ്ചാത്തലം 


ഐക്യത്തില്‍ ജീവിച്ചിരുന്ന സഭാസമൂഹത്തില്‍ 
ഭിന്നത ഉണ്ടായപ്പോള്‍, ആ ഭിന്നത മാറ്റിയെടുക്കാ 
നായി പ്രവര്‍ത്തിക്കുകയും ആഗോള കത്തോലിക്കാ 
സഭയുടെ കൂട്ടായ്മയിലേക്ക്‌ മടങ്ങി വരികയും 
ചെയ്യാന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ആഗ്രഹി 
ച്ചു. എതിര്‍പ്പുകളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ട്‌ 
ഒരു മതം- ഒരു വിശ്വാസം -ഒരേ ആചാരം എന്ന 
ഐക്യമന്ത്രം സഭലമാക്കാന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവും മാര്‍ തെയോഫിലോസ്‌ പിതാവും മുന്നി 
ട്ടിറങ്ങി. സാമ്പത്തിക ക്ലേശങ്ങള്‍ക്കു പുറമേ, മത- 
രാഷ്ട്രീയ നേതാക്കളുടെ അതൃപ്തി, ഒറ്റപ്പെടുത്തല്‍, 
നിയമങ്ങളുടെ ചട്ടക്കൂട്‌, മുടക്കു കല്‍പന ഓര്‍ത്ത 
ഡോക്സ്‌ യാക്കോബായ സമുദായങ്ങളുടെ 
എതിര്‍പ്പ്‌ ഇവയെല്ലാം മനക്കരുത്തും പ്രാര്‍ത്ഥനയും 
കൊണ്ട്‌ നേരിട്ടു. പള്ളി പണിയുന്നതിലും ആശ്രമം 
കെട്ടുന്നതിലും സെമിത്തേരി നിര്‍മ്മിക്കുന്നതിലും 


50 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


ആളുകളെ ഒന്നിച്ചു കൂട്ടുന്നതിലും ഒക്കെ നിയമ 
ത്തിന്റെ ചുവന്ന ചരടുകള്‍ വലിച്ചു കെട്ടാന്‍ ശ്രമി 
ചുവെങ്കിലും പുനരൈകൃശ്രമങ്ങള്‍ നാള്‍ക്കുനാള്‍ 
വളര്‍ന്നു വന്നു. ഇത്തരുണത്തില്‍ കേരളത്തിലെ 
സീറോ-മലബാര്‍, ലാറ്റിന്‍ ബിഷപ്പുമാര്‍ പുനരൈക്യ 
ത്തിനു നല്‍കിയ പിന്തുണ പ്രത്യേകം എടുത്തുപറ 
യേണ്ടതുണ്ട്‌. പുനരൈക്യ പ്രസ്ഥാനത്തിന്‌ അംഗീ 
കാരം നല്‍കിയത്‌ ഭാഗ്യസ്മരണാർഹനായ 11-0൦ 
പിയൂസ്‌ മാര്‍പ്പാപ്പയാണ്‌. 


സഭാശുശ്രൂഷകള്‍ ദൈവത്തിന്റെ 
കൈയ്യൊപ്പോടെ 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ഏത്‌ 
്രവര്‍ത്തനങ്ങള്‍ക്കും ചിന്തകള്‍ക്കും ദൈവത്തിന്റെ 
കൈയ്യൊപ്പ്‌ പതിഞ്ഞിരുന്നതിനാല്‍ ഒന്നും പതിരാ 
യില്ല. എല്ലാം നൂറുമേനി കൊയ്തു. കഴിഞ്ഞ 83 
വര്‍ഷകാലങ്ങളില്‍ നാം അനുഭവിച്ച ദൈവപരിപാ 
ലനയുടെ ശക്തി പറഞ്ഞറിയിക്കാന്‍ എളുപ്പമല്ല. സമ 
ഗ്രമായ മാനവ വികസനം മുന്നില്‍ കണ്ടുകൊണ്ട്‌ 
പിതാവ്‌ തന്റെ പ്രവര്‍ത്ത രംഗങ്ങള്‍ വികസിപ്പിച്ചു. 
മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യത്തില്‍ 
ഈന്നിക്കൊണ്ട്‌ ഭനതികവും വിദ്യാഭ്യാസപരവുമായ 
വളര്‍ച്ചയ്ക്ക്‌ ഈന്നല്‍ നല്‍കി. പ്രവര്‍ത്തന പരിപാ 
ടികള്‍ വിപുലീകരിച്ചു. 1930 സെപ്റ്റമ്പര്‍ 20 രാവിലെ 
7.30ന്‌ ഇന്ന്‌ ആഗോള തലത്തില്‍ വളര്‍ന്നു പന്ത 
ലിച്ചു നില്‍ക്കുന്നു. 


കുടുംബങ്ങളുടെ സംഭാവന 


മലങ്കര സഭയുടെ വളര്‍ച്ചയില്‍ അവിസ്മര 
ണീയ സംഭാവനകള്‍ നല്‍കാന്‍ ആദിക്രൈസ്തകു 
ടുംബങ്ങള്‍ക്കായി എന്നുള്ളത്‌ എടുത്തു പറയേണ്ട 
വസ്തുതയാണ്‌ പിതാവിനും വൈദികര്‍ക്കും കട 
ന്നു ചെല്ലാനാവാത്ത കുടുംബങ്ങളിലും, സ്ഥലങ്ങ 


ളിലും, സംഘടനകളിലും പ്രേഷിതർ കടന്നു ചെല്ലു 
കയും വികസന പ്രവര്‍ത്തനങ്ങള്‍ക്കും, കാരുണ്യ 
പ്രവര്‍ത്തനങ്ങള്‍ക്കും ചുക്കാന്‍ പിടിക്കയും ചെയ്തി 
രുന്നത്‌ മലങ്കര സഭയ്ക്ക്‌ ശക്തമായ അടിത്തറയിടു 
ന്നതിന്‌ സഹായകമായി. സഭാ ശുശ്രൂഷകരും പുരോ 
ഹിതരും പരിമിതമായിരുന്ന കാലയളവില്‍ കുടുംബ 
ങ്ങളാണ്‌ ഈ കുറവ്‌ നികത്തിയിരുന്നത്‌. ആരാധ 
നാലയങ്ങള്‍ ഇല്ലാതിരുന്ന സ്ഥലങ്ങളില്‍ കുടുംബ 
ങ്ങളില്‍ ചേരുകയും പ്രാര്‍ത്ഥിക്കുകയും കൂട്ടായ്മ 
യോട്‌ പ്രവര്‍ത്തിക്കുകയും ചെയ്തു. പ്രേഷിത 
പ്രവര്‍ത്തനത്തിലും, മാനുഷിക സേവനത്തിലും 
താല്‍പര്യമുള്ള യുവാക്കളും യുവതികളും കുടും 
ബങ്ങളില്‍ നിന്നും സ്വമേധയാ മുന്നിട്ടു വരികയും 
പിതാവിനോട്‌ ചേര്‍ന്ന്‌ പ്രവര്‍ത്തിച്ചും ആശ്രമങ്ങളും 
മഠങ്ങളും സ്ഥാപിച്ച്‌ ദൈവപരിപാലനവും സഹജീവി 
പരിവര്‍ത്തനവും സാധ്യാമാക്കുവാനും പരിശ്രമിച്ചു. 


സന്യാസാശ്രമങ്ങള്‍ സ്ഥാപിക്കുവാനും, പള്ളി 
പണിയാനും, സെമിത്തേരി ഉണ്ടാക്കുവാനും ഒക്കെ 
യുള്ള സ്ഥലങ്ങള്‍ ദാനമായി നല്‍കുക, സാമ്പത്തിക 
സഹായങ്ങള്‍ നല്‍കുക, കാടുകള്‍ വെട്ടിത്തെളിക്കു 
ക, കെട്ടിടം പണിയില്‍ കുട്ടാളിയാകുക, ആഹാരം 
എത്തിച്ചു കൊടുക്കുക തുടങ്ങി അനേകം ചുമതല 
കള്‍ ശ്രീ കിളിലേത്ത്‌ കെ. ജി. ചാക്കോയുടെ നേതൃ 
ത്വത്തില്‍ അനേകം കുടുംബങ്ങള്‍ ഏറ്റെടുത്ത്‌ 
നിര്‍വഹിച്ചു. 


കുടുംബങ്ങള്‍ ഒന്നിച്ചു ചേരുകയും പ്രാര്‍ത്ഥി 
ക്കുകയും, പങ്കുവയ്ക്കുകയും, പ്രവര്‍ത്തിക്കുകയും, 
ചെയ്തപ്പോള്‍ ആ കൂട്ടായ്മ ഒരു സഭയായി-മലങ്കര 
സഭ 
കുടുംബം-മാറ്റത്തിന്റെ അടിസ്ഥാനം 


സമൂഹത്തില്‍ എന്തെങ്കിലും മാറ്റങ്ങള്‍ വരണ 


51 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


മെങ്കില്‍ അത്‌ കുടുംബത്തില്‍ വരണമെന്നും കുടും 
ബത്തില്‍ മാറ്റമുണ്ടാകാന്‍ സ്ത്രീകളെ വിദ്യാഭ്യാസ 
പരമായി വളര്‍ത്തണമൈന്നും പിതാവ്‌ തിരിച്ചറിഞ്ഞി 
രുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി പുനരൈ 
കൃപ്പെട്ടസഭ എന്നും ശ്രദ്ധിച്ചിരുന്നു. സ്ത്രീകള്‍ക്കും 
പെണ്‍കുട്ടികള്‍ക്കും മാത്രമായി പെണ്‍പള്ളിക്കുട 
ങ്ങളും സ്ത്രീ പുരുഷന്മാര്‍ക്ക്‌ ഒരുപോലെ പ്രവേശന 
മുള്ള സ്കൂളുകളും കോളേജുകളും സഭ സ്ഥാപിച്ചു. 
സാധാരയണക്കാരനുവേണ്ടിയാണ്‌ സഭ അതിന്റെ 
വിഭവങ്ങള്‍ ഉപയോഗിച്ചിരുന്നത്‌. 


ദൈവകൃപയുടെ സാക്ഷ്യമായി കുടുംബങ്ങള്‍ 


സഭയും സമൂഹവും കുടുംബങ്ങളും ഇന്ന്‌ നേരി 
ടുന്ന വെല്ലുവിളികള്‍ അനവധിയാണ്‌ സഭയെ ശക്തി 
പ്പെടുത്തേണ്ടതിന്റെ (്രഥമവും പ്രധാനവുമായ 
ദൌത്യം ഏറ്റെടുക്കേണ്ടത്‌ കുടുംബമാണ്‌. വിശ്വാസ 
രൂപീകരണം, ദൈവവിളി, യുവജന കൂട്ടായ്മ, സാമൂ 
ഹിക പരിവര്‍ത്തനം, പ്രേഷിത പ്രവര്‍ത്തനം, 
പ്രാര്‍ത്ഥനാ കൂട്ടായ്മ, വിഭവ സമാഹരണം, വിവാഹ 
കൂദാശ, സുവിശേഷ പ്രഘോഷണം തുടങ്ങിയ 
വിവിധ സഭാ ശുശ്രൂഷകളുടെ ഏകോപന മണ്ഡല 
മാണ്‌ കുടുംബം. 


സഭയുടെ വിശ്വാസത്തിനും സാക്ഷ്യത്തിനും 
ഹാനികരമാകുന്ന ്രവണതകളെ തിരിച്ചറിയാനും 
വേണ്ട നടപടികള്‍ സ്വീകരിക്കാനും കുടുംബം. 


മുന്‍കൈ എടുക്കണം. 


ദൈവകൃപയുടെ വരപ്രസാദമായി വര്‍ത്തമാന 
കാല കുടുംബങ്ങള്‍ നിലനില്‍ക്കേണ്ടതുണ്ട്‌. 
കുടുംബ ബന്ധങ്ങളിലും കുടുംബ സുഹൃത്തുക്ക 
ളൂടെ ഒത്തുചേരലിലും, ആഘോഷങ്ങളിലും 
ദൈവകൃപവരുന്ന അവസരങ്ങളാക്കി മാറ്റണം. 
കൊര്‍ണേലിയുസിന്റെ ഭവനത്തിലെ ഒത്തുചേര 
ലിനെ വി. ഗ്രന്ഥം ഇങ്ങനെ വിവരിക്കുന്നു. 


“കര്‍ത്താവു കല്‍പിച്ചതൊക്കെയും കേള്‍ക്കാ 
നും, പ്രാര്‍ത്ഥിക്കാനും, ക്രിസ്തീയ കൂട്ടായ്മയ്ക്കും, 
ദൈവഹിതം അറിയാനുമായിരുന്നു” എന്നാണ്‌. 


കുടുംബ മാതൃകകള്‍ - വി ബൈബിളില്‍ 


ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ മാതൃക 
യാക്കാവുന്ന വി. ബൈബിളിലെ കുടംബങ്ങള്‍ 


നോഹിന്റെ കുടുംബം : പുതിയ തലമുറയുടെ 
പിതാവ്‌ തിന്മയും മ്ലേഛതയും അഴിഞ്ഞാടിയ സമൂ 
ഹത്തില്‍ അതിന്റെ സ്വാധീനം ഏല്ക്കാതെ വിശു 
ദ്ധമായി ജീവിച്ചു. ദൈവകോപമേല്ക്കാതെ പ്രള 
യത്തെ അതിജീവിച്ചു. 


അബ്രഹാമിന്റെ കുടുംബം: വിശ്വാസികളുടെ 
പിതാവ്‌ കുടുംബബന്ധങ്ങളില്‍ പുലര്‍ത്തേണ്ട സമ 


52 


നസ്യം, ആതിഥ്യം, പ്രാര്‍ത്ഥന, ദശാംശദാനം എന്നീ 
കാര്യങ്ങളില്‍ മാതൃകയാക്കാം. 


ഇസഹാക്ക്‌-റബേക്ക; വിവാഹത്തിനുമുന്‍പുള്ള 
ജീവിതം എങ്ങനെ വിശുദ്ധമായി പരിപാലിക്കണം 
എന്നതിന്റെ മാതൃക. 40-ഠം വയസ്സില്‍ റബേക്കയെ 
വിവാഹം കഴിക്കുന്നതുവരെ ഇരുവരും ആത്മസം 
യമനത്തിലും നിഷ്ഠയിലും ജീവിച്ചു. നമ്മുടെ യുവാ 
ക്കള്‍ക്കും യുവതികള്‍ക്കും മാതൃകയാണിത്‌. 


മാനോഹയുടെ കുടുംബം മാതൃകാപരമായ 
ഭാര്യാഭര്‍ത്ത്യബന്ധം എല്‍ക്കാനയുടെ കുടുംബം 
പ്രാര്‍ത്ഥനാപൂര്‍ണ്ണമായ കുടുംബജീവിതം മഹത്വീ 
കരിക്കപ്പെടുന്നു. 


തിരുക്കുടുംബം: ദൈവഹിതത്തിന്‌ സമ്പൂര്‍ണ്ണ 
മായി സമര്‍പ്പിച്ച കുടുംബം. മാതാപിതാക്കളുടെ 
ധര്‍മ്മം എപ്രകാരമായിരിക്കണമെന്നതിന്‌ ഉത്തമ 
മാതൃക. 


കുടുംബവും സുവിശേഷീകരണവും 


വിവാഹജീവിതം സുവിശേഷപ്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ ഒരു തടസ്സമല്ല. കുടുംബ ചുമതലകള്‍ വഹി 
ച്ചുകൊണ്ടുതന്നെ സഭയുടെ പൊതുവായ ശുശ്രൂഷാ 
രംഗത്ത്‌ ധാരാളം പ്രവര്‍ത്തിക്കാനാകും. ദൈവാനു 
ഭവത്തിന്റെ തീഷ്ണതയും വചനത്തിന്റെ ശക്തിയും 
ഹൃദയത്തില്‍ ഉയരുമ്പോള്‍ ക്രിസ്തീയ പ്രവര്‍ത്ത 
നങ്ങള്‍ യാതൊന്നും തടസ്സമാകില്ല. അക്ഖില്ലാ, 
ഗ്രസ്കില്ലാ ദമ്പതികള്‍ കൂട്ടായി ക്രിസ്തിയ 
പ്രവര്‍ത്തനങ്ങള്‍ ദൈനംദിന്പ്രവര്‍ത്തനത്തോടൊപ്പം 
കൊണ്ടു നടക്കുന്നു. സഭാ മക്കള്‍ കുടുംബമായി 
സഭാപ്രവര്‍ത്തനങ്ങളില്‍ പങ്കാളികളാകണം. 


ഉപസംഹാരം 


പുണൃശ്ലോകനായ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിന്റെയും പുണ്യചരിതരായ പൂര്‍വ്വ പിതാക്കന്മാരു 
ടെയും സഭാ സമര്‍പ്പണത്തിന്റെയും ത്യാഗത്തിന്റെ 
യും ഫലമാണ്‌ സഭാമക്കളായ നാം ഇന്ന്‌ ആവോളം 
അനുഭവിക്കുന്നത്‌. അടുത്ത തലമുറയ്ക്ക്‌ കൈമാ 
റാന്‍ വിശ്വാസത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും 
തീഷ്ണത ഇനിയും നാം വളര്‍ത്തേണ്ടിയിരിക്കുന്നു. 
അതിനായി നമ്മുടെ കുടുംബങ്ങള്‍ ദൈവഭയ 
ത്തിലും ദൈവസ്നേഹത്തിലും വളരണം. ക്രി 
സ്തീയ ജീവിതാദര്‍ശത്തിന്റെ കേന്ദ്രമാകണം 
നമ്മുടെ കുടുംബ ബന്ധങ്ങള്‍. സഭയോട്‌ ചേര്‍ന്ന്‌ 
വളരണം, വളര്‍ത്തണം. ക്രസ്തുവിന്റെ സമാധാനം 
നമ്മുടെയെല്ലാം ഹൃദയങ്ങളില്‍ വാഴട്ടെ. 


ക്രൈസ്തവ കാഹളം - സെപ്തംബര്‍-ഒക്ടോബര്‍ 2013 


സഭയുടെ കെട്ടുപണിയില്‍ പങ്കാളികളാകാം 


വായിക്കുക 
വരിക്കാരാകുക 
പ്രചരിഷിക്കുക 


ക്രൈസൂവ 


മലങ്കരസുറിയാനി കത്തോലിക്കാ സഭയിലെ ൨൦03 


പ്രഥമ പ്രസിദ്ധീകരണം. 


ഏറെ പുതുമകളോടെ, പുതിയ പംക്തികളോടെ 
കെട്ടിലും മട്ടിലും ആകര്‍ഷകമായി 
എല്ലാ കുടുംബങ്ങളിലേക്കും. 


CHRISTAVAKAHALAM 


വം മലങ്കര സുറിയാനി ew സഭ 
Se ഏു |, 

2൩ ിരഭദി॥! thd 

“ninth tala WE Mowad!o 4 


car eee ൽ വില്‌ ബൈ ലം കൂദാശയും | wd 9) 


